പ്രാര്‍ത്ഥനയോടെ 


ഒരു പ്രാര്‍ത്ഥനയോടുകൂടിയാണ്‌ ഓണപ്പതിപ്പ്‌ വായനക്കാരുടെ കൈകളില്‍ ഞങ്ങള്‍ 
സമര്‍പ്പിക്കുന്നത്‌. ഹൈദരബാദിലെ ഒരാശുപത്രിയില്‍ രോഗാതുരനായി പ്രവേശിപ്പിക്കപ്പെട്ട 
ഒ.വി. വിജയന്‍ എത്രയും വേഗം രോഗവിമുക്തനായി നമ്മുടെ മനോന്േത്രങ്ങള്‍ക്ക്‌ വെളിച്ചം 
പകരാന്‍ മടങ്ങിയെത്തണമെന്ന പ്രാര്‍ത്ഥനയില്‍ മലയാളികളെല്ലാം പങ്കുചേരുമെന്ന്‌ 
ഞങ്ങള്‍ക്കറിയാം. പ്രാര്‍ത്ഥനയുടെ ശക്തി മഹാനായ ആ എഴുത്തുകാരന്‌ രക്ഷാകവച 
മായിത്തീരുമെന്നും ഞങ്ങള്‍ വിശ്വസിക്കുന്നു. 

പ്രതാധിപര്‍ 


നാടക്മായിത്തീര്‍ന്ന ഒരു തൂക്കിക്കൊല 6 
മദസ്തകളുടെ സാമൂഹ്യപ്രസക്തി 8 
മുറിവുകളുടെ ഓര്‍മ: സെസ്ലോ മിലോസിന്റെ കവിതകള്‍ 12 
കൂടല്ലൂരിന്റെ ദേശഷകര്‍ച്ചകള്‍ 19 
മിത്തുകളിലെ സസ്യതാന്നിദ്ധ്യം 32 
മലയാളിയുടെ കാലം 30 
ഇടശ്ശേരിക്കുടുംബം 44 
സംവാദങ്ങളും സല്ലാപങ്ങളും 52 
സിവിയുടെ ഗാര്‍ഹികരംഗങ്ങള്‍ 56 
കവിതയെ വാള്‍മുനയാക്കിയ ബോധേശ്വരന്‍ 62 
കൊച്ചുകൊച്ചു ഇഷ്ടങങളുമായി കുറേപേര്‍ 68 
വിവര്‍ത്തനക്ലയുടെ കുലപതി 78 
കേരളത്തിലെ കഷലോട്ടത്തിന്റെ ചരിത്രം 82 
ഒദു വനചാരിയുടെ ആത്മകഥ 90 
കുട്ടായ്മ സമുഹത്തിന്റെ ശക്തിയാകുമ്പോള്‍ 99 
ക്യാമറ കാരുണ്യം ചൊരിയുമ്പോള്‍ 125 
മണ്ണിന്റെ ലാവണ്യം 128 
അതിമൃദുവചനങ്ങള്‍ മതിയാവുമോ കേട്ടല്‍ 131 
ഡോക്ടര്‍ ക്ഥാക്ൃത്താകുമ്പോള്‍ 154 
ദുരന്തനായകനായ ഒരു നാടകകൃത്ത്‌ 160 
ഒരു കുടുംബം ക്വാമറയിലൂടെ കാഴ്ചകള്‍ കാണുമ്പോള്‍ 170 
സ്വാത്രന്യം തന്നെ അമൃതം 190 
സ്വതന്ത്രമാകുന്ന വിവരവിനിമയം 202 
സിദ്ധാന്തവും പ്രയോഗവും 214 
കൊടുങ്കാററു നിറഞ്ഞ ജീവിതം 218 
തിരക്കഥ: അകലെ 233 
ദാരതദര്‍ശനം ഒരു പുനര്‍വായന 250 
വേദഷൊരുള്‍ 255 
ജീവിതം എന്നെ എന്തുപഠിരിച്ചു 258 


മുഖചിത്രം: ഫോട്ടോ- കണ്ണന്‍ സുരജ്‌ 


ഓണപ്പതിപ്പില്‍ പതിവു പംക്തികള്‍ ഉള്‍പ്പെടുത്താന്‍ കഴിഞ്ഞിട്ടില്ല. മാന്യ വായനക്കാര്‍ ക്ഷമിക്കണമെന്നപേക്ഷിക്കുന്നു 
-പതാധിപര്‍ 


ലയാളം 


എല്ലാ വെള്ളിയാഴ്ചയും അക്ഷരത്തിന്റെ വെളിച്ചം 


പുസ്തകം എട്ട്‌, ലക്കം പതിനേഴ്‌ 


2004 ആഗസ്റ്‌ 27 : 1180 ചിങ്ങം 11 


പത്രാധിപര്‍ 
എസ്‌. ജയചന്ദ്രന്‍ നായര്‍ 
ചിത്രമെഴുത്ത്‌: നമ്പൂതിരി 
സ്ഥിരം പംക്തികള്‍ 
സാഹിത്യം : എം. കൃഷ്ണന്‍നായര്‍ 
സംസ്‌കാരം : ഒ.വി. വിജയന്‍ 
പ്രതാധിപ സമിതി 
എം.വി. ബെന്നി, എന്‍.ജെ. ഗിരീഷ്‌ 
ബിന്ദു കെ. പ്രസാദ്‌ (ഗവേഷണം) 
സജി ജെയിംസ്‌, ഗീതാര്‍ത്ഥ 


സ്വന്തം ലേഖകന്മാര്‍ 


എം. ശങ്കര്‍ (തിരുവനന്തപുരം) 
അക്കിത്തം നാരായണന്‍ (പാരീസ്‌) 
ഉണ്ണി നാരായണന്‍ നമ്പൂതിരി (ലണ്ടന്‍) 
കെ. മോഹനചന്ദ്രന്‍ (ടെക്‌സാസ്‌) 


രൂപകല്പന 
ഷാജന്‍ സി. കുമാര്‍, കെ. ഗോപകുമാര്‍ 
ഡെപ്യൂട്ടി ജനറല്‍ മാനേഇര്‍ : 
കെ.സി. വേണുഗോപാല്‍ 
അസി. ജനറല്‍ മാനേജര്‍ (മാര്‍ക്കറ്റിങ്‌) : 
സുനില്‍ നമ്പ്യാര്‍ 
സെയില്‍സ്‌ മാനേജര്‍: 
സി.കെ. കേശവന്‍കുട്ടിനായര്‍ 
പ്രൊഡക്ഷന്‍ മാനേജര്‍: 
കുരിയാസ്‌ എന്‍. ചാക്കോ 


ന്യൂ ഇന്ത്യന്‍ എക്സ്പ്രസ്‌ ഗ്രൂപ്പ്‌ പ്രസിദ്ധികരണം. 


A New Indian Express Group Publication 
Express House, Katoor, Kochi - 682 017 
Phone : 2402220, 2400667. Fax: 04842401799 
Web Site: http:/www.malayalamvarikha.com 
e-mail: malayalam@epmltd.com 


Chairman of the Board 
Manoj Kumar Sonthalia 
Editorial Advisor: T.J.S George 
Vice President (Finance): V. Bhaskaran 
Director (Mktg): Vinod Kumar 
Vice President (Sales): V.K. Bansal 

General Manager (PAP): M.G. Balakrishnan 
Vice President (Technical): K. Nanda Kumar 


Space Marketing Offices: 
Bangalore: R. Sureshkumar 
Phone : 22860959. Fax : 080-22856617 
Bhubaneswar: Prasanna Panda 
Phone : 2535274. Fax: 0674-2535634 
Kolkotha: Aloka Kapur 
Phone : 22430857. Fax : 033-22435814 
Chennai: Lakshmi Menon 
Phone : 28461262. Fax: 044-28461829/30 
Delhi: Avnish Singh 
Phone : 24317916. Fax: 011-24317907 
Hyderabad: A.N. Chatterjee 
Phone : 23417786. Fax. 040-23414282 
Kochi: Sunil Nambiar 
Phone : 2400218. Fax. 0484-2401799 
Mumbai: Bhaskar Gati 
Phone : 22882996. Fax. 022-22886954 


Samakalika Malayalam Vaarika 
Printed and published by K.C.Venugopal, 
on behalf of Express Publications (Madurai) Ltd., 
atExpress Press, Kaloor, Kochi - 17, Kerala 


Editor : S. Jayachandran Nair 


No. 55, Vrindavan Colony, Pattom, 
Thiruvananthapuram - 4 


~ 


കുഠില്‌ — 


നാടകമായിത്തീര്‍ന്ന 
ഒരു തൂക്കിക്കൊല! 


ധനഞ്ജയചാറ്റര്‍ജി തന്‍െറ തൂക്കുവധ 


എം ശങ്കര്‍ 


ശിക്ഷയെത്തന്നെ 


a 
ധനഞ്ജയനെ തൂക്കിക്കൊല്ലണമെന്നു പറ .; 


അതിനെതിരെയുള്ള ഒരു നാടകമാക്കിത്തീര്‍ത്തു 


വധശിക്ഷയ്ക്കെതിരെ ഒട്ടനവധി കലാ 
രൂപങ്ങളിറക്കിയിട്ടുണ്ട്‌. ഏറ്റവും കൂടുതല്‍ ചല 
ച്ചിത്രരൂപങ്ങളിലാണെന്നു തോന്നുന്നു. വധ 
ശിക്ഷ വിധിക്കപ്പെടുന്നയാള്‍ ജീവിതത്തിന്റെ 
അന്ത്യഘട്ടത്തില്‍ നേരിടുന്ന ഉദ്വേഗവും നാട 
കീയതയും ഒട്ടനവധി ദൃശ്യസാദ്ധ്യതകള്‍ തു 
ന്നു തരുന്നതുകൊണ്ടുകൂടിയാകാം ഇത്‌. 

ചലച്ചിത്രങ്ങളില്‍ എക്കാലത്തേയും ശ്രദ്ധേ 
യമായ ഒരു രചന ഫ്രഞ്ചുസംവിധായകനായ 
റോബര്‍ട്ടോ എന്‍റിക്കോയുടെ-“ഓള്‍ക്രി 
ക്കില്‍ നടന്ന സംഭവം' തന്നെയാണെന്ന കാ 
രൃത്തില്‍ ഒരാള്‍ക്കും തര്‍ക്കമുണ്ടാവുമെന്നു 
തോന്നുന്നില്ല. അമേരിക്കന്‍ കഥാകൃത്തായ 
ആംബ്രോസ്‌ സിയേര്‍സ്‌ 1891-ല്‍ രചിച്ച 
അതേ പേരിലുള്ള കഥയാണ്‌ 70 വര്‍ഷങ്ങള്‍ 
ക്കുശേഷം എന്‍റിക്കോ ചലച്ചിത്രമാക്കുന്നത്‌. 
ഇന്ന്‌ ലോകത്തിലെ എല്ലാ ചലച്ചിത്ര പഠന 
സ്ഥാപനങ്ങളിലും ഈ ചിത്രത്തിന്റെ ഒരു പതി 
പ്പെങ്കിലും ഉണ്ടാകും. ചലച്ചിത്ര വിദ്യാര്‍ത്ഥികള്‍ 
ക്ക്‌ സിനിമയുടെ വ്യാകരണം പഠിക്കാന്‍ ഉത 
കുന്ന ഒരു പാഠചിത്രം തന്നെയാണ്‌ 'ഈള്‍ക്രി 
ക്കില്‍ നടന്ന സംഭവം”. 

28 മിനിറ്റു ദൈര്‍ഘ്യമുള്ള കുറുപ്പും വെളു 
പ്പും ചിത്രത്തിന്റെ കഥയിതാണ്‌. ഒരുകൂട്ടം 
സൈനികര്‍ ഒരു മനുഷ്യനെ ഈള്‍ക്രിക്ക്‌ പാ 
ലത്തിന്റെ അരികില്‍ നിന്ന്‌ തൂക്കിക്കൊല്ലാന്‍ 
ശ്രമിക്കുന്നു. പക്ഷേ. തൂക്കുകയര്‍ പൊട്ടി അ 
യാള്‍ നദിയിലേയ്ക്കു വീഴുകയാണ്‌. ഒഴുക്കി 
ന്റെ സഹായത്തോടെ സൈനികരില്‍ നിന്ന്‌ 
നീന്തി രക്ഷപ്പെട്ട അയാള്‍ ഒരുവിധം കരപറ്റു 
ന്നു. ഒരുപാടു നേരം കാട്ടിലൂടെ ഓടുന്ന 
അയാള്‍ അവസാനം തന്റെ വീട്ടിലെത്തുന്നു. 
അയാളെ വാരിപ്പുണരാന്‍ കാത്തിരിക്കുന്ന ഭാ 
ര്യയുടെ കൈകളിലേയ്ക്ക്‌ എത്രയോടിയിട്ടും 
അയാള്‍ക്ക്‌ എത്തിപ്പെടാന്‍ കഴിയുന്നില്ല. തൊ 
ടുടുത്ത നിമിഷം അയാള്‍ ആ കൈകളില്‍ തൊ 
ടുമെന്നു കാണികള്‍ പ്രതീക്ഷിക്കുമ്പോള്‍ കുരു 
ക്ക്‌ ആ മനുഷ്യന്റെ കഴുത്തില്‍ മുറുകുകയാണ്‌. 


ജീവിതത്തിനും മരണത്തിനുമിടയില്‍ ധന 
ഞ്ജയചാറ്റര്‍ജി പതിനാലുവര്‍ഷമാണ്‌ തുങ്ങി 
യാടിയത്‌ എങ്കിലും തുക്കുകയറിലേയ്ക്ക്‌ നയി 
ക്കപ്പെടുന്ന അവസാന നിമിഷങ്ങളില്‍ 
അയാള്‍ക്ക്‌ നേരിടേണ്ടിവന്ന സംഘര്‍ഷതയും 
അയാളതിനെ നേരിട്ട രീതിയും നാടകീയതയു 
ടെ ഒട്ടനവധി തലങ്ങള്‍ പ്രകാശിപ്പിക്കുന്നു. 
തനിക്കിനി തുക്കുമരത്തില്‍നിന്നു രക്ഷപ്പെടാ 
നാവില്ലെന്ന ബോധം ധനഞ്ടുയനെ ഈ പ്ര 
ക്രിയയെ ആകെത്തന്നെ ഒരു നാടകമാക്കി 
ത്തീര്‍ക്കാന്‍ പ്രേരിപ്പിച്ചുവോ? ഈ നാടകം, 
അതിന്റെ മരണം മണക്കുന്ന കാവ്യാത്മകത, 
അയാള്‍ക്ക്‌ തന്റെ അനിശ്ചിതമായ വിധിയെ 
ഭേദിക്കാന്‍ കരുത്തു നല്‍കിയോ? 

അന്ത്യനിമിഷങ്ങളിലെ ഏതെങ്കിലും ഒര 
ദ്ഭൂത സംഭവത്തിലൂടെ തന്റെ വിധിയുടെ അനി 
വാരൃത ഇല്ലാതാകുമെന്ന പ്രതീക്ഷ ധനഞ്ജു 
യന്‌ ഉണ്ടായിരുന്നില്ല. തന്റെ ഭാര്യയായ പൂര്‍ 
ണ്ണിമയെക്കുറിച്ച്‌ അയാള്‍ വ്യാകുലനായിരുന്നു. 
“ജീവിതം അവളോടു കടുത്ത ക്രൂരത കാട്ടി. 
അവളെ സംരക്ഷിക്കാന്‍ ഇനി ആരുമില്ല. 
എന്റെ കുടുംബം വളരെ ദരീദ്രമാണ്‌ സാബ്‌. 
നിങ്ങളവരെ സഹായിക്കണം.” ജയില്‍ ഐ. 
ജി. ജോയ്ദേബ്‌ ചക്രവര്‍ത്തിയോടു അവസാ 
നമായി ധനഞ്ജയന്‍ പറഞ്ഞ വാക്കുകളാണി 
വയെന്ന്‌ റിപ്പോര്‍ട്ടു ചെയ്യപ്പെടുന്നു. പൂര്‍ണ്ണി 
മയെ വിവാഹം ചെയ്ത്‌ ഒരു മാസത്തിനുശേഷ 
മാണ്‌ ധനഞ്ജയന്‍ തന്റെ കുറ്റകൃത്യം നടത്തു 
ന്നത്‌. പെല്ലാന്‍ഡ്‌ ഗോള്‍ഡ്‌സ്മിത്ത്‌ സ്കൂളി 
ലെ വിദ്യാര്‍ത്ഥിനിയായി രുന്ന ഹേതാന്‍ 
പരേഖ്‌ എന്ന പതിനാലുവയസ്സുകാരിയെ 
ക്രൂരമായി ബലാല്‍സംഗം ചെയ്തു കൊല്ലുകയാ 
യിരുന്നു അയാള്‍. ആ കുട്ടി താമസിച്ചിരുന്ന 
ഫ്ലാറ്റിലെ ലിഫ്റ്റ്‌ അറ്റന്ററായിരുന്നു ധനഞ്ജു 
യന്‍. 


ധനഞ്ജയ്‌ ചാറ്റര്‍ജി ചെയ്ത കുറ്റകയത്യത്തി 
ന്‌ അയാള്‍ക്ക്‌ സമൂഹത്തിന്റെ കടുത്ത വെറു 
പ്പ്‌ നേടിക്കൊടുക്കാന്‍ മാത്രമേ കഴിഞ്ഞുള്ളൂ. 


ലയാളം ഓണപ്പതി പ്പ്‌ 
ആഗസ്ററ്‌ 2004  & 


യാന്‍ സമൂഹത്തിലെ പ്രബലശക്തികള്‍ പല 
രുമുണ്ടായിരുന്നു. നടപടി രാഷ്ട്രപതിയുടെ 
പരിഗണനയ്ക്കു വന്നപ്പോള്‍ ധനഞ്ജയനു (| 
മാപ്പു നല്‍കരുതെന്ന്‌ അപേക്ഷിച്ചവരുടെ കൂ | 
ട്ടത്തില്‍ പശ്ചിമബംഗാള്‍ മുഖ്യമന്ത്രി ബുദ്ധ | 
ദേവ്‌ ഭട്ടാചാര്യയുടെ ഭാര്യ മീരാ ഭട്ടാചാര്യയു 4, 
മുണ്ടായിരുന്നു. “ഹേതാന്‍ പരേഖിന്റെ കുടും i 
ബം ഈ സംഭവത്തെ തുടര്‍ന്ന്‌ നഗരംതന്നെ |! 
ഉപേക്ഷിച്ചുപോയപ്പോള്‍ ഇപ്പറയുന്ന മനു 1 
ഷ്യാവകാശ പ്രവര്‍ത്തകരൊക്കെ എവിടെയാ | 
യിരുന്നു?” അവര്‍ കല്‍ക്കട്ടയിലെ ഒരു ചര്‍ച്ച 
യില്‍ പങ്കെടുത്തുകൊണ്ടുചോദിച്ചുവത്രെ. ; 
" ഹാഘറ്റിനെ അലട്ടിയ പഴയ ചോദ്യംപേ 
ലെ 'തൂക്കിക്കൊല്ലണോ, വേണ്ടയോ?” എന്ന i 
നാഗരിക ലോകത്തിന്റെ ചര്‍ച്ച ധനഞ്ജുയചാ |; 
റ്റര്‍ജിയെ അലട്ടിയിരുന്നതായി തോന്നിയില്ല, 1 
അവസാന നിമിഷങ്ങളെ ഏതു രീതിയില്‍ നേ : 
രിടണമെന്നുമാത്രമായിരുന്നു അയാളുടെ 

അന്വേഷണം. അവസാനനാളുകളില്‍ ഏൂയില 

ധികൃതരോട്‌ മൂന്ന്‌ പോസ്റ്റ്‌ കാര്‍ഡുകള്‍ ധന 

ഞ്ജയന്‍ ആവശ്യപ്പെട്ടിരുന്നു. അച്ഛനും അ 

മ്മയ്ക്കും ഭാര്യയ്ക്കും കത്തുകളയയ്ക്കാന്‍ വേ 

ണ്ടിയായിരുന്നു അത്‌. പക്ഷേ, എഴുതാന്‍ പേ 
നയെടുത്ത അയാള്‍ക്ക്‌ പോസ്റ്റ്‌ കാര്‍ഡിലൂടെ 

തന്റെ ജീവിതത്തെ മുന്നോട്ടു കൊണ്ടുപോകാ . 
നായില്ല. മരണം തൊട്ടുമുന്നില്‍ നില്‍ക്കുന്ന - 
യാള്‍ക്ക്‌ തന്റെ കുടുംബാംഗങ്ങളോടു പറയാന്‍ . 
ഒന്നുമില്ല. ഒരുപക്ഷേ, താന്‍ പറയുന്ന കാര്യ 
ങ്ങള്‍ തന്നെ ജീവിതത്തിലേയ്ക്കു ശക്തമാ :;; 


യി വീണ്ടും അടുപ്പിക്കും എന്നതുകൊണ്ടു കൂ 4 


i 
ലു 
3 


ten rove sree 


കാം 


ടിയാവാം ധനഞ്ജയന്‍ തന്റെ എഴുത്തുമായി 1 


ച്ച്‌ 


മുന്നോട്ടു ചലിക്കാനാവാഞ്ഞത്‌. 

എന്നാല്‍ അവസാനഘട്ടത്തെ നാടകീയമാ 
ക്കാന്‍ അയാള്‍ പരമാവധി ശ്രമിച്ചിരുന്നു. , 
തന്റെ തൂക്കിക്കൊല നിശ്ചയിച്ചിരുന്ന ഓഗസ്റ്‌ ; 
14-ന്‌ വെളുപ്പിന്‌ 2.30-ന്‌ അയാള്‍ വിളിച്ച 
ണര്‍ത്തപ്പെട്ടു. പിന്നീട്‌ ഒരു ചായ. അതു കഴി :; 


ഞ്ഞ്‌ ഗാര്‍ഡുകള്‍ കൊണ്ടുവന്ന വെള്ളത്തില്‍ 
കുളി. ധനഞ്ജയന്‍ വളരെ നന്നായി കുളിച്ചു 
വെന്നാണ്‌ അധികൃതര്‍ പറഞ്ഞത്‌. വരകളുള്ള 
പൈജാമയും ഷര്‍ട്ടും അണിയുന്നു. പുതുപു 
ത്തനായിരുന്നു വേഷം. മൂന്നര ആയപ്പോള്‍ 
അയാള്‍ ഗീതയും മറ്റു ചില മതഗ്രന്ഥങ്ങളും 
വായിച്ചു. അങ്ങനെ കുറച്ചു നിമിഷം. പിന്നീട 
യാള്‍ ഗാര്‍ഡുകളോടു പറഞ്ഞു. “എല്ലാം കഴി 
ഞ്ഞു. നമുക്കുപോകാം.” എന്നാല്‍ ഗാര്‍ഡുകള്‍ 
സമയമായിട്ടില്ലെന്നു പറയുന്നു. ജീവിതത്തിനും 
മരണത്തിനുമിടയിലുള്ള അക്ഷമയുടെ ചില 
നിമിഷങ്ങള്‍. ഈ ഇടവേളയുടെ കല്പാന്തം 
താണ്ടാന്‍ ധനഞ്ജയന്‍ പാട്ടുകേള്‍ക്കാം. മന്നാ 
ഡേയും അനുപ്‌ ഇലോട്ടയും പാടിയ ഭജന്‍ 
ഗാനങ്ങള്‍ ഗാര്‍ഡ്‌ വച്ചുകൊടുക്കുന്നു. ഗാന 
ത്തില്‍ മുഴുകിയ ആ നിമിഷത്തില്‍ തന്നോടു 
തിരക്കുകൂട്ടി കാര്യങ്ങള്‍ ചെയ്യാന്‍ പറയരുതെ 
ന്നും എല്ലാം അനുസരിക്കാമെന്നും ധന 
ഞ്ജുയന്‍ അറിയിക്കുന്നു. നിയന്ത്ണവിധേയ 
മാകുന്ന അക്ഷമ. 

നാലരയാണ്‌ തുക്കിക്കൊലയുടെ സമയം. 
4.15-ന്‌ ഗാര്‍ഡുകള്‍ ധനഞ്ജയനോടു പോ 
കാമെന്നു പറയുന്നു. അയാള്‍ എഴുന്നേറ്റു 
നടന്നു തുടങ്ങുന്നു. പൊടുന്നനെനില്‍ക്കുന്നു. 
തനിക്കു കുറച്ചുകൂടി പാട്ടുകേള്‍ക്കണമെന്നു 
പറയുന്നു. ഗാര്‍ഡ്‌ കിഷോര്‍കുമാറിന്റെ പ്രശ 
സ്തമായ ഗാനം വച്ചുകൊടുക്കുന്നു. “പല്‍തേ.. 
ചല്‍തേ.. മെരേ യേ ഗീത്‌ യാദ്‌ രാഖ്ന, കബി 
അന്‍സിദ നാ കഹേന...” ഈ ഗാനം പാടാന്‍ 


“ചില ഗാര്‍ഡുകളും ഇയിലറും ജയില്‍ ഐ.ജി 


യും. ഏകാന്തതയുടെ അളക്കാനാവാത്ത ഏഴെ 
ട്ടുനിമിഷങ്ങള്‍. പിന്നീട്‌ തൂക്കമണ്ഡപത്തിലേ 
യ്ക്ക്‌. ആദ്യം ധനഞ്ജുയന്റെ കൈകാലുകള്‍ 
കെടുന്നു. പിന്നീട്‌ കഴുത്തിലൂടെ കറുത്ത തു 
ണിമുടുന്നു. 

“ധനഞ്ജയ്‌, ഞാന്‍ ചെയ്യാന്‍ പോകുന്ന 
കാര്യത്തിന്‌ എനിക്കു മാപ്പുനല്‍കുക. സര്‍ക്കാ 
രും കോടതിയും എന്നോടു ആവശ്യപ്പെട്ട കാ 
ര്യം ചെയ്യുക മാത്രമാണ്‌ ഞാന്‍. ഹുമേ മാഫ്‌ 
കര്‍ദോ. എനിക്കു മാപ്പുനല്‍കുക” കറുത്ത തു 
ണി കൊണ്ട്‌ മുഖം മൂടുമ്പോള്‍ ആരാച്ചാരായ 
നാഥാന്‍ മാലിക്‌ പറഞ്ഞു. 

“ഞാന്‍ നിങ്ങള്‍ക്കു മാപ്പു നല്‍കുന്നു. 
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.” ധന 
ഞ്ജുയന്‍ മറുപടി നല്‍കി. നാടകം ഇവിടെ 
അവസാനിക്കുന്നു. ദുരന്തകഥയിലെ നായകന 
ചെയ്യാനുള്ളത്‌ മരിക്കുമ്പോഴും തന്റെ സമചി 
ത്തത നിലനിര്‍ത്തുക എന്നതു മാത്രമാണ്‌. ധന 
ഞ്ജയചാറ്റര്‍ജി മരണത്തെ നേരിട്ട അന്നസ്സിറ്റ 
രീതിയെക്കുറിച്ച്‌ ആരാച്ചാര്‍ പറഞ്ഞ നല്ലവാ 
ക്കുകള്‍ ഇവിടെ എടുത്തു പറയേണ്ട കാര്യ 
മില്ല. ഒരു കുറ്റവാളിയെ അനാവശ്യമായി ആ 
ദര്‍ശവല്‍ക്കരിക്കുന്നതിലേയ്ക്കു മാത്രമേ 


അതു നയിക്കൂ. 

പക്ഷേ. തന്റെ കഴുത്തില്‍ കറുത്ത തുണി 
വീഴുന്നതിനു മുമ്പ്‌ അയാള്‍ വിളിച്ചുപറഞ്ഞ 
ഒരു വാചകമുണ്ട്‌. അമി നിര്‍ദോഷ്‌.....ഞാന്‍ 
നിരപരാധിയാണ്‌... അവരെന്നെ കൊല്ലുകയാ 
ണ്‌...” അയാള്‍ ആരോടായിരുന്നു ഇതു വി 
ളിച്ചുപറഞ്ഞതെന്ന്‌ നമുക്കറിയില്ല. ബങ്കായി 
ലെ ഒരു ഗ്രാമത്തില്‍ പൂജാരിയായിരുന്ന ദരി 
ദ്രനായ തന്റെ അച്ഛനോടോ? മകന്റെ വധ 
ശിക്ഷ പ്രഖ്യാപിക്കപ്പെട്ടതിനുശേഷം മുകയാ 
യിത്തീര്‍ന്ന അമ്മ ബേലാറാണിയോടോ?, 
അതോ ഒരുമാസം മാത്രം തന്റെ കൂടെ ജീവി 
തം പങ്കിട്ട ഭാര്യ പൂര്‍ണ്ണിമയോടോ? അതോ 
താന്‍ അവസാനം വരെ ധ്യാനശ്ലോകങ്ങള്‍കൊ 
ണ്ടു വിളിച്ചുണര്‍ത്താന്‍ ശ്രമിച്ച ചണ്ഡീദേവി 
യോടോ? 

സ്വന്തം നിരപരാധിത്വത്തെക്കുറിച്ചുള്ള ഈ 
വിലാപത്തിന്റെ പൊരുളെന്തായിരുന്നു? ഒരു 
കൊടും കുറ്റവാളിക്കു പറയാന്‍ കഴിയുന്ന 
കടുത്ത ഒരു കള്ളമായിരുന്നോ അത്‌. എങ്കില്‍ 
ആ കള്ളം ഭേദിക്കാനാവാത്ത തന്റെ വിധിയെ 
മറികടക്കാന്‍ എങ്ങനെയാണയാളെ സഹായി 
ക്കുക? അതോ മരണത്തെ തൊട്ടുമുന്നില്‍ 
കണ്ട ഒരു മനുഷ്യന്‍ അവസാനം തന്റെ മന 
സ്സിന്റെ ആഴങ്ങളില്‍ മുങ്ങിത്താണു കണ്ടെ 
ത്തിയ ഒരു സത്യമായിരുന്നോ അത്‌? 

ഒരു മനുഷ്യനെ കൊടുംകുറ്റകൃത്യം ചെ 
യ്യാന്‍ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങള്‍ എന്താ 
ണെന്ന്‌ നമ്മള്‍ അന്തിമതീര്‍പ്പിലെത്തിയിട്ടു 
ണ്ടോ എന്ന കാര്യം അവ്യക്തമാണ്‌. ഒരു കൊ 
ലയെ നിര്‍ണ്ണയിക്കുന്നത്‌ ഏതു ഘടകമാണ്‌? 
അല്ലെങ്കില്‍ ഏതെങ്കിലും ഒരൊറ്റ ഘടകത്തി 
ലേയ്ക്ക്‌ നമുക്കതിനെ ചുരുക്കാന്‍ കഴിയുമാ 
യിരുന്നോ? ബലാല്‍സംഗവും കൊലപാതക 
വും ഒരു വ്യക്തി അയാളുടെ ഇരയ്ക്കുമേൽ 
സ്ഥാപിക്കുന്ന അധികാരത്തിന്റെ അനുഷ്ഠാ 
നമാണ്‌. പക്ഷേ, അതേ അനുഷ്ഠാനം തന്നെ 
അധികാരം മറ്റൊരു രൂപത്തില്‍ ചെയ്യുമ്പോള്‍ 
കുറ്റകൃത്യങ്ങള്‍ ഒന്നിനുപിന്നെ മറ്റൊന്ന്‌ എന്ന 
വണ്ണം പെരുകുകയാണ്‌ ചെയ്യുന്നത്‌. കുറ്റകൃ 
തൃത്തിന്റെ സാമൂഹ്യശാസ്ത്രം കണ്ടെത്തുന്ന 


തില്‍ തങ്ങള്‍ക്കു സംഭവിച്ച പിഴവ്‌ ഏറ്റുപറ | 


യുകയാണ്‌ വധശിക്ഷ നിരോധിച്ചതിലൂടെ 
തൊണ്ണൂറു രാഷ്ട്രങ്ങള്‍ ലോകത്തില്‍ ചെയ്ത 
ത്‌. ധനഞ്ജയചാറ്റര്‍ജിയുടെ തൂക്കിക്കൊല സ 
മൂഹത്തില്‍ നല്ല മൂല്യങ്ങള്‍ കൊണ്ടുവരുമെന്ന 
വിശ്വാസം വലിയ ആര്‍ദ്രതയോടൊപ്പം കുറച്ച്‌ 
അജ്ഞതയുടെ കൂടി സൃഷ്ടിയാണെന്ന്‌ അം 
ഗീകരിക്കാന്‍ കുറച്ചുപേര്‍ക്കെങ്കിലും ബുദ്ധിമു 
ട്ടുണ്ടാകും. 

അവസാവഘട്ടങ്ങളില്‍ ധനഞ്ജയന്‍ പാ 
ടടുകേള്‍ക്കാന്‍ സഹായകമായിരുന്ന ഒരു എഫ്‌. 
എം. റേഡിയോ ഉണ്ടായിരുന്നു. തന്റെ മരണം 


ലയാളം ഓണപ്പ തി പ്പ്‌ 


ഉറച്ച നിമിഷങ്ങളിലൊന്നില്‍ അയാള്‍ അതു 
ഭിത്തിയിലെറിഞ്ഞുടച്ചു. നാടകീയതയുടെ ശ്ര 
ദ്ധേയമായ ഒരു മുഹൂര്‍ത്തം. ഒരേസമയം ജീ 
വിതത്തിന്റെ സാധ്യതകളെ ബലികഴിക്കാനും 
ജീവിതത്തോടുതന്നെ ബന്ധപ്പെടുന്ന വസ്തു 
ക്കളെ ഇല്ലാതാക്കാനും തയ്യാറാവുകയായിരു 
ന്നു അയാള്‍. കടുത്തക്രൂരത നടത്തിയ ഒരു 
കൊടുംകുറ്റവാളി സമൂഹത്തിനു ഭീഷണിയാ 
ണ്‌. അയാളെ ഇല്ലായ്മ ചെയ്യുക എന്നതുത 
ന്നെയാണ്‌ സാമൂഹ്യസുരക്ഷയ്ക്കും മൂല്യങ്ങ 
ളുടെ നിലനില്‍പ്പിനും അഭികാമ്യം. പക്ഷേ, ജീ 
വിതവും മരണവും തമ്മിലുള്ള ചൂതുകളിയില്‍ 
അവസാനം മരണം തന്നെ വിജയിച്ചു നില്‍ 
ക്കുന്നു എന്നത്‌ നമ്മുടെ നീതിശാസ്ത്രങ്ങളെയാ 
കെ പ്രഹസനമാക്കിമാറ്റുന്നു. ജീവനുള്ള ഒരു 
പച്ചമനുഷ്യനെ കഴുത്തിറുക്കിക്കൊല്ലുന്നതിലു 
ടെ നീതിയുടെ സൂക്ഷ്മസത്യങ്ങള്‍ മുളപ്പിക്കു 
ന്നതായി നമ്മള്‍ ധരിക്കുന്നു. ഈ അനിവാര്യ 
തയെ നേരിടാനുള്ള ഒറ്റയാന്‍ മനുഷ്യന്റെ വൃ 
ഥാശ്രമം കോമാളിത്തം നിറഞ്ഞ ദുരന്തനാടക 
മായി പരിണമിക്കുന്നു. അ 


ILANKO ATIKAL 
(Tr. by. R. Parthasarathy) 
The Cilappatikaram: 
The Tale of an Anklet 


Rs. 350.00 
(Prize winning translation of the Tamil 
masterpiece based on love story of 
Kovalan and Kannaki) 


ISSAC SANEY 
CUBA: A Revolution in Motion 
Rs. 1248.00 
4 (A comprehensive and balanced primer 
| onCubaandthe progress its Revolution 
has brought to the Cuban people) 


N. JOSE CHANDER 
Coalition Politics: 
The Indian Experience 
Rs. 300.00 
(An in-depth study of coalition 
4 govemment experiments in India with 
1 special reference to Kerala & West Bengal) 


ആഗസ്ററ്‌ 2004൦ 7 ' 


സംഭാഷണം 


സാമൂഹ്യ പ്രസക്തി 


അഞ്ചുലക്ഷം മ്രദസ്സകളിലായി അമ്പതു ലക്ഷം പേര്‍ വിദ്യാസമ്പാ 


കെ.പി. സേതുനാഥ 


ദനത്തിന്‌ എത്തുന്നതിനെ 


സാമൂഹ്യാവശ്യം മുസ്ലിം സമുദായത്തിന്‍െറ അഭ്യുത്ഥാനവുമായി ബന്ധപ്പെട്ടു നില്‍ക്കുന്നു 


ഭമീംറ്റല്‍നിന്നും ഇരുപത്‌ കിലോമീറ്റര്‍ 
അകലെയുള്ള ബസാലഗ്രാമത്തിലെ മദ്രസ്സ 
യില്‍ ഇരുന്നൂറ്‌ വിദ്യാര്‍ത്ഥികള്‍ പാക്കിസ്ഥാന്‍ 
പതാക ഉയര്‍ത്തി. പാക്കിസ്ഥാനും ഒസാമബ 
ിന്‍ലാദനും അനുകൂലമായ മുദ്രാവാക്യങ്ങളും 
അവര്‍ മുഴക്കിയിരുന്നു”- ഇതുപോലെയുള്ള 
നിരവധി വാര്‍ത്തകള്‍ ഇന്നു നമ്മുടെ കണ്ണില്‍ 
പ്പെടാറുണ്ട്‌. സാധാരണ ജനങ്ങളുടെ നാട്ടു 
വര്‍ത്തമാനത്തില്‍ത്തുടങ്ങി ഉന്നതരായ നയ 
രൂപകര്‍ത്താക്കള്‍ വരെയുള്ളവരെ സംബന്ധി 
ച്ചിടത്തോളം “മദ്രസ്സ” ഇന്നൊരു പ്രഹേളിക 
യാണ്‌. ഭാരതീയ ജനതാപാര്‍ട്ടിയുടെ നേതൃ 
ത്വത്തിലുള്ള കഴിഞ്ഞ സര്‍ക്കാരിന്റെ കാലത്ത്‌ 
ഉണ്ടായ ഒരു സംഗതി ഇതിന്റെ നല്ല തെളിവാ 
ണ്‌. അന്നത്തെ മനുഷ്യവിഭവശേഷി വികസന 
മന്ത്രാലയത്തിന്‍റെ ചുമതലക്കാരനായിരുന്ന മു 
രളീ മനോഹര്‍ ജോഷിയുടെ അഭിപ്രായത്തില്‍ 
മദ്രസ്റുകള്‍ മുസ്ലിംജനസാമാന്യത്തിന്റെ വിദ്യാ 
ഭ്യാസത്തില്‍ നിര്‍ണ്ണായക പങ്ക്‌ വഹിക്കുന്ന 
സ്ഥാപനങ്ങളാണ്‌. എന്നാല്‍ ആഭ്യന്തരവകു 
പ്പ്‌ കൈകാര്യം ചെയ്തിരുന്ന എല്‍.കെ. അദ്വാ 
നിയുടെ വീക്ഷണത്തില്‍ “മദ്രസ്സകള്‍” മതമൌഈ 
ലികവാദത്തിന്റെയും ഭീകരപ്രവര്‍ത്തനങ്ങളുടെ 
യും കേന്ദ്രങ്ങളായിരുന്നു. പ്രത്യക്ഷത്തില്‍ 
ത്തന്നെ പരസ്പര വിരുദ്ധമായ ഇത്തരം ഇട 
പെടലുകള്‍ക്ക്‌ വഴിതെളിക്കുന്ന ഈ സ്ഥാപ 
നങ്ങളുടെ ആവിര്‍ഭാവത്തെപ്പറ്റിയുള്ള ചരിത്ര 
പരമായ ഒരു വീക്ഷണമാണ്‌ ദല്‍ഹി സര്‍വ്വക 
ലാശാലയിലെ ഉദുദുവിഭാഗത്തിലെ അദ്ധ്യാപി 
കയായ അര്‍ജുമന്‍ദ്‌ ആറാ (ARJUN 
MANDARA) യെഴുതിയ “ഇന്ത്യന്‍ മുസ്ലീമുക 
ളുടെ സ്വത്വനിര്‍മ്മിതിയും മദ്രസ്സകളും” എന്ന 
ലേഖനം. സെപ്തംബര്‍ 11-ന്റെ സംഭവങ്ങള്‍ 
ക്കുശേഷമാണ്‌ 'മദദസ്സകള്‍' മതഭീകരതയുടെ 
ഒരു പ്രധാനകണ്ണിയെന്ന നിലയില്‍ ലോകത്തി 


ന്റെ ശ്രദ്ധ നേടുന്നത്‌. മതഭീകരതയെ സംബ | 


ന്ധിച്ച “സ്റ്റീരിയോ ടൈപ്പ്‌" ഇമേജുകള്‍ മദ 
സ്സുകളെ സംബന്ധിച്ചിടത്തോളവും, അതുകൊ 
ണ്ടുതന്നെ വ്യാപകമായി. പൊടിപിടിച്ച നില 


ത്ത്‌, അല്ലെങ്കില്‍ ഇടുങ്ങിയ ബഞ്ചിലിരുന്ന്‌ ഖു 
റാന്‍ സൂക്തങ്ങള്‍ ഉരുവിട്ടു പഠിക്കുന്ന കുട്ടി 
കള്‍. ഇന്ന്‌ ഇസ്ലാമിനെ സംബന്ധിച്ച പിന്നോ 
ക്കാവസ്ഥ വിവരിക്കുന്ന ടെലിവിഷന്‍ ദൃശ്യ 
ങ്ങളിലും, അച്ചടി മാദ്ധ്യമങ്ങളിലെ ചിത്രങ്ങളി 
ലും ഒരു സ്ഥിരം ഘടകമാണ്‌. ഒരുപരിധിവരെ 
മദ്സ്കള്‍ പിന്നോക്കാവസ്ഥയുടെ പ്രതീ 
കങ്ങള്‍ ആണെന്നതു ശരിയാണെന്നും അര്‍ 
ജുമ൯ദ്‌ വാദിക്കുന്നു. വിദ്യാസമ്പന്നരായ മു 
സ്തീങ്ങള്‍ക്കിടയില്‍ ഈ ദൃശ്യങ്ങള്‍ അസ്വ 
സ്ഥതയുളവാക്കുന്നു. എന്നാല്‍ ഈയവസ്ഥ 
യെപ്പറ്റി വെറുതെ ഉത്കണ്ഠകള്‍ പുലര്‍ത്തു 
ന്നതുകൊണ്ടുമാത്രം കാര്യമില്ലെന്നും അവ 
യുടെ നിലനില്‍പ്പിന്റെ സാമൂഹികപരമായ 
സന്ദര്‍ഭത്തെ മനസ്സിലാക്കുന്നതിലൂടെ മാ 
ത്രമെ അവ പ്രതിനിധീകരിക്കുന്ന മൂല്യബോ 
ധത്തെ സ്വാധീനിക്കാന്‍ പറ്റുന്ന ഇടപെടലു 
കള്‍ക്ക്‌ സാദ്ധ്യതയുള്ളുവെന്നും അവര്‍ കരു 
തുന്നു. 

എന്തുകൊണ്ട്‌ മദ്രസ്സകള്‍ ഇപ്പോഴും നില 
നില്‍ക്കുന്നു? എങ്ങനെയാണ്‌ ഒരു മദ്ധ്യകാല 
സ്ഥാപനം ഇപ്പോഴും സമൃദ്ധമായി നിലനില്‍ 
ക്കുന്നത്‌? അവയുടെ ഒറ്റപ്പെടലിനും പിന്നോ 
ക്കാവസ്ഥയ്ക്കും കാരണക്കാരായ ശക്തികള്‍ 
എന്തൊക്കെയാണ്‌? ദുഃഖകരമായ ഈയവസ്ഥ 
യ്ക്ക്‌ സാമൂഹിക-രാഷ്ട്രീയ ശക്തികള്‍ കാ 
രണമാണോ? ഇത്തരം ചോദ്യങ്ങള്‍ക്ക്‌ ഉത്തരം 
തേടുന്ന ഒരു സമീപനമാണ്‌ അര്‍ജുമാ൯ദിന്റെ 
ലേഖനത്തിലുള്ളത്‌. ലേഖനത്തിന്റെ അടിസ്ഥാ 
നത്തില്‍ അവരുമായി നടത്തിയ അഭിമുഖത്തി 
ലെ പ്രസക്തഭാഗങ്ങള്‍: 


മഥസ്കളുടെ തുടക്കത്തിശ്തിന്നും നമുക്ക്‌ 


ആരംഭിക്കാം. തുടക്കത്തിജ്‌ എന്മാതിമുനു 
അവയുടെ സമമുഹികദയത്യം? 
മദ്ധ്യകാലഘട്ടത്തില്‍ ഏകീകൃതവും രപ 
ചാരികവുമായ ഒരു വിദ്യാഭ്യാസരീതി മുസ്ലീം 
സമുദായത്തിലുണ്ടായിരുന്നില്ല. മിക്കവാറും മറ്റ്‌ 
സമുദായങ്ങളുടെയും സ്ഥിതി ഇതുതന്നെയാ 
യിരുന്നു. അന്നത്തെ വിദ്യാഭ്യാസം മിക്കവാറും 


ഓണപ്പതിപ്പ്‌ 
ആഗസ്ററ്‌ 2004൦ 8 


a 


സമൂഹത്തിന്റെ ഉന്നതശ്രേണിയില്‍ ഒതുങ്ങി 
നിന്നിരുന്നു. സെമിനാരികള്‍, സൂഫികളും/പ 
ണ്ഡിതന്മാരും, അധികാരശ്രേണിയിലെ ഉന്ന 
തര്‍, സാമൂഹിക പരിഷ്കര്‍ത്താക്കള്‍ എന്നി 
വരിലൂടെയായിരുന്നു പഠനവും അദ്ധ്യാപനവും 
അരങ്ങേറിയിരുന്നത്‌. മിക്കവാറും അവരവരു 
ടെ സ്വകാര്യസ്ഥലങ്ങളില്‍ ആണ്‌ ഇവ നടന്നി 
രുന്നത്‌. മിക്കവാറും ജനവിഭാഗങ്ങളില്‍പ്പെടു 


ന്നവരുടെ വീടുകളോ ആശ്രമങ്ങളോ ആയി . 


രുന്നു വിദ്യാഭ്യാസ്രപവര്‍ത്തനങ്ങള്‍ക്കുവേണ്ടി 
ഉപയോഗിച്ചിരുന്നത്‌. 

അറബിവാക്കായ മദസ്സയുടെ അര്‍ത്ഥം 
പഠിക്കുന്നതോ പഠിപ്പിക്കപ്പെടുന്നതോ-ആയ 
സ്ഥലം എന്നുമാത്രമാണ്‌. മതപരമായ ഒരു വി 
വക്ഷയുമില്ലാതിരുന്ന തികച്ചും നിഷ്പക്ഷമായ 
ഒരു വാക്കായിരുന്നു അത്‌. എന്നുമാത്രമല്ല അ 
ന്നത്തെക്കാലത്ത്‌ മതപഠനത്തിനും മതേതര 
പഠനത്തിനുമായി വെവ്വേറെ സ്ഥാപനങ്ങള്‍ ഉ 
ണ്ടായിരുന്നതുമില്ല. മതത്തോടൊപ്പം ദര്‍ശനം, 
വ്യാകരണം, ഗണിതം, വിചിന്തനശാസ്ത്രം, ചരി 
ത്രം, ഭൂമിശാസ്ത്രം എന്നീ വിഷയങ്ങളും പഠി 
പപിച്ചിരുന്നു. പ്രത്യേക താല്ലര്യമുള്ളവര്‍ക്ക്‌ 'യു 
നാനി ചികിത്സ'പോലെയുള്ള പരമ്പരാഗത 
വൈദ്യശാസ്ത്രമേഖലയിലും ക്ലാസ്സുകള്‍ നടത്തി 
യിരുന്നു. ഇന്ത്യന്‍ ഉപഭൂഖണ്ഡത്തെ സംബ 
ന്ധിച്ചു പറയുകയാണെങ്കില്‍ മുസ്ലീം ഭരണത്തി. 
ന്റെ ആവിര്‍ഭാവത്തോടെയാണ്‌ ഈയൊരു 
സ്രമ്പദായം പ്രാമുഖ്യം നേടുന്നത്‌. 

.മദധ്യകാലഘട്ടത്തില്‍ ഹിന്ദുക്കളിലെയും മു 
സ്ലീമുകളിലെയും വരേണ്യവര്‍ഗം ഒരേ മദ്രസ്സ 
യില്‍ പോയിരുന്നുവെന്നതിന്‌ ധാരാളം തെളി 
വുകള്‍ ഉണ്ട്‌. അക്ബറിന്റെ കാലത്താണ്‌ ഇത്‌ 
വ്യാപകമാവുന്നത്‌. മതത്തിന്റെ പേരില്‍, ഗു 
രുക്കളായ വരേണ്യവര്‍ഗത്തിന്‌ മദ്രസ്സ അക്കാ 
ലത്ത്‌ വര്‍ബ്യമായിരുന്നില്ല. പക്ഷേ, അന്നും ഒരു 
കാര്യം വ്യക്തമായിരുന്നു. സമൂഹത്തിലെ സാ 
ധാരണക്കാരന്‍ വിദ്യാഭ്യാസം നല്‍കുകയെന്നത്‌ 
രണ്ടു മതക്കാരുടെയും പരിഗണനയിലില്ലായി 


രുന്നു. മുസ്ലീം പ്രഭുക്കളും ഹിന്ദു പ്രഭുക്കളും 


. ഇക്കാര്യത്തില്‍ തുല്യത പുലര്‍ത്തി. 


മരദസ്റ്റകളുടട പഴയ പാരമ്പഭൃത്തിത്തിന്നും 


തന്തു താം കാഞ്ുന്ന അവ/സ്ഥയിലേയക്കുള്ള 
. മറ്റത്തിത്റ്‌ തുടക്കം ഗൃങ്ങരനയ്മണ”? 


ഒരു നേര്‍വരപോലെ പറയാന്‍ പറ്റുന്നതല്ല 


- ആ ചരിത്രം. സങ്കീര്‍ണ്ണമായ നിരവധി സാമൂ 
' ഹികചലനങ്ങള്‍ അതില്‍ അടങ്ങിയിട്ടുണ്ട്‌. 
- കൊളോണിയലിസവും മുസ്ലീം സമുദായവും 
- തമ്മിലുള്ള മുഖാമുഖം മദ്രസ്സുകളുടെ ഇന്നത്തെ 
- രൂപാന്തരത്തിലെ സുപ്രധാന കണ്ണിയാണ്‌. 


ബ്രിട്ടീഷ്‌ ആധിപത്യം ഹിന്ദു, മുസ്ലീം സമുദാ 
യങ്ങളില്‍ വന്‍പിച്ച മാറ്റങ്ങള്‍ക്ക്‌ വഴിയൊരു 
ക്കിയെന്ന്‌ നമുക്കറിയാം. ഞാന്‍ അതിന്റെ വി 


: ശദാംശങ്ങളിലേയ്ക്ക്‌ കടക്കുന്നില്ല. -മുസ്ലീം വി 


ദ്യാഭ്യാസം ഇക്കാലത്തു ഉരുത്തിരിഞ്ഞതിന്റെ 
ചില സുപ്രധാന സൂചനകള്‍ മദസ്സാ സ്ര്പ 
ദായത്തിന്റെ പില്‍ക്കാലത്തെ പരിണാമത്തി 
ന്റെ ഗതി നിര്‍ണ്ണയിക്കുവാന്‍ നമ്മെ സഹായി 


- ക്കുന്നതാണ്‌. ബ്രിട്ടീഷ്‌ ആധിപത്യം അവരു 
ടെ നില ഭദ്രമാക്കിയതോടെ മുസ്ലിം സമൂഹ 


ത്തിലെ വരേണ്യവര്‍ഗം പുതിയസാഹചര്യ 
ങ്ങള്‍ക്കനുസരിച്ച്‌ സമൂഹത്തിലെ തങ്ങളുടെ 
വിലയും നിലയും പുനര്‍നിര്‍വ്വചിക്കാന്‍ നിര്‍ 
ബന്ധിതരായി. ഇംഗ്ലീഷ്‌ വിദ്യാഭ്യാസം നേടു 
കയെന്നതായിരുന്നു അതിന്റെ ഒരു പ്രധാനഘ 
ടകം. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തില്‍ 
സര്‍ സയ്യദ്‌ അഹമ്മദ്‌ ഖാന്റെ നേതൃത്വത്തില്‍ 
ഉരുത്തിരിഞ്ഞ അലിഗര്‍ പ്രസ്ഥാനം (ഇതാണ്‌ 
പിന്നീട്‌ പ്രസിദ്ധമായ അലിഗര്‍ സര്‍വ്വകലാ 
ശാലയായി രൂപാന്തരപ്പെട്ട്‌) മുസ്ലീംസമുദാ 
യത്തിലെ വരേണ്യവിഭാഗത്തിന്റെ ഇംഗ്ലീഷ്‌ വി 
ദ്യാഭ്യാസത്തോടുള്ള അഭിനിവേശം വ്യക്തമാ 
ക്കുന്നു. എന്നാല്‍ സ്വന്തം കാര്യത്തില്‍ ഇംഗ്ലീ 
ഷ്‌ വിദ്യാഭ്യാസത്തോടു കാണിച്ച ഈ പ്രതി 


പത്തി സമുദായത്തിലെ എല്ലാപേര്‍ക്കും ബാ 


ധകമാക്കണമെന്ന ആഗ്രഹം അവര്‍ക്കില്ലായി 
രുന്നു. സര്‍ സയ്യിദ്‌ അഹമ്മദ്‌ ഖാന്റെ കൃതിക 
ളില്‍ ഇതുവളരെ വ്യക്തമാണ്‌. ആധുനിക വി 
ദ്യാഭ്യാസം സ്ത്രീകള്‍ക്കും, സമൂഹത്തിലെ താ 
ഴെത്തട്ടിലുള്ളവര്‍ക്കും വേണ്ടെന്ന ഉറച്ച വിശ്വാ 
സക്കാരനായിരുന്നു അദ്ദേഹം. ആധുനികവി 
ദ്യാഭ്യാസം അവര്‍ക്ക്‌ “നാ മുബാരക്‌” അഥവാ 
ദോഷം വരുത്തുമെന്നായിരുന്നു അദ്ദേഹം ക 
രുതിയത്‌. “പുരുഷന്മാര്‍ പുരോഗമിക്കാതെ സ്ത്രീ 
കള്‍ക്ക്‌ പുരോഗതിയുണ്ടാവില്ല. അതുകൊണ്ട്‌ 
സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെച്ചൊല്ലി നാം ഒട്ടും 
വേവലാതിപ്പെടേണ്ടതില്ല” - 1891-ല്‍ 
അദ്ദേഹം ചെയ്ത പ്രസംഗത്തിലെ വരികളാണി 
ത്‌. ഉന്നതമായ ഗവണ്‍മെന്റ്‌ ജോലികള്‍ക്ക്‌ മ 
ത്സരപ്പരീക്ഷകളിലൂടെ നിയമനം നടത്തണ 
മെന്ന കോണ്‍ഗ്രസ്സിന്റെ ആവശ്യത്തിനെയും 
അദ്ദേഹം എതിര്‍ത്തിരുന്നു. കീഴ്ജാതിക്കാരും 


വര്‍ഗക്കാരും ഉന്നത ഉദ്യോഗം നേടാന്‍ അതി 


ടയാക്കുമെന്നും അത്‌ നാട്ടിലെ അഭിജാതരില്‍ 
(Sharif റബ) അസ്വസ്ഥതകള്‍ക്ക്‌ ഇടയാ 
ക്കുമെന്നും അദ്ദേഹം വാദിച്ചു. ആധുനിക വി 


| ദ്യാഭ്യാസത്തിന്റെ നേട്ടങ്ങള്‍ വരേണ്യവര്‍ഗം 
സ്വന്തം കുത്തകയാക്കാന്‍ വെമ്പല്‍പ്പെടുന്ന | 


ഇതേ കാലയളവില്‍ത്തന്നെയാണ്‌ ബ്രിട്ടീഷു 
കാര്‍ അവരുടെ നിക്ഷിപ്ത താല്ലര്യത്തിനുവേ 
ണ്ടി, വിദ്യാഭ്യാസം സാര്‍വ്വത്രികമായ ഒരു പ്ര 
സ്ഥാനമെന്ന കാഴ്ചപ്പാട്‌ അവതരിപ്പിക്കുന്ന 
ത്‌. മുസ്ലീം സമൂഹത്തിന്റെ ഇടയില്‍ ഇത്‌ രണ്ടു 
തരം പ്രതികരണത്തിന്‌ ഇടയാക്കി. ഒരു വി 
ഭാഗം പ്രത്യേകിച്ചും വരേണ്യവിഭാഗം പാശ്ചാ 
തൃമാതൃകയിലുള്ള സ്രമ്പദായത്തിന്റെ പുറകെ 


പോവുകയും പാശ്ചാത്യശൈലികളോട്‌ 
എതിര്‍പ്പുള്ളവര്‍ പാരമ്പര്യരീതികളിലേയ്ക്ക്‌ 
ചുരുങ്ങുകയും ചെയ്തു. ഈയൊരു ഘട്ടത്തില്‍ 
വച്ച്‌ മ്രദസ്സകള്‍ക്കുതന്നെയും ഒരു പുനര്‍നിര്‍ 
വചനം സംഭവിക്കുന്നുണ്ട്‌. അവയില്‍ ഇന്നു 
കാണുന്ന മതപരതയുടെയും ഒറ്റപ്പെടലിന്റെ 
യും പിന്നോക്കാവസ്ഥയുടെയും തുടക്കം ഈ 
ഘട്ടത്തില്‍ ആരംഭിക്കുന്നു. 


വിദ്യയുടെ മൂല്യം 


ഈ പ്രഭിയയുകട മുപഭാവങ്ങശീ ഒന്നു 
കുടി വിശദികതിക്കാമ്മാ? . 


മലയാളം ഓണപ്പതിപ്പ്‌ 


പുരോഗതിക്ക്‌-അതായത്‌ സാമ്പത്തികമാ 
യും സാമൂഹികമായുമുള്ള പശോഗതിയെന്ന 
അര്‍ത്ഥത്തില്‍ - ഒഴിച്ചുകൂട്ടാന്‍വയ്യാത്ത ഒരു 
ഘടകമാണ്‌ വിദ്യാഭ്യാസം എന ബോധം വ്യാ 
പകമാവുകയും അതേസമയം. ബഹൃഭൂരിപക്ഷ 
ത്തിനും അതിനുള്ള സാദ്ധ്യത ഗൂല്ലാതെയിരി 
ക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. സാമ്പത്തിക 
മായ കാരണങ്ങള്‍ മാത്രമല്ല ഇവിടെ പ്രവര്‍ 
ത്തിക്കുന്നത്‌. ബ്രിട്ടീഷ്‌ ആധിപത്യം സൃഷ്ടിച്ച്‌ 
സാംസ്കാരികവും സാമൂഹികവുമായ ഒട്ടേറെ 
ഘടകങ്ങളും ഇവിടെ പ്രധാനമാണ്‌. ഒരുവ 
ശത്ത്‌ പാശ്ചാത്യരീതികളെ ചെറുക്കുന്നതിന്റെ 
പ്രശ്നം. മറുവശത്ത്‌ നിലനില്‍പ്പിന്റെ പ്രശ്നം. 
ഇതില്‍ ചെറുത്തുനില്ലിന്റെ ഘടകത്തിന്‌ മുന്‍ 
തൂക്കം നല്‍കിയവര്‍ പലതരത്തിലുള്ള ബ്രി 
ട്ടീഷ്‌ വിരോധത്തിലേയ്ക്കും സ്വാതന്ത്യസമര 
ത്തിലേയ്ക്കുമെല്ലാം ആകര്‍ഷിക്കപ്പെട്ടു. ദി 
യോബന്ദ്‌ പ്രസ്ഥാനം, വഹാബി തെഹരിക്കേ, 
ഖിലാഫത്ത്‌-എന്നിവയെല്ലാം അക്കാലത്ത്‌ 
നടന്ന ചടുലമായ സാമൂഹികമാറ്റങ്ങളുടെ സൂ 
ചനകളാണ്‌. ഇങ്ങനെയുള്ള പ്രവര്‍ത്തനങ്ങള്‍ 
ക്ക്‌ പ്രാഥമികതലത്തിലുള്ള ഇനങ്ങളുടെ പി 
ന്തൂണ അത്യാവശ്യമായിരുന്നു. അതേസമയം, 
ഭൂരിഭാഗം ഇനങ്ങളുടെയും പധരാഗതിക്കുത 
കുന്ന അടിസ്ഥാനപരമായ മാറ്റത്തിന്‌ വഴിതെ 
ളിക്കുന്ന പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ അവര്‍ ഒരുക്ക 
മായിരുന്നില്ല. ഈയൊരു വൈരുദ്ധ്യം തന്നെ 
യാണ്‌ ഇന്നും പലരുപത്തിലും പ്രതൃക്ഷപ്പെ 
ടുന്നത്‌. 
' മദസ്ത്കളുട പ്രവശീത്മനത്തെ ജാത 
ങ്ങനെ ബാഗിച്ചു? 
രണ്ടുരീതിയിലാണ്‌ പ്രധാനമായും ഈമാ 
റ്റം മരദസ്സുകളെ ബാധിച്ചത്‌. വിദ്യാഭ്യാസത്തിന്റെ 
നിലവാരത്തിലും മദ്രസ്സയില്‍ പേരുന്ന കുട്ടിക 
ളുടെ സാമൂഹിക പശ്ചാത്തലത്തിലും. മിക്ക 
വാറും സാമ്പത്തികമായും സാമൂഹികമായും 
താഴെക്കിടയില്‍പ്പെടുന്നവരുടെ കുട്ടികളെയാ 
ണ്‌ ഈ കാലഘട്ടം മുതല്‍ നാം മദദസ്സകളില്‍ 
കണ്ടുമുട്ടുന്നത്‌. അവരുടെ അദ്്യയനഭാഷ 
അന്ന്‌ അറബിയോ, പേര്‍ഷ്യനോ ആയിരുന്നു. 
മിക്കവാറും അടിസ്ഥാനവിദ്യാഭ്യാസമില്ലാത്ത 
കുടുംബപശ്ചാത്തലത്തില്‍ നിന്നും വരുന്ന 
ഈ കൂട്ടികള്‍ തങ്ങളുടെ സമയത്തിന്റെ നല്ലാ 
രു ശതമാനം ചെലവിട്ടത്‌ ഈ ഭാഷകള്‍ കാ 
ണാതെ പഠിക്കുന്നതിനു വേണ്ടിയാണ്‌. ദൈ 
നംദിന ജീവിതത്തിലെ മറ്റകാര്യങ്ങള്‍ക്ക്‌ ഈ 
ഭാഷകള്‍ കൊണ്ട്‌ ഒരു പ്രയോജനമില്ലാതായി 
ക്കൊണ്ടിരുന്ന ഒരു കാലം കൂടിയായിരുന്നു 
അത്‌. സമുദായത്തിലെ തങ്ങളുടെ സ്വാധീനം 
ഉറപ്പിക്കുന്നതിനും വിപുലികരിക്കുന്നതിനും മ 
തപരമായ കാര്യങ്ങളെ വരേണ്യവര്‍ഗം കൂടു 
തല്‍ കൂടുതലായി ഉപയോഗിക്കാന്‍ തുടങ്ങി 
യതിനെയും ഇതോടൊപ്പം കൂട്ടിവായിക്കേണ്ട 


ആഗസ്ററ്‌ 204 ൦ 9 


തുണ്ട്‌ അതായത്‌ കൊളോണില്‍ ഭരണം സൃ 
ഷ്ടിച്ച സാമുഹിം. സാമ്വത്തീക-സാംസ്‌കാ 
രിക മേഖലയിലെ വ്യാകുലതകളെ, മതത്തി 
ന്റെ മാ ഉപനോഹഗ്‌ച്ചു; സമുദായത്തില്‍ തങ്ങ 
ളുടെ സ്വാധീനമാപ്പിക്കുന്നതിനുള്ള ഉപകര 
ണമാക്കി മാറുന്നതിന്‌ അവര്‍ക്ക്‌ കഴിഞ്ഞു. ചു 
രൂക്കത്തില്‍ നാടവാഴിതത്തിന്റെ ഒരു ഉപോ 
പൂന്നമായ ഒര; വിദ്യാഭ്യാസസമ്പദായം, ജനാ 
ധിപതൃ-ലിബറന്‍ കാലഘടുത്തില്‍ സ്വാഭാവി 
മായും അവസാനിക്കേണ്ടിയിരുന്നത്‌. മറ്റൊ 
ര രീതിയില്‍ ചിരചതിഷ്‌ാ നേടി. ഇരുപതാം 
നൂറ്റാണ്ടിന്റെ ആദ്യപകുതിയില്‍ നാടുവാഴി 
പ്രഭുക്കളുടെ നാറര്‍പര്യങ്ങള്‍ സംരക്ഷിക്കുന്ന 
തിനും നിലനിര്‍ത്തുന്നതിനുമുള്ള ഉപകരണ 
ങ്ങളായി ഈ സ്ഥാപനങ്ങള്‍ മാറി. ജമാ 
അത്തെ ഇസ്ലാധി പോലെയുള്ള സംഘടനകള്‍ 
ദൌത്യം ഭംഗിയാനി നിറവേറ്റുകയും ചെയ്തു. ജമാ 
അത്തിന്റെ സ്ഥാപകനായ മലാന മദുദിയു 
ടെ പസ്ുകത്തിര$ - (RASIL-O- MASAYIT) 
ഇക്കാര്യം വ്യക്തമാക്കപ്പെടുന്നുണ്ട്‌. 

“ഇസ്ലാമിക ശരിയത്ത്‌ പ്രകാരം സ്വകാര്യ 
സ്വത്ത്‌ നീതീകരിക്കപ്പെടുന്നു. അത്‌ പിടിച്ച 
ടുക്കുന്നതിന്‌ ഒര ഗവണ്‍മെന്റിനും സ്ഥാപന 
ത്തിനും അധികാരമില്ല. ഭൂമിയുടെയും ഇഗീറു 
കളുടെയും ഉടമസ്ഥതയുടെ കാര്യത്തില്‍ ഒരു 
പരിധിയും വയ്ക്കാനാവില്ല. മറ്റ്‌ ഉല്ലാദന മേ 
ഖലകളുടെ കാര്യമെടുക്കുകയാണെങ്കില്‍, 
അതായത്‌ മില്ലുകള്‍, ഫാക്ടറികള്‍ എന്നിവ 
യുടെ ദേശസാല്‍ക്കരണം എന്ന പരികല്പന 
ഇസ്ലാമികവീക്ഷണത്തിന്റെ അടിസ്ഥാനതത്ത്വ 
ങ്ങളുടെ നേര്‍വിപരീതമാണ്‌. 

സമൂഹത്തിലെ ഭുരിപക്ഷം വരുന്ന സാധാ 
രണക്കാര്‍ വരേണ്യവിഭാഗത്തിന്റെ കുത്തിത്തി 
രിപ്പുകളുടെ ഇരകളാണെന്ന വീക്ഷണം എത്ര 
ത്തോളം ശരിയാണ്‌? ബ്രിട്ടീഷുകാര്‍ നമ്മെ ഭി 
ന്നിപ്പിച്ചുഭരിച്ചുവെന്നുപറയുമ്പോള്‍, നമ്മള്‍ 
എന്തിനാണ്‌ ആ കെണിയില്‍ വീണതെന്ന 
ചോദ്യം ബാക്കിസല്‍ക്കുന്നു. മനുഷ്യാസ്തിത്വം 
ആകെ വെറുപ്പന്റെ ഗേറ്റേോ(GHETTO)കളാ 
ക്കി മാറ്റുവാന്‍ എങ്ങനെയാണ്‌ ഹിന്ദു മുസ്ലീം 
മൌലികവാദരികശക്ക്‌ കഴിയുന്നത്‌. എന്തുകൊ 
ണ്ടാണ്‌ സാധാരണക്കാര്‍ വീണ്ടും വീണ്ടും 
അതേ കെണിയില്‍ വീഴുന്നത്‌. 

ഭിന്നിപ്പിച്ച്‌ ആധിപത്യം നിലനിര്‍ത്തുക 
യെന്ന ബ്രിട്ടീഷുകാരുടെ ആധിപത്യം തന്നെ 
യാണ്‌ മതയലികവാദികളും സ്വീകരിച്ചിരിക്കു 
ന്നത്‌. ബ്രിട്ടീഷുകാര്‍ എന്ന പൊതുശത്രു മു 
ന്നില്‍ ഉണ്ടായിരുന്നിട്ടുകൂടി അവര്‍ക്ക്‌ തന്നെ 
നഖ ഭിന്നിപ്പിക്കാനായി. പൊതുശ്ത്രുവിനെ 
തിരെ തന്നെ ലര്മിച്ച്‌ പോരാടാന്‍ കഴിയാതെ 
പോയതു. .യി താരതമ്യം ചെയ്യുമ്പോള്‍ ഇന്ന്‌ 
വിഭാഗീനുഗക്നികളുടെ ജോലി കുറേക്കൂടി എ 
ഉപ്പൂഭാണെന്ന, താന്നുന്നു. കോളോണിയല്‍ 


ഭരണം അവസാനിച്ചുവെങ്കിലും സാധാരണ 
ക്കാരായ ബഹുഭൂരിപക്ഷം വരുന്ന ഇനങ്ങളു 
ടെ പ്രാഥമിക പ്രശ്നങ്ങള്‍ ഇന്നും പരിഹരിക്ക 7 
പ്പെടാത്ത ഒരു രാജ്യമാണ്‌ നമ്മുടേത്‌. തൊഴി 
ലില്ലായ്മ, വിദ്യാഭ്യാസം. ആരോഗ്യം, സുരക്ഷി 
തത്വം, സാമൂഹികജീവിതം - തുടങ്ങിയ എല്ലാ 
മേഖലകളിലും നിലനില്‍ക്കുന്നത്‌ ഒരുതരം അ 


രക്ഷിതാവസ്ഥയാണ്‌. അവ പരിഹരിക്കുന്ന 


തിന്‌ നമ്മുടെ ഭരണാധികാരികള്‍ക്ക്‌ താല്ലരയ 
വുമില്ല. ക്ഷേമരാഷ്ട്രമെന്നൊക്കെ പറയുമെ 
കിലും യഥാര്‍ത്ഥത്തിലുള്ള ക്ഷേമരാഷ്ടനിര്‍ 
മ്മിതിക്ക്‌ എതിരാണ്‌ നമ്മുടെ സാമൂഹിക 
ഘടന. അടിസ്ഥാനസാകര്യങ്ങള്‍ ഭൂരിപക്ഷം 
ജനങ്ങള്‍ക്കും ഉറപ്പുവരുത്താന്‍ കഴിയാത്ത 
അധികാര വ്യവസ്ഥയാണ്‌ ഇന്ന്‌ നിലനില്‍ക്കു 
ന്നത്‌. പ്രശ്നങ്ങള്‍ പരിഹരിക്കാന്‍ ശ്രമിക്കുന്ന 
തിനുപകരം, അത്‌ പരസ്പരമുള്ള മത്സരവും 
കാലുഷ്യവും പ്രോത്സാഹിപ്പിക്കുന്നു. പ്രാതി 
നിധ്യ ജനാധിപത്യത്തിനുകീഴില്‍ ഇതിനുവേ 
ണ്ടുന്ന ചേരുവകള്‍ വേണ്ട്ര്രയുണ്ട്‌. വിവിധ 
സമുദായങ്ങളിലെ വരേണ്യവിഭാഗത്തിനെ 
കൈയിലെടുത്തുകൊണ്ട്‌ പലതരത്തില്‍ ഈ 
ചേരുവകള്‍ ചേരുംപടി ചേര്‍ക്കാവുന്നതാണ്‌. - 
ന്യൂനപക്ഷങ്ങള്‍ക്കുനേരെ വെറുപ്പ്‌ സൃഷ്ടി 
ക്കുക ഈയൊരു തന്ത്രത്തിന്റെ രൂപമാണ്‌. മു 
സ്ലിം സമുദായത്തിനുനേരെ സംഘപരിവാരം 
നടത്തുന്ന പ്രചാരണം - മുസ്ലീങ്ങള്‍ പെറ്റു 
പെരുകുന്നു, അവര്‍ ഹിന്ദുക്കളെ ന്യൂനപക്ഷ 
മാക്കും, മുസ്ലിങ്ങളെ അപ്പാടെ നശിപ്പിച്ചാല്‍ 
പ്രശ്നങ്ങളെല്ലാം തീരും - യഥാര്‍ത്ഥത്തില്‍ ഭീ 
ന്നിപ്പിച്ചുഭരിക്കലിന്റെ വേറൊരു രൂപമാണ്‌. 
അതിന്റെ മറുവശം ന്യൂനപക്ഷം എപ്പോഴും ഒരു 
തരത്തിലുള്ള പ്രതിരോധത്തില്‍ ഉന്നാന്‍ നിര്‍ 
ബന്ധിതമാവും. അവരുടെ സമുദായത്തിലെ 
നേതാക്കള്‍ എന്ന്‌ സ്വയം നടിക്കുന്നവര്‍ ഉത്‌ 
മുതലെടുക്കും. സ്വന്തം. നിക്ഷിപ്ത. താല്പര്യ 
ങ്ങള്‍ക്കുവേണ്ടി. നിങ്ങള്‍ പറഞ്ഞ ഗ്േറ്റോ- 
വല്‍ക്കരണത്തിന്റെ പ്രകിയ. ഇങ്ങനെയാണ്‌ 
രൂപപ്പെടുന്നത്‌. SS 


വിമോചനം 


ഇുസ്താമിലെ ജാതിദ്യവന്ധ് തിലതിര്‍ത്തു 
ന്നത്ന്മ്രദസ്റ്കള്‍ പങ്ക്‌ വഹിച്ചിട്ടങ്ടന്ന താ 
കളുടെ നിലപാടിനെ ഒന്നു വിശദിമകിക്കു- 


മോ?മാതമ്ല ഒരു ജാതിസമുഹത്തില്‍ ഇസ്ലാം | 
വിമ്മേചനത്തിമ്റെ പങ്ുവഹിച്ചിരുന്നു എന്ത്‌ 


ഒരു വീക്ഷണമുങ്ടമ്യാ? _ 
ജാതിവ്യവസ്ഥ നിലനിര്‍ത്തുന്ന ഒരു സ്ഥാ 
പനമെന്ന നിലയില്‍ ഇന്ന്‌ മദ്രസകള്‍ക്ക്‌ 
വലിയ സ്ഥാനമില്ല. പക്ഷേ, കഴിഞ്ഞകാലത്ത്‌ 
അവ അങ്ങനെ ഒരു ധര്‍മ്മം നിര്‍വ്വഹിച്ചിരു 
ന്നു. മദ്രസ്സകള്‍ ഒരു മദ്യകാലസ്ഥാപനമാണ്‌. 


ലാമും ഓണപ്പതിപ്പ്‌ 


വളരെ കുറച്ചുപേര്‍ മാത്രം വിദ്യ അഭ്യസിച്തു ; 


. അക്കാലത്ത്‌ നിലനിന്നിരുന്നില്ല. ജാതി എന്ന, 


: ക്കുന്നു. ഇസ്ലാം മതസംഹിതയുമായി ഇതിന്റ്‌ 


. ഘടകമാണ്‌. അതുകൊണ്ട്‌ ഹിന്ദുക്കളിലെ ഇ 


“ എന്നാല്‍ ഇതിന്‌ ചില അപവാദങ്ങള്‍ ഉണ്ട 


കോണ്‍ഗ്രസിന്‌ വോട്ടുചെയ്തിരുന്നു. ഇതിന്റെ 


നത്തിനു പങ്ക്‌ വഹിച്ചുവെന്ന വാദത്തോടഎ 


. അവര്‍. ഇന്ത്യയില്‍ അധികാരമുറപ്പിച്ചതിനു 


ടുള്ള. എതിര്‍പ്പ്‌ എന്നിവ മാത്രമായിരുന്നു. 


ങ്ങള്‍.ജ 


രുന്ന കാലം. ഇന്നത്തെപ്പോലെ വിദ്യാഭ്യാസ, 2 
സാര്‍വ്വത്രികമാക്കണമെന്ന ഒരു സങ്കല്ലം - 


വാക്ക്‌ ഹിന്ദു സമുദായവുമായി ബന്ധപ്പെട്ടതു .: 
ണെങ്കിലും മുസ്ലിം സാമൂഹിക ശ്രേണിയിലെ 888 
ചില സവിശേഷതകളും ഭൂരിഭാഗം മുസ്ലിങ്ള 

ളം മതം മാറിയവരായതുകൊണ്ടും ജാ തിസ്‌ | 
വ്രദായം ഇന്നും അവരുടെയിടയില്‍ നിലനില്‍ , 


പ്രത്യേക ബന്ധമൊന്നുമില്ല. ഇന്ത്യന്‍ ഉുപടു 
ഖണ്ഡത്തിലെ മുസ്ലിം സമുദായത്തിലെ ഒരു 
സവിശേഷതയാണത്‌. മതപരമായ അനുഷ്ഠു 
നങ്ങളുടെ കാര്യത്തില്‍ അതിന്‌ വലിയ പ്രസ 
കുതിയില്ല. ഉദാഹരണത്തിന്‌ ഒരു മുസ്ലിമിന്‌ 
എതു പള്ളിയിലും നിസ്കരിക്കാം. രാജ്യത്തി 
ന്റെ എല്ലാഭാഗത്തും ഒരു ന്യൂനപക്ഷമാണെന്ന 
ബോധം, ഹിന്ദുക്കളിലെന്നപോലെ. തുറന്ന രീ 
തിയിലുള്ള ജാതി ഉച്ചനീചത്വങ്ങള്‍ പ്രകടിപ്പി 
ക്കുന്നതില്‍നിന്ന്‌ നിരുത്സാഹപ്പെടുത്തുന്ന 


ട്‌ ചോദിച്ചുനോക്കൂ...! മുത്തശ്ശി പറയും 
31/2, 4 മാസമായാല്‍ മുലപ്പാലിനോടുകൂടെ കുഞ്ഞുങ്ങള്‍ക്ക്‌ പോഷകസന്തുലിതമായ 
നേര്‍ത്ത ആഹാരം ആവശ്യമാണ്‌, എല്ലാദിവസവും. അതല്ലെ മുത്തശ്ശിമാര്‍ കൈമാറി തന്ന 
നേന്ത്രക്കായ, നവരനെല്ല്‌, ഏലക്ക, മുത്തങ്ങ എന്നീചേരുവകളാല്‍ 
ശാസ്ത്രീയമായി തയ്യാര്‍ചെയ്യുന്ന ബേബിവിറ്റ. 


നിങ്ങളുടെ മുത്തശ്ശിയോ 


തിയുമായി നേരിട്ടുള്ള താരതമ്യം സാദ്ധ്യമല്ല, 
പക്ഷേ, മുസ്ലിം സാമൂഹികശ്രേണിയില്‍ ജാതി . 
ഒരു ഘടകമെന്ന നിലയില്‍ ഇപ്പോഴും സജീ 
വമായി നില്‍ക്കുന്നു. ഉദാഹരണത്തിന്‌ വിവാ 
ഹം. ഇത്തരം സന്ദര്‍ഭങ്ങളില്‍ ജാതിവിലക്കു 
കള്‍ ലംഘിക്കുമ്പോഴാണ്‌ ചിലപ്പോള്‍ അത്‌ 
മറനീക്കി പുറത്തുവരുന്നത്‌. രാഷ്ട്രീയത്തില്‍ 
അതിന്‌ വലിയ മൂല്യമില്ല. ചെറിയ ജാതിസം 
ഘങ്ങള്‍ക്ക്‌ രാഷ്ട്രീയത്തില്‍ നിര്‍ണ്ണായകമായ 
പങ്കുവഹിക്കാന്‍ കഴിയില്ലെന്നു വ്യക്തമാണ്‌. 


' പ്രകൃതിദത്തമായ പോഷകാഹാരം 


യിട്ടുണ്ട്‌. ഉത്തര്‍പ്രദേശിലെ മോമിന്‍ അന്‍സ 
രിമാർ (MOMIN ANSART) അഥവാ നെ 
യ്ത്തുകാര്‍ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി 
രുന്ന കാലത്ത്‌ ഒറ്റക്കെട്ടായി സംഘടിതമായി 


പേരില്‍ അവര്‍ക്ക്‌ പല ആനുകൂല്യങ്ങളും ഉ 
ഉവുകളും ലഭിച്ചിരുന്നു. ജാതി ഉച്ചനീചത്വങ്ങള്‍ 
നിറഞ്ഞ ഒരു സമൂഹത്തില്‍ ഇസ്ലാം വിമോച 


ethoRa Clt 


നിക്ക്‌ യോജിപ്പില്ല. അറബികള്‍ക്കും മല്ലം 
അന്യമായ ഒന്നായിരുന്നു ജാതി. പരസ്പരം 
പോരടിച്ചിരുന്ന വാണിജ്യ ഗോര്രങ്ങളായിരുന്നു 


ശേഷം മുസ്ലിം സമൂഹത്തിലെ വരേണ്യരും ഹീ 
നദുസമൂഹത്തിലെ വരേണ്യരും ഒരേ താല്പര്യ 
ങ്ങളാണ്‌ പങ്കിട്ടിരുന്നത്‌. മതസാഹോദരയത്തി 
ലധിഷ്ഠിതമായ സമത്വം, വിഗ്രഹാരാധനയോ 


ഹിന്ദു വരേണ്യവിഭാഗത്തില്‍നിന്നും വ്യത്യസ്ത 
മായിരുന്നുവെന്ന്‌ പറയപ്പെടാവുന്ന ഘടക 


ആഗസ്ററ്‌ 2004൦ 10 


ഒരു ത്ത 
ചേരിപ്രദേശത്തേയ്ക്കു നോക്കു 
ചുകന്ന കരളിനു ചുറ്റും 

തേനീച്ചകള്‍ കൂടുകൂട്ടുന്ന 

കറുത്ത എല്ലിനു ചുറ്റും 

എറുമ്പുകള്‍ പുറ്റു കൂട്ടുന്നു. 

എങ്ങും സില്‍ക്കു കര്‍ട്ടനുകള്‍ 

വലിച്ചു കീറുകയായി 
ചവിട്ടിത്തേയ്ക്കുകയായി 

ഗ്ലാസ്‌, തടികള്‍, ചെമ്പ്‌, നിക്കല്‍ 

വെള്ളി, ജിപ്സം ഇരുമ്പുപാളികള്‍, 
ചെണ്ടകള്‍ 

പന്തുകള്‍ - ഒക്കെ തകര്‍ക്കുകയായി.. 
മഞ്ഞച്ചുമരുകളില്‍ നിന്ന്‌ തീ 
മനുഷ്യന്റെയും മൃഗത്തിന്റെയും 
തലമുടിയോളമാളിത്തുടങ്ങി. 


ശ്വാസകോശങ്ങളുടെ തേനടയിക്കുചുറ്റും ' 
തേനീച്ചകള്‍ പൊതിഞ്ഞിരിക്കുന്നു 
കടലാസ്‌, റബ്ബര്‍. ലിനന്‍. തുകല്‍, ഫൈബ്‌ 
പാമ്പിന്‍തോല്‍ - 

ഒക്കെ കീറിപ്പറിച്ചിട്ടിരിക്കുന്ന; ല്‍ 
മേല്‍ക്കൂരയും ചുമരും തകര്‍ന്നുവീഴുന്നു . 


ശേഷിക്കുന്നത്‌ - ചവിട്ടിത്തുളിച്ച 

ഈ പുഴിമണ്ണും 

ഇലയില്ലാത്തൊരു മരവും മാത്രം. 
നെറ്റിയില്‍ ഒരു ചുകന്ന വിളക്കുമായി 
അതാ രക്ഷകന്‍ പെരുച്ചാഴി 

ഒരു ടണല്‍ കുഴിച്ചുമുന്നേറുന്നു 
പൂഴ്‌ന്നുപോയ ശവങ്ങളെ 

അവന്‍ തൊട്ടുനോക്കുന്നു 
എണ്ണിനോക്കുന്നു തള്ളിയിടുന്നു 
തിളങ്ങുന്ന നീരാവികണ്ടാലറിയാം 
മനുഷ്യന്റെ ചാരമേതെന്ന്‌ 
നിറവ്യത്യാസങ്ങളാല്‍ വികാരദേദങ്ങളാല്‍ 
അറിയാം ഓരോ മനുഷ്യന്റെയും 
ചാരമേതെന്ന്‌. 

ചുകന്ന ഏതോ ഒരു വ 
തേനീച്ചകള്‍ പൊതിഞ്ഞിരിക്കുന്നു ; 
എന്റെ ദേഹം വിട്ടൊഴിഞ്ഞേടത്ത്‌ 


ലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004൦ 12 


അടിത്തറയെ തീയാക്രമിച്ചുകൊണ്ടിരിക്കയ്‌ 


എറുമ്പുകള്‍ കൂട്ടം കൂടുന്നു. 
മെഴുകുതിരികള്‍ കത്തിച്ചുവെച്ച്‌ 
ജീവിവര്‍ഗ്ഗത്തെക്കുറിച്ചുള്ള 
തടിയന്‍ ഗ്രന്ഥങ്ങള്‍ വായിച്ച്‌ 
വീര്‍ത്ത കണ്ണുകളുമായിരിക്കുന്ന 
ഒരു പാത്രിയര്‍ക്കീസിനെപ്പോലെ 
പിതാമഹനെപ്പോലെ 

അതാ, രക്ഷകന്‍ പെരുച്ചാഴി! 


“എനിക്കു പേടിയാവുന്നു 


പുതിയ പ്രമാണത്തില്‍ വിശ്വസിക്കുന്ന 
ഒരു ജൂതനാണ്‌ ഞാന്‍ 

അവനോട്‌ അതെങ്ങനെ പറയും 
ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്‌ 
രണ്ടായിരം വര്‍ഷങ്ങളായി 
കാത്തിരിക്കുന്ന ഞാന്‍ 

എന്താണ്‌ അവനോടു പറയുക 

എന്റെ തകര്‍ന്ന ഉടല്‍ 

അവന്റെ മുന്‍പില്‍ സമര്‍പ്പിക്കട്ടെ 
സുന്നത്ത്‌ കഴിക്കാത്ത എന്നെ 
മരണത്തിന്റെ സഹായികളിലൊരാളായി 
അവന്‍ കണക്കാക്കട്ടെ. 


മന്ത്രോച്ചാരണം 

മനുഷ്യബുദ്ധി സുന്ദരം അപ്രതിരോധ്യം 
അതിന്‌ കമ്പിവേലികളില്ല 
കുഴച്ചുകുട്ടിയ പ്രമാണഗ്രന്ഥങ്ങളില്ല 
അതിനെ നാടുകടത്താനാവില്ല 
വിചാരഭാഷയില്‍ അത്‌ ജീവിക്കുന്നു 
അത്‌ കൈകളെ നയിക്കുകയാല്‍ 

നാം എഴുതുന്നു 

സത്യം, നീതി എന്നിവ വലീയ അക്ഷരങ്ങളില്‍ 
നുണ, അടിച്ചമര്‍ത്തല്‍ എന്നിവ 
ചെറിയ അക്ഷരങ്ങളില്‍. 

അത്‌ നിരാശയുടെ ശത്രു 
പ്രത്യാശയുടെ മിത്രം. 

അത്‌ വേര്‍തിരിക്കുന്നില്ല 

ജൂതനെ - ഗ്രീക്കുകാരനെ 

അടിമയെ - യജമാനനെ. 
ലോകമൊന്നായിക്കാണാന്‍ 

അത്‌ നമ്മെ പ്രേരിപ്പിക്കുന്നു. 

പീഡിത വചസ്സുകളുടെ 


അപസ്വരങ്ങളില്‍നിന്ന്‌ 
സുതാര്യവും പുണ്യവുമായ 
വാക്കുകളെ അത്‌ സംരക്ഷിക്കുന്നു 
ഭൂതകാലത്തിന്റെ മുഷ്ടി 

അത്‌ തുറന്നു തരുന്നു 

സൂര്യനു കീഴില്‍ 

എല്ലാം സുന്ദരമെന്ന്‌ അത്‌ പറയുന്നു. 
അവള്‍ ധര്‍മ്മതല്പര 

സുന്ദരികളായ ജ്ഞാനദേവതകള്‍, 
കവിതയും, അവള്‍ക്കുറ്റ കൂട്ടുകാര്‍. 
ഇന്നലെ ഏറെ വൈകിയിട്ടാണ്‌ 
പ്രകൃതി അവരുടെ ജനനം ആഘോഷിച്ചത്‌. 
നെറ്റിയില്‍ ഒറ്റക്കൊമ്പുള്ള 
അശ്വസമാനമായ ഒരു ജീവിയും 
ഏതോ ഒരു പ്രതിധ്വനിയും 

ഈ പര്‍വതങ്ങളില്‍ എത്തിയിരുന്നു 
ആ വാര്‍ത്ത അറിയിക്കുവാന്‍. 
ഉദാത്തമാണ്‌ ആ ചങ്ങാത്തം 
അതിരില്ല അവരുടെ കാലത്തിന്‌ 
സ്വയം നശിച്ചുകഴിഞ്ഞിരിക്കുന്നു 
അവരുടെ ശ്രതുക്കള്‍. 


എന്റെ മാതൃഭാഷ 

കനിവൂറുന്ന തായ്മൊഴിയേ 

ഞാന്‍ നിന്റെ സേവകന്‍ 

ഓരോ രാത്രിയും 

ഞാനെത്ര വര്‍ണ്ണച്ചെപ്പുകളൊരുക്കി 
അങ്ങനെയെന്നോര്‍മ്മയില്‍ 
സൂക്ഷിക്കുന്നു നിനക്കായ്‌ 

നിന്റെയീ വന്‍മരങ്ങളെ 

കിളികളെ ചീവീടുകളെ. 
ഇങ്ങനെത്തുടര്‍ന്നുപോയ്‌ 
എത്രനാളുകള്‍ 

എന്നെപ്പെറ്റതു നീ 

ഇന്നെനിക്കെല്ലാം നഷ്ടമായ്‌. 

(നല്ല മനുഷ്യര്‍, അവരെത്രകുറവാകട്ടെ, 
ചിലപ്പോള്‍ പത്തിരുപതുപേരെങ്കിലും... 
ചിലപ്പോള്‍ നല്ലവര്‍ ഇനിച്ചിട്ടില്ലായിരിക്കാം...) 
എങ്കിലും എനിക്കും ആ നല്ല 
മനുഷ്യര്‍ക്കുമിടയില്‍ നിന്നെ 
വിശ്വസ്തദൂതികയെന്നു നിനച്ചു ഞാന്‍ 


മലയാളം ഓണപ്പതി പ്പ്‌ 


 ക്ഷുദ്രരുടെ മൊഴി നീയെന്ന്‌ 


ഇപ്പൊഴെന്‍ സംശയങ്ങള്‍ 
ഏറ്റുപറയുന്നേന്‍ 
തുലച്ചുകളഞ്ഞു ഞാനീ വാഴ്വെന്നു 
തോന്നുന്നു ചിലപ്പോഴൊക്കെ. 


അവിവേകികളുടെ നാക്കുനീയെന്ന്‌ 
അന്യരാജ്യത്തെ വെറുക്കുന്നതിനേക്കാളും 
തന്നെത്താന്‍ വെറുക്കുവോരുടെ 

മൊഴി നീയെന്ന്‌ 

ഏഷണിക്കാരുടെ നാവാണ്‌ നീയെന്ന്‌ 
സ്വന്തം നിഷ്‌കളങ്കത 

ഒരു രോഗമായ്ത്ര്‍ന്നോരുടെ, 
സംശയ്ഗരസ്തരുടെ, നാവാണ്‌ നീയെന്ന്‌ 
കരുതിപ്പോയ്‌ ഞാന്‍. 

എന്നാലും നീയില്ലാതെ 

ഞാനെന്താണ്‌. . 

വിദൂരരാജ്യത്തൊരു വെറും പണ്ഡിതന്‍ 
ഭീതികള്‍ പീഡകളില്ലാത്തൊരു വിജയി 
ഇങ്ങനെക്കഴിഞ്ഞിട്ടെന്തുകാര്യം 
മറ്റാരെയും പോല്‍ ഞാന്‍ 

വെറുമൊരു താത്വികന്‍ മാത്രം. 


എന്റെ വിദ്യയും അറിവും ഇത്രയ്ക്കേയുള്ളു 
തനിമ തരുമാനന്ദം നഷ്മോയിരിക്കുന്നു 
ഇപ്പോഴെല്ലാം ഒരു “സദാചാരനാടകം': 
ഭാഗ്യദേവത വിരിച്ചിട്ടിരിക്കുന്നു 
പാപിയുടെ മുന്നിലിതാ 

ഒരു ചുവപ്പുപരവതാനി. 

പിറകില്‍ മിന്നിത്തിളങ്ങുന്ന കര്‍ട്ടനില്‍ 5 
ഒരു മാന്ത്രികവിളക്കെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. 
മനുഷ്യരും ദൈവങ്ങളും ചെയ്തുകൂട്ടും മഹാ 
പാപത്തിന്‍ നിഴല്‍ചിത്രപരമ്പര. 2 


എന്തായാലും 
എന്‍ പ്രിയതായ്മൊഴിയേ 

ഞാനും നിന്‍സേവകനല്ലയോ 
ദൌര്‍ഭാഗ്യകാലങ്ങളില്‍ നമുക്ക്‌ വേണ്ടത്‌ 
അടുക്കും ചിട്ടയും ചന്തവുമല്ലേ 
അതിനാല്‍ കഴിയുംവിധമൊരുക്കുന്നേന്‍ 
വീണ്ടും 

വിശുദ്ധപ്രകാശം വഴിയുമെന്‍ 
വര്‍ണ്ണച്ചെപ്പുകള്‍ നിന്റെ മുന്‍പില്‍. അ 


ആഗസ്ററ്‌ 2004 » 13 


മാര്‍മ്മതളില്‍ ജ്വിക്മന്ന 
രാജൃഭ്ൂക്ഛന്മാര്‍ 


കഴിഞ്ഞ തിങ്കളാഴ്ച (ആഗസ്റ്റ്‌ 16) തൊണ്ണൂറ്റിമൂന്നാമത്തെ വയസ്സില്‍ അന്തരിച്ച 
പ്രശസ്ത കവി സെസ്‌ലോ മിലോസ്‌ 
നോബേല്‍ സമ്മാനം സ്വീകരിച്ചുകൊണ്ടു നടത്തിയ പ്രഭാഷണം 


ഇവിടുത്തെ എന്റെ സാന്നിദ്ധ്യം ദൈവദ 
ത്തവും മനോഹരമായ രീതിയില്‍ സങ്കീര്‍ണ്ണ 
വുമായ ജീവിതത്തിന്റെ അപ്രവചനീയതയെ 
പുകഴ്ത്തുന്ന എല്ലാവര്‍ക്കും വേണ്ടിയുള്ള ഒരു 
വാദഗതിയാണ്‌. എന്റെ സ്കൂള്‍ പഠനകാലത്ത്‌ 
പോളണ്ടില്‍ പ്രസിദ്ധീകൃതമായ “ദി ലൈബ്ര 
റി ഓഫ്‌ ദി നൊബേല്‍ ലോറിയെറ്റ്സ്‌' എന്ന 
ഗ്രന്ഥപരമ്പരയിലെ വാല്യങ്ങള്‍ ഞാന്‍ വായി 
ക്കാറുണ്ടായിരുന്നു. ആ അക്ഷരങ്ങളുടെ ആ 
കൃതിയും നിറവും പോലും ഞാന്‍ നന്നായി 
ഓര്‍മ്മിക്കുന്നു. നൊബേല്‍ സമ്മാന ജേതാക്ക 
ളെന്നാല്‍ ഗദ്യത്തില്‍ ഘനപ്പെട്ട രചനകള്‍ ന 
ടത്തുന്നവരാണെന്നായിരുന്നു എന്റെ 
പണ്ടത്തെ ധാരണ. നൊബേല്‍ സമ്മാന ജേ 
താക്കളില്‍ കവികളുമുണ്ടെന്നറിഞ്ഞു കഴിഞ്ഞി 
ട്ടും എന്റെ മുന്‍ധാരണയില്‍ നിന്നു പൂര്‍ണ്ണമാ 
യും മോചിതനാകാന്‍ എനിക്കു നീണ്ട സമയം 
വേണ്ടിവന്നു. 1930-ല്‍ ഞങ്ങളുടെ സര്‍വക 
ലാശാല പ്രസിദ്ധീകരണമായ അല്‍മാമേറ്റര്‍ 
വില്‍നെന്‍സിസില്‍ എന്റെ ആദ്യകവിതകള്‍ 
പ്രസിദ്ധീകരിക്കുമ്പോള്‍ ഞാനൊരു എഴുത്തു 


കാരനാകണമെന്ന്‌ ആഗ്രഹിച്ചിരുന്നേയില്ല. വ 


ഉരെക്കാലത്തിനുശേഷം അമേരിക്കയിലും 
ഫ്രാന്‍സിലുമൊക്കെ താമസിച്ച്‌ ഏകാന്തതയെ 
സ്വയം വരിച്ച്‌ പോളിഷ്‌ ഭാഷയില്‍ കവിതകള്‍ 
എഴുതുന്ന തൊഴിലില്‍ വ്യാപരിച്ചിരുന്നപ്പോ 
ഴും കവിയെക്കുറിച്ചുള്ള ഒരു ആദര്‍ശസങ്കല്പം 
പുലര്‍ത്താന്‍ ഞാന്‍ ശ്രമിച്ചിരുന്നു. ഒരു കവി 
ക്ക്‌ പ്രശസ്തനാകണമെന്നാഗ്രഹമുണ്ടെങ്കില്‍ 
ജനിച്ചു വളര്‍ന്ന ഗ്രാമത്തിലോ പട്ടണത്തിലോ 
പ്രശസ്തി നേടാനായിരിക്കും അയാള്‍ ആഗ്രഹി 
ക്കുക എന്നാണ്‌ എനിക്കു തോന്നുന്നത്‌. 
എന്റെ കുട്ടിക്കാലത്ത്‌ ഞാന്‍ വായിച്ച നൊ 
ബേല്‍ ജേതാക്കളിലൊരാള്‍ എന്റെ കാവ്യസ 
കകല്പത്തെ വലിയൊരളവില്‍ സ്വാധീനിച്ചെന്നു 
ഞാന്‍ വിശ്വസിക്കുന്നു. അത്‌ സെല്‍മാ ലാ 
ജെര്‍ലോഫാണ്‌. ഞാന്‍ വളരെയധികം ഇഷ്ട 
പ്പെട്ട അവരുടെ പുസ്തകമാണ്‌ “വണ്ടര്‍ഫുള്‍ 


പഭാഷണം 


സെസ്്‌ലോ മിലോസ്‌ 


അഡ്വഞ്ചേഴ്‌സ്‌ ഓഫ്‌ നില്‍സ്‌. അതിലെ നാ 
യകന്‍ രണ്ട്‌ റോളുകളിലാണ്‌ പ്രതിഷ്ഠിക്കപ്പെ 
ട്ടിരിക്കുന്നത്‌. അയാള്‍ പറന്നു നടന്ന്‌ ഭൂമിയെ 
മുകളില്‍ നിന്ന്‌ നോക്കിക്കാണുന്നു, അതേ 
സമയം അത്‌ വളരെ വിശദമായ കാഴ്ചയുമാ 
ണ്‌. ഈ ഇരട്ടക്കാഴ്ച ഒരു പക്ഷേ കവിജീവി 
തത്തിന്റെ ഒരു രൂപകവുമാകാം. യൂറോപ്പിലാ 
കമാനം കാസിമിറെ എന്ന തുലികാനാമത്തി 
ലറിയപ്പെടുന്ന പതിനേഴാം നൂറ്റാണ്ടിലെ മാ 
കിയേജ്‌ സാര്‍ബിയേവ്സ്‌കിയുടെ ഒരു ലാറ്റിന്‍ 
അര്‍ച്ചനാലാപകാവ്യത്തിലും (ഓഡ്‌) ഞാന്‍ 
മേല്‍പറഞ്ഞതിനോടു സമാനമായ ഒരു രൂ 
പകം കണ്ടിട്ടുണ്ട്‌. എന്റെ സര്‍വകലാശാല 
യില്‍ അദ്ദേഹം കാവ്യശാസ്്രം പഠിപ്പിച്ചിരുന്നു. 
ആ അര്‍ച്ചനാലാപകാവ്യത്തില്‍ തന്റെ കവി 
സുഹൃത്തുക്കളെ കാണുന്നതിനായി പറക്കും 
കുതിരപ്പുറത്തു കയറി വില്‍നോയില്‍ നിന്നും 
ആന്‍വേര്‍പ്പി ലേക്കു നടത്തുന്ന യാത്ര 
അദ്ദേഹം വിവരിക്കുന്നു. നില്‍സ്‌ ഹോള്‍ഗേര്‍ 
സണെപ്പോലെ അദ്ദേഹവും നദികളും തടാക 
ങ്ങളും കാടുകളും തനിക്കു കീഴില്‍ കാണുന്നു. 
ആ കാഴ്ചയുടെ ഭൂപടം ദൂരെ നിന്നുള്ളതെ 
ങ്കിലും വ്യക്തതയും ഉറപ്പുമുള്ളതാണ്‌. കാ 
ഴ്ചകള്‍ കാണാനുള്ള കണ്ണിന്റെ ആര്‍ത്തി, 
കണ്ടതു വിവരിക്കുവാനുള്ള അദമ്യമായ അഭി 
ലാഷം എന്നിങ്ങനെയുള്ള രണ്ടു കവിധര്‍മ്മ 
ങ്ങളെ ഇത്‌ കാണിക്കുന്നു. കവിതയെ “കാണു 
കയും വിവരിക്കുകയും” ചെയ്യുന്ന ഒന്നായി 
ഗണിക്കുന്നവരെല്ലാം ഒരു പ്രത്യേക തരത്തി 


സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന 
ആധുനികതയുമായി തങ്ങള്‍ ഒരു കലഹത്തി 
ലാണേര്‍പ്പെടുന്നതെന്ന ബോധ്യമുള്ളവരായി 
രിക്കണം. റ 
തന്റെ മാതൃഭാഷയിലെഴുതിയ മൂന്‍ തലമു 
റകളെ എല്ലാ കവികളും ആശ്രയിക്കും. തനി 
ക്കു മുന്‍പു ജീവിച്ചിരുന്നവര്‍ വിപുലീകരിച്ചെ 
ടുത്ത രീതികളും രൂപങ്ങളും അയാള്‍ക്ക്‌ ആ 


മലയാളം ഓണ പ്പതിപ്പ്‌ 
ആഗസ്ററ്‌ 2004 ൦ 14 


. ലഭിക്കുന്നു. 
ലുള്ള കാവ്യഭാഷയെക്കുറിച്ചുള്ള അസംഖ്യം |. 


ഭൂമി നിലനില്‍ക്കുമ്പോള്‍ത്തന്നെ അതിന്റെ | 


നന്തരാവകാശമായി ലഭിക്കുന്നു. അതേ : 
സമയം തന്റെ അനുഭവങ്ങളെ ആവിഷ്കരി : 
ക്കാന്‍ ആ പഴയ രീതികള്‍ പര്യാപ്തമല്ലെന്ന്‌ ; 
അയാള്‍ക്ക്‌ തോന്നുകയും ചെയ്യും. സ്വയം രൂ . 
പപ്പെടുത്തുമ്പോള്‍ ആള്‍മാറാട്ടത്തിനും ഒളി - 


ച്ചു കളിക്കുമെതിരെ താക്കീതു ചെയ്യുന്ന ഒരു 1 


ആന്തരികസ്വരം അയാള്‍ കേള്‍ക്കുന്നു. സ്വയം 
നിഷേധിക്കുമ്പോള്‍ത്തന്നെ അയാള്‍ക്ക്‌ 3 
സമകാലികരെയും സമകാലിക അവാങ്ഗാദ്‌ ; 
പ്രസ്ഥാനങ്ങളെയും ആശ്രയിക്കേണ്ടിവരുന്നു. | 
തന്റെ കവിതകളുടെ ആദ്യസമാഹാരം പുറത്തി ; 
റക്കുമ്പോള്‍ കവി താനൊരു കുടുക്കിലകപ്പെ ' 
ട്ടെന്നു തിരിച്ചറിയുന്നു. തന്നെ സംബന്ധിച്ചിട 
ത്തോളം വളരെ വ്യക്തിപരമായ പ്രാധാന്യവും 
പ്രത്യേകതയുമുള്ള ആ കൃതി അതിന്റെ മഷി 
കഷ്ടിച്ചുണങ്ങുമ്പോഴേക്ക്‌ തന്നെ മറ്റൊരെഴു . 


ത്തുകാരന്റെ ശൈലിയില്‍ രചിക്കപ്പെട്ടതാ 4 
ണെന്ന്‌ തിരിച്ചറിയപ്പെടുന്നു. ഇതില്‍ നിന്നു ; 


ണ്ടാകുന്ന ഇരുണ്ട മനഃസാക്ഷിക്കുത്തിനെ അ 
തിജീവിക്കാനുള്ള ഏകവഴി അന്വേഷണം തു : 
ടരുകയും പുതിയൊരു കൃതി പുറത്തിറക്കുക . 
യുമാണ്‌. പക്ഷേ വീണ്ടും എല്ലാം പഴയപടി ; 


ആവര്‍ത്തിക്കുന്നു. അങ്ങനെ ഈ വേട്ടയാട ! 
ലിന്‌ ഒരു അന്ത്യമുണ്ടാവില്ല. താന്‍ ചെയ്തകാ ; 


ര്യങ്ങളില്‍ നിന്നുള്ള മോചനത്തിനു വേണ്ടി 
പാമ്പ്‌ പടം പൊഴിക്കുന്നതു പോലെ പുസ്ത 


കങ്ങള്‍ പ്രസിദ്ധീകരിച്ചുള്ള മുന്നോട്ടു പോ , 


ക്കില്‍ അയാള്‍ക്ക്‌ നൊബേല്‍ പുരസ്‌കാരം 


ഒരുവനെ പൂര്‍ണ്ണതയുടെ അനുഭവത്തിലെ 
തിച്ച്‌ സ്വസ്ഥമായിരുത്താനനുവദിക്കാത്ത ദൂര്‍ . 
ഗ്രഹമായ ഈ ചോദന എന്തായിരിക്കും? അത്‌ . 
യാഥാര്‍ത്ഥ്യത്തെ കണ്ടെത്താനുള്ള അന്വേ -, 
ഷണ ത്വരയാണെന്നു ഞാന്‍ കരുതുന്നു. വാ 
ത്തയുടെ പുറത്തിരുന്നു നില്‍സും പറക്കും കു 
തിരയുടെ പുറത്തിരുന്ന്‌ ലാറ്റിന്‍ അര്‍ച്ചനാലാ | 
പകാവ്യകര്‍ത്താവും കണ്ടത്‌ ഭൂമിയാണ്‌. ആ . 


' ക്കമില്ല. “രണ്ടാമത്തെ യൂറോപ്പിലെ' നിവാ 


ത്തായ 


സമ്പന്നതകള്‍ ഒരു വിവരണത്താലും പൂര്‍ണ്ണ 
മാക്കപ്പെടുന്നില്ല. അത്തരമൊരു പ്രസ്താവന 
നടത്തുമ്പോള്‍ നമ്മള്‍ സ്ഥിരം കേള്‍ക്കുന്ന 
“എന്താണ്‌ യാഥാര്‍ത്ഥ്യം?” എന്ന ചോദ്യത്തെ 
മുന്‍കൂറായി തള്ളിക്കളയുന്നു എന്നാണ്‌ അര്‍ 
ത്ഥം. കാരണം പൊന്തിയോസ്‌ പീലാത്തോസ്‌ 
പണ്ടു ചോദിച്ച “എന്താണ്‌ സത്യം?” എന്ന 
ചോദ്യം പോലെ തന്നെയാണ്‌ ആ ചോദ്യവും. 
നമ്മള്‍ നിത്യജീവിതത്തില്‍ സ്ഥിരം പരാമർശി 
ക്കുന്ന വൈരുദ്ധ്യങ്ങളുടെ ജോഡികളില്‍ ജീ 
വിതത്തിനും മരണത്തിനും വലിയ പ്രാധാന്യ 
മാണുള്ളത്‌. ഒട്ടും കുറയാത്ത പ്രാധാന്യമാണ്‌ 
സത്യം/ അസത്യം, യാഥാര്‍ത്ഥ്യം/ ഭ്രമാത്മകത 
എന്നീ വിരുദ്ധദന്ദങ്ങള്‍ക്കുമുള്ളത്‌. 


സിമോണ്‍ വെയ്ലിന്റെ എഴുത്തിനോട്‌ 
ഞാന്‍ വളരെയധികം കടപ്പെട്ടിട്ടുള്ളവനാണ്‌. 
അദ്ദേഹം പറയുന്നത്‌ “അകലം സനന്ദര്യത്തി 
ന്റെ ആത്മാവാണെന്നാണ്‌.' എന്നാല്‍ ചി 
ലപ്പോള്‍ അകലം പുലര്‍ത്തുകയെന്നത്‌ 
അസാധ്യമായ കാര്യമാണ്‌. എന്റെ കവിത 
കളിലൊന്നിന്റെ തലക്കെട്ടു പറയും പോ 
ലെ ഞാനൊരു യൂറോപ്പിലെ കുട്ടിയാണ്‌. 
പക്ഷേ അത്‌ കയ്പുള്ളതും പരിഹാസാ 
ത്മകവുമായ ഒരു സമ്മതിക്കലാണ്‌. 'രണ്ടു 
യൂറോപ്പുകള്‍' ഉണ്ടെന്ന കാര്യത്തില്‍ തര്‍ 


സികളായ നാം ഇരുപതാം നൂറ്റാണ്ടിന്റെ 
ഇരുട്ടു നിറഞ്ഞ ഹൃദയത്തില്‍ വസിക്കാന്‍ 
വിധിക്കപ്പെട്ടവരാണ്‌. എനിക്ക്‌ കവിതയെ 
പ്പറ്റി എങ്ങനെയാണ്‌ പൊതുവായി സംസാ 
രിക്കേണ്ടതെന്നറിയില്ല. സമയത്തിന്റെയും 
സ്ഥലത്തിന്റെയും പ്രത്യേക പരിതസ്ഥിതി 
കളുമായി കവിത എങ്ങനെ ഇടപെടുന്നു 
എന്നു ഞാന്‍ പറയാം. ഇന്നത്തെ കാഴ്ച 
പ്പാടില്‍ നിന്നുകൊണ്ട്‌ എല്ലാ ദുരന്തങ്ങളെ 
യും അതിജീവിച്ച വ്യത്യസ്തമായ സംഭവങ്ങ 
ളുടെ രൂപരേഖ തിരിച്ചറിയാന്‍ നമുക്കാവും. 
പക്ഷേ എന്റെയും എന്റെ സമകാലികരു 
ടെയും പരമ്പരാഗതമോ പുരോഗമനാത്മ 
കമോ ആയ കവിതകള്‍ അന്നത്തെ മഹാ 
വിപത്തുകളെ കൈകാര്യം ചെയ്യാന്‍ തയ്യാ 
റായിരുന്നില്ല. ഞങ്ങള്‍ അന്ധന്മാരെപ്പോലെ 
ഞങ്ങളുടെ പാതകളില്‍ തപ്പിത്തടയുകയും 
ഞങ്ങളുടെ മനസ്സിനെ ഭ്രമിപ്പിക്കുന്ന കാലത്തി 
ന്റെ എല്ലാ പ്രലോഭനങ്ങള്‍ക്കും നേരെ തുറ 
ന്നിരിക്കുകയും ചെയ്തു. 

കുറച്ചു നൂറ്റാണ്ടുകള്‍ക്കു മുന്‍പ്‌ യൂറോ - 
ഏഷ്ടാറ്റിക, ഭൂഖണ്ഡത്തിലെ ഒരു ചെറിയ പടി 
ഞ്ഞാറന്‍ ഉപഭൂഖണ്ഡത്തില്‍ ആരംഭിക്കുക 
യും ഒരു മനുഷ്യന്റെ ജീവിതകാലത്തിനകം 
ലോകം മുഴുവന്‍ വ്യാപിക്കുകയും ചെയ്ത ശാ 


' സ്ത്രസാങ്കേതികാഭിമുഖ്യത്തിന്റെ വമ്പിച്ച ഉയര്‍ 


ച്ച്യുടെ കാലഘട്ടത്തില്‍ യാഥാര്‍ത്ഥ്യത്തെയും 
ഭൂമാത്മകതയെയും തമ്മില്‍ തിരിച്ചറിയുന്നത്‌ 
വളരെ പ്രയാസമുള്ള കാര്യമാണ്‌. മനുഷ്യനു 
മേലുള്ള ആധിപത്യം തുടങ്ങിയ ദുഷിച്ച ആശ 
യങ്ങള്‍ പ്രചരിച്ചിരുന്ന യൂറോപ്പിന്റെ ഭാഗങ്ങ 
ളില്‍ വൈവിധ്യമാര്‍ന്ന ബൌദ്ധികപ്രലോദന 
ങ്ങളെ എതിര്‍ക്കുന്നത്‌ അസാധ്യമായിരുന്നു. 
പ്രകൃതിക്കു മേലുള്ള ആധിപത്യത്തെ സംബ 
സന്ധിക്കുന്ന ആശയങ്ങളുമായി രക്തബന്ധ 
മുള്ള മേല്‍ ചിന്താഗതികള്‍ ദശലക്ഷക്കണക്കി 
നു മനുഷ്യരെ ശാരീരികമായും ആത്മീയമായും 
തകര്‍ത്ത യുദ്ധങ്ങളുടെയും വിപ്പവങ്ങളുടെയും 
രോഗമൂര്‍ച്ഛയ്ക്കു വഴിയൊരുക്കി. പക്ഷേ, 
ഏറ്റവും പ്രകടമായ രൂപത്തില്‍ ഞങ്ങള്‍ക്ക്‌ 
അനുഭവവേദ്യമായ അത്തരം ചിന്താഗതികളു 
ടെ സ്വാംശീകരണമല്ല ഞങ്ങളുടെ ഏറ്റവും വി 
ലപിടിച്ച ആര്‍ജജ്ിതസ്വത്ത്‌. മറിച്ച്‌ ഇനങ്ങളെ 
ആന്തരിക ശൈഥില്യത്തില്‍ നിന്നും ഭീകരാവ 


സെസ്‌ലോ മിലോസ്‌ 


 സ്ഥകളില്‍ നിന്നും സംരക്ഷിക്കുന്ന ചില കാ 


ര്യങ്ങളോടുള്ള ബഹുമാനവും നന്ദിയുമാണ്‌. 
അക്കാരണം ഒന്നുകൊണ്ടുമാത്രം ചില സ്ഥാ 
പനങ്ങള്‍ ദുഷ്ടശക്തികളുടെ കോപത്തിനി 
രയാകാറുണ്ട്‌. പ്രത്യേകിച്ച്‌ മനുഷ്യര്‍ തമ്മില്‍ 
ജൈൈവപരമായിത്തന്നെ നിലനില്‍ക്കുന്നതും 
കുടുംബം, മതം, അയല്‍പക്കം, പൊതുപാര 
മ്പര്യം മുതലായവയാല്‍ പരിപാലിക്കപ്പെടുന്ന 
തുമായ ബന്ധങ്ങള്‍. മറ്റു വാക്കുകളില്‍ പറ 
ഞ്ഞാല്‍ പ്രാദേശികമായ കെട്ടുപാടുകളും വി 
ശ്വസ്ത്തകളും മൂലം പരിഹാസ്യമെന്നു പലപ്പോ 


മലയാളം ഓണപ്പതി പ്പ്‌ 


ഴും മുദ്കുത്തപ്പെടുന്ന യുക്തൃതീതവും ക്രമ 
രഹിതവുമായ മാനവികത. പല രാജ്യങ്ങളി 
ലും ഇനങ്ങള്‍ തമ്മില്‍ നിലനിന്നിരുന്ന പര 
മ്പരാഗതമായ ബന്ധങ്ങളിലും കെട്ടുപാടുകളി 
ലും പതിയെപ്പതിയെയുള്ള അയവ്‌ സംഭവി 
ച്ചുകൊണ്ടിരിക്കുകയാണ്‌. പക്ഷേ ചില പ്രദേ 
ശങ്ങളില്‍ അത്യാപത്തിന്റെ ഘട്ടങ്ങളില്‍ 
അത്തരം ബന്ധങ്ങളുടെ സംരക്ഷണാത്മകവും 
ജീവദായകവുമായ മൂല്യം സ്വയം വെളിവാക്ക 
പ്പെടുന്നു. എന്റെ ഇന്മദേശത്തിന്റെ അവസ്ഥ 
അത്തരത്തിലൊന്നാണ്‌. എനിക്കും എന്റെ സു 
ഹൃത്തുക്കള്‍ക്കും ഞങ്ങളുടെ ഭാഗത്തെ യൂറോ 
പ്പില്‍ നിന്ന്‌ ലഭിച്ച മെച്ചങ്ങളുടെ കാര്യം പരാ 
മര്‍ശിക്കാനും ആശംസകളുടെ വാക്കുകള്‍ പറ 
യാനും ഏറ്റവും യോജിച്ച സ്ഥലമാണിതെന്ന്‌ 
ഞാന്‍ കരുതുന്നു. വിവിധഭാഷകളും മതങ്ങ 
ളും നൂറ്റാണ്ടുകളായി സഹവസിക്കുന്നൊരു രാ 
ജ്യത്ത്‌ ജനിക്കുന്നത്‌ വളരെ നല്ലൊരു കാര്യ 
മാണ്‌. മിത്തുകളുടെയും കവിതകളുടെയും 
രാജ്യമെന്നു വിശേഷിപ്പിക്കാവുന്ന ലിത്വാ 
നിയയാണെന്റെ മനസ്സില്‍. പല കുടുംബ 
ങ്ങളും ഫിന്‍ലന്‍ഡില്‍ സ്വീഡിഷ്ഭാഷ സം 
സാരിക്കുന്നതു പോലെയും അയര്‍ല 
ണ്ടില്‍ ഇംഗ്ലീഷ്‌ സംസാരിക്കുന്നതുപോലെ 
യും എന്റെ കുടുംബം 16ം നൂറ്റാണ്ടു 
മുതല്‍ പോളിഷ്‌ ഭാഷ സംസാരിച്ചു വന്നു. 
അതുകൊണ്ട്‌ ഞാനൊരു ലിത്വാനിയന്‍ 
കവിയല്ല, മറിച്ചൊരു പോളിഷ്‌ കവിയാ 
ണ്‌. പക്ഷേ ലിത്വാനിയയുടെ ഭൂപ്രകൃതി 
യും ആത്മാവും എന്നെ ഒരിക്കലും 
തടഞ്ഞു നിര്‍ത്തിയില്ല. ചെറുപ്പത്തില്‍ 
ലത്തീന്‍ പ്രാര്‍ത്ഥനാക്രമത്തിലെ വാക്കു 
കള്‍ കേള്‍ക്കുകയും ഹൈസ്‌കൂളില്‍ ഓ 
വിഡിനെ തര്‍ഇ്ജുമ ചെയ്യുകയും റോമന്‍ 
കത്തോലിക്കാ പ്രമാണങ്ങളിലും മാപ്പപേ 
ക്ഷകളിലും പരിശീലനം ലഭിക്കുകയും ചെ 
യ്യുന്നത്‌ നല്ലതാണ്‌. വിധിവശാല്‍ ഒരുവന്‌ 
സ്‌കൂള്‍പഠനവും സര്‍വകലാശാലാപഠന 
വും വില്‍നോ പോലൊരു നഗരത്തില്‍ നി 
ന്നു ലഭിച്ചാല്‍ അതൊരു അനുഗ്രഹമാണ്‌. 
അലങ്കാരമേദുരമായ ശില്പകല നിറഞ്ഞ, 
ഓരോ കല്ലിലും ചരിത്രം ഉറങ്ങിക്കിടക്കു 
ന്ന, നാല്പതു റോമന്‍ കത്തോലിക്കാ ദേവാ 
ലയങ്ങളും അസംഖ്യം സിനഗോഗുകളുമുള്ള ഭര 
മാത്മകമായ ഒരു നഗര്മാണ്‌ വില്‍നോ. അക്കാ 
ലത്ത്‌ ജൂതര്‍ ആ നഗരത്തെ വടക്കുദേശത്തെ 
ജറുസലേമെന്നാണ്‌ വിളിച്ചിരുന്നത്‌. ഞങ്ങളു 
ടെ പ്രാചീന സര്‍വകലാശാലകളുടെ തടിയന്‍ 
ചുവരുകളില്‍നിന്നും, കാണാതെ പഠിച്ച റോ 
മന്‍ നിയമങ്ങളുടെ സൂത്രവാക്യങ്ങളില്‍ നിന്നും, 
ദാക്ഷീണ്യമുള്ള അരാജകത്വം എല്ലാ കലശ 
ലായ ശണ്ഠകളെയും ഇല്ലാതാക്കുന്ന നര്‍മ്മം 
നിറഞ്ഞ അന്തരീക്ഷം ഏതെങ്കിലും കേന്ദ്രീ 


ആഗസ്ററ്‌ 2004൦ 15 


. 


കൃത പരമാധികാരത്തിലുള്ള അവിശ്വാസം. 
ജൈവമായ സാമൂഹ്യബോധം എന്നീ പ്രത്യേ 
കതകളാല്‍ അമേരിക്കന്‍ ചെറുപ്പക്കാരെ 
അദ്ഭൂതപ്പെടുത്തുന്ന പഴയ പോളണ്ടിന്റെ 
ചരിത്രത്തില്‍ നിന്നും സാഹിതൃത്തില്‍ നിന്നു 
മൊക്കെ ഞാനെത്രമാത്രം സ്വാംശീകരിച്ചിട്ടു 
ണ്ടെന്ന്‌ അമേരിക്കയില്‍ പഠിപ്പിക്കുന്ന കാല 
ത്താണ്‌ എനിക്ക്‌ പൂര്‍ണ്ണമായി മനസ്സിലാകു 
ന്നത്‌. ഇരുപതാം നൂറ്റാണ്ടിനാല്‍ ഉത്പാദിപ്പ 
ക്കപ്പെടുകയും വര്‍ഗ്ഗനശീകരണത്തിന്റെ പാ 
പത്താല്‍ മലിനമാക്കപ്പെട്ട ഭൂമിയില്‍ ജീവിച്ചി 
രുന്ന കവികളാല്‍ കണ്ടെത്തപ്പെടുകയും ചെയ്ത 
കലാപങ്ങളുടെ ഉള്ളിലെ വൈരുദ്ധ്യം വളരെ 
വലുതായിരുന്നു. ഒരു സാക്ഷ്യവും സ്മരണയു 
മായി അവശേഷിക്കുന്ന കവിതകളെഴുതിയ 
അത്തരം കവികളുടെ ചിന്തകള്‍ എന്തായിരി 
ക്കും? ആ കവികള്‍ ഇനിച്ചത്‌ വേദനാജനക 
മായ ഒരു വൈരുദ്ധ്യത്തില്‍ നിന്നാണെന്നും 
അവ എഴുതാതിരിക്കുന്നതിലൂടെ തനിക്ക്‌ ആ 
പ്രശനങ്ങള്‍ ഒരു പക്ഷേ. പരിഹരിക്കാനാ 
യേനെ എന്നും അയാള്‍ക്ക്‌ തോന്നിയേക്കാം. 


111 

തങ്ങളുടെ ഇന്മസ്ഥലങ്ങള്‍ ഓര്‍മ്മകളിലൂ 
ടെ മാത്രം സന്ദര്‍ശിക്കുന്ന രാജ്യഭ്രഷ്ടരായ 
എല്ലാ കവികളുടെയും പേടൺവിശുദ്ധനായി 
രിക്കണം ദാന്തെ. അദ്ദേഹത്തിനു ഫ്ളോറന്‍ 
സ്‌ നഗരം വിട്ടു ജീവിക്കേണ്ടിവന്നു. ഫ്ളോ 
റന്‍സുകളുടെ എണ്ണം എത്രമാത്രം വര്‍ദ്ധിച്ചി 
രിക്കുന്നു. അധികാരമാളുന്നവര്‍ക്ക്‌ ഭാഷയെ 
സെന്‍സര്‍ഷിപ്പ്‌ വിലക്കുകളിലൂടെ മാത്രമല്ല 
വാക്കുകളുടെ അര്‍ത്ഥം മാറ്റി മറിക്കുന്നതിലൂ 
ടെയും നിയന്ത്രിക്കാനാകുമെന്ന താരതമ്യേന 
പുതിയതായ കണ്ടുപിടുത്തം കവികളുടെ നാ 
ടുകടത്തലിനെ ഇന്നൊരു തീരെ ലളിതമായ 
ചടങ്ങാക്കി മാറ്റിയിരിക്കുന്നു. തടവിലാക്കപ്പെട്ട 
ഒരു വര്‍ഗ്ഗത്തിന്റെ ഭാഷ നെടുനാള്‍ നീളുന്ന 
ചില ശീലങ്ങള്‍ ആര്‍ജ്ജ്ിക്കുന്നു. സ്വയം പു 
ലരുന്ന ഭാഷണങ്ങളെ സംബന്ധിക്കുന്ന സാ 
ഹിത്യസിദ്ധാന്തങ്ങളുമായി ടോട്ടാലിറ്റേറിയന്‍ 
സ്‌റ്റേറ്റിന്റെ വളര്‍ച്ചയ്ക്ക്‌ ഒളിഞ്ഞുകിടക്കുന്ന 
ഒരു ബന്ധമുണ്ടെന്നു തോന്നുന്നു. പരിക്ഷണാ 
ത്മകമായ പദ്യവും ഗദ്യവും നിര്‍മ്മിക്കുന്ന പ്ര 
വര്‍ത്തനത്തെ സ്റ്റേറ്റിനു സഹിക്കാനാവാത്ത 
തിന്‌ യാതൊരു യുക്തിയും പറയാനില്ല. യാ 
ഥാര്‍ത്ഥ്യത്തെ കണ്ടെത്താനുള്ള ശ്രമത്തില്‍ 
കടം വാങ്ങിയ ശൈലികളില്‍ നിന്നു മുക്ത 
നാകാന്‍ ഒരു കവി നിരന്തരം കഷ്ടപ്പെടുന്നു 
വെന്നു സങ്കല്പിച്ചാല്‍ പിന്നെ അയാള്‍ അപ 
കടകാരിയെന്നു കരുതാനാകുമോ. ആള്‍ക്കാര്‍ 
നിഗൂഡമായൊരു മയനത്താല്‍ മുദ്രിതരായിരി 
ക്കുന്നൊരു മുറിയില്‍ സത്യാത്മകമായ ഒരു 
വാക്ക്‌ ഒരു വെടിയുണ്ടയെക്കാള്‍ ശക്തമായി 


രിക്കും. ആ വാക്ക്‌ ഉച്ചരിക്കുവാനുള്ള അടക്കാ 
നാവാത്തൊരു ത്വര ഒരുവനെ മറ്റൊന്നും ചി 
ന്തിക്കാന്‍ പറ്റാത്തവനാക്കി മാറ്റുന്നു. അതു 
കൊണ്ടാണ്‌ ഒരു കവിക്ക്‌ ആന്തരികമായോ 
ബാഹ്യമായോ ഉള്ള നാടുകടത്തല്‍ തിരഞ്ഞെ 
ടുക്കേണ്ടിവരുന്നത്‌. യാഥാര്‍ത്ഥൃത്തോടുള്ള സ 
മീപനം മാത്രമായിരിക്കണമെന്നില്ല അയാളെ 
പ്രചോദിപ്പിക്കുന്നത്‌. മറ്റു രാജ്യങ്ങളിലോ മറ്റു 
കരകളിലോ വച്ച്‌ കുറച്ചു സമയത്തേക്കെങ്കി 
ലും സ്വയം വീണ്ടെടുക്കാനും ഉണ്‍മയെക്കുറി 
ച്ചി പര്യാലോചിക്കുകയെന്ന തന്റെ യഥാര്‍ത്ഥ 
കർത്തവ്യത്തിൽ മുഴുകാനും അയാള്‍ ആഗ്ര 
ഹിക്കുന്നുണ്ടാകാം. 

മാധ്യമങ്ങളുടെ വ്യാപനത്തോടെ ചെറുതാ 
യിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്രഹം ഓര്‍മ്മ 
കളെ റദ്ദാക്കുന്ന നിര്‍വചനങ്ങള്‍ക്കതീതമായ 
ഒരു പ്രക്രിയയ്ക്ക്‌ സാക്ഷ്യം വഹിക്കുന്നു. 
കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെ നിരക്ഷരരും മാന 
വരാശിയുടെ ഭൂരിഭാഗവും, തങ്ങളുടെ രാജ്യ 
ങ്ങളുടെയും സംസ്‌കാരങ്ങളുടെയും ചരിത്ര 
ത്തെക്കുറിച്ച്‌ വളരെ കുറച്ചുമാത്രമറിഞ്ഞു. എ 
ഴുതാനും വായിക്കാനും, സ്കൂളുകളിലും സര്‍ 
വകലാശാലകളിലും പഠിപ്പിക്കാനുമറിയാവുന്ന 
ആധുനിക നിരക്ഷരരെ സംബന്ധിച്ചിടത്തോ 
ഉം ചരിത്രം വമ്പന്‍ ആശയക്കുഴപ്പങ്ങളുടെ 
മങ്ങിയ മേഖലയാണ്‌. അവര്‍ക്ക്‌ മോളിയേ നെ 
പ്പോളിയന്റെയും വോള്‍ട്ടയര്‍ ലെനിന്റെയും 
സമകാലികരാകുന്നു. കഴിഞ്ഞ ദശകങ്ങളില്‍ 
നടന്ന ചില സംഭവങ്ങളെക്കുറിച്ചുള്ള അറിവും 
അറിവില്ലായ്മയും മനുഷ്യരാശിയുടെ ഭാവിയെ 
സംബന്ധിച്ചിടത്തോളം വിധായക്മാണ്‌. അത്തരം 
സംഭവങ്ങളെക്കുറിച്ചുള്ള അറിവ്‌ യുറോപ്യന്‍ 
നിഹിലിസത്തെക്കുറിച്ചുള്ള ഫ്രെഡറിക്‌ നീഷേ 
യുടെ പ്രവചനം അക്ഷരാര്‍ത്ഥത്തില്‍ പൂർത്തീ 
കരിക്കുന്ന രീതിയില്‍ മങ്ങി മങ്ങി വരികയാ 
ണ്‌. 1887-ല്‍ നീഷേ എഴുതി. “ഒരു നിഹിലി 
സ്റ്റീന്റെ കണ്ണ്‌ അവന്റെ ഓര്‍മ്മക്ളോട്‌ അവി 
ശ്വസ്തമായിരിക്കും. ആ കണ്ണ്‌ ഓര്‍മ്മയുടെ 
ഇലകള്‍ പൊഴിഞ്ഞു പോകാന്‍ അനുവദിക്കും.” 

ഭൂതകാലത്തെക്കുറിച്ചുള്ള നിറം പിടിച്ച 
കഥകളാല്‍ നാം വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. 
ആ കഥകള്‍ സാമാന്യബോധത്തിനും നന്മതി 
നുകളെക്കുറിച്ചുള്ള പ്രാഥമിക സങ്കല്പത്തിനും 
വിരുദ്ധമാണ്‌. ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റ്‌ (വം 
ശനശീകരണം) നടന്നിട്ടില്ലെന്നും അതൊരു 
ജൂത പ്രചാരണം മാത്രമാണെന്നും പ്രസ്ലാവി 
ക്കുന്ന, വിവിധ ഭാഷകളിലായി പുറത്തിറ 
ങ്ങിയ പുസ്തകങ്ങളുടെ എണ്ണം നൂറിലേറെയാ 
യെന്ന്‌ ദി ലോസ്‌ ആഞ്ചലസ്‌ ടൈംസ്‌ അടു 
ത്തിടെ പ്രസ്താവിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ഭ്ര 
ന്തന്‍ പ്രസ്താവങ്ങള്‍ സാധ്യമാകുന്നെങ്കില്‍ മ 
നസ്സീന്‌ ഓര്‍മ്മകളെല്ലാം ഒഴിഞ്ഞുപോയ ഒരു 
സ്ഥിരാവസ്ഥയും സാധ്യമായിക്കൂടെന്നില്ലല്ലോ. 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്റ്റ്‌ 2004 14 


ഓര്‍മ്മകള്‍ കൊഴിഞ്ഞുപോകുന്ന അത്തരമൊ 
രവസ്ഥയല്ലേ സത്യത്തില്‍ ജനിതക എഞ്ചിനീ 
യറിംഗിനെക്കാളും പരിസ്ഥിതി മലിനീകരണ 
ത്തിനെക്കാളും വിപത്കരം? 

മറ്റേ യൂറോപ്പിലെ” കവിയെ സംബന്ധി 
ച്ചിടത്തോളം ഹോളോകോസ്റ്റ്‌ എന്ന വാക്കു 
മായി ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും യാഥാര്‍ 
ത്ഥ്യമാണ്‌. ആ ഓര്‍മ്മകളില്‍ നിന്ന്‌ എളുപ്പം 
വിടുതല്‍ നേടാന്‍ അയാള്‍ക്കാവില്ല. ഇരകളാ 
യവരില്‍ പതിനായിരക്കണക്കിന്‌ പോളണ്ടു 
കാരും റഷ്യക്കാരും ഉക്രയിന്‍കാരും മറ്റു രാജ 
ക്കാരും ഇല്ലായിരുന്നെന്നു സൂചിപ്പിക്കുന്ന തര 
ത്തില്‍ ഹോളോകോസ്റ്റ്‌ എന്ന വാക്ക്‌ ജൂതച്ച 


- രിത്രവുമായി മാത്രം ബന്ധപ്പെടുത്തി അര്‍ത്ഥം 


മാറ്റി അവതരിപ്പിക്കാന്‍ ശ്രമിക്കുമ്പോള്‍ കവി 
അസ്വസ്ഥനും ആകാംക്ഷാഭരിതനുമാകുന്നു. 
കാരണം ഇത്‌ വരാനിരിക്കുന്ന ഒരു വിപത്തി 
ന്റെ സൂചനയായി അയാള്‍ തിരിച്ചറിയുന്നു. 


സമീപ ഭാവിയില്‍ത്തന്നെ ചരിത്രം ടെലിവിഷ - 


നില്‍ അവതരിപ്പിക്കപ്പെടുന്ന വസ്തുതകളായി 
ചുരുക്കപ്പെട്ടേക്കാം. സങ്കീര്‍ണ്ണമായ സത്യങ്ങള്‍ 
ഇല്ലായ്മ ചെയ്യപ്പെടുകയോ ആര്‍ക്കൈവുക 
ളില്‍ സംസ്കരിക്കപ്പെടുകയോ ചെയ്യാമെന്ന 
താണ്‌ കവി മുന്‍കുട്ടി കാണുന്ന ആ വിപത്ത്‌. 
അപ്പോള്‍ ഭൂമിക്കടിയിലുള്ള ഗര്‍ത്തങ്ങളില്‍ 
വസിക്കുന്ന നരഭോജികളായ രാത്രിയുടെ 
സന്തതികള്‍ക്ക്‌ മുന്‍പില്‍ എതിരിടാനാകാതെ 


“നില്‍ക്കുന്ന, ഓര്‍മ്മകളില്‍ നിന്നാട്ടിയോടിക്ക 


പ്പെട്ട ഭൂമിവാസികളുടെ ഗോത്രത്തെക്കുറിച്ച്‌ 
ടൈം മെഷീനിലൂടെ എച്ച്‌.ജി.വെല്‍സ്‌ നല്‍ 
കുന്ന കാഴ്ച കവിയുടെ മനസ്സിന്‌ കൂടുതല്‍ 
വിശ്വസനീയമായി തോന്നിത്തുടങ്ങും. 
സാങ്കേതിക മാറ്റങ്ങളുടെ ചലനങ്ങളാല്‍ 
നമ്മുടെ ഗ്രഹത്തിന്റെ ഏകീകരണം സാധ്യമാ 
ക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അന്താരാ 
ഷ്ട സമൂഹം എന്ന സങ്കല്പത്തിനു കൂടുതല്‍ 
പ്രാധാന്യം കൈവരുന്നുണ്ടെന്നും നാം മനസ്സി 


ലാക്കുന്നു. ലീഗ്‌ ഓഫ്നേഷന്‍സും യുണൈ 


റൂഡ്‌ നേഷന്‍സും സ്ഥാപിക്കപ്പെട്ട ദിവ 
സങ്ങള്‍ തീര്‍ച്ചയായും ഓര്‍മ്മിക്കപ്പെടേണ്ടവ 
യാണ്‌. നിര്‍ഭാഗ്യകരമെന്നു പറയട്ടെ ദുഃഖത്തി 
ന്റെ ദിവസമായി എല്ലാ വര്‍ഷവും ആചരിക്ക 
പ്പെടേണ്ടതും യുവതലമുറയ്ക്ക്‌ വലിയ പിടി 
പാടില്ലാത്തതുമായ ഒരു തീയതിയോട്‌ താര 
തമ്യപ്പെടുത്തുമ്പോള്‍ മേല്‍പറഞ്ഞ ദിവസ 
ങ്ങള്‍ക്ക്‌ അതിന്റെ പ്രസക്തി നഷ്ടപ്പെടുന്നു. 
1939- ആഗസ്ററ്‌ 23 ആണ്‌ ആ തീയതി. അന്ന്‌ 
രണ്ട്‌ സ്വേച്ഛാധിപതികള്‍ ഒരു കരാര്‍ നട 
ത്തി. അതിലെ രഹസ്യ ഉപാധികളാല്‍ അയല്‍ 
രാജ്യങ്ങളെ അവയുടെ തലസ്ഥാനങ്ങളും ഭര 
ണകുടങ്ങളും പാര്‍ലമെന്റുകളും സഹിതം 
അവര്‍ തമ്മില്‍ പങ്കിട്ടെടുത്തു. ആ സന്ധി 
അതിഭീകരമായ ഒരു യുദ്ധത്തെ അഴിച്ചുവിടുക. 


_ മാത്രമല്ല രാഷ്ട്രങ്ങളെ അപ്പോഴപ്പോഴുള്ള ഉട 


മസ്ഥരുടെ ഇച്ഛപോലെ വില്‍ക്കപ്പെടുകയും 
വാങ്ങപ്പെടുകയും ചെയ്യുന്ന കന്നുകാലികള്‍ 
ക്കു സമമായി കാണുന്ന കൊളോണിയല്‍ ത 
തത്വത്തെ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. രാ 
ഷ്ട്രങ്ങളുടെ അതിരുകളും സ്വയം നിര്‍ണയ 
ത്തിനുള്ള അവകാശവും പാസ്‌പോർട്ടുകളും 
നിലനില്‍ക്കാത്തവയായി മാറി. എങ്ങനെയാ 
ണ്‌ ആ കൊളോണിയല്‍ തത്ത്വം നാല്പതു 
വര്‍ഷങ്ങള്‍ക്കു മുന്‍പ്‌ സ്വേച്ഛാധിപതികള്‍ 
നടപ്പാക്കിയതെന്ന്‌ വിരലുകള്‍ ചുണ്ടില്‍ വച്ച്‌ 
പിറുപിറുക്കുന്ന സ്വരത്തില്‍ ഇന്നത്തെ ജനത 
അതിശയത്തോടെ സംസാരിക്കുന്നുണ്ടാകും. 
ഏറ്റുപറയപ്പെടാത്തതും പരസ്യമായി തള്ളി 
പ്പറയപ്പെടാത്തതുമായ എല്ലാ മനുഷ്യാവകാശ 
ലംഘനങ്ങളും രാഷ്ട്രങ്ങള്‍ തമ്മിലുള്ള സ 
ഹൃദത്തിന്റെ സാധ്യതകാളനശിപ്പിക്കുന്ന കൊ 
ടും വിഷമാണ്‌. പോളിഷ്‌ കവിതാസമാഹാ 
രങ്ങള്‍ എന്റെ മരിച്ചുപോയ സുഹൃത്തുക്ക 
ളായ ല്ലാദീസ്സാവ്‌ സെബിലയുടെയും ലെച്ച്‌ പി 
വോവാറിന്റെയും കവിതകള്‍ പ്രസിദ്ധീകരിച്ചി 
ട്ടുണ്ട്‌ അവയില്‍ അവരുടെ മരണവര്‍ഷം 1940 
എന്നു കൊടുത്തിരിക്കുന്നു. പോളണ്ടിലെ 
എല്ലാവര്‍ക്കും അറിയാവുന്ന കാര്യമാണെങ്കി 
ലും അവര്‍ എങ്ങനെ മരിച്ചുപോയി എന്നെഴു 
താനാകാത്തത്‌ അസംബന്ധമായ കാര്യമാണ്‌. 
ഹിറ്റ്ലറുടെ കൂട്ടാളികളാല്‍ നിരായുധീകരിക്ക 
പ്പെടുകയും തടവിലാക്കപ്പെടുകയും ഒരു 
വമ്പന്‍ ശവപ്പറമ്പില്‍ കൂട്ടമായി സംസ്കരിക്ക 
പ്പെടുകയും ചെയ്ത ആയിരക്കണക്കിന്‌ പോ 
ളിഷ്‌ ഓഫീസര്‍മാരുടെ വിധി അവരും പങ്കുവ 
ച്ചു. ഹിറ്റ്ലറുടെ കൂട്ടാളികളാല്‍ നശിപ്പിക്കപ്പെട്ട 
വാര്‍സോ നഗരത്തില്‍ 1944-ല്‍ രണ്ടു ലക്ഷം 
പേര്‍ കൊല്ലപ്പെട്ട കാര്യം ചരിത്രം പഠിക്കുന്ന പടി 
ഞ്ഞാറന്‍ യുവതലമുറ അറിയില്ലെന്നുവരുമോ? 
വംശഹത്യക്കാരായ ആ രണ്ട്‌ സ്വേച്ഛാ 
ധിപതികളുമിന്നില്ല. അറ്റ്ലാന്റിക്‌ ചാര്‍ട്ടറുണ്ടാ 
യിരുന്നിട്ടും യൂറോപ്പിന്റെ രണ്ടു മേഖലകളാ 
യുള്ള വിഭജനത്തിലൂടെ രാഷ്ട്രങ്ങള്‍ കച്ചവട 
വസ്തുക്കളോ കളിയിലെ കരുക്കളോ ചീട്ടുകളോ 
ആണെന്ന തത്ത്വം ഉറപ്പിക്കപ്പെട്ട. മൂന്ന്‌ ബാള്‍ 
്ടിക്‌ സ്റ്റേറ്റുകളുടെ യുണൈറ്റഡ്‌ നേഷന്‍സി 
ലെ അസാന്നിദ്ധ്യം രണ്ട്‌ സ്വേച്ഛാധിപതിക 
ളുടെ പൈതൃകത്തിന്റെ സ്ഥിരം ഓര്‍മ്മപ്പെടു 
ത്തലാണ്‌. യുദ്ധത്തിനു മുന്‍പ്‌ ആരാ 
ഷ്ട്രങ്ങള്‍ ലീഗ്‌ ഓഫ്‌ നേഷന്‍സിന്റേതായിരു 
ന്നു. പക്ഷേ 1939-ലെ ഉടമ്പടിയിലെ രഹസ്യ 
ഉപാധിയുടെ ഫലമായി അവ യൂറോപ്പിന്റെ 
ഭൂപടത്തില്‍ നിന്ന്‌ അപ്രത്യക്ഷമായി. 
ഓര്‍മ്മകളെ ഒരു മുറിവുപോലെ തുറന്നു 
വയ്ക്കുന്നതിനു നിങ്ങളെനിക്കു മാപ്പു നല്‍കു 
മെന്ന്‌ ഞാന്‍ പ്രതീക്ഷിക്കുന്നു. മഹത്വമര്‍ഹി 
ക്കുന്നതും എന്നാല്‍ പലപ്പോഴും തെറ്റായി ഉപ 


യോഗിക്കപ്പെടുന്നതുമായ “യാഥാര്‍ത്ഥ്യം എന്ന 
വാക്കിനെപ്പറ്റിയുള്ള എന്റെ ധ്യാനവുമായി ബ 
ന്ധമില്ലാത്തതല്ല ഈ വിഷയം. ജനങ്ങളുടെ 
പരാതികള്‍, തുസിഡൈഡ്‌സ്‌ പരാമര്‍ശിക്കു 
ന്നതിനേക്കാള്‍ വഞ്ചനാപരമായ സന്ധികള്‍, 
ഒരു മേപ്പിള്‍ ഇലയുടെ ആകൃതി, കടലിനു മു 
കളിലുള്ള സുര്യോദയങ്ങള്‍, അസ്തമനങ്ങള്‍, 
നമ്മള്‍ പ്രകൃതിയെന്നോ ചരിത്രമെന്നോ വി 
ളിക്കുന്ന കാരണങ്ങളുടെയും ഫലങ്ങളുടെയും 
മുഴുവന്‍ ഘടന - ഇവയെല്ലാം വിരല്‍ ചൂണ്ടു 
ന്നത്‌ മറഞ്ഞിരിക്കുന്ന ഒരു യാഥാര്‍ത്ഥൃത്തി 
ലേക്കാണെന്ന്‌ ഞാന്‍ വിശ്വസിക്കുന്നു. അക 
ത്തേക്കു പ്രവേശിക്കാനാകാത്തതെങ്കിലും ആ 
യാഥാര്‍ത്ഥൃത്തിന്റെ ശക്തമായ ആകര്‍ഷണ 
മാണ്‌ എല്ലാ കലകളുടെയും ശാസ്ത്രങ്ങളുടെ 
യും കേന്രചാലകശകതി. ചില നിമിഷങ്ങളില്‍ 
“മറ്റേ യൂറോപ്പിലെ” രാഷ്ട്രങ്ങള്‍ക്കുമേല്‍ പ 
തിച്ച പീഡനങ്ങളുടെ അര്‍ത്ഥം എനിക്കു മന 
സ്സിലാകുന്നതു പോലെ തോന്നും. വിശേഷ 
ണങ്ങള്‍ കൊണ്ടു വിവരിക്കാനാകാത്ത യൂറോ 
പ്പിന്റെ ഒരു കാലഘട്ടത്തിന്റെ ഓര്‍മ്മകളുടെ 
വാഹകരാവുക എന്നതാണ്‌ ആ അര്‍ത്ഥം. ഓ 
രോ തലമുറ ചെല്ലുന്തോറും അമേരിക്കയില്‍ 
ആ ഓര്‍മ്മകള്‍ കുറഞ്ഞു കൊണ്ടിരിക്കുന്നു. 

മുറിപ്പാടുകളെക്കുറിച്ചുള്ള ഓര്‍മ്മയാണ്‌ 
മറ്റെല്ലാ ഓര്‍മ്മകള്‍ക്കും മീതെ നില്‍ക്കുക. കു 
റഞ്ഞപക്ഷം ഇസ്രയേലിന്റെ ക്ളേശങ്ങളിലൂ 
ടെ ബൈബിള്‍ നമ്മെ അങ്ങനെ പഠിപ്പിക്കു 
ന്നു. അതാണ്‌ യൂറോപ്യന്‍ രാഷ്ട്രങ്ങളെ ഒരു 
തുടര്‍ച്ചാവബോധം സംരക്ഷിക്കാന്‍ പ്രാപ്ത 
മാക്കിയത്‌. മുപ്പതുവര്‍ഷങ്ങള്‍ നീണ്ട വിദേശ 
വാസകാലത്ത്‌ എഴുത്തുകാരോ സാഹിത്യാധ്യാ 
പകരോ ആയ എന്റെ പടിഞ്ഞാറന്‍ സഹപ്ര 
വര്‍ത്തകരെക്കാള്‍ ഭാഗ്യം ചെയ്തവനാണ്‌ ഞാ 
നെന്ന്‌ എനിക്കു തോന്നിയിരിക്കുന്നു. സമീപ 
കാലത്തെയും വിദൂരഭൂതകാലത്തിലെയും സം 
ഭവങ്ങള്‍ കൃത്യതയോടെ എന്റെ മനസ്സില്‍ രേ 
പപ്പെടുത്തപ്പെട്ടതിനാലാണത്‌. പോളണ്ടിലെ 
യോ ചെക്കോസ്സാവാക്ൃയിലെയോ ഹംഗറിയി 
ലെയോ നോവലുകളുമായോ കവികതളുമാ 
യോ പരിചയിക്കുന്ന പടിഞ്ഞാറന്‍ സഹൃ 
ദയന്‍ സെന്‍സര്‍ഷിപ്പ്‌ അടിച്ചേല്‍പ്പിക്കുന്ന 
പരിമിതികള്‍ക്കെതിരെയുള്ള നിരന്തര പോരാ 
ടടത്തില്‍ സമാനമായൊരു സൂക്ഷ്മാവബോധ 
ത്തിലെത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്‌. അതി 
നാല്‍ ഓര്‍മ്മകളാണ്‌ നമ്മുടെ ശക്തി. ഒരു മര 
ത്തിലോ മതിലിലോ ആലംബം ലഭിക്കാത്ത 
വള്ളിപ്പടര്‍പ്പുപോലെ സ്വയം ചുറ്റു പിണയുന്ന 
ഭാഷണങ്ങള്‍ക്കെതിരെ ഓര്‍മ്മകള്‍ നമുക്കു 
സംരക്ഷണം നല്‍കുന്നു. 

കുറച്ചു മിനിട്ടുകള്‍ക്കു മുന്‍പ്‌ ഒരു കവി 
ക്ക്‌ അയാളുടെ സഹഴീവികളോടു തോന്നുന്ന 
ഐക്ൃദാര്‍ഡ്യബോധത്തോട്‌ അകലം പുലര്‍ 


മലയാളം ഓണപ്പതി പ്പ്‌ 


'പാസ്തക വാര്‍ത്ത 


വിവാദം വിചാരം വിവേകം 
ജലവിഭവമേഖലയില്‍ കേരളം നേരിടുന്ന 
പ്രശ്നങ്ങളെ ആഴത്തില്‍ പഠിക്കാന്‍ ശ്രമി 
ക്കുന്ന ഒരുകൂട്ടം ലേഖനങ്ങള്‍. ജലത്തെ ഒരു 
പുതിയ കാഴ്ചപ്പാടില്‍ നോക്കിക്കാണാന്‍ 
കേരളജനതയെ പ്രേരിപ്പിക്കുന്ന പുസ്തകം. 
എഡിറ്റര്‍ എസ്‌, അജയ്‌ കുമാര്‍ 

വില 65 രൂപ | 


സാലിം അലി 

സായ്‌ വിറ്റേക്കര്‍ 

ഇന്ത്യയുടെ “ബേര്‍ഡ്മാന്‍' എന്നറിയപ്പെടുന്ന 
ലോകപ്രസിദ്ധ പ്രകൃതിശാസ്ര്രജ്ഞനായ 
സാലിം അലിയുടെ ജീവചമിത്രം. 
പ്രകൃതിപഠനം, പക്ഷിനിരീക്ഷണം എന്നീ 
മേഖലകളിലേക്ക്‌ വായനക്കാരെ താത്പര്യ 
പൂര്‍വ്വം ക്ഷണിക്കുന്ന കൃതി. നിറയെ 
ചിത്രങ്ങളും. 

വിവ. സെനു ജോര്‍ജ്‌ 

വില 36 രൂപ 


വിശിഷ്ടപാചകം 

ഉമ്മി അബ്ദുള്ള 

നാവില്‍ കൊതിയൂറുന്ന നൂറുകണക്കിന്‌ 
ആഹാരസാധനങ്ങളുടെ പാചകവിധികള്‍. 
സ്വര്‍ണ്ണത്തിന്‌ സുഗന്ധംപോലെ വൈക്കം 
മുഹമ്മദ്‌ ബഷീറിന്റെ അതീവ രസകരമായ 
മുഖവുരയും. 

വില 60 രൂപ 


ജി. എ. ലാലിന്റെ 
തിരക്കഥകള്‍ 

ഒരു ചെറിയ കാലയരറ്‌*ന്‍ വളരെക്കുറച്ച്‌ 
എഴുതി, ഏറെ ധൃത ..4 കടന്നുപോയ 

ജി. എ. ലാലിന്റെ - ഡിസംബര്‍ മിസ്റ്റ്‌, 
ആഴം, വിലോലം, ശീതക്കാറ്റ്‌ എന്നീ ശ്രദ്ധേ 
യങ്ങളായ നാല്‌ ടെലിഫിലിം തിരക്കഥക 
ളുടെ സമാഹാരം. 

അവതാരിക ജോണ്‍ പോള്‍ 

വില 45 രൂപ 


പ്രണയത്തില്‍ ഒരു ആത്മകഥ 
ബിലു സി. നാരായണന്‍ 


ജീവിതത്തെ അതിന്റെ പച്ചയിലേക്കും 
പാരുഷ്യങ്ങളിലേക്കും ഉറപ്പിച്ചുനിര്‍ത്തുന്ന 
കാവ്യയുക്തിയില്‍ തീര്‍ത്ത കവിതാസമാഹാരം. 
അവതാരിക സുനില്‍ പി. ഇളയിടം 

വില 42 രൂപ 


പ്രപഞ്ചനൃത്തം 

പി, കേശവന്‍ നായര്‍ 
നടരാജനൃത്തത്തിന്റെ സൌന്ദര്യവും ദാര്‍ശനിക 
ഗരീമയൂം ശൈവം, വേദാന്തം, ആധുനീക 
ഭയതികാ ഇവയുടെ വെളിച്ചത്തില്‍ വ്യാഖ്യാ 
നിക്കാനുള്ള ശ്രമമാണ്‌ ഈ പുസ്തകം. 
വില 45 രൂപ 


൫ഡിസി ബുക്‌സ്‌ 
ഇന്ത്യയിലാദ്യമായി ഐ.എസ്‌.ഒ. സര്‍ട്ടിഫി 
ക്കേഷന്‍ ലഭിച്ച പുസ്തകപ്രസാധനശാഖ 
വിതരണം 


ഡിസി ബുക്‌സ്‌, കുറന്റ്‌ ബുക്‌സ്‌ 
32 ശാഖകള്‍ 


കൈരളി പുസ്തകശാല, തൃശൂര്‍ - 1 


ആഗസ്ററ്‌ 2004൦ 17 


A 


ത്തേണ്ടി വരുന്ന വൈരുദ്ധ്യം ഇല്ലാതായിത്തീ | ഒരു സാമ്രാജ്യ 


രണമെന്ന ആഗ്രഹം ഞാന്‍ പ്രകടിപ്പിച്ചു. ഭു 
മിക്ക മുകളിലുള്ള പറക്കലിനെ കവി കര്‍മ്മ 
ത്തിന്റെ രൂപകമായി നാം കരുതിയാല്‍ കവി 
ചരിത്രത്തിന്റെ കുരുക്കുകളില്‍ നിന്ന്‌ താരത 
മേന മുക്തനായിരുന്ന കാലത്തെ കൃതികളില്‍ 
പോലും ഒരു തരത്തിലുള്ള വൈരുദ്ധ്യം നില 
നിന്നിരുന്നുവെന്ന്‌ നമുക്ക്‌ എളുപ്പം കണ്ടെത്താ 
നാകും. എങ്ങനെയാണ്‌ ഉയരത്തില്‍ നിന്ന്‌ ഭൂ 
മിയെ അതിന്റെ വിശദാംശങ്ങളോടെ വീക്ഷി 
ക്കേണ്ടത്‌ എന്ന പോദ്യം ഉയരുന്നു. വൈരു 
ദ്യങ്ങളുടെ അനിശ്ചിതമായ സമതുലനത്തില്‍ 
നിന്ന്‌ ഒരു നിശ്ചിത സമതുലനം സാധ്യമാക്കു 
ന്നതില്‍ കാലപ്രവാഹം നല്‍കുന്ന അകലത്തി 
ന്‌ നന്ദിപറയണം. കാണുക എന്നതിനര്‍ത്ഥം 
കണ്ണുകള്‍ക്കു മുന്നില്‍ പെടുക എന്നല്ല. ഓര്‍ 
മയില്‍ സംരക്ഷിക്കുക എന്നുകൂടി അതിനര്‍ 
ത്ഥമുണ്ട്‌. കാണുകയും വിവരിക്കുകയും ചെ 
യ്യുക എന്നതിന്‌ ഭാവനയില്‍ പുനഃസൃഷ്ടി 
ക്കുക എന്നു കൂടി അര്‍ത്ഥമുണ്ട്‌. കാലത്തി 
ന്റെ നിഗൂഡതകളാലുണ്ടാകുന്ന അകലം സം 
ഭവങ്ങളെയും ഭുപ്രകൃതിയെയും മനുഷ്യരൂപ 
ങ്ങളെയും മങ്ങമങ്ങി വിളര്‍ത്തു പോകുന്ന നി 
ഴതക്കൂട്ടമാക്ക്‌' മാറ്റരുത്‌. നേരെ മറിച്ച്‌ പൂര്‍ 
ണ്ണവെളിച്ചത്തില്‍ ഓരോ സംഭവവും ഓരോ 
തീയതിയും പ്രകടമാവുകയും മനുഷ്യന്റെ അധ: 
പതനത്തിനും ഉദാത്തതയ്ക്കുമുള്ള നിതാന്ത 
സാക്ഷ്യമായി മാറുകയും വേണം. ജീവിച്ചിരി 
ക്കുന്നവര്‍ക്ക്‌ എന്നെന്നേക്കുമായി മാനത്തിലാ 
ണ്ടുപോയവരില്‍ നിന്ന്‌ ഒരു ആജ്ഞ ലഭിക്കു 
ന്നു. ഭൂതകാലധെ. :പാട്ടുകഥകളില്‍നിന്നും ഫി 
ക്ഷനുകളില്‍ നിന്നും മോചിപ്പിക്കുകയും കാ 
ര്യങ്ങളെ അതേ പടി പുനഃസൃഷ്ടിക്കാന്‍ ശ്ര 
മിക്കുകയും ചെയ്യുന്നതിലൂടെയേ അവര്‍ക്ക്‌ 
അവരുടെ കടമകള്‍ പൂര്‍ത്തീകരിക്കാനാകൂ. 
അങ്ങനെ നിത്യമായ വര്‍ത്തമാന കാലത്തില്‍ 
ഉയരെനിന്ന്‌ വീക്ഷിക്കപ്പെടുന്ന ഭൂമിയും വീ 
ണ്ടെടുക്കപ്പെട്ട കാലത്തില്‍ ഉറപ്പിക്കപ്പെട്ട ഭൂ 
മിയും കവിതയ്ക്കു വിഷയമായി മാറുന്നു. 


IV 

ഭൂതകാലത്തേക്കു മാത്രം തിരിഞ്ഞിരി 
ക്കുന്ന ഒന്നാണെന്റെ മനസ്സെന്ന ധാരണ സൃ 
ഷ്ടിക്കാന്‍ ഞാന്‍ തയ്യാറല്ല. കാരണം അതു 
ശരിയല്ല എന്നതുതന്നെ. എന്റെ എല്ലാ സമ 
കാലികരെയും പോലെ ഞാനും ആസന്നമായ 
വിധിയെക്കുറിച്ചുള്ള നൈരാശ്യം അനുഭവിക്കു 
കയും നീഹിലിസ്റ്റിക്‌ പ്രലോഭനങ്ങള്‍ക്കു വശം 
വദനായതില്‍ സ്വയം കുറ്റപ്പെടുത്തുകയും ചെ 
യ്കിട്ടുണ്ട്‌ എങ്കിലും കുറച്ചുകൂടി ആഴത്തില്‍ ചി 
ന്തിക്കുമ്പോള്‍ എന്റെ കവിത ഉരുണ്ട ഒരു കാ 
ലഘട്ടത്തില്‍ വിവേകപൂര്‍ണ്ണമായി നിലകൊ 
ണ്ടെന്നും നീതിയും സമാധാനവും പുലരുന്ന 


പ്രകടിപ്പിച്ചെന്നും ഞാന്‍ വിശ്വസിക്കുന്നു. 
ഹതാശനാകരുതെന്ന്‌ എന്നെ പഠിപ്പിച്ച ഒരു 
മനുഷ്യന്റെ പേര്‌ ഇവിടെ സ്മരിക്കേണ്ടതുണ്ട. 
നമ്മുടെ ജന്മദേശത്തു നിന്നും അവിടുത്തെ 
തടാകങ്ങളിലും നദികളിലും പാരമ്പര്യങ്ങളി 
ലും നിന്നും മാത്രമല്ല വ്യക്തികളില്‍ നിന്നും 
നാം പല കാര്യങ്ങളും നേടുന്നു. പ്രത്യേകിച്ച്‌ 
നമ്മുടെ യാവനകാലത്ത്‌ നാം കണ്ടുമുട്ടുന്ന 
ശക്തമായ വ്യക്തിത്വങ്ങളില്‍ നിന്ന്‌ നമുക്ക്‌ 
ധാരാളം ലഭിക്കുന്നു. തപസ്വിയും ദാര്‍ശനിക 
നും എന്റെ ബന്ധുവുമായ ഓസ്‌കര്‍ മിലോസ്‌ 


എന്നെ ഒരു മകനെപ്പോലെ കരുതിയിരുന്നു. . 
അതെന്റെ ഭാഗ്യമാണെന്നു ഞാന്‍ വിശ്വസിക്കു _ 


ന്നു. ഞാന്‍ വളരെയധികം കാര്യങ്ങള്‍ അദ്ദേ 
ഹത്തില്‍ നിന്നു പഠിച്ചു. പഴയ നിയമത്തിലെ 
യും പുതിയ നിയമത്തിലെയും മതദര്‍ശനങ്ങ 
ളില്‍ അദ്ദേഹം എനിക്ക്‌ പുതിയൊരു ഉള്‍ക്കാ 
ഴ്ച പകര്‍ന്നുതന്നു. കലയെ സംബന്ധിക്കുന്ന 
വയടക്കം മനസ്സിനെ സംബന്ധിക്കുന്ന എല്ലാ 
കാര്യങ്ങളിലും ഒരു സന്യാസിയുടേതിനു തു 
ല്യമായ ശ്രേണീക്രമം പുലര്‍ത്തേണ്ടതിന്റെ 
ആവശ്യകത എന്നില്‍ അദ്ദേഹം വളര്‍ത്തിയെ 
ടുത്തു. രണ്ടാം തരം കാര്യങ്ങളെ ഒന്നാം.തരം 
കാര്യങ്ങളുടെ ശ്രേണിയില്‍ പ്രതിഷ്ഠിക്കുന്നത്‌ 


ഗുരുതരമായ പാപമായി അദ്ദേഹം കരുതി. 


മഹാവിപത്തിലേക്കു പാഞ്ഞടുക്കുന്ന ലോക 
ത്തിനു മുന്നറിയിപ്പുകള്‍ നല്‍കാന്‍ ശ്രമിച്ച 
രുന്ന അദ്ദേഹത്തെ ജനങ്ങളെ അഗാധമായി 
സ്നേഹിക്കുന്ന ഒരു പ്രവാചകനെയെന്നവണ്ണം 


ത്തെക്കുറിച്ചുളള പ്രതീക്ഷകള്‍ 


“. ബോര്‍ഗിന്റെ ശ്രദ്ധാലുവായ വായ 


ദിതനായിരുന്നു. അങ്ങനെ ഞാനും സ്വ 


യതില്‍ ഓസ്‌കര്‍ മിലോസിന്‌ നന്ദിപ 

നമ്മുടെ നൂറ്റാണ്ട്‌ അതിന്റെ അന്ത്യ 

“ട്‌ അടുത്തു കൊണ്ടിരിക്കുന്നു. അതിന്റെ 
'ധീനങ്ങള്‍ക്ക്‌ ഞാന്‍ നന്ദി പറയുകയും മു 
അതിനെ ശപിക്കാതിരിക്കുകയും ചെയ്തി 

കാരണം വിശ്വാസത്തിന്റെയും പ്രതീക്ഷയ്യു; 

യും കൂടി നൂറ്റാണ്ടായിരുന്നു അത്‌. നടന്നു 2 
ണ്ടിരിക്കുന്ന ഒരു ഗംഭീര പരിവര്‍ത്തനത്തെ 

റിച്ച്‌ നാം ബോധവാന്‍മാരല്ല. കാരണം nd 

ളും ആ പരിവര്‍ത്തനത്തിന്റെ ഭാഗമാണു 

തുതന്നെ. ഈ പരിവര്‍ത്തനത്തിന്‌, ഓസ്‌ക 


' മിലോസിന്റെ വാക്കുകള്‍ കടമെടുത്താല്‍ “തൂ 


ധ്വാനിക്കുന്ന ജനസമൂഹങ്ങളുടെ ജീവസ്സുറ്റ തൂ 
മുഴങ്ങുന്നതും ദാരുണവുമായ അഗാധ രഹന 
- ങ്ങളില്‍” ചില കാര്യങ്ങള്‍ ചെയ്യാനുണ്ട്‌. അ 
രുടെ രഹസ്യങ്ങള്‍ക്ക്‌ സ്വയം പ്രകടിപ്പിക്ക 
നാകുന്ന ഒരു ഭാഷ കണ്ടെത്താനാകുന്നില്ല. 4 
വിടെ ബഹുജന മാധ്യമങ്ങള്‍ക്കു മാത്രമ 
ബുദ്ധിജീവികള്‍ക്കും വലിയൊരു ചുമതല യുണ്ട 
പക്ഷേ, ഹ്രസ്വമായ പ്രവചനങ്ങളെ ഉല്ലംഘ ച്ച 
കൊണ്ട്‌ പരിവര്‍ത്തനം നടന്നുകൊണ്ടേയി& 
ക്കുന്നു, എല്ലാ ഭീകരതകളും അത്യാപത്ത്യൂ 
ളും നിലനില്‍ക്കുമ്പോള്‍ പോലും മനുഷ്യരള്‍ 
ഒരു പുതിയ അവബോധത്തിലേക്ക്‌ ഉയര 
തിനു മുന്‍പുള്ള അനിവാര്യമായ ഈറ്റ 
വിന്റെ ഘട്ടമായി നമ്മുടെ കാലം ഗണിക്കറ്പെ 
' ടാനുള്ള സാധ്യതയുണ്ട്‌. അപ്പോള്‍ യോഗ്യ 
കളുടെ പുതിയൊരു മുന്‍ഗണനാക്രമം ഉണ്ട 


ഞാന്‍ ശ്രദ്ധിച്ചു. ഏതെങ്കിലും ഒരു വിപത്ത്‌ | കും. അന്ന്‌ സിമോണ്‍ വെയ്ലിനും ഓസ്‌ക്ര 


ആസന്നമാകുമ്പോള്‍ ഞാന്‍ അദ്ദേഹത്തില്‍ 
നിന്ന്‌ അതിനെപ്പറ്റി ശ്രവിച്ചു. പക്ഷേ അദ്ദേഹം 
പ്രവചിച്ച വിപത്തുകള്‍ അവസാനം വരെ 
കളിക്കപ്പെടേണ്ട ഒരു വലിയ നാടകത്തിന്റെ 
ചെറിയൊരു ഭാഗം മാത്രമാണെന്ന കാര്യവും 
ഞാന്‍ അദ്ദേഹത്തില്‍ നിന്നു കേട്ടു. 
പതിനെട്ടാം നൂറ്റാണ്ടിലെ ശാസ്ത്രം സ്വീക 
രിച്ച്‌ തെറ്റായ ദിശയെക്കുറിച്ച്‌ അദ്ദേഹം ബോ 
ധവാനായിരുന്നു. വില്യം ബ്ളേക്കിനെപ്പോലെ 


അദ്ദേഹവും ഒരു പുതിയ യുഗത്തെക്കുറിച്ചുള്ള 
പ്രഖ്യാപനം നടത്തി. ചില തരം ശാസ്ത്രചിന്ത 


കളാല്‍ മലിനമാക്കപ്പെട്ട ഭാവനയുടെ രണ്ടാം _ 


നവോത്ഥാനത്തെക്കുറിച്ചാണ്‌ അദ്ദേഹം പറ 


. ഞ്ഞത്‌. എല്ലാത്തരം ശാസ്ത്രസത്യങ്ങളെയും = 


പ്രത്യേകിച്ച്‌ ഭാവിയിലെ മനുഷ്യര്‍ കണ്ടെ 


ത്തുന്ന ശാസ്ത്രസത്യങ്ങളെഅല്ലു അദ്ദേഹം 
എതിര്‍ത്തത്‌. മറ്റാരെക്കാളും മുന്‍പെ പ്രപഞ്ച 
ത്തിന്റെ ന്യൂട്ടോണിയന്‍ മാതൃകയില്‍ ഒളിഞ്ഞി 


രുന്ന മനുഷ്യപരാജ്യത്തെ മുന്‍കൂട്ടികണ്ട്‌ 


ഇമ്മാനുവല്‍ സ്വീഡന്‍ ബോര്‍ഗ്‌ എന്ന ശാസ്ത്ര 
ജ്ഞന്റെ എഴുത്തുകളില്‍ നിന്ന്‌ വില്യം ബ്ളേ 
ക്കിനെപ്പോലെ ഓസ്‌കര്‍ മിലോസും പ്രചോ 


ലയാളം ഓണപ്പതിപ്പ്‌ 


മിലോസിനും അവരര്‍ഹിക്കുന്ന അംഗീകാല്‍ 
ലഭിക്കുമെന്ന്‌ എനിക്കു ബോധ്യമുണ്ട്‌. പിട 
പേരുകളുമായുള്ള അടുത്തബന്ധത്തെപ്പറ് 
നാം പരസ്യമായി കുമ്പസാരിക്കണമെന്ന്‌ എന്റ 
ക്കു തോന്നുന്നു. വലിയൊരു “നോ” പറയാ൪ 
നാം ആഗ്രഹിക്കുന്നവരുടെ പേരുകള്‍ ഉച്ചര്‍ 
ക്കുന്നതിനേക്കാള്‍ നമ്മുടെ നിലപാട്‌ കുട്ട 
തല്‍ ശക്തമായി നിര്‍വചിക്കാന്‍ ഉതകു 
വഴി അതാണ്‌. ടി 
. ചിന്തകളുടെ വളഞ്ഞുപുളഞ്ഞുള്ള ഒഴുക്കി 
' നിടയിലും - മിക്ക കവികളുടെയും ഒരു ചീത്ത 
“ശീലമാണത്‌ - ഈ പ്രഭാഷണത്തില്‍ എന്റെ 
 സമ്മതങ്ങളും നിഷേധങ്ങളും വ്യക്തമായ 
സ്ഥാപിക്കാനായി എന്നു ഞാന്‍ കരുതുന്നു; 
കുറഞ്ഞപക്ഷം പിന്‍തുടര്‍ച്ചയുടെ തിരഞ്ഞെ; 


ഞാനും കേള്‍ക്കുന്ന നിങ്ങളുമടക്കം ഇവിടെ 


യും ഭാവിയെയും തമ്മില്‍ യോജിപ്പിക്കുന്ന ക 
ണ്ലീകളല്ലാതെ മറ്റൊന്നുമല്ലല്ലോ. 8 


പരിഭാഷ: ബിപിന്‍ ചന്ദ്രന്‍ - 


. ആഗസ്ററ്‌ 2004൦ ൬ 


3 


ടുപ്പിന്റെ കാര്യത്തിലെങ്കിലും. സംസാരിക്കുന്ന] 


സന്നിഹിതരായിരിക്കുന്നവരെല്ലാം ഭൂതത്തെ; 


ലയാളം ഓണപ്പ തിപ്പ്‌ 


ആഗസ്ററ്‌ 2004൦ 19 


കുടല്ലുരിന്‍െറ 
ഭൂമികയില്‍ 
രചനകളിലൂടെ 
പൂതിയൊരു 
ഭൂമിശാസ്ത്രം 


സൃഷ്ടിക്കുകയാണ്‌ 


എം.ടി.വാസുദേവന്‍നായര്‍. 
തോമസ്‌ ഹാര്‍ഡിയുടെ 
എസെകസുപോലെയും 
ഫോകനറുടെ 
യോകനപാട്ടപോലെയും 


ആലങ്കോട്‌ ലീലാകൃഷ്ണന്‍ 


എം.ടി വാസുദേവന്‍നായര്‍ എഴുതിച്ചേര്‍ത്ത കഥയും ചരിത്ര 


വം പരാവുത്തവും പകൃതിയും ഭാവനയും കുടി ചേര്‍ന്നതാണ്‌ ഇന്ന്‌ | 


കൂടല്ലൂര്‍ എന്ന ദേശം. എഴുത്തുകാരന്‍ തന്റെ രപനകളിലുടെ 
സൃഷ്ടിച്ച അനുഭവദേശവും യഥാര്‍ത്ഥ ദുമിഗാസ്ം നിര്‍ണ്ണയിച്ചു 
വെപ്പ പകൃതദേശവും ചേര്‍ന്നുണ്ടായ രെ: മുന്നാം ദേശം. യഥാര്‍ 
ത്ഥ കൃ ടല്ല,രിലുള്ളതു മുഴുവന്‍ കഥ കളിലെ കുടല്ലരിലില്ല കഥ 


കളിലെ കുടപ്ലരിലുള്ളത; പലതും യഥാര്‍ത്ഥ കൂടപ്രരിലമില്ല. എഴു 
2 v ” Bad te i 
തകാരന്റെ ഉച്ഛാപുര്‍ണ്ണമായ സങ്കല്പം കുടി അവിടെ അധ്യാ | 


രാപം ചെയ്യപ്പെട്ടിട്ടുണ്ട്‌ എന്നിരുന്നാല്‍ പ്പോലും എഴത്തുകാരനം 
അന,വാപകനും സമാവകാഗമുള്ള ഒരു പുതു ജൈവലോകം “കട 
ര ഡു ം 


ല്ല എന്ന അനുഭവദേശത്തില്‍ എ. ടി സര്‍ഗ്ഗാത്മകമായി സ്യൂ 
i 


ഷ്ടിച്ചു, വെച്ചിരിയ്ക്കുന്നു. കൂടല്ലൂരിലെ പുതിയ തലമാായ്ക്കറി 
വാവ്‌ന്ന ദേശപുരാവൃത്തം ഈ അനുഭവദേശത്തിന്റേത; കൂടി 
വാണ്‌ Pi 
ന. നനായ ഒരെഴുത്തുകാരന്‍ സ്വന്തം ദേഗടത്ത എഴ; | 
ടം Ben പിട ¥ + nt 
നവാ.” ചരിതത്തില്‍ സംഭവിയ്ക്കുന്ന ഒരപൂര്‍വ്വ വിസ്മയമാണിത്‌ രച: 


നയി അന വലോക്മാണോ. തങ്ങള്‍ ജീവിച്ച; തിദ്ത്ത അനുഭവ ; 
പാണ യഥാര്‍ത്ഥമായത്‌ എന്ന്‌ ദേശവാസികള്‍ തമന്ന പില 1 
പോ സ്ഥം വിമമുണ്ടായിപ്പോഡുന്നു ഈ അനവദേശമാ ; 


വട്ടെ കൂടല്ലൂര്‍ക്കാര്‍ക്കുമാത്രം അവകാശപ്പെട്ട ഒന്നല്ലതാനും. ലോകത്തെ 
വിടെയുമുള്ള വായനാശീലമുള്ള മലയാളികളുടെ മൂന്നു തലമുറയ്ക്കു 
മുഴുവന്‍ രണ്ടാം ജീവിത ദേശമായിത്തീര്‍ന്ന സ്ഥലമാണ്‌ ഈ കുടല്ലൂര്‍. 
രചന യഥാര്‍ത്ഥത്തില്‍ ഇവിടെ ഒരു സ്ഥലം തന്നെയാണ്‌ ലോകയാ 
ഗാര്‍ത്ഥ്യത്തെ പ്രതിഫലിപ്പിയ്ക്കുവാന്‍ വേണ്ടി എഴുത്തുകാരന്‍ തിര 
ഞ്ഞെടുത്ത സൌന്ദര്യ സ്ഥലം. 
ഗുരുതരമായ സ്വത്വപ്രതിസന്ധികളിലകപ്പെട്ടു പോവുമ്പോഴൊ 
ക്കെ, “പുര്‍വ്വപരിചിതമായ സ്ഥലങ്ങളിലേയ്ക്കും ബന്ധങ്ങളിലേ 
യക്കും മടങ്ങിപ്പോവാനുള്ള തീവ്രമായ അഭിവാഞ്ഛ” (Nostomania) 
യായി ഈ സൌന്ദര്യസ്ഥലം മലയാളികളുടെ ഓര്‍മ്മയില്‍ സാം 
സ്‌ക്കാരികമായി പ്രവര്‍ത്തിയ്ക്കാന്‍ തുടങ്ങുന്നു. അതിനാലാണ്‌ എഴു 
തിയാലും എഴുതിയാലും തീരാത്ത പുരാവൃത്തമായി എം.ടി.യുടെ 
ദേശം മലയാള മനസ്സില്‍ പിന്നെയും ബാക്കിയാവുന്നത്‌. എം.ടി. 
യുടെ ഓര്‍മ്മകള്‍ അതുകൊണ്ടുതന്നെ നവോത്ഥാനാനന്തര കേര 
ഉത്തിലെ മൂന്നു തലമുറകളുടെ മുഴുവന്‍ “നൊസ്‌റ്റോമാനിയ്യാ 


[6 


ണ. 
എം.ടി. ഓര്‍ക്കുന്നു 


ഗ്രാമത്തിലാണ്‌ ജനിച്ചതും വളര്‍ന്നതും. പഴയകാലത്ത്‌ വലിയൊ 
; തറവാടായിരുന്നു എന്നു പറഞ്ഞിരുന്ന ഒരു വീടിന്റെ അവശിഷ്ട 


ലയാളം ഓണ പ്പ തി പ്പ്‌ 
ആഗസ്ററ്‌ 2004൦ 20 


ത്തിലാണ്‌ ഞാന്‍ വളര്‍ന്നത്‌. മുന്‍തലമുറയുടെ കാലങ്ങളില്‍ എട്ടുകെ 
ട്ടും വലിയ പടിപ്പുരമാളികയും പത്തായപ്പുരയും കയ്യാലപ്പുരയുമൊ 
ക്കെയായി അവിടം വലിയൊരു സാമ്രാജ്യം പോലുണ്ടായിരുന്നു. 
പക്ഷേ ഇനിച്ചു വളര്‍ന്ന കാലത്ത്‌ ഇതൊന്നും അവിടെയില്ല. ഞാന്‍ 
ഇനിച്ചതുതന്നെ ഈ പറയുന്ന തറവാട്ടിലല്ല. അതിനുമുമ്പ്‌. വീടിന്റെ 
പ്രതാപകാലത്തുതന്നെ ഭാഗം കഴിഞ്ഞിരുന്നു. 64 പേരോ മറ്റോ ഉണ്ടാ 
യിരുന്നുവത്രെ. മുത്തശ്മിയ്ക്കു വേണ്ടി പറയുവാനോ ശരിയ്ക്കു വാദി 
യ്ക്കുവാനോ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട്‌ അവര്‍ക്ക്‌ വീ 
ടൊന്നും കിട്ടിയില്ല. വീടൊരു കുട്ടരെടുത്തു. പത്തായപ്പുര വേറൊരു 
കൂട്ടരെടുത്തു. അങ്ങനെ പലതും പലരുടേതുമായി. മുത്തഗ്ലിയക്കു കു 
റച്ചെന്തോ കൃഷിസ്ഥലം മാത്രമാണു കിട്ടിയത്‌. എന്റെ അമ്മയും ചെറി 
യമ്മയും രണ്ടമ്മാമന്മാരും - അതിലൊരാള്‍ ചെറിയ കുട്ടിയാണ്‌ - മു 
ത്തശ്മിയോടൊപ്പം പല ദിക്കിലും മാറി മാറി താമസിയ്ക്കുകയായിരു 
ന്നു. പറഞ്ഞു കേട്ടതനുസരിച്ച്‌ ഞങ്ങളുടെ തന്നെ കൂട്ടത്തിലുള്ള ഒരു 
വലിയമ്മയുടെ കൊട്ടിലില്‍ (തേങ്ങയും മറ്റും സൂക്ഷിയ്ക്കാനുപ 
യോഗിച്ചിരുന്ന പുര) കുറച്ചുനാള്‍ താമസിച്ചിരുന്നുവത്രെ. ഈ കൊട്ടി 
ലിലാണ്‌ എന്നെ പ്രസവിച്ചതെന്നാണ്‌ പറയുന്നത്‌. അവിടെ നിന്ന്‌ 
പിന്നെ കുന്നിന്റെ മുകളില്‍ പപ്പടച്ചെട്ടികള്‍ താമസിച്ചിട്ട്‌ ഒഴിഞ്ഞു 
പോയ ഒരു പുരയിലേയ്ക്കു മാറിത്താമസിച്ചു. എന്റെ ആദ്യത്തെ 


ഓര്‍മ്മ എന്നു; പായുന്നത്‌ ഈ വീട്ടില്‍ വെച്ചുള്ളതാണ്‌. 


ഓര്‍മ്മകളുടെ പരിസരം 


ഒരര്‍ത്ഥത്തില്‍ ഇത്‌ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യപകുതിയില്‍, മരു 
മക്കത്തായ കുട്ടുകുടുംബവ്യവസ്ഥയില്‍ ജനിച്ചുവളര്‍ന്ന ഒരുപാടു മല 
യാളികളുടെ ആത്മകഥയുടെ തുടക്കമാണ്‌. ഈ ഓര്‍മ്മകളുടെ പരി 
സരം വികസിപ്പിച്ചെടുത്താല്‍ അത്‌ ഒരാത്മചരിത്രവും കാലചരിത്രവും 
ദേശചരിത്രവുമായിത്തീരും. 

എം.ടി.യ്ക്ക്‌ ആറേഴുവയസ്സുള്ള കാലത്താണ്‌. തറവാട്ടുവീടിന്റെ ഒരു 
വശത്ത്‌ പഴയകാലത്തു കൊയ്തു കറ്റവെയ്ക്കാനുപയോഗിച്ചിരുന്ന കയ്യാ 
ലപ്പുരയുടെ ഒരു ഭാഗം വിലയ്ക്കുവാങ്ങി മുത്തശ്ലിയടക്കം നേ 
രത്തെ സുചിപ്പിച്ച കുടുംബം അവിടെ താമസമാക്കി. അക്കാലത്ത്‌ ക 
യ്യാലപ്പുരയിലെ സ്ത്രീകളുടെ അടക്കിപ്പിടിച്ച വര്‍ത്തമാനങ്ങളില്‍ നിന്നു 
കേട്ടറിഞ്ഞ കഥയാണ്‌ തറവാട്ടിലെ റിബലായിരുന്ന മീനാക്ഷ്യേട്ത്തി 
യുടേത്‌. 

ആളും തരവും ഭേദമില്ലാതെ എല്ലാവരോടും കയര്‍ത്തും ചൊടിച്ചും 
സംസാരിയ്ക്കുകയും പലതിനേയും ചോദ്യം ചെയ്തു കലഹിയ്ക്കുകയു 
മൊക്കെ ചെയ്തിരുന്ന മീനാക്ഷേ്യേട്ത്തി സ്ഥാനം കൊണ്ട്‌ എം.ടി.യുടെ 
ഒരു ജ്യേഷ്ഠത്തിതന്നെയായിരുന്നു. കാണാന്‍ കുറച്ചു വിരൂപയാ 
യിരുന്നു. നല്ല കറുത്ത നിറത്തിനുപുറമേ കാതിന്മേല്‍ അരിമ്പാറപോ 
ലെ വളര്‍ന്നു നിന്ന വലിയൊരു കറുത്ത മണിയായിരുന്നു അവരെ 
കൂടുതല്‍ വിരുപയാക്കിയത്‌. അതുകൊണ്ട്‌. പ്രായം തെറ്റിയിട്ടും 
വിവാഹം നടന്നില്ല. വിവാഹാലോചനയുമായി വന്നവര്‍ക്കൊന്നും 
പെണ്ണിന്റെ 'ചന്തം' ബോധിച്ചില്ല. ഒടുവിലൊരുനാള്‍ മീനാക്ഷ്യേട്ത്തി 
മൂര്‍ച്ചകൂട്ടിയ കറിക്കത്തികൊണ്ട്‌ കാതിലെ മണി മുറിച്ചു. ഒരുപാടു 
ചോരവാര്‍ന്നുപോയതും ദിവസങ്ങളോളം മണ്ണാന്‍ നാണുവിന്റെ മു 
റിമരുന്നുവെച്ചുകെട്ടിയതും മാത്രംമിച്ചം. മുറിവുണങ്ങിയപ്പോള്‍ മീനാ 
ക്ഷ്യേട്ത്തിയുടെ മുഖം കൂടുതല്‍ വിരുപമാക്കിക്കൊണ്ട്‌ മണിയു 
ണ്ട്‌ മുക്കാലും അറ്റ്‌ തുങ്ങി നില്‍ക്കുന്നു. അതോടുകൂടി 'കരിമ്പൂരാടം' 
“കുരുത്തം കെട്ടവൾ” എന്നീ ചീത്തപ്പേരുകള്‍ക്കുപുറമെ “കാതു 
മുറിച്ച മീനാക്ഷി” എന്നൊരു വിളിപ്പേരും മീനാക്ഷ്യേട്ത്തിയ്ക്കു പതി 
ഞ്ഞു. 

സ്വതവേ 'തെറിച്ചവള്‍' എന്നു മുദ്രകുത്തപ്പെട്ട മീനാക്ഷ്യേട്ത്തി കൂ 
ടുതല്‍ റിബലായിത്തീര്‍ന്നത്‌ തറവാട്ടിലെ മച്ചു കിളച്ചതോടെയാണ്‌. 

തറവാട്ടുമച്ചില്‍ നിധിനിക്ഷേപമുണ്ടെന്നായിരുന്നു വിശ്വാസം. ദേ 
ശത്തെ ജ്യോത്സ്യന്‍ അപ്പുക്കുട്ടപ്പണിക്കര്‍ വന്ന്‌ രാശിവെയ്ക്കുമ്പോ 
ഴൊക്കെ പറയും. 

“ഈ തറവാട്ടിലൊരു ചൊവ്ൃണ്ട്‌. ചൊവ്വ എന്നു വെച്ചാല്‍ ഭഗവ 
തി. ഉഗ്രമുര്‍ത്തിയാണ്‌. മഴപോലെ വന്നതിനെ മഞ്ഞുപോലാക്കും. 
ചൊവ്തായപ്പെട്ട ധനം മച്ചില്‍ ഇരിപ്പുണ്ട്‌. സുകൃതം ചെയ്ത തറവാ 
ടാണ്‌. 

ആ 'സുകൃതം' തൊട്ടുകളിയ്ക്കാനാണ്‌ മീനാക്ഷ്യേട്ത്തി തീരുമാനി 
ച്ചത്‌. അമ്മയും ചെറിയമ്മയും തറവാട്ടിലുള്ള മറ്റുള്ളവരും അമ്പലത്തില്‍ 
പോയ സമയത്ത്‌ മീനാക്ഷേ്യേട്ത്തി ഒത്ത ഒരാണിനെപ്പോലെ കൈക്കോ 
ട്ടടുത്ത്‌ മച്ചിലെ നിലം കിളച്ചു മറിച്ചു. നിക്ഷേപം പോയിട്ട്‌ ഒരിരു 
മ്പിന്‍ കഷണം പോലും കിട്ടിയില്ല. അന്നത്തെ വിശ്വാസവ്യവസ്ഥയെ 
മുഴുവന്‍ വെല്ലു വിളിച്ചുകൊണ്ട്‌ അപ്പോള്‍ മീനാക്ഷേ്യേട്ത്തി ഭീഷണിമു 
ഴക്കി. 

“ആ പണിയ്ക്കരിനി കവിടിസ്സഞ്ചീം കൊണ്ടിങ്ങട്‌ വരട്ടെ.” 

അതായിരുന്നു മീനാക്ഷ്യേടത്തി. 

ഉറ്റവര്‍ക്കും ഉടയവര്‍ക്കും തറവാടിനും ദേശത്തിനും മുഴുവന്‍ “ഒരു 
മ്പെട്ടവളായിത്തീര്‍ന്നിട്ടും മീനാക്ഷ്യേട്ത്തി അടങ്ങാന്‍ കൂട്ടാക്കിയില്ല. 


ലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 ൦ 21 


പുരുഷകേന്ദ്രിതമായിരുന്ന അന്നത്തെ സദാചാരവ്യവസ്ഥയെ മുഴുവന്‍ 
വെല്ലുവിളിച്ചുകൊണ്ട്‌ ജാതിയില്‍ താഴ്ന്നവനായ ഒരുവനുമായി ഇഷ്‌ട 
ത്തിലായി. 'മണ്ണാപ്പേടി'യും 'പുലപ്പേടി'യും പൂര്‍ണ്ണമായും വിട്ടൊഴി 
ഞ്ഞു പോയിട്ടില്ലാതിരുന്ന അക്കാലത്തും ഒളിവും മറവുമില്ലാതെ അയാ 
. ളുമായി ബന്ധം പുലര്‍ത്തി. എല്ലാവരില്‍നിന്നും ഒറ്റപ്പെട്ട്‌ കുന്നിന്‍ മുക 
ളില്‍ ഒറ്റയ്ക്കൊരു വീടുവെച്ച്‌ അവിടെ താമസമാക്കി. “തന്റേടം” പ്ര 
ഖ്യാപിച്ചതിന്റെ പേരില്‍ തന്നെ നിരന്തരം ഒറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന 
ലോകത്തോടുള്ള പ്രതിഷേധം പോലെ ഒടുവില്‍ ഗതിമുട്ടി ജീവനൊടു 
ക്കി. 

“കുട്ട്യേടത്തി” എന്ന കഥയില്‍ മീനാക്ഷ്യേട്ത്തിയുടെ അന്ത്യം അത്യ 
ന്തം ഹൃദയസ്പര്‍ശിയായ വിധത്തില്‍ എം.ടി. ഇങ്ങനെ സ്വാനുഭവത്തി 
ലാക്കിയിട്ടുണ്ട്‌. 

“കുട്ട്യേടത്തി എന്നെ കെട്ടിപ്പിടിച്ചു കിടന്നു. അവരുടെ നെഞ്ചോട 
ടുത്തു കിടക്കുമ്പോള്‍ തേങ്ങല്‍ കേള്‍ക്കാം. ഇരുട്ടില്‍ കുറെനേരം കണ്ണു 
തുറന്നുകിടന്നശേഷം ഞാന്‍ പതുക്കെ വിളിച്ചു. 

“കുട്ട്യേടത്തി!” 

“ഒറങ്ങിക്കോ' 

“വല്ലാതെ വേദനിച്ചോ?” 

“ഇല്ല. ഒറങ്ങിക്കോ' 

അവരുടെ നനഞ്ഞ മാറിടത്തോടു ചേര്‍ന്നു ഞാന്‍ കിടന്നു. 

“ബാസു നല്ല കുട്യാവണം. അമ്മിംവല്ലമ്മിം ഒക്കെ നോക്കണം”. 

ഞാന്‍ മൂളി. എന്റെ പുറത്ത്‌ കുട്ട്േടത്തിയുടെ വിരലുകള്‍ താളം 
പിടിച്ചു. 

“ഒറങ്ങിക്കോ....മോനൊറങ്ങിക്കോ....” 

പതുക്കെപ്പതുക്കെ ഞാന്‍ കണ്ണുകളടച്ചു. പുലരുമ്പോള്‍ ഒരു നില 
വിളികേട്ട്‌ ഞെട്ടിത്തെറിച്ചാണ്‌ ഞാനുണര്‍ന്നത്‌. കണ്ണുചിമ്മി നിവര്‍ന്ന 
പ്പോള്‍ അമ്മയും വലിയമ്മയും നെറുകയില്‍ കൈവെച്ച്‌ നിലവിളിയ്ക്കു 
ന്നു. ഭയപ്പാടോടെ ഞാന്‍ നോക്കി. അപ്പോള്‍ നടപ്പുരയുടെ ഉത്തര 
ത്തില്‍ നിന്ന്‌ ഒരു കയറി തുമ്പത്ത്‌ കുട്ടേടത്തിയുടെ ശരീരം ആടുക 
യായിരുന്നു. 

നിരന്തരം ഒറ്റപ്പെടുകയും സ്നേഹിയ്ക്കപ്പെടാത്തതിന്റെ ഏകാ 
ന്തവേദനയനുഭവിയ്ക്കുകയും സ്വയംവിത്യയിലേയ്ക്ക്‌ ദുര്‍ന്നയി 
യ്ക്കപ്പെടുകയും ചെയ്യുന്ന ഇത്തരം മനുഷ്യജീവിതങ്ങളെ സ്വാ 
ത്മബോധത്തിന്റെ അനുഭവനിമിഷങ്ങളിലേയ്ക്കേറ്റുവാങ്ങുക വഴി 
മനുഷ്യനിലെ യഥാര്‍ത്ഥ മനുഷ്യനെ തേടുകയാണ്‌ എം.ടി. ചെ 
യ്ത്‌. 

കയ്യാലപ്പുരയില്‍ താമസിയ്ക്കുന്ന കാലത്തുതന്നെയാണ്‌ തൊട്ടടുത്ത 
വടക്കേ വീട്ടില്‍ ഭ്രാന്തന്‍വേലായുധന്‍ താമസിച്ചിരുന്നത്‌. വടക്കേ വീ 
ടടുകാര്‍ മാടത്തു തെക്കേപ്പാട്ടുകാരുടെ സ്വന്തക്കാരായിരുന്നു. അതുകൊ 
ണ്ട്‌ എം.ടി.യക്ക്‌ വകയിലൊരു “ഏട്ടന്‍ തന്നെയായിരുന്നു വേലായുധേ 
ട്ടന്‍. 


ഇരുട്ടിന്റെ ആത്മാവ്‌ 


എം.ടി.യ്ക്ക്‌ വേലായുധേട്ടനെ കണ്ട ഓര്‍മ്മയുണ്ട്‌. വടക്കേ വീ 
ട്ടില്‍ ചങ്ങലയ്ക്കിട്ടടുത്തുനിന്ന്‌ എങ്ങനുയോ രക്ഷപ്പെട്ട്‌ ഒരു നിറഞ്ഞ 
സന്ധ്യയ്ക്ക്‌ മാള്ലേടത്തീ, എനിയ്ക്കിത്തിരി ചോറുതരു' എന്നു ദയ 
നീയമായി അപേക്ഷിച്ചുകൊണ്ട്‌ കോലായിലേയ്ക്കുകയറി വരു 
മ്പോള്‍ എം.ടി. നിലവിളക്കിനു മുന്നിലിരുന്നു നാമം ജുപിയ്ക്കുന്ന 
ചെറിയകുട്ടിയാണ്‌. മാള്ലേട്ത്തി (എം.ടി.യുടെ അമ്മ) വേലായുധേട്ടന്‌ 
സ്നേഹത്തോടെ ചോറു കൊടുക്കുകയും നയത്തില്‍ നല്ല വാക്കു 
കള്‍ പറഞ്ഞ്‌ വടക്കേ വീട്ടിലേയ്ക്കു പറഞ്ഞയയ്ക്കുകയും ചെയ്തരം 
ഗങ്ങള്‍ക്ക്‌ വല്ലാത്തൊരുള്‍ക്കിടിലത്തോടെ സാക്ഷിയായിരുന്നു ആ കു 


ട്ടി. പില്‍ക്കാലത്ത്‌, ഒ 
കത്തെ വായിച്ച, അ 


കളും. 


ഭ്രാന്തന്‍ വേലായുധനെ വടക്കേ വീട്ടിലെ ചായ്പ്പില്‍ ചങ്ങല; 
യ്ക്കിട്ടിരുന്നത്‌ യഥാര്‍ത്ഥകഥയാണ്‌. കാലിലെ ചങ്ങലപ്പാട്‌ പഴുത്തു 
പൊട്ടി വ്രണമായി വര്‍ഷങ്ങളോളം ചങ്ങലയില്‍ കിടന്നു. അന്നൊ.; 
ക്കെ ഭ്രാന്തുവന്നാല്‍ ഗ്രാമത്തില്‍ ചികിത്സ നാട്ടുമരുന്നും മന്ത്രവാദ , 
വുമേയുള്ളു. അതു രണ്ടും ഫലിച്ചില്ലെങ്കില്‍ പിന്നെ ചങ്ങലയില്‍ത്ത ; 


ന്നെ. 


ഗ്രാമത്തില്‍ എന്നും മുന്നോ നാലോ ഭ്രാന്തന്മാര്‍ ഉണ്ടാവും. പലരും 
നിരുപ്ദദവികളായിരുന്നു. അവരുടെ ഭ്രാന്തിനോട്‌ ഗ്രാമവും ഗ്രാമത്തി | 
ലെ ജീവിതത്തോട്‌ ഭ്രാന്തും പൊതുനിഷ്ക്കളങ്കതയില്‍ ശ്രുതി ചേര്‍ക്ക 


പെട്ടിരുന്നു. 


മലമല്‍ക്കാവിലെ ആലിന്‍ചുവട്ടില്‍ രാവും പകലും സ്ഥിരക്കാരനാ 3 
യി ചാത്താനശ്ശേരിപറങ്ങോടന്‍ എന്നൊരു ഭ്രാന്തനുണ്ടായിരുന്നു. 
ആലിന്‍ ചുവട്ടില്‍ എന്തോ തേര്‍വാഴ്ച കണ്ടുപേടിച്ചതാണ്‌. സ്ഥിര : 
ബുദ്ധിപോയി. പിന്നെ ജീവിതാവസാനംവരെ ആലിന്‍ചാട്ടില്‍ താമ 
സമായി. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താല്‍ കഴിയ്ക്കും. കാണു ' 


ന്നവരോടൊക്കെ ചോദിയ്ക്കും. 
“ഇത്തിരി ചോറ്‌ തര്വോ?" 
“ഒരു ബീഡി തര്വോ? 
“ഒന്നു മുറുക്കാന്‍ തര്വോ?” 


ചാത്താനശ്ശേരി പറങ്ങോടനെക്കൊണ്ട്‌ ആര്‍ക്കും ഒരുപ്രദവുമുണ്ടാ 


യിരുന്നില്ല. 


എം.ടി. മലമല്‍ക്കാവ്‌ സ്‌കൂളില്‍ ചെറിയ ക്ലാസ്സില്‍ പഠിയ്ക്കുമ്പോ | 
ഴൊക്കെ ആല്‍ത്തറയില്‍ ചാത്താനശ്ശേരി പറങ്ങോടനുണ്ടായിരുന്നിരി - 
യ്ക്കണം. കേട്ടറിവു വെച്ചുനോക്കുമ്പോള്‍ “നിര്‍മ്മാല്യ'ത്തിലെ ഭ്രാന്തന്‍ 
ഗോപാലന്‍, പറങ്ങോടന്റെ ശരിപ്പകര്‍പ്പാണ്‌. കൂടല്ലൂരിലെ പഴമക്കാര്‍ 
പലരും ഇപ്പോഴും പറങ്ങോടനെ വളരെ സ്‌നേഹത്തോടെ ഓര്‍ക്കു. 


ന്നുണ്ട്‌. 


ഒരു മാതിരിപ്പെട്ട ഭ്രാന്തൊക്കെ ചികിത്സിച്ചു ഭേദമാക്കാന്‍ പോന്ന _ 
, കേള്‍വിപ്പെട്ട മന്ത്രവാദികളും നാട്ടുവൈദ്യന്മാരും കുടല്ലുരില്‍ത്തന്നെ - 
ഉണ്ടായിരുന്നു. 


അതിലൊരാള്‍ മാടത്തുതെക്കേപ്പാട്ടു തറവാട്ടിലെ ഒരു കാരണവര്‍ | 


തന്നെയായിരുന്നു. 
ഉരിമ്പിളിയത്തെ എരോമന്‍നായര്‍. 


ജാതിയില്‍ താഴ്‌നവരായ മന്ത്രവാദികളും ഒടിയന്മാരും വേറെയുമു 
ണ്ടായിരുന്നു. 


മലയാളം ഓണ പ്പ തി പ്പ്‌ 


ആഗസ്ററ്‌ 2004൦ ൭൭ 


രു മനോരോഗിയുടെ മനസ്സിലിരുന്നുകൊണ്ട്‌ ലോ: 
തൃസാധാരണമായ ഒരു കഥയ്ക്ക്‌ പ്രേരണയു - 
യത്‌ ഈ നിമിഷങ്ങളാണ്‌. ഇന്ത്യന്‍ ഭാഷകളിലെഴുതപ്പെട്ട, എക്കാല 
ത്തേയും മികച്ച്‌ കഥകളിലൊന്നാണ്‌ ആ കഥ (ഇരുട്ടിന്റെ ആത്മാവ്‌ . 
ഒരു പക്ഷേ, മനോരോഗികളെ അത്യഗാധമായ സ്നേഹത്തോടെയും Nl 
മാനുഷികതയോടെയും പരിചരിയ്ക്കേണ്ടതുണ്ടെന്ന്‌ ലോകത്തെ 
പഠിപ്പിച്ച അപൂര്‍വ്വ സുന്ദരമായ കഥകളിലൊന്നുമാണ്‌ ഇരുട്ടിന്റെ 
ആത്മാവ്‌. ഇതിനോടു ചേര്‍ത്തുവെയക്കാവുന്ന മറ്റൊരു കഥ മലയാ 
ളത്തിലുണ്ടായിട്ടുണ്ടെങ്കില്‍ അത്‌ എം.ടി. തന്നെ സമീപകാലത്തെ “ 
ഴൂതിയ “ചെറിയ ചെറിയ ഭൂകമ്പങ്ങ'ളാണ്‌. ആ കഥയിലും മനോനില 
തെറ്റിയ ഒരു കുട്ടിയുടെ മനസ്സിന്റെ ഭൂമകല്പനകളാണ്‌ നാടകീയസ്വഗ 
താഖ്യാനരൂപത്തിലുള്ള ബോധധാരയായി, അങ്ങേയറ്റത്തെ സ്വാഭാ - 
വികതയോടെ ആഖ്യാനം ചെയ്യപ്പെട്ടിരിയ്ക്കുന്നത്‌. മനസ്സിന്റെ കാഴ്ച : 
യും പൊതുയാഥാര്‍ത്ഥ്യബോധവും വേറിട്ടു പോകുന്നതിലെ വിരുദ്ധ 
ജ്ഞാനാനുഭവങ്ങളെ ഈ കഥ അതീവ തന്മയത്വത്തോടെ ആവി 
ഷ്ക്കരിയ്ക്കുന്നു. ആധുനിക മനോരോഗവിജ്ഞാനശാഖയക്ക്‌ പാഠ 
പുസ്തകങ്ങളായിത്തീരേണ്ട മാനവികപാഠങ്ങളാണ്‌ ഈ രണ്ടു കഥ | 


പറയന്‍ കണ്ടങ്കാളി. 

പാണന്‍ ഉണിപ്പെരേന്‍ 

(ഇവരെക്കുറിച്ച്‌ ഗ്രാമത്തില്‍ പ്രചാരത്തിലുള്ള പഴങ്കഥകള്‍ മുമ്പൊ 
രിയ്ക്കല്‍ എഴുതിയതിനാല്‍ വിസ്തരിയ്ക്കുന്നില്ല.) 

മന്ത്രവാദിയായിരുന്നില്ലെങ്കിലും കിണ്ണത്തിലെഴുതിയ വെള്ളം കൊ 
ടുത്ത്‌ മഹാരോഗങ്ങള്‍ പലതും മാറ്റിയിരുന്ന “കൊയിലാണ്ടി മുസലി 
യാര്‍' എന്ന ഒരു മുസ്‌ലീം സിദ്ധവൈദ്യനും കൂടല്ലൂരിലുണ്ടായിരുന്നതാ 
യി എം.ടി. തന്നെ ഒരു സംഭാഷണത്തിനിടയില്‍ എന്നോടു പറയുകയു 
ണ്ടായി. 

കിണ്ണത്തിലെഴുതിവെള്ളം കൊടുക്കലും ആഭിചാരാദി മന്ത്രവാദ്രകി 
യകളും കേവലമായ അന്ധവിശ്വാസങ്ങളായിരുന്നില്ല. വളരെ ഫലവ 
ത്തായ ചില നാട്ടുമരുന്നുകളായിരുന്നുവത്രെ കിണ്ണത്തിലെഴുതാനുപ 
യോഗിച്ചിരുന്നത്‌. മന്ത്രവാദികളുടെ കയ്യിലുമുണ്ടായിരുന്നു അപൂര്‍വ്വ 
ജാതി ഒറ്റമൂലികള്‍. മിക്കപ്പോഴും രോഗം ശമിച്ചത്‌ ഈ നാട്ടുമരുന്നുക 


“ളുടെ ഫലം കൊണ്ടാണ്‌. വിശ്വാസം ഇനിപ്പിയ്ക്കുന്നതിനുള്ള അന്ത 


രീക്ഷ സൃഷ്ടിയായിരുന്നു ഈതിയിറക്കലിന്റേയും ഉഴിഞ്ഞുവാങ്ങലിന്റേ 
യും വെലിക്കളച്ചിലിന്റേയും ആണിതറയ്ക്കലിന്റേയും കിണ്ണത്തിലെഴു 
ത്തിന്റേയും ഉറുക്കും നൂലിന്റേയും ഏലസ്സുചരടിന്റേയുമൊക്കെ സങ്കേ 
തങ്ങള്‍. 

കൂടല്ലൂരിലേയും പരിസരങ്ങളിലേയും നാട്ടുവൈദ്യപരമ്പരകളെക്കു 
റിച്ചുള്ള കഥകള്‍തന്നെ ചരിത്രഗവേഷണത്തിനു വകയുള്ളതാണ്‌. ഇത്ര 
യധികം പാരമ്പര്യമുള്ള നാട്ടുവൈദ്യന്മാര്‍ കേരളത്തിലെ മറ്റൊരു ഗ്രാമ 


ഒറ്റത്തവണ തീര്‍പ്പാക്കല്‍ 


പദ്ധതി തുടരുന്നു. 


പ്രദേശത്തും ഉണ്ടായിരിയ്ക്കാന്‍ സാദ്ധ്യതയില്ല. 


നാടന്‍വൈദ്യം 


പൂഴയ്ക്കക്കരെ ഇരിമ്പിളിയത്താണ്‌ പ്രശസ്തമുസ്ലീംവൈദ്യകുടുംബ 
മായ പെരിങ്ങാട്ടുതൊടിക്കാരുടെ തറവാട്‌. അത്യപൂര്‍വ്വ പച്ചമരുന്നുര 
ഹസ്യങ്ങള്‍ പലതും പാരമ്പര്യസമ്പത്തായി കാത്തുസൂക്ഷിച്ച പെരി 
ങ്ങാട്ടുതൊടിയിലെ ബാപ്പു വൈദ്യരും ഹുറൈര്‍ കുട്ടിയും കൂടല്ലൂര്‍ ചരി 
ത്രത്തിന്റെ ഭാഗമാണ്‌. 

അങ്ങേക്കരയിലെ പള്ളിപ്പുറത്താണ്‌ കണ്ണുവൈദ്യത്തിലെ കേരളീയ 
പാരമ്പര്യങ്ങള്‍ പലതും കാത്തുസൂക്ഷിച്ച പൂളിയാപ്പറ്റ തറവാട്‌. പുളി 
യാപ്പറ്റ വേലുക്കുട്ടി വൈദ്യരും ബാലന്‍ വൈദ്യരും കേള്‍വികേട്ട നേ 
ത്രവൈദ്യന്മാരായിരുന്നു. 

പുളിയാപ്പറ്റയ്ക്കടുത്തുതന്നെ മുക്കടെക്കാട്ട്‌ അപ്പുവൈദ്യരുടെ.പെ 
രുമപ്പെട്ട നാട്ടുചികിത്സാലയവും നിലനിന്നിരുന്നു. 

കൂടല്ലൂരിന്റെ തൊട്ടയല്‍പക്കത്താണ്‌ പാരമ്പര്യ സവര്‍ണ്ണവൈ 
ദൃകുലമായ വൈദ്യമഠം നമ്പൂതിരിമാരുടെ ആസ്ഥാനം. വൈദ്യമഠം 
ചെറിയ നാരായണന്‍ നമ്പൂതിരിയിലൂടെ ഇന്നും വളരെ പ്രശസ്തമാ 
യി നിലനില്‍ക്കുന്ന ഈ ചികിത്സാകേന്ദ്രവും അവര്‍ക്കുമാത്രം ക 
രഗതമായ ചില ഓഷധരഹസ്യങ്ങള്‍ കാത്തുസൂക്ഷിയ്ക്കുന്നു 
ണ്ട്‌. 

വിളിപ്പാടകലെ ചാത്തരനായരുടെ പ്രശസ്ത പാരമ്പര്യ ബാലചികി 


പിഴപ്പലിശ, മുടക്കപ്പലിശ എന്നിവയില്‍ 
വമ്പിച്ച ഇളവുകള്‍ . . . എല്ലാവര്‍ക്കും. 


ഈ അാനുകൂല്യങ്ങള്‍ സെപ്റ്റംപര്‍ 30 വരെ മാത്രം 


വിവിധ ഭവന പദ്ധതികളില്‍ ഒഴിവുളള 
- വീടുകള്‍. ഫ്ളാറ്റുകള്‍. പ്ലോട്ടുകള്‍ 
ക്വട്ടേഷന്‍ /ലേല വ്യവസ്ഥയില്‍ വിൽപ്പനയ്ക്ക്‌ 
തികച്ചും അാദായകരം: ഒപ്പം ഭവന വായ്പാ സാകര്യവും 
വില അടച്ചാലുടന്‍ വിലയാധാരവും . 
കുറഞ്ഞ പലിശ നിരക്കില്‍ ഹയര്‍ പര്‍ച്ചേഴ്‌സ്‌- 
അലോട്ട്മെന്റും ലഭ്യമാണ്‌. 


വിശദ വിവരങ്ങള്‍ക്ക്‌ ബോര്‍ഡ്‌ ഓഫീസുകളുമായി ബന്ധപ്പെടുക 


കേരള സംസ്ഥാന ഭവന നിര്‍മ്മാണ ബോര്‍ഡ്‌ 


www.kshD .keralo.gov.in 


Phone 0471-2330001 


മലയാളം ഓണപ്പതി പ്പ്‌ 


ആഗസ്ററ്‌ 2004 23 


ത്സാകേന്ദമാണ്‌. ബാലചികിത്സാമേഖലയിലെ അത്യപൂര്‍വ്വമായ ഓ 
ഷ്ധരഹസ്യങ്ങള്‍ ഇവര്‍ക്കും സ്വന്തമായുണ്ട്‌. 

പുഴയ്ക്കെരെ ചെമ്പപ്രദേശത്തെ ഷാരടി വൈദ്യരും ചെമ്പ എഴു 
ത്തച്ഛനും കുടല്ലൂരില്‍ അറിയപ്പെട്ടിരുന്ന നാട്ടുവൈദ്യന്മാരായി 
രുന്നു. 

വളരെ പുരാതനകാലം മുതല്‍ക്കുതന്നെ കീഴാള സമുദായങ്ങളില്‍ 
പ്പെട്ട പ്രബലവൈദ്യകുലങ്ങള്‍ കൂടല്ലൂരിന്റെ പരിസരപ്രദേശങ്ങളില്‍ 
പുലര്‍ന്നു പോന്നിരുന്നു. സാക്ഷാല്‍ വൈദ്യരത്‌നം പി.എസ്സ്‌. വാരി 
യര്‍ക്കുവരെ ഗുരുസ്ഥാനീയനായിരുന്ന തൃത്താല മണ്ണാന്‍രാമന്‍ വൈ 
ദൃരൂടെ പരമ്പര ഇവിടുത്തെ ജനകീയ ചികിത്സയ്ക്ക്‌ അടിത്തറ പാകി 
യവരാണ്‌. 

സന്നിപിടിച്ച്‌ മരിച്ചെന്നുകരുതി ഇറക്കിക്കിടത്തിയവരെ എഴുന്നേ 
ല്പിച്ച നടത്തിയ കഥകള്‍വരെ ഈ നാട്ടുവൈദ്യന്മാരുടെ ചരിത്രത്തി 
ലുണ്ട്‌. 

ചില കഥകളില്‍ ഈ നാട്ടുവൈദ്യന്മാരെപ്പറ്റിയൊക്കെ ചില സൂച 
നകളുണ്ടെന്നതൊഴിച്ചാല്‍ എം.ടി.യുടെ സാഹിത്യത്തില്‍ കൂടല്ലൂര്‍ പരി 
സരങ്ങളുടെ സമ്പന്നമായ വൈദ്യകഥാപശ്ചാത്തലം, എന്തുകൊ 
ണ്ടോ. വിസ്തരിച്ചു വന്നിട്ടില്ല. എങ്കിലും ഈ വൈദ്യപാരമ്പര്യങ്ങള്‍ 
പലതും പുതിയ കാലത്ത്‌ നിലനിര്‍ത്തുവാന്‍ വേണ്ടി എം.ടി. പലപ്പോ 
ഴും മുന്‍കൈയെടുത്ത്‌ പരിശ്രമിച്ചിരുന്ന കാര്യം എനിയ്ക്കു നേ 
രിട്ടറിയാം. മലമല്‍ക്കാവിലെ പരമേശ്വരന്‍ നായര്‍ക്ക്‌ പാരമ്പര്യമായി 


റബ്ബര്‍ മരങ്ങള്‍ക്കുവേണ്ടിപ്രരേ 
തയ്യാര്‍ ചെയ്യപ്പെടുന്ന വളം 


8% റബ്ബര്‍മിം 


ല്‌ Marketing & Adm. Office: Aluva-6 
Tel: 0484 2625409, 2630372. Fax : 0484 26: 


Other Products : CBC Ferticide (Organic Manure), 
CBC Coconut Mix, Green Rich, Roopa Mark Bone Mea! 
‘& Neem Cake, Might {Bio Pesticide} 


കൈവന്നിരുന്ന തീപ്പൊള്ളലിനുള്ള സിദ്ധാഷധം എം. ടിയുടെ കൂഴ 
ഫലമായാണ്‌ പൊതുചികിസ്സാരംഗത്തേയ്്‌; 


ത്തി 
ര വ്യാവസായികാടിസ്ഥാനത്തില്‍ ഉല്പ 


ന്‍നായരുടെ കുറ്റിപ്പുറത്തുള്ള 4 

1യ്ക൭൭ ടുന്നില്ലെങ്കിലും പരമേശ്വര യു റ ള്ള 
പ മ്മില്‍ ഇപ്പോള്‍ തീപ്പൊള്ളലേറ്റ ധാരാളം പേര്‍ വിദു. 
ദേശങ്ങളില്‍ നിന്നുവരെ വന്നു ചികിത്സനേടി സുഖപ്പെട്ടുപോവ്ുന് 


v 


കുറ്റിപ്പുറത്ത്‌ പാരമ്പര്യ സസ്യരഷധജ്ഞാനങ്ങളും നാട്ടറിവു 


മും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്‌ പ്രകൃതി ചികിത്സാലയം ത 
ങ്ങാനുള്ള വലിയൊരു പ്രോജക്ടും വര്‍ഷങ്ങള്‍ക്കുമുമ്പ എംടി. ത്ത 
ാക്കിയിരുന്നു. അതിനായി മല്ലൂര്‍ക്കടവിനടുത്ത്‌ പുഴക്കരെ കുന്നി 
പുറത്ത്‌ കുറേ സ്ഥലം വാങ്ങി ചില കോട്ടേജുകളും പണിഞ്ഞിരു ne 
പിന്നീട്‌ എന്തുകൊണ്ടോ ആ പ്രോജക്‌ട്‌ നടക്കാതെ പോയി. ഫു 
രമ്പര്യ വൈദ്യപരമ്പരകള്‍ സസ്യരഷധജ്ഞാനങ്ങള്‍ കൈമാറ്റ, 
നോ പുതിയ ഉല്പാദന സംവിധാനങ്ങളുപയോഗിച്ച്‌ നവീകരിയക്കു; 
നോ തയ്യാറാവാത്തതു തന്നെയാവണം ഒരു പ്രധാനകാരണം. ജൂ 

എന്തുകൊണ്ടാണ്‌ എല്ലാത്തരം ഇനവിഭാഗങ്ങളിലും പെട്ട ഒട്ടനവധി; 
വൈദ്യകുലങ്ങളുടെ ദഷധഇ്ഞാനങ്ങളും പലവിധത്തില്‍ സവിശേ, 
ഷതകളുള്ള മറ്റ്‌ കാര്‍ഷികനാട്ടറിവുകളും കൂടല്ലൂര്‍ പ്രദേശത്തെ വി 
ന്നമാക്കിയത്‌ എന്ന്‌, ഈ നിളാതീരഗ്രാമ ചരിത്രത്തിലേയ്ക്ക്‌ യാത്രചചെ, 
്ലിട്ുള്ളപ്പോടൊക്കെ ഞാന്‍ വിസ്മയപ്പെട്ടു ചോദിച്ചുപോയിട്ടുണ്ട്‌. അതി. 
നുത്തരം തരുന്നത്‌ ഈ പ്രദേശങ്ങളിലെ സമ്പന്നമായ പ്രകൃതിരുദു 
സവിശേഷമായ ഭൂമിശാസ്ത്രവുമാണ്‌. വ 

ണ്ടു വലിയ പുഴകള്‍ സംഗമിയ്ക്കുകയും കടവുകള്‍ അതിരിട്ടു 
നാലുകരകളിലേയ്ക്ക്‌ വേര്‍തിരിയ്ക്കുകയും ചെയ്ത പ്രദേശങ്ങളാണ്‌ തൃ _ 
ത്താല, മേഴത്തൂര്‍, മലമക്കാവ്‌ കുടല്ലൂര്‍. പട്ടിത്തറ. ആലൂര്‍ മണ്ണിയ 4 
പെരമ്പലം, ആനക്കര, കുമ്പിടി. പള്ളിപ്പുറം. പരതൂര്‍. ഇരിമ്പിളിയം. 
തുടങ്ങിയ ചെറിയ ചെറിയ ഉള്‍നാട്ടുദേശങ്ങള്‍. കൂടല്ലൂരിനക്കരെ പു; 
ള്ളിപുറത്തെ കരിയന്നൂര്‍ക്കര (കരണൂര്‍ക്കരയിലേയ്ക്ക്‌ പുഴയിലൂടെ 4 
യല്ലാതെ എത്തിപ്പെടാന്‍ ഇന്നും മറ്റുമാര്‍ഗ്ഗങ്ങളൊന്നുമില്ല. ഈ സവി. ) 
ശേഷമായ ഒറ്റപ്പെടല്‍ മൂലം എല്ലാ അടിസ്ഥാനമേഖലകളിലും സ്ര 
യത്വം കൈവരിയ്ക്കാനുള്ള പരിശ്രമം ഈ പ്രദേശങ്ങളിലെ അദ്ധാന ദ 
ശീലരായ കര്‍ഷകജുനത വളരെ പുരാതനകാലം മുതലേ വളര്‍ത്തി | 
ക്കൊണ്ടുവന്നിട്ടുണ്ട്‌. കൃഷിരീതികള്‍. പാരമ്പര്യത്തൊഴിലുകള്‍, വൈ 4 
ദ്യം, സസ്യഷധവിജ്ഞാനം, ഗൃഹോപകരണനിര്‍മ്മാണം, ജ്ലോതി; 
ശ്ലാസ്തരം, ആഭരണനിര്‍മ്മാണകല. ശില്പവിദ്യ. നാടോടിക്കലകള്‍,. 
ഉരി - ആയോധന മുറകള്‍ തുടങ്ങി ഒട്ടനവധി വിജ്ഞാനമേഖലക-, 
ളില്‍, നൂറ്റാണ്ടുകളുടെ ജീവിതാനുഭവങ്ങളിലൂടെ പരീക്ഷിച്ചറിഞ്ഞ സ്പ 
ന്നമായ നാട്ടറിവു ചരിത്രം ഈ പുഴയോര്രഗാമങ്ങള്‍ക്കുണ്ട്‌. മണ്ണാര്‍ 
ക്കാട്‌ - സൈലന്റ്‌ വാലി മലനിരകളില്‍ നിന്നുവരുന്ന തുതപ്പുഴയും ; 
ആനമലനിരകളില്‍നിന്നു വരുന്ന ഭാരതപ്പുഴയും ഒരുമിച്ചു കൂടുന്ന 'കൂ 
ടൽ ഈര്‍്‌' (കൂടല്ലൂര്‍) ഈ പുരാതന കാര്‍ഷിക സംസ്‌കൃതിയുടെ കേ . 
ദ്രസ്ഥാനങ്ങളിലൊന്നാണ്‌. (നദീസംഗമങ്ങളായ പ്രയാഗ കള്‍ മഹാവി 
ജ്ഞാനകേന്ദ്രങ്ങളാണെന്ന്‌ ചരിത്രം.) ദൈര്‍ഘ്യമേറിയ രണ്ടുനമികളി | 
ജം എക്കല്‍ വന്നടിഞ്ഞ ഈ മണ്ണ്‌ കൃഷിയ്ക്കു മാത്രമല്ല ഫലഭുയി . 
ഷ്ഠമായത്‌. അപൂര്‍വ്വ ജനുസ്സില്‍പ്പെട്ട എണ്ണമറ്റ നഷധസന്യങ്ങള്‍ | 
ക്കുകൂടി സമ്പന്നമായിരുന്നു പുഴയോരം. പുഴയോരക്കാവുകളിലും കൂ 
ന്നിന്‍ പുറങ്ങളിലും മാത്രമല്ല, വീട്ടുപറമ്പുകളില്‍പ്പോലും ഈഷലല്ലെ . 
ടികള്‍ വളര്‍ന്നു. ദൂരദേശങ്ങളില്‍ നിന്ന്‌ അപൂര്‍വ്വമായ പറി മരുന്നു 
കള്‍ തേടി ആളുകള്‍ പുഴയോരത്തും കുന്നിന്‍പുറങ്ങളിലും വന്നു ക 
ണ്ടിരുന്നത്‌ പഴമക്കാര്‍ ഓര്‍ക്കുന്നു. കഞ്ഞിക്കൂര്‍ക്കയും ബ്രഹ്മിയും ആ 
ലോടകവും കുറുന്തോട്ടിയും കറ്റുവാഴയും കാട്ടുതുളസിയും കര്‍ളകവും | 
കരിമഞ്ഞളും തഴുതാമയും പോലെ ഏതുഗ്രാമീണനും തിരിച്ചറിയാൻ 


odo dey 


ആഗസ്ററ്‌ 2004 ഭ 24 


. i 


ട്ര Road, Kada 


0484-2203040, 2203738, 2206767, 2206 
‘Website: vinayakacaterers.com 


Cornct/ VC /0804 


കഴിയുന്ന നിത്യനഷധച്ചെടികള്‍ക്കു പറമേ അപൂര്‍വുജാതി സസ്യ 
ഷധങ്ങളെ തിരിച്ചറിയുകയും അവയുടെ പയോഗസാദ്്യതകള്‍ പരീ 
ക്ഷിച്ചറിയുകയും ചെയ്തവരാണ്‌ പഴയകാലത്ത്‌ സവിശേഷ വൈദ്യജ്ഞാ 
നികളായത്‌. ചുറ്റുപാടുകളെ ആഴത്തില്‍ നിരീക്ഷിച്ചറിഞ്ഞ നാട്ടിഡു 
മാത്രമായിരുന്ന; അന്ന്‌ ഗാമീണജനതയ്ക്ക്‌ അതിജ്ീവനജ്ഞാനം. പു 
റമേനിന്നൊന്നും ഇറക്കുമതി ചെയ്താനില്ലാത്തതിനാല്‍ ഇവിടുത്തെ സസ്യ 
ങളും വൃക്ഷങ്ങളും ജലവും ധാന്യങ്ങളുമൊകക്കെത്ത ന്നയായിരുന്നു ഗ്രാ 
മങ്ങള്‍ക്ക്‌ അറിവും അഴകും അന്നവം അതീന്ദിയജ്ഞാനവും നല്‍കി 


യത്‌. അത്‌ പ്രകൃതിയെക്കുറിച്ചുള്ള കര്‍ഷകജനതയുടെ വിശേഷജ്ഞാ | 


നമാണ്‌. 


നാട്ടുപുരാവൃത്തം 


എം.ടി. യഥാര്‍ത്ഥത്തില്‍ ഈ അറിവുകളില്‍ നിന്നു പിറവികൊണ്ട 
എഴുത്തുകാരനാണ്‌. തന്റെ ഗ്രാമീണമായ നാട്ടറിവിന്റെ ആഴങ്ങളെ തൊ 
ട്ടറിഞ്ഞുകൊണ്ടു; “സ്ഥലപുരാണം' എന്ന കഥയില്‍ എം.ടി. ഇങ്ങനെ 
നിരീക്ഷിച്ചുവെച്ചിട്ടുണ്ട്‌ 
“ഞങ്ങളുടെ കുരുതിപ്പറമ്പിനുള്ള സ്ഥലം ഞങ്ങളുടെ ഭഗവതിയ്ക്ക്‌ 
കാഴ്ചവെച്ചത്‌ ഞങ്ങളുടെ പുഴയായിരുന്നു. 
മുത്തുവിളയും കുന്നത്ത്‌ അതിരാളന്റമ്പലത്തില്‍ ആറാട്ടുകഴിഞ്ഞു 
ഭഗവതിയും അമ്മയും അനുഇത്തിമാരും നിലാവില്‍ മടങ്ങിവരുമ്പോള്‍ 
മൂന്നും കൂട്ടാനും മുട്ടുമടക്കാനും പുഴവക്കത്തെ ഇത്തിരി നിഴലിലിരു 
ന്നു. താളും തകരയും വളരുന്നനാടും അതിന്റെ പുഴയും ഭഗവതിയെ 
ആകര്‍ഷിച്ചു. ഭഗവതി. അതായത്‌ ഞങ്ങളുടെ അമ്മ കാറ്റിനോടു ചോ 
രിച്ച. j 
എനിയ്ക്കിരിയ്ക്കാന്‍ സ്ഥലമുണ്ടോ ഇവിടെ? 
അമ്മ. അതായത്‌ ഞങ്ങളുടെ മുത്തശ്ശി ഉപദേശിച്ചു: തട്ടകം വിട്ടുക 
ളിയ്ക്കണോ മകളേ? ഭഗവതി ഇളകിയില്ല. വര്‍ഷത്തിലൊരിയ്ക്കല്‍ 
എന്റെ നല്ലച്ഛന്റെ ഉത്സവം കഴിഞ്ഞാല്‍ ഞാനിവിടെ വരുന്നു. മന 
സ്ത്റീനിണങ്ങിയ മണ്ണില്‍കുടികെട്ടിപ്പാര്‍ക്കാന്‍ വരുന്നു. ne 
ഉറങ്ങിക്കിടക്കുന്ന ദേശത്തോട്‌ ഭഗവതി പറഞ്ഞു: 
മക്കളേ നിങ്ങള്‍ക്ക്‌ ഞാനുണ്ട്‌. റ 
ഭഗവതിയുടെ ആഗ്രഹം കാറ്റ്‌ അങ്ങ്‌ മലയോളം ചെന്നു മൊഴിഞ്ഞു. 
മലയില്‍ മഴപെയ്തു. മഴവെള്ളം പുഴ നിറച്ചു. അഞ്ചാലും അരയാലും 
വളരാനും മൂന്നാനനിരന്ന്‌ ഉത്സവം നടത്താനുമുള്ള സ്ഥലം അമ്മയ്ക്കു 
കാഴ്ചവെച്ചിട്ട്‌ പുഴപിന്‍വാങ്ങി. വഴിവിട്ടൊഴുകി, അന്നു പാതിരയ്ക്ക്‌ 
തറവാടുകളുടെ തെക്കിനിത്തറകളില്‍ ഉറക്കത്തില്‍ നിന്നു ഞങ്ങള്‍ ഞെ 
ട്ടിയുണര്‍ന്നു. അകലത്തു നിന്നു കാതന്‍ ചെമ്പുകളെ വലിയ്ക്കുന്ന 
ചങ്ങലകളുടെ കിലുക്കം കേട്ടു. പട്ടിട്ടുമൂടിയരുപം മച്ചിന്റെ വാതില്‍ 
തുറന്ന്‌ അകത്തു കയറുന്നത്‌ അവ്യക്തമായി കണ്ടു. 
കാലത്ത്‌ പുഴവക്കില്‍ ഒ ു 
ന ഞങ്ങള്‍ക്കു കിട്ടിയ കുരുതിപ്പറമ്പില്‍ ആലു 
അതാണ്‌ ഞങ്ങളുടെ കുരുതിപ്പറമ്പ്‌. പുഴയില്‍ കുളിച്ചു വരുന്നവര്‍ 
അന്തിയ്ക്ക്‌ കുരുതിപ്പറമ്പിനെ വലം വെച്ച്‌ അരയാലിന്റെ ചുവട്ടില്‍ 
തൊട്ടു നിറുകയില്‍ വെച്ച്‌ പിന്തിരിഞ്ഞു നോക്കാതെ നടന്നു. 
തട്ടകംവിട്ടു പോകുമ്പോഴും മഴപോലെ വന്നതിനെ മഞ്ഞുപോലാ 
ക്കി മുമ്പിലും പിമ്പിലും നടന്നു കാത്തുരക്ഷിയ്ക്കാന്‍ ഞങ്ങള്‍ക്കൊര 
മ്മയുണ്ടായി. പാതിരയ്ക്ക്‌ പടിഞ്ഞാറെകരയിലെ വീടുകളില്‍ നിന്നു 
കിഴക്കോട്ടു നോക്കാന്‍ ഞങ്ങള്‍ ഭയപ്പെട്ടു. അരയാലിനു; ചുറ്റം അമ്മ 
യുടെ ഭൂതഗണങ്ങള്‍ തീനാളങ്ങള്‍ തുപ്പിക്കൊണ്ട്‌ നൃത്തം വെയ്ക്കു 
ന്നത്‌ ഞങ്ങള്‍ കണ്ടു.” റ 
ഈ നാട്ടുപുരാവ്യത്തത്തെ ആത്മാവിലണിഞ്ഞതുകൊണ്ടാവണം. 


അറിയാത്ത 


തിയുടേതോ മതത്തിന്റേതോ വേദപുസ്തകങ്ങളുടേതോ അല്ല. പഴക 
ളുടേയും മലകളുടേയും കാറ്റിന്റേയും ഇലത്തിന്റേയും കൃഷിയുടേയും 
അമ്മ ദൈവമാണ്‌. അതുകൊണ്ടാണ്‌ ജലത്തിനും പുഴയ്ക്കും വനത്തി 
നും കാടിനും അവ പോറ്റിവളര്‍ത്തിയ ആദിമജനതയ്ക്കും മേല്‍ കയ്യേ 
റൃമുണ്ടാവുമ്പോഴൊക്കെ എം.ടി. താനറിയാതെ പ്രക്ഷോഭകാരിയാവു 
നത. മുത്തങ്ങയിലും പ്ലാച്ചിമടയിലും മാവൂര്‍ സമരത്തിലും നിളാസം 
രക്ഷണ പ്രസ്ഥാനങ്ങളിലുമൊക്കെ മുന്‍നിരപ്പോരാളിയായി വന്ന “ആ 
ക്ടിവിസ്റ്റ്‌ എം.ടിയ്ക്കുള്ളിലെ തോല്‍ക്കാന്‍ കൂട്ടാക്കാത്ത ഗ്രാമീണ കര്‍ 
ഷകനാണ്‌. 

എല്ലാ അധിനിവേശങ്ങള്‍ക്കുമുന്നിലും ഈ ഗ്രാമീണകര്‍ഷകന്‌ രോ 
Tn മനസ്സില്ലാത്തൊരു തന്റേടമുണ്ട്‌. അത്‌ തന്റെ തട്ടകത്ത 
. ee സ്ഥലപുരാണം എന്ന കഥയില്‍ എം.ടി. ഉപദര്‍ഗിച്ചി 
“വടക്കുനിന്നുവന്ന കച്ചവടക്കാര്‍ നാടറിയാതെ. തടുകമറിയാ 
തെ കുരുതിപ്പറമ്പിന്നരികിലെ അത്താണിയില്‍ ചുമടിറക്കി. അടുത്തു 
കൂടി ഞങ്ങള്‍ വില ചോദിച്ചപ്പോള്‍ കൊള്ളലാഭം ചേര്‍ത്തു വില 
പറയാനൊരുങ്ങിയ വിദേശികള്‍ക്ക്‌ നാവു വഴങ്ങിയില്ല. ഒച്ചയുയര്‍ 


ന്നി P 
st താളിനും തകരയക്കും പകരം സാമാനങ്ങള്‍ കെട്ടിവാങ്ങി അര 
noted ഞങ്ങള്‍ തറവാടുകളിലേയ്ക്കു നടന്നു.” 
2 
ഇ ണ്‌ കുരുതിപ്പറമ്പിന്റെ സത്യം. കുരുതിപ്പറമ്പും പറമ്പുകാക്കുന്ന 
അമ്മദൈവവും സ്വന്തമായുണ്ടെന്നു 


എന്നും എം.ടിയ്ക്കൊരു ദൈവവും വിശ്വാസവുമുണ്ട്‌. ആ ദൈവം ഇാ ! 


ച കരുതി ഗ്രാമീണര്‍ അനിതിയു 

അധര്‍മ്മവ ലി ി 

ന്ന പ്രവര്‍ത്തിച്ചാല്‍ പുഴതന്ന കുരുതിപ്പറന്പ്‌ പു 
ന്ന തിരിച്ചെടുക്കുമെന്നും “സ്ഥലപുരാണം” എന്ന കഥ സര്‍ഗ്ഗാ 


മലയാളം ഓണ പ്പ തി പ്പ്‌ 
ആഗസ്റ്റ്‌ 2004 4 26 


ത്മകമായി ദീര്‍ഘദര്‍ശനം ചെയ്യുന്നുണ്ട്‌. 

ഒരര്‍ത്ഥത്തില്‍ ഈ കുരുതിപ്പറമ്പാണ്‌ എം.ടി. വാസുദേവന്‍നായര്‍ 
തന്റെ ദേശ പുരുഷാര്‍ത്ഥങ്ങളുടേയും നാട്ടറിവു നാനാര്‍ത്ഥങ്ങളുടേയും 
സത്തയായി സങ്കല്പിച്ചുവെച്ചിരിയ്ക്കുന്ന വിശ്വാസങ്ങളുടെ കേന്ദ്രം. 
ഈ പ്രാദേശികതയില്‍ മാത്രം നിലനില്‍ക്കാന്‍ കഴിയുന്ന “പൊരുളധി 
കാരത്തിന്റെ നാട്ടുദൈവതമാണത്‌. 

മൂന്നുവര്‍ഷത്തിലൊരിയ്ക്കലാണ്‌ കുരുതിപ്പറമ്പില്‍ ദേശക്കാര്‍ വരി 
യിട്ടു പിരിവു നടത്തി കഴിച്ചു പോരുന്ന കുരുതി ('ഗുരുതി' എന്നതിന്റെ 
ഗ്രാമീണപ്രയോഗം) ഇടക്കാലത്തു മുടങ്ങിപ്പോയിരുന്ന കുരുതി പിന്നി 
ട്‌ എം.ടി.യുടെ ഉത്സാഹത്തിലാണ്‌ പുനരാരംഭിച്ചത്‌. ഇപ്പോള്‍ എം.ടി. 
ഗ്രാമത്തിലേയ്ക്കു മുടങ്ങാതെ വരുന്ന സന്ദര്‍ഭങ്ങളിലൊന്ന്‌ ഈ കുരു 
തിയുടെ ദിവസമാണ്‌. 


നിര്‍മ്മാല്യം 


കുറച്ചുവര്‍ഷങ്ങള്‍ക്കുമുമ്പ്‌ ഒരു കുരുതിദിവസം തീര്‍ത്തും യാദ്യ 
ച്ഛികമായി എം.ടി.യോടൊത്ത്‌ കുറച്ചുനേരം കുടല്ലൂരിലുണ്ടാവാന്‍ 
എനിയ്ക്കവസരമുണ്ടായി. പലതും പറഞ്ഞകുൂട്ടത്തില്‍ എം.ടി. കുരു 
തിയുത്സവക്കാലത്തെ ചില പഴയരസങ്ങള്‍ പറഞ്ഞു. 

കുരുതിതര്‍പ്പണത്തിന്‌ ഏഴുതിരിയിട്ട താലങ്ങള്‍ പിടിച്ച്‌ എല്ലാവീ 
ടുകളില്‍ നിന്നും കോടിയുടുത്ത പെണ്‍കിടാങ്ങള്‍ കുരുതിപ്പറ 
സ്പില്‍ കോമരത്തിനു പിന്നില്‍ നില്‍ക്കും. ദേശത്തെ സുന്ദരികളെല്ലാമു 


ണ്ടാവും. അവിടെ വെച്ചാണ്‌ ഗ്രാമത്തിലെ പ്രണയങ്ങള്‍ പലതും നാ 


മലയാളം ഓണപ്പതി പ്പ്‌ 


മ്പെടുക്കുന്നത്‌. പെണ്ണുകാണലിനും കല്യാണമുറപ്പിയ്ക്കലിനും ചി 
ലപ്പോള്‍ വേര്‍പിരിഞ്ഞ ബന്ധങ്ങളുടെ കൂടിച്ചേരലിനുമൊക്കെ കു 
രുതിപ്പറമ്പ്‌ നിമിത്തമാവും. കൂടല്ലൂര്‍ക്കാര്‍ തമ്മില്‍ത്തമ്മിലാവുമ്പോള്‍ 
ഇക്കാര്യങ്ങളില്‍ പ്രശുങ്ങളൊന്നുമുണ്ടാവാറില്ല. എന്നാല്‍ തൊട്ടയല്‍ 
ദേശക്കാര്‍വരെ കുരൂതിപ്പറമ്പില്‍ കുടല്ലൂര്‍ക്കാര്‍ക്ക്‌ വിദേശികളാണ്‌. 
ഒരിയ്ക്കല്‍ താലപ്പൊലിയേന്തിയ പെണ്‍കിടാങ്ങളെ കാണാന്‍ പുഴ 
യുടെ കിഴക്കേക്കരയില്‍ നിന്നു വന്ന ചില മുറികൂളന്മാര്‍ പെണ്ണുങ്ങ 
ളോട്‌ മര്യാദക്കേടു കാണിച്ചതും കൂടല്ലൂരെ ആണുങ്ങള്‍ 'പൂശി' അക്ക 
രെക്കടത്തിയതുമായ ചില കഥകളൊക്കെ രസകരമായി എം.ടി. വിവ 
രിച്ചു. 

ഈ കുരുതിയ്ക്കു വെളിച്ചപ്പെടാന്‍ വന്നിരുന്ന കോമരങ്ങളില്‍ നി 
ന്നാണ്‌ “പള്ളിവാളും കാൽച്ചിലമ്പും” എന്ന കഥയിലേയും “നിര്‍മ്മ 
ല്യം” എന്ന സിനിമയിലേയും നായകനായ വെളിച്ചപ്പാടിന്റെ പിറവി. 
കൂടല്ലൂര്‍ ദേശത്ത്‌ വെളിച്ചപ്പാടുമാരാരുമുണ്ടായിരുന്നില്ല. കൊടിക്കു 
ന്നത്തു കാവില്‍പണ്ട്‌ വെളിച്ചപ്പാടുണ്ടായിരുന്നു. കാവില്‍ “വെളക്കും 
മാല'യ്ക്കു പോവുമ്പോഴൊക്കെ കുട്ടിയായിരുന്ന എം.ടി. “വെളിച്ചപ്പെ 
ടൽ” കണ്ടിട്ടുണ്ട്‌. കുളങ്കരവെളിച്ചപ്പാടായിരുന്ന കാട്ടിനാട്ടില്‍ ഗോപാ 
ലന്‍ നായരുമായുള്ള ബന്ധം “നിര്‍മ്മാല്യം” എന്ന സിനിമയുടെ കാല 
ത്തുണ്ടായതാണ്‌. എന്നിരുന്നാല്‍പ്പോലും “രാമക്കുറുപ്പ്‌' എന്ന സ്വന്തം 
പേരില്‍ ഒരിയ്ക്കലും വിളിയ്ക്കപ്പെട്ടിട്ടില്ലാത്ത വെളിച്ചപ്പാടിന്റെ കഥകള്‍ 
ഇന്ന്‌ കൂടല്ലൂര്‍ ദേശത്തിന്റെ കൂടി പുരാവ്യത്തങ്ങളാണ്‌. 

“വെളിച്ചപ്പാടിന്റെ മുത്തച്ഛന്‍ അമാനുഷിതമായ ശക്തികള്‍ പല 
തും കാണിച്ചിട്ടുണ്ടത്ര. അയാള്‍ കോമരം തുള്ളിയിരുന്ന കാലത്തെ 
അദ്ഭുത വിദ്യകളെപ്പറ്റി നാട്ടിലെ കാരണവന്മാര്‍ ഇന്നും സംസാരിയ്ക്കാ 
റുണ്ട്‌. പറഞ്ഞു കേട്ട വിവരമേയുള്ളു. A 

നാട്ടില്‍ വളരെ പ്രചാരമുള്ള ഒരു ചരിത്രമുണ്ട്‌. അന്യമതസ്ഥരായ 
ആരോ ചിലര്‍ അമ്പലം തീണ്ടി വെളിച്ചപ്പാടിനു കലികയറി. ചിലമ്പും 
വാളുമെടുത്ത്‌ അട്ടഹസിച്ചു ചാടി. അന്നത്തെ വെളിച്ചപ്പാടുകണ്ടു കി 
ടുകിടെ വിറയ്ക്കാത്ത വരില്ല എന്നാണ്‌ പറയുന്നത്‌. “ഞാന്‍ വേല നട 
ത്തണോ?' എന്നലറിക്കൊണ്ട്‌ അയാള്‍ ഒരു പിടിവെള്ളരി വാരി നില 
അറിഞ്ഞു. 

ചരിത്രമറിയുന്നവര്‍ പറയുന്നതാണ്‌. 

അപ്പോള്‍ നിലത്ത്‌ വസൂരിയുടെ പളുങ്കുകള്‍ പാഞ്ഞുനടക്കുകയാ 
യിരുന്നു. മൂപ്പന്‍ വന്നു തെറ്റുപറഞ്ഞു നൂറുപണം വെച്ചു. അപ്പോള്‍ 
നിലത്തെ വസൂരിക്കുരുക്കള്‍ വീണ്ടും അരിമണികളായിമാറി! 

രാമക്കുറുപ്പിന്റെ അച്ഛനും ചില്ലറക്കാരനായിരുന്നില്ല. വെളിച്ചപ്പാ 
ടായിരുന്ന അദ്ദേഹം ഒരു നല്ല മന്ത്രവാദി കൂടിയായിരുന്നു. ഭഗവതി, 
അദ്ദേഹം വിളിച്ചാല്‍ വിളിച്ചേടത്തെത്തും. അതുകൊണ്ട്‌ അദ്ദേഹത്തി 
നു കീഴടങ്ങാത്തബാധയും പിശാചുമില്ല. അറുപതുവയസ്സുവരെ അ 
ദ്ദേഹം കോമരമായിരുന്നു. വാര്‍ദ്ധകയകാലത്തുകൂടി “കറ്റ്‌ പൂറ്റി പള്ളി 
വാളൊടുത്താല്‍ അദ്ദേഹം ഭൂമി കുലുക്കിക്കൊണ്ട്‌ നൃത്തം ചവിട്ടും. അറു 
പതുകഴിഞ്ഞ ആ കണ്ഠത്തില്‍ നിന്നുവരുന്ന അട്ടഹാസങ്ങൾ കേട്ടാല്‍ 
ഞെട്ടാത്തവരാരുമുണ്ടായിരുന്നില്ല. 

അച്ഛന്‍ മരിച്ചപ്പോള്‍ രാമക്കുറുപ്പ്‌ വെളിച്ചപ്പാടായി. 

(പള്ളിവാളും കാല്‍ച്ചിലമ്പും) 

ആ വെളിച്ചപ്പാടാണ്‌ ‘പള്ളിവാളും കാല്‍ച്ചിലമ്പും' എന്ന കഥയില്‍ 
മൂശാരിനാണുവിന്റെ ആലയില്‍ വാളും ചിലമ്പും തൂക്കിവില്‍ക്കാന്‍ ചെ 
ല്ലുന്നത്‌. “നിര്‍മ്മാല്യ ത്തില്‍ ഭഗവതിയുടെ മുഖത്തേയ്ക്കു കാര്‍ക്കിച്ചു 
തുപ്പുന്നത്‌. 

വിശ്വാസത്തിന്റേയും കലഹത്തിന്റേയും അന്തര്‍ലന്ദ്യങ്ങള്‍ നിറഞ്ഞ 
ഈ ഗ്രാമീണ നീതിബോധത്തില്‍ നിന്നാണ്‌ എം.ടി.യുടെ കലാസന്ദ 
രൃം നേടിയത്‌. 

എം.ടി. പറയുന്നു. 


csr ന ല്‌ 7 


v 


ആഗസ്ററ്‌ 2004 ൦ 27 


| മഞ്ഞണി 


്മാനൊ: നിരിശരവാരിയല ഗാനത്തിലെ ക്ഷേതത്തില്‍ ഞാനി 
TZ N ത്തിനെ അവസാനരംഗം ദൈവത്തെ 
ണെന്ന്‌ ആരോപിചുവരണ്ട്‌ താനിതയേറെ വിശ്വസി 
വീട്ട; എന്നിയുമ്പോഴത്തെ 
വെട്ടിച്ചപ്പാടിന്റെ തകര്‍ച്ചയുടെ നിമീഷമാണത്‌ അയാള്‍ അയാളെ 
തയെ കരുതി കോടക്കകതാണവിടെ അ തില്‍ അസാധാരണമാ 


പപോഴ്‌ം പാട്‌ 
റില്‍. 


നിഷേധിയ്ക്‌: 


പപ. സേവിച്ചു ഭവതി ടക്കം രന ടെ 


വി ഒനമില ദേഷ്യം വരുമ്പോള്‍ നാട്ടിലെ കാരണവന്മാര്‍ ഭഗവതിയെ 
കത്ത പദ്യം പറയന്നത്‌ ഞാനെതയോ കുറി കേട്ടിരിയക്കുന്നു. 
ആ ദേഷവും പലാരുവം അവരുടെ ടക്തിതുടെ ഒരു ഭാഗമാണ്‌. പി 
നീടവര്‍ തന്നെ ഭഗവതിയടെ മസി ചെന്ന കരയം. പാര്‍ത്ഥിയ്ക്കും.” 


“ഞാന്‍ നീരായി വാഴ്ക്‌ എന്ന്‌ തോറുത്തിര്‌: പറയുന്നത്പോലെ 


പൊസനാധര്‍ത്ത്യം ഉപാസകനും ഒന്നായിത്തിരുന്ന ഭഗവത്സേവ 


നടെ ഗാമീണ ഭവമാണത്‌ ആവിടെ ദേവനി൯ ആത്മനിവയും ദേ 
വോപാസന ആന്മോപാസനയുമാണ്‌ 

വെല്ലിചുപ്പാടിനന്‍െ കഥകളെ കൂടല്ലൂരിന്റെ ഭാഗമാക്കിയതുപോലെ 
ത്തന്നെ തന്റെ വ്യക്തിപരമായ പല അനുവലോകങ്ങളേയും പ്രിയ 
അഭ്ലേയം കുടല്ലുരിലേയക്ക; പറിച്ചു, നട്ടിട്ടുണ്ട്‌ എംടി. കുമരനെല്ലൂരില്‍ 
പഠിയ്ക്കുന്ന കാലത്ത്‌ നിതൃപരിചിതമായീരുന്ന എ റിഞ്ഞിയക്കലേയും 
അമേറിക്കരയ്ിലേയും അവ്വലക്കുളങ്ങള്‍ കുടല്ലൂര്‍ക്കഥകളിലേയ്ക്കു; 
വിരന്ന; വന്നതങ്ങനെയാണ്‌. അച്ഛന്റെ നാടായ പൂന്നയൂര്‍ക്കു 
ഉത്തെ പലിയംതാട പീരയും പിലകഥ കളോടൊപ്പം കുടല്ലൂര്‍ക്കു പോ 
ന; പന്നയര്‍ക്കളതെ്‌ പിയങ്ങള്‍ പലതും കുടല്ലൂര്‍ക്കഥകളില്‍ പ 


& 


ഓര്‍മ്മ ശക്തിയും, സന്ദര്‍ഭത്തിനനുസരിച്ച്‌ 
വിശകലന ശേഷിയുമുള്ള, 


കമ്പ്യുട്ടര്‍ ഉപയോഗിച്ച്‌ പ്രോഗ്രാം ചെയ്യാവുന്ന 


SIEMENS Hearing Aids 


Feel the difference 


Hear Well Clinic 


(Audiology Clinic of Electro Medic) 
Vikas Bldg., Railway Station Link Road, Calicut, Ph: 0495-2703333 


ലയിടത്തും വേഷം മാറിവന്നിട്ടുണ്ട്‌. കാര്‍ത്ത്യായനി ഓപ്പോളോടൊപ്പം 
സ്‌കൂളില്‍ പോയിരുന്ന. എം.ടി.യേക്കാള്‍ രണ്ടുവയസ്സിനു മൂപ്പുള്ള പു 
ന്നയൂര്‍ക്കുളത്തെ സുന്ദരി പറക്കുളം കുന്നത്തുകൂടി വാസുവിനൊപ്പം 
സ്‌കൂളിലേയ്ക്കുപോയ കഥയില്‍ (കഥ: മഹാനഗരത്തിന്റെ പശ്ചാത്ത 
ലത്തില്‍) കാലവും ദേശവും സമര്‍ത്ഥമായി മാറ്റിയിടപ്പെട്ടിട്ടുണ്ട്‌. (കഥാ 
പാത്രങ്ങള്‍ ജീവിച്ചിരിയ്ക്കുന്നതുകൊണ്ട്‌ കൂടുതല്‍ വിസ്തരിച്ചുകൂട.) 
കൂടല്ലൂരിനോട്‌ പലതും കുട്ടിച്ചേര്‍ത്തതു പോലെത്തന്നെ കൂടല്ലൂരി 
ന്റെ ദേശചരിത്രത്തില്‍ നടന്ന പലതും തീര്‍ത്തും കാണാതിരുന്നിട്ടുമു 
ണ്ട്‌ എം.ടി. കുടല്ലൂരില്‍ നടന്ന കര്‍ഷക - കര്‍ഷകത്തൊഴിലാളി പ്ര 
ക്ഷോഭങ്ങളൊന്നും നേരിട്ട്‌ എം.ടി.യുടെ രചനകളില്‍ വന്നിട്ടില്ല. ദേ 
ശീയ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ്‌ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട്‌ എം.ടി. 
യുടെ കുടുംബക്കാരും സ്വന്തക്കാരും പലരും പ്രവര്‍ത്തിച്ചിരുന്നുവെങ്കി 
ജും ആവക ചരിത്രസന്ദര്‍ദങ്ങളെയൊന്നും നേര്‍ക്കുനേരെ സ്പര്‍ശി 
യ്ക്കാതെയാണ്‌ എം.ടി.യുടെ രചനാലോകം കടന്നുപോന്നത്‌. ഇത്തരം 
രാഷ്ട്രീയ - സാമൂഹ്യ സാഹചര്യങ്ങളില്‍നിന്ന്‌ അകന്നുനില്‍ക്കുമ്പോള്‍ 
ത്തന്നെ വൈരൃദധ്യാത്മകരീതിയില്‍ എം.ടി.യുടെ നോവലുകള്‍ (നാലു 
കെട്ട്‌, അസുരവിത്ത്‌) ചരിത്രപരിതഃസ്ഥിതികളെ പ്രതിഫലിപ്പിച്ചിട്ടുണ്ടെ 


ന്നും വിലയിരുത്താം. 


എം.ടി. സ്പര്‍ശം 


“അജ്ഞാതന്റെ ഉയരാത്ത സ്മാരകം” എന്ന കഥയിലെ നായിക 


Onam 
ലു Spec f 


ദ്ലയുളം ഓണ പ്ല തി പ്പ്‌ 


ആഗസ്ററ്‌ 2004൦ 28 


ഫര്‍ണിഷിംഗ്‌ മെറ്റീരിയല്‍സ്‌ 


ജു കര്‍ട്ടന്‍സ്‌ 
ല്‍ ബെഡ്ഷീറ്റ്സ്‌ 
ജ്‌ ബെഡ്‌ സ്പ്രഡ്‌ 


ടൌവ്വല്‍സ്‌ 
ബര്‍മുഡാസ്‌ 
ജു ഏപ്രന്‍ 


ജു നാപ്കിന്‍സ്‌ 


ജു ടേബിള്‍ മേറ്റ്‌ 


ജു ലേഡീസ്‌ ബാഗ്‌ 
ജു കുഷ്യന്‍കവര്‍ 


ലോണ്‍ട്രി ബാസ്‌ക്കറ്റ്‌ 


Fabrics India Exports 


Nr. 4th Rly. Gate, Sithara Complex, P.T. Usha Road, 
Calicut - 673 032. Ph: 0495 - 2761759 


a 


സി.പി. വസുന്ധര ഇന്നും ജീവിച്ചിരിയ്ക്കുന്ന കഥാപാത്രമാണ്‌. (യ 
ഥാര്‍ത്ഥപേര്‍ യശോധര) യശോധരയുടേയും പനയഞ്ചേരിവാസുദേവന്‍ 
നമ്പൂതിരിയുടേയും പ്രണയം എം.ടി. പഠിയ്ക്കുന്ന കാലത്ത്‌ കുമരനെ 
ല്ലൂര്‍ ഹൈസ്‌കൂളിലെ ഒരു മഹാസംഭവമായിരുന്നു. പ്രായംതെറ്റി സ്‌കൂ 
ളില്‍ച്ചേര്‍ന്ന വാസുദേവന്‍ നമ്പുതിരി അന്നേ ഒരൊത്ത പുരുഷനായി 
ക്കഴിഞ്ഞിരുന്നു. പ്രായത്തില്‍ക്കവിഞ്ഞ വളര്‍ച്ചയുണ്ടായിരുന്ന യശോ 
ധരയും ഒത്തപെണ്ണായിരുന്നു. ചന്തപ്പടിക്കല്‍ അത്താണിപണിയുകയും 
ചെട്ടികളുടെ അമ്പലത്തിന്‌ ഏഴുതട്ടുള്ള വിളക്കുകൊടുക്കുകയും കോ 
രല്ലൂരമ്പലക്കുളം പുതുക്കിപ്പണിയുകയും ചെയ്ത വാസുദേവന്‍നമ്പൂതി 
രി തന്റേയും യശോധരയുടേയും പ്രണയത്തിന്‌ ശാശ്വതസ്മാരകമാവാ 
നുദ്ദേശിച്ച്‌ അങ്ങാടിയിലൊരു ലൈബ്രറി സ്ഥാപിച്ചു. സ്‌കൂളിലും അ 
മ്പലത്തിലും ലൈബ്രറിയിലുമൊക്കെ ഭാര്യാഭര്‍ത്താക്കന്മാരെപ്പോലെ 
അവരൊന്നിച്ചു സഞ്ചരിച്ചു. 

ക്ലാസ്സില്‍ രണ്ടു ഡെസ്‌ക്കിന്റെ അകലത്തില്‍ ഏഴു പിരീയഡും താന്‍ 
കണ്ടു കൊണ്ടിരുന്ന യശോധരയുടെ അന്നത്തെ ചിത്രം എം.ടി. കഥ 
യില്‍ ഇങ്ങനെവരച്ചുവെച്ചിട്ടുണ്ട്‌. 

“നെറ്റിയില്‍ ഗണപതിഹോമത്തിന്റെ കരിക്കുറി. കഴുത്തില്‍ ചുവന്ന 
കല്ലുപതിച്ച കുഴിമിന്നി. വലിയ അരക്കെട്ടുമുഴുവന്‍ മറച്ചുപരത്തിയിട്ട 
മുടിക്കെട്ടില്‍ ഒരു മന്ദാരപ്പൂ.” 

ഒരു ടെലിവിഷന്‍ പരിപാടിയ്ക്കു വേണ്ടി വി.കെ. ശ്രീരാമന്‍ ഈ 
യിടെ വൃദ്ധയായ യശോധരയ്ക്ക്‌ എം.ടി.യുടെ ഈ വര്‍ണ്ണന വായിച്ചു 
കേള്‍പ്പിച്ചപ്പോള്‍ യശോധര പ്രതികരിച്ചു. 

“ആ കുട്ടിയ്ക്ക്‌ ( എം.ടി.യ്ക്ക്‌) ഓര്‍മ്മല്്യാഞ്ഞിട്ടാണ്‌. അതു മന്ദാര 
പ്പവല്ല്‌. 

നിഷ്ക്കളങ്കമായ ഈ നിരീക്ഷണം ഓര്‍മ്മയെ കലയാക്കി മാറ്റുന്ന 
എം.ടി.യുടെ രചനാവൈഭവത്തിനു ലഭിച്ച സത്യസന്ധമായ ഒരു ഗ്രാമീ 
ണപുരസ്‌ക്കാരമാണ്‌. 

ജൂതുശുൂന്യമായിത്തീര്‍ന്ന അനുഭവ നിമിഷങ്ങളുടേയും സ്വപ്നനഷ്ട 
ങ്ങളുടേയും ഇല്ലായ്മകളുടേയും വല്ലായ്മകളുടേയും ഓര്‍മ്മകളെപ്പോ 
ലും ബഹുവര്‍ണ്ണസന്ദര്യമുള്ള ദുഃഖങ്ങളും നൈരാശ്യങ്ങളുമാക്കി മാ 
റ്റിയ എഴുത്തുകാരനാണ്‌ എം.ടി. ആ ഓര്‍മ്മകളില്‍ കരിങ്കല്ല്‌ കല്‍ക്ക 
ണ്ടമായി, ചന്തമറ്റ പു മന്ദാരപ്പുവായി, ഹൃദയാനുഭവത്തിന്റെ വികാര 
മൃദുലമായശില്പം കൊണ്ട്‌ ജീവിതത്തിലെ നിസ്സാരതകളെപ്പോലും ശാ 
ശ്വത സനന്ദര്യമൂല്യം ചാര്‍ത്തിയ്ക്കുന്ന പ്രണയസ്പര്‍ശമാണത്‌. തന്റെ 
താന്നിക്കുന്നില്‍ നിന്നുനോക്കിയാല്‍ കാണുന്നപുഴയിലെ ഉദയവും നരി 
വാളന്‍ കുന്നിലെ അസ്തമയവും പോലെ മനോഹരമായ ഒരു കാഴ്ച 
യും ലോകത്തിലില്ല എന്ന്‌ ഒരു കാലഘട്ടത്തെ മുഴുവന്‍ ഈ എഴുത്തു 
കാരന്‍ ബോദ്ധ്യപ്പെടുത്തിയതങ്ങനെയാണ്‌. 


വാസ്തവത്തില്‍ താന്നിക്കുന്ന്‌ കുടല്ലൂര്‍ പരിസരത്തിലെ മറ്റു കുന്നു 


കളേക്കാള്‍ സനന്ദര്യപശ്വാത്തലത്തില്‍ പിന്നില്‍ നില്ക്കുന്നതും താര 
തമ്യേന ചെറുതുമാണ്‌. പക്ഷേ, എം.ടിയുടെ സര്‍ഗ്ഗസ്പര്‍ശമേറ്റപ്പോള്‍ 
താന്നിക്കുന്ന്‌ വിശ്വസുന്ദരമായിത്തീര്‍ന്നു. കുന്നുകള്‍ക്കും പുഴകള്‍ക്കു 
മിടയില്‍ അന്യലോകങ്ങളില്‍ നിന്നു വളരെയേറെ ഒറ്റപ്പെട്ടു കിടന്ന കു 
ടല്ലൂര്‍ എന്ന പാവപ്പെട്ട ഗ്രാമം എം.ടി.യുടെ രചനാകലയില്‍ ലോക 
സംസ്‌ക്കാരഭൂപടത്തില്‍ എഴുതിച്ചേര്‍ക്കപ്പെട്ടു. 

എം.ടി. ഗ്രാമത്തെ എഴുതിയപ്പോള്‍ ഗ്രാമത്തിലെ എല്ലാമനുഷ്യനിമി 
ഷങ്ങളും കൂടുതല്‍ വികാരസാന്ദ്രമായി. മനുഷ്യനോടും പ്രകൃതിയോ 
ടും ബന്ധപ്പെട്ട എല്ലാ ജീവല്‍സ്പര്‍ശിനികളും ജാഗ്രത്തായി. മനുഷ്യ 
ന്റെ ചീത്ത വികാരങ്ങള്‍പോലും ഏകാന്തതയാല്‍ വിമലീകരിയ്ക്ക 
പ്പെടുന്ന സാംസ്ക്കാരനിമിഷങ്ങളായി മാറി. നാഗരികതയടക്കം മനു 
ഷ്യസത്തയെ മലിനപ്പെടുത്തിയേയ്ക്കാവുന്ന എല്ലാ വിരുദ്ധസം 
സ്‌ക്കാരങ്ങള്‍ക്കുമെതിരെ നിര്‍ത്താവുന്ന നിഷ്ക്കളങ്ക ഭാവങ്ങളുടെ 
തരളതകളെയാണ്‌ ഗ്രാമജീവിതത്തില്‍ നിന്ന്‌ എം.ടി. സ്ഫുടം ചെയ്തെ 


ടുക്കാന്‍ ശ്രമിച്ചത്‌. ദാരിദ്യം. അവഗണന, ഒറ്റപ്പെടുത്തല്‍, അപമാനം 
തുടങ്ങിയ ഒട്ടനവധി പീഡാനുഭവങ്ങള്‍ മൂലം ഗ്രാമം വിട്ടു പോവേണ്ടി 
വന്നവര്‍ പോലും ഗ്രാമീണ ജീവിതവ്യവസ്ഥയെ അപ്പാടെ നിരാകരു; 
യ്ക്കുന്നതല്ല, മറിച്ച്‌ വ്യവസ്ഥയെ പുതിയ മനുഷ്യത്വത്തിലേയ്ക്കു 
പുനര്‍ നിര്‍മ്മിയ്ക്കുവാന്‍ വേണ്ടി ഗ്രാമത്തില്‍ തിരിച്ചെത്തുന്നതാണ്‌' 


എം.ടി.യുടെ ആദ്യകാലരചനകളിലെല്ലാം നാം കണ്ടത്‌. അവര്‍ക്കൊ; 
ക്കെ ഇടത്താവളമായി സ്വീകരിയ്ക്കേണ്ടിവന്ന നാഗരികതയുടെ സം; 


സ്‌ക്കാരം മനുഷ്യന്റെ സ്നേഹിയ്ക്കുവാനുള്ള കഴിവ്‌ നഷ്ടപ്പെടു 
ത്തിക്കളയുന്നതിന്റെ വിലാപസ്വരം ആ രചനകളില്‍ അന്തര്‍ധാരയു 
യി വര്‍ത്തിച്ചിരുന്നു. നഗരത്തിന്റെ ക്രൂരമായ ഏകാന്തതയിലിരുന്ന്‌ ഗ്രാ 


മത്തെ നിരന്തരം ഓര്‍മ്മിയ്ക്കുന്ന കഥാസന്ദര്‍ഭങ്ങളെ എം.ടി. സൃഷ്ടി 4 
ട്ടുണ്ട്‌. ഓര്‍മ്മ അവിടെ വിമലീകരണം എന്ന സാംസ്‌ക്കാരിക പ്രവര്‍ , 
ത്തനമായി മാറി. വിഷം കുടിച്ചുതീര്‍ത്ത അനുഭവങ്ങളില്‍നിന്നുപോ | 
ലും അമൃതം കടഞ്ഞെടുക്കാന്‍ പ്രാപ്തി നല്‍കുന്ന, സഹനത്തിലും | 
സ്‌നേഹത്തിലും അധിഷ്ഠിതമായ മനുഷ്യബന്ധങ്ങളുടെ ഗ്രാമീണഭാ ; 
വമാണ്‌ അവിടെയൊക്കെ സ്വത്വവിശുദ്ധിയുള്ള ഹൃദയവികാരമായി എം. i 


ടി. ഉയര്‍ത്തിക്കാട്ടിയത്‌. 
എന്നാല്‍, സ്നേഹപൂര്‍ണ്ണമായതും നന്മയേറിയതുമായ ആ ഗ്രാമീണ 
സ്വര്‍ഗ്ഗം തീര്‍ന്നുപോയിരിയ്ക്കുന്നു എന്നാണ്‌ താരതമ്യേന പുതിയ 


കഥയായ “ശിലാലിഖിതം” നല്‍കുന്ന സൂചന. സ്വന്തം ഗ്രാമത്തില്‍ സം) 


ഭവിച്ച ഒരു യഥാര്‍ത്ഥ കഥതന്നെയാണ്‌ “ശിലാലിഖിത'ത്തിനാധാരം, 


നീണ്ട മണിക്കൂറുകളോളം ജീവന്‍ പോകാതെ കണ്‍മുന്നില്‍ പിടഞ്ഞു ; 
കിടന്നിട്ടും ആത്മഹത്യ ചെയ്യാന്‍ ശ്രമിച്ച ആ (സ്തീയെ ഗ്രാമം തിരി | 
ഞ്ഞുനോക്കിയില്ല എന്ന അറിവിന്റെ ഞെട്ടലില്‍, നിരന്തരം മനു | 


ഷ്യവിരുദ്ധജ്ഞാനങ്ങളിലേയ്ക്ക്‌ അപനിര്‍മ്മിയ്ക്കപ്പെടുന്ന പുതിയദേ 


ശചിത്രം തന്നെയാണ്‌ എം.ടി. അടയാളപ്പെടുത്തിയിരിയ്ക്കുന്നത്‌. . 
ഒടുവില്‍ മനുഷ്യത്വത്തിന്റെ ആത്യന്തിക പ്രതികരണം നഗരത്തില്‍ നി : 


ന്നു വന്ന വിദ്യാര്‍ത്ഥിനിയില്‍ അധ്യാരോപം ചെയ്യുന്നതുവഴി ഗ്രാമ 


ത്തിലുള്ള വിശ്വാസത്തകര്‍ച്ചയുടെ തീക്ഷ്ണത സൂചിപ്പിയ്ക്കുവാന്‍ | 
വേണ്ടി നഗരപക്ഷത്തേയ്ക്കു കൂറുമാറി നില്‍ക്കുക കൂടി ചെയ്യുന്നു 


ണ്ട്‌ എം.ടി. 


“സ്വര്‍ഗ്ഗം തുറക്കുന്ന സമയം” എന്ന കഥയിലെ മുട്ടിനാരായണന്‍ | 


നായരെപ്പോലെ നന്നായി മരിപ്പിയ്ക്കാനറിയാവുന്ന മനുഷ്യര്‍ കൂടി ഗ്രാ 


ളിലെ സസ്യസാന്നിദ്ധ്യം അവയുടെ സംരക്ഷണത്തിന്‌ 


ഭാരതീയ മിത്തുക 
| - വലിയൊരു പങ്കുവഹിച്ചിട്ടുണ്ട 


“എ.വി. രഘു 


മത്തില്‍ നിന്നു കുടിയറ്റുപോയിരിയ്ക്കുന്നു എന്ന്‌ “ശിലാലിഖിതം' അ | 


ടിവരയിട്ടുറപ്പിയ്ക്കുന്നു. 

ഗ്രാമത്തിന്റെ മനോഭാവങ്ങളോടൊപ്പം ഭൂമിശാസ്ത്രവും മാറിക്കഴിഞ്ഞു 
എന്ന്‌ എം.ടി. ഈയിടെയാണ്‌ വിഷാദിച്ചത്‌. 

“പുഴയുടെ രൂപം ദാരുണവും ഭീകരവുമാണിപ്പോള്‍. ആകെ പൊ 
ന്തക്കാടു മൂടിയ നദീതടത്തില്‍ ഒരു തുള്ളിവെള്ളം കാണില്ല. 

പുഴ കാണുമ്പോള്‍ വല്ലാത്തവിഷമം. സത്യത്തില്‍ അതുകൊണ്ടാ 
ണ്‌ നാട്ടില്‍ പോവാന്‍ മടിതോന്നുന്നത്‌.” 

പുഴ മാത്രമല്ല, കരയും കാലവും മാറുകയാണ്‌. എം.ടി.യുടെ തറവാ 
ട്ടുപടിയ്ക്കല്‍ നിന്ന്‌ പുഴക്കരയിലെ റോഡുവരെ നീണ്ടു കിടന്നിരുന്ന 
വയല്‍പ്പരപ്പു മുഴുവന്‍ മണ്ണിട്ടു നികത്തിക്കഴിഞ്ഞു. അവിടെയെല്ലാം ധാ 
രാളം വീടുകള്‍ നിരന്നു. താന്നിക്കുന്നിന്‍ മുകളിലെ മേച്ചില്‍പ്പറമ്പു മു 
ഴുവന്‍ കുടികിടപ്പുകളായി. നരിവാളന്‍കുന്ന്‌ പകുതിയോളം മണ്ണെടു 


പ്പു കരാറുകള്‍ ജെ.സി.ബി. ഉപയോഗിച്ച്‌ മാന്തി ലോറിയില്‍ കയറ്റി 


ക്കൊണ്ടു പോയി. 

അതെ. ഒരു നീണ്ടകാലഘട്ടത്തിന്റെ സ്വപ്നങ്ങളേയും പ്രതീക്ഷക 
ളേയും ഇച്ഛകളേയും നിര്‍ണ്ണയിച്ച സര്‍ഗ്ഗാത്മകതയുടെ മനുഷ്ഠ - 
ഭൂമിശാസ്ത്രങ്ങള്‍ യന്ത്രമെടുത്തുപോവുകയാണ്‌. മനുഷ്യത്വത്തിന്റെ ഭാ 
വങ്ങളേയും ഭാവനകളേയും ഭാവുകത്വങ്ങളേയും നിലനിര്‍ത്തിയ ഈ 
നര്യസ്ഥലങ്ങള്‍ കാലം വിഴുങ്ങിത്തീര്‍ക്കുകയാണ്‌. അ 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004൦ 36 


ത്തോളജിയാണ്‌. 

സസ്യങ്ങളുടെ ലഭ്യത ഇത്തരം മിത്തുകളിലെ പരാമര്‍ശത്തിന്‌ വലി 
യൊരു ഘടകമാണ്‌. ഉദാഹരണമായി നെല്ല്‌ സമ്പല്‍ സമൃദ്ധിയുടെ അട 
യാളമായാണ്‌ നാം കരുതിപ്പോരുന്നത്‌. ഇത്‌ നമ്മുടെ വിവാഹച്ചടങ്ങു 
കളിലും വിവിധ ആചാരമുഹൂര്‍ത്തങ്ങളിലും സജീവസാന്നിദ്ധ്യമായിട്ടു 
ണ്ട്‌. നെല്ല്‌ ഏറ്റുവും കൂടുതല്‍ വിളയുന്ന പ്രദേശങ്ങളിലാണ്‌ ഇത്തരം 
മുഹൂര്‍ത്തങ്ങളിലേയ്ക്ക്‌ ഈ സസ്യം കടന്നുവരുന്നത്‌. എന്നാല്‍ നെല്ല്‌ 
പ്രധാന വിളയാവാത്ത പ്രദേശങ്ങളിലും ഇതിന്‌ ഈ അംഗീകാരമുള്ള 
തായി കാണാം. ഇത്‌ ഒരുപക്ഷേ, മനുഷ്യന്‍ കുടിയേറ്റപ്പെടുമ്പോള്‍ കൈ 
യില്‍ കരുതുന്ന വിശ്വാസങ്ങളെ തെറ്റിക്കാതെ ശീലമാക്കുന്ന കാഴ്ച 
യായിട്ടുവേണം കരുതപ്പെടാന്‍. 

സമൂഹത്തിലെ വിശ്വാസങ്ങളെ ആചാരം തെറ്റിക്കാതെ അനുഷ്ഠി 
ക്കുന്നതിനും അവയെ തലമുറകളായി നിലനിര്‍ത്തുന്നതിനും (സ്തീകള്‍ 
ക്കുള്ള പങ്ക്‌ വളരെ വലിയതാണ്‌. കുടുംബം, സമൂഹം എന്നിവയുടെ 
ഐശ്വര്യത്തിന്‌ വിശ്വാസങ്ങളെ വഴിപിഴയ്ക്കാതെ കൊണ്ടുനടക്കുന്ന 
ശീലം ഭാരത്രസ്തീകള്‍ സ്വായത്തമാക്കിയിരുന്നു. ആചാരങ്ങള്‍ അനുഷ്ഠി 
ക്കുമ്പോഴും ഇത്തരം വിശ്വാസങ്ങള്‍ വന്നവഴി പലര്‍ക്കും അജ്ഞാത 
മാണ്‌. തന്റെ പതിയെ ആപത്തില്‍ നിന്നു രക്ഷപ്പെടുത്താന്‍ ആലിനെ 


മീനുഷ്യന്‍ പരാണിക കാലം മുതല്‍ സസ്യങ്ങളെ സ്വപക്ഷത്താ 

നന്‌ കണ്ടുശീലിച്ചത്‌. ഭക്ഷണമായും രോഗങ്ങള്‍ക്ക്‌ പരിഹാരമായും ജീ 
ന്റെ സംരക്ഷണത്തിന്‌ അവയ്ക്കുള്ള പങ്ക്‌ അവന്‌ അനുഭവമായി 
എന്നതാവാം സസ്യലോകം അംഗീകരിക്കപ്പെടുന്നതിന്‌ വഴിയൊരുക്കി 
ഇത്‌. ജീവന്റെ വിവിധഘട്ടങ്ങളില്‍ നമ്മെ സഹായിക്കുന്ന അല്ലെങ്കില്‍ 
സംരക്ഷിക്കുന്ന ഘടകങ്ങളെ തലമുറകളായി നിലനിര്‍ത്തുന്നതിന്‌ ആരാ 
നയുമായി ബന്ധപ്പെടുത്തി ഭാരതീയ സംസ്‌കൃതിയില്‍ മിത്തുകള്‍ രൂ 
പ്പെട്ടിട്ടുണ്ട്‌. ഈ മിത്തുകളിലെല്ലാം സസ്യങ്ങളുടെ പ്രകടമായ സാ 
സനിദ്ധ്യം നമുക്ക്‌ കാണാവുന്നതാണ്‌. ഇവ കൂടാതെ വിവിധ വര്‍ഗ്ഗങ്ങ 
ുടെ ആരാധനാ സങ്കല്ലങ്ങളിലും സസ്യങ്ങള്‍ മുഖ്യ പ്രതീകമായി 
ിലനില്‍ക്കുന്നുണ്ട്‌. മുസ്ലിം, ക്രിസ്ത്യന്‍ മിത്തുകളില്‍ സസ്യങ്ങള്‍ക്ക്‌ 
ആരാധനാപരിവേഷം നല്‍കിക്കാണുന്നില്ല. ബൈബിളിലെ നൂറ്റിയിരു 
തോളം സസ്യങ്ങളും ഖുര്‍ആനിലെ ഇരുപതോളം സസ്യങ്ങളും നമ്മു 

)ട സംസ്‌കാരവുമായി ബന്ധപ്പെട്ടല്ല കിടക്കുന്നത്‌. പടിഞ്ഞാറന്‍ രാ 
നയങ്ങള്‍ അടിസ്ഥാനമാക്കിയാണ്‌ ഇവ എഴുതപ്പെട്ടിരിക്കുന്നത്‌ എന്ന 
താവാം ഇതിനുള്ള കാരണം. ഇതില്‍ പരാമര്‍ശിക്കപ്പെട്ട സസ്യങ്ങളാ 
ഒട്ട കൂടുതല്‍ ഭക്ഷ്യയോഗ്യമായവയുമാണ്‌. അതിനാല്‍ സസ്യങ്ങളെ 
ആരാധനയോടെ ഉള്‍ക്കൊള്ളുവാന്‍ നമ്മെ ശീലിപ്പിക്കുന്നത്‌ ഹിന്ദു മി 


മലയാളം ഓ ണപ്പതി പ്പ്‌ 
ആഗസ്ററ്‌ 2004 » 31 


EER Loo പുരുഷന്റെ ബീജോത്പാദനശേഷി കുറഞ്ഞു വരുന്നു. പുരു 
ഷന്മാരിലെ ബീജങ്ങളുടെ എണ്ണവും ചലനശേഷിയും കഴിഞ്ഞ നൂറ്റാണ്ടിനെ 
അപേക്ഷിച്ച്‌ ഈ നുറ്റാണ്ടില്‍ കുറഞ്ഞു വരുന്നുവെന്നാണ്‌ വിദേശമാജ്യങ്ങ 
ളിലെ പഠനങ്ങള്‍ സൂചിപ്പിക്കുന്നത്‌ കേരളത്തിലെ ദമ്പതികളില്‍ ഏകദേശം 15 % 
ലെറെ പേര്‍ വന്ധ്യത പ്രശ്നങ്ങള്‍ അനുഭവിക്കുന്നുണ്ട്‌. ഇതില്‍ 50% ലേറെ 
പുരുഷന്റെ തകരാറുകള്‍ മുലമാണെന്നാണ്‌ പഠനങ്ങള്‍ രേഖപ്പെടുത്തുന്നത്‌. 

മുന്‍കാലങ്ങളില്‍ വന്ധ്യതയെന്നാല്‍ സ്ത്രീയുടെ മാത്രം കുഴപ്പമായിട്ടായി 
രുന്നു വിശ്വസിച്ചിരുന്നത്‌. എന്നാല്‍ സ്ത്രീകളിലെ വന്ധ്യതാ പ്രശ്നങ്ങ 
ളില്‍ 80% ലേറെയും ചികിത്സിച്ചു ഭേദമാക്കാന്‍ എളുപ്പമുള്ളതാണെന്നതാണ്‌ 
സത്യം. പുരുഷ വന്ധ്യത പരിഹരിക്കാന്‍ പ്രയാസമേറിയതും. 


പുരുഷ വന്ധ്യതയുടെ കാരണങ്ങള്‍ 


oo 


4: ബീജങ്ങളുടെ എണ്ണകുറവും ചലനശേഷിക്കുറവും (35൩൦ ലേ & mofiity ) 
ബീജങ്ങളുടെ ആകൃതിയിലെ തകരാറുകള്‍, വൃഷണങ്ങള്‍ക്ക്‌ ജന്മനാ 
ഉള്ള തകരാറുകള്‍ 

& പ്രോസ്റ്റേറ്റ്‌ ഗ്രന്ഥിയിലെ അണുബാധ, മു്രനാള വുമായി ബന്ധ 
പ്പെട്ട തടസ്സങ്ങള്‍, അണുബാധ 

% വെരിക്കോസില്‍, ബീജവാഹിനികുഴലുകളിലെ തടസ്സം, അണുബാധ 

& ലൈംഗികാവയവങ്ങളുടെ വളര്‍ച്ചകുറവ്‌, ഉദ്ധാരണമില്ലായ്മ, സ്ഖലന 

മില്ലായ്മ, ലൈംഗികതാല്‍പര്യകുറവ്‌ 


ബീജോത്പാദനത്തിലെ ക്രമക്കേടുകള്‍ 

2 മില്ലിലിറ്റര്‍ ശുക്ലത്തില്‍ 40 മില്ല്യന്‍ (ദശലക്ഷം) ബീജങ്ങളെങ്കിലും ഉണ്ടാ 
വണം. ഇവയ്ക്ക്‌ 50% സാ യും വേണം. ചിലരില്‍ ബീജങ്ങള്‍ ഒട്ടുംതന്നെ 
ഉണ്ടാവില്ല. (7200506൦13) ചിലപ്പോള്‍ ബീജങ്ങളുടെ എണ്ണം വളരെ കുറവാ 
യിരിക്കും. ഒരു ബീജം ഉണ്ടായിവരുന്നതിന്‌ 120 ദിവസമെടുക്കും. പലപ്പോഴും 
ഇതിനിടയില്‍ വളര്‍ച്ചമുരടിച്ചു പോവുന്നതു കൊണ്ടാണ്‌ (നദtധ്to൩ കന്നട!) എണ്ണം 
കുറയുന്നത്‌. 


നീയവുമാണ്‌. ഇക്കഴിഞ്ഞ 4 വര്‍ഷങ്ങള്‍ക്കുള്ളില്‍ നിരവധി പേര്‍ സൂര്യാമു 
തത്തിന്റെ ഫലസിദ്ധി അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്‌. വന്ധ്യതാ പ്രശ്നങ്ങളില്ലാത്യു 
വര്‍ക്കും ഒരു ഉരര്‍ജദായിനിയായി നിത്യേന സൂര്യാമൃതം ഉപയോഗിക്കാൻ 
ദിവസം മുഴുവന്‍ ഉണര്‍വ്വും ഉന്മേഷവും നിലനിര്‍ത്തി പ്രവര്‍ത്തിക്കാനും | 
ടെന്‍ഷന്‍ കുറയ്ക്കാനും സുര്യാമൃതം സഹായിക്കുന്നു. അനാരോഗുവു 
ക്ഷീണവുമുള്ള ചെറിയ കുട്ടികള്‍, പ്രായപൂര്‍ത്തിയായതിനുശേഷവും ശാര॥ 
രിക വളര്‍ച്ചയെത്താത്ത സ്ത്രീകള്‍, വെള്ള പോക്കുള്ളവര്‍ ഇവര്‍ക്ക്‌ ഉത 0 
മായ ഓഷധമാണ്‌ സൂര്യാമൃതം. 


മറ്റു ചികിത്സകളോടൊപ്പം സൂര്യാമൃതം 

ശുദ്ധമായ ആയുര്‍വ്വേദ മരുന്നുകള്‍ ഒരിക്കലും ശരീരത്തിനു ദോഷം ചെയ്യു 
നില്ല. Semen ut കൂട്ടിയില്ലെങ്കിലും കുറയ്ക്കാന്‍ ഇടവരുത്തുന്നില്ല. മറ്റു ചികി 
ത്സകള്‍ തുടരുന്നവര്‍ക്കും അതോടൊപ്പം യാതൊരു പാര്‍ശ്വഫലങ്ങളുമില്ലാതെ 
സൂര്യാമൃതം കഴിക്കാം. 


പുരുഷ വന്ധ്യത കിഴടങ്ങുന്ന 


മറ്റു പ്രശ്നങ്ങള്‍ 

ചെറിയ പ്രായത്തില്‍ മുണ്ടിനീര്‍, മസൂരി എന്നീ അസുഖങ്ങള്‍ വന്നവരില്‍ 
ബീജോത്പാദനം തകരാറിലാവാന്‍ സാദ്ധ്യതയേറെയാണ്‌. വിഷാദരോഗം, 
ടെന്‍ഷന്‍, അമിതമായ ചുട്‌, ഇറുക്കം കൂടിയ അടിവസ്ത്രങ്ങള്‍, മദ്യപാനം, 
പുകവലി, ചിലയിനം ഫാസ്റ്റ്‌ ഫുഡ്‌, ഇവയെല്ലാം ബീജോത്പാദനത്തെ തക 
രാറിലാക്കുന്നു. പനി, ആന്റിബയോട്ടിക്കുകള്‍ ഇവ ബീജങ്ങളുടെ എണ്ണം വളരെ 
പെട്ടെന്ന്‌ കുറയ്ക്കുന്ന ഘടകങ്ങളാണ്‌. 


പുരുഷവന്ധ്യതയ്ക്കുള്ള ഒറ്റമൂലി 

ഈ സാഹചര്യത്തിലാണ്‌ സൂര്യാമൃതം ആശ്വാസമാവുന്നത്‌. ശ്രീഭഗവതീ മാം 
ആയുര്‍വ്വേദ നികേതനത്തിലെ ശ്രീനിവാസനും ശാസ്ത്ര ജ്ഞ യായ 
ഭാര്യ ഡോ. ശ്രീദേവിക്കും ഒരു സന്യാസിവര്യന്‍ അനുഗ്രഹിച്ചു നല്‍കിയ 
താളിയോലയില്‍ നിന്നുമാണ്‌ ഇതിന്റെ മൂലരൂപം കണ്ടെടുത്തത്‌. നിരവധി 
വര്‍ഷത്തെ ഗവേഷണപരീക്ഷണങ്ങള്‍ക്കുശേഷമാണ്‌ സുര്യാമൃതം വികസി 
പ്പിച്ചെടുത്തത്‌. അപൂര്‍വ്വമായ അത്ഭുതസിദ്ധിയുള്ള ഓഷധങ്ങളുടെ സവിശേ 
ഷ ചേരുവയാണ്‌ സൂര്യാമൃതം. പുരുഷവന്ധ്യതയെ ചെറുക്കാന്‍ കെല്‍പുള്ള 
ഒറ്റമൂലികള്‍ പാലില്‍ പുഴുങ്ങി ഉണങ്ങി പൊടിച്ചാണ്‌ സുര്യാമൃതം ഉണ്ടാക്കി 
യെടുക്കുന്നത്‌. ഇത്‌ പാലിലോ തേനിലോ ചാലിച്ച്‌ 120 ദിവസം കഴിക്കുമ്പോള്‍ 
തന്നെ ബീജങ്ങളുടെ എണ്ണകുറവ്‌, ചലനശേഷിക്കുറവ്‌, പ്രത്യുല്പാദന അവ 
യവങ്ങളുടെ വളര്‍ച്ചകുറവ്‌, ലൈംഗിക ശേഷികുറവ്‌, തുടങ്ങി പുരുഷവ 
ന്ധ്യതയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നു. 
Maturation arrest മൂലമുള്ള $emen Count കുറവിന്‌ 41, 90 ദിവസങ്ങള്‍ക്കു 
ള്ളിൽ ഫലം കാണുന്നുണ്ട്‌ 


സുര്യാമൃതം 100% ആയുര്‍വ്വേദം 100% സുരക്ഷിതം 
യാതൊരു വിധത്തിലുള്ള രാസപദാര്‍ത്ഥങ്ങളോ നീറ്റു ഭസ്മങ്ങളോ അടങ്ങി 


യിട്ടില്ലാത്തതിനാല്‍ സുര്യാമൃതം നുറുശതമാനം സുരക്ഷിതവും വിശ്വസ 
Ref : Getting pregnant : Dr. Anirudha Maipani 


അസുസ്പേര്‍മിയ | 
ഇപ്പോള്‍ അസുസ്പേര്‍മിയക്കുള്ള (പുംബീജങ്ങള്‍ ഒട്ടുമില്ലാത്ത അവസ്ഥ) ഒരു; 
ഈഷധം കൂടി ഭഗവതി മാത്തില്‍ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്‌. 6 ഒറ്റ മുലികളട 
ങ്ങിയ ഈ ടാബ്ലറ്റ്‌ നിരവധി വര്‍ഷത്തെ ചികിത്സകള്‍ക്കുശേഷവും യാതൊരു. 
വ്യത്യാസവും വരാത്ത അസുസ്പേര്‍മിയ അവസ്ഥയില്‍ ഫലമുണ്ടാക്കുന്നുണ്ട്‌. 


സൂര്യാമൃതവും പ്രമേഹവും 
പ്രമേഹ രോഗികളുടെ എക്കാലത്തേയും വലിയ പ്രശ്നങ്ങളാണ്‌ കൈകാല്‍ | 
കപ്പ്‌, വേദനകള്‍, ക്ഷീണം, ശരീരം മെലിച്ചില്‍, ലൈംഗികശേഷിയില്ലാതെ ; 
യാവുക, മലബന്ധം എന്നിവ, ഇവയക്ക്‌ വളരെ ഫലപ്രദമാണ്‌ സുര്യാമൃതം. 

ഒരു മാസം ഉപയോഗിക്കുമ്പോള്‍ തന്നെ മേല്‍പറഞ്ഞ ്രള്‍നങ്ങള്‍ ശമിക്കു 3 
ന്നതായി കാണാം. തുടര്‍ച്ചയായി 4 മാസക്കാലം കഴിച്ചാല്‍ പ്രമേഹരോഗികള്‍ക്ക്‌ 
ആരോഗ്യവും ഉന്മേഷവും വീണ്ടെടുക്കാം. (സൂര്യാമൃതം (പ്രമേഹം കുറ 

യക്കാനുള്ള മരുന്നല്ല) 2 
ലൈംഗികശക്തി വര്‍ദ്ധിക്കുന്നതുകൊണ്ട്‌ സൂര്യാമൃതം പ്രായപൂര്‍ത്തിയാകുന്ന പ്രായത്തിലുള്ള 
കുട്ടികള്‍ക്ക്‌ കൊടുക്കാതിരിക്കുന്നതാണ്‌ നല്ല്‌. 


സൂര്യാമൃതം എങ്ങനെ ലഭിക്കും ? i 
എല്ലാ കടകളിലും എത്തിക്കാന്‍ മാരതമുള്ള സുര്യാമൃതം ഇപ്പോള്‍ ഉണ്ടാക്കുന്നില്ല. | 
തൃശൂര്‍, പാലക്കാട്‌, മലപ്പുറം, എറണാകുളം എന്നിവിടങ്ങളിലെ പ്രധാന; 
മെഡിക്കല്‍ ഷോപ്പുകളില്‍ മാത്രം സൂര്യാമൃതം ലഭിക്കും. മറ്റിടങ്ങളില്‍ തപാല്‍ : 
വഴി എത്തിച്ചു കൊടുക്കുന്നു. ഒരു മാസത്തെ ഉപയോഗത്തിനുള്ള സുദ്യാമ്യ 1 
തത്തിന്‌ 390 രൂപയാണ്‌ വില. ആവശ്യമുള്ളവര്‍ 0487-2380364, 2389535, ' 
94470 28961 ബന്ധപ്പെടുക. i 
വിദേശത്തുലഭിക്കുവാന്‍ +971-4-2257526, +971-50-5521417 
ശ്രീഭഗവതീ മഠം ആയുര്‍വ്വേദ നികേതനം ഒരു MP സര്‍ട്ടിഫൈഡ്‌ കമ്പനിയാണ്‌. ; 


E 


പുളിക്കുന്ന സ്ത്രീക്ക്‌ ഇതിന്റെ മുലകഥയായ മരണത്തില്‍നിന്നും സത്യ 
വാന്റെ ഉയിര്‍ത്തെഴുന്നേല്ലിന്‌ സാവിത്രിയെ സഹായിച്ച ആലില്‍നിന്നാ 
ണ്‌ എന്നത്‌ അറിയുന്നുണ്ടാവില്ല. അതായത്‌ ഇന്ന്‌ ആചാരങ്ങള്‍ നില 
നില്ക്കുമ്പോഴും അവയ്ക്കുള്ള കാരണം ഉപേക്ഷിക്കപ്പെടുന്നു. ഇത്‌ 
നാളെ മിത്തുകളുടെ നിലനില്ലിനെത്തന്നെ പ്രതികൂലമായി ബാധിക്കു 
ന്നതിന്‌ കാരണമായേക്കും. 

ബുദ്ധന്റെ ജനനവുമായി ബന്ധപ്പെട്ട്‌ ഭാരത്രസ്തീകള്‍ വൃക്ഷാരാധന 


നടത്താറുണ്ട്‌. കപിലവസ്തുവിലെ ലുംബിനി ഉദ്യാനത്തിലെ സാല്‍ വ്യ | 


ക്ഷത്തിനു ചുവട്ടിലാണ്‌ ബുദ്ധന്‌ ബോധോദയം ലഭിച്ചത്‌ എന്ന്‌ കരുത 
പ്പെടുന്നു. ബുദ്ധന്റെ ഇനനദിവസവുമായി ബന്ധപ്പെട്ട്‌ സാലവ്യക്ഷടത്തെ 


വലയം ചെയ്തുകൊണ്ട്‌ സ്ത്രീകള്‍ നൃത്തംവയ്ക്കുന്നതും പുവിനാല്‍ ആ | 


രാധിക്കുന്നതും ബുദ്ധനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പതിവാ 
ണ്‌. മരര്യസംഘകാലത്താണ്‌ ഇത്തരം “സാലഭഞ്ജികകള്‍' ആഘോ 
ഷങ്ങളില്‍ നിറയുന്നത്‌. വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താന്‍ നെല്ലിനേ 
യും ലക്ഷ്മിയെ പ്രീതിപ്പെടുത്താന്‍ തുളസിയെയും (സ്രീ ആരാധിക്കു 
ന്നുണ്ട്‌. വീടിനുചുറ്റും വൃക്ഷങ്ങള്‍ നട്ടുവളര്‍ത്തുന്നതിനും ഗൃഹം പു 
ഷ്പാലംകൃതമാക്കി ഐശ്വര്യം വരുത്തുന്നതിനും സ്ത്രീകള്‍ വഹിക്കേണ്ട 
പങ്ക്‌ പുരാണങ്ങള്‍ കാതലായി എടുത്തുകാണിക്കുന്നുണ്ട്‌. 


പൂക്കളും വിശ്വാസങ്ങളും 


മിത്തുകളില്‍ പൂക്കളുടെ വലിയൊരു സാന്നിദ്ധ്യം കാണാം. ദേവ 
പ്രീതിക്കായി പൂക്കള്‍ അര്‍ച്ചിക്കണം എന്ന വിശ്വാസം പണ്ടുമുതല്‍ 
ക്കേ ഉണ്ടായിരുന്നു. എല്ലാ മതപരമായ ചടങ്ങുകളിലും ശംഖുപുഷ്പ 
ത്തിന്റെ സ്വാധീനം കാണാം. കാളിക്കും ഹനൂമാനും അര്‍ച്ചനയ്ക്കായി 
ഉപയോഗിക്കുന്ന പുഷ്പം ചെമ്പരത്തിയാണ്‌. പൈശാചിക പ്രതീക 
മായും ചില സ്ഥലങ്ങളില്‍ ചെമ്പരത്തി പ്രത്യക്ഷപ്പെടുന്നുണ്ട്‌. എരി 
ക്ക്‌ ഹോമത്തിനായി ഉപയോഗിക്കുന്നു. ശിവന്‌ വിശേഷപ്പെട്ടതാണ്‌ 


| 


ഇതിന്റെ പൂവ്‌. ഇലക്കള്ളിയുടെ പൂവ്‌ സര്‍പ്പപീതിക്കായി ഉപയോഗി 
ക്കുന്ന പതിവ്‌ ചില ആദിവാസികളിലുണ്ട്‌. കദളിക്കുല ഗുജറാത്തി 
ലെയും സൌത്ത്‌ ഇന്ത്യയിലേയും വിവാഹ ആഘോഷങ്ങളുമായി ബ 
സ്ധപ്പെട്ടു്‌ പ്രാധാന്യമര്‍ഹിക്കുന്നവയാണ്‌. 

പൂക്കളുടെ പ്രാധാനയത്തെക്കുറിച്ച്‌ മഹാഭാരതം പറയുന്നുണ്ട്‌. സു 
ഗന്ധമുള്ള പുഷ്പങ്ങളെല്ലാം ദേവപ്രീതിക്കായി ഉപയോഗിക്കാം. മു 
ള്ളുകളില്ലാത്തതും കടുത്ത നിറം ഇല്ലാത്തതുമായ പുവുകളാണ്‌ കൂടു 
തൽ സ്വീകാര്യം. വെളുത്ത പൂവുകള്‍ അത്യുത്തമമാണ്‌. ഗന്ധര്‍വ്വന്മാര്‍ 
ക്കും നാഗന്മാര്‍ക്കും യക്ഷന്മാര്‍ക്കും താമര ഉപയോഗിക്കുന്നത്‌ വളരെ 
നല്ലതാണ്‌. കുടും ചുവന്ന പൂക്കള്‍, കറുത്ത പൂക്കള്‍ എന്നിവ ദുര്‍മന്ത്ര 
വാദങ്ങള്‍ക്കും മറ്റും ഉപയോഗിക്കുന്നവയാണ്‌. വളരെയധികം ഭംഗിയു 
ള്ളതും മനസ്സിന്‌ സന്തോഷം നല്‍കുന്നതും തൊടുമ്പോള്‍ സുഖം തോ 
ന്നുന്നതുമായ പുവുകള്‍ മനുഷ്യര്‍ ഉപയോഗിക്കേണ്ടുന്ന ഗണത്തില്‍ 
പ്പെടുന്നു. ദൈവങ്ങള്‍ പൂക്കളുടെ സുഗന്ധത്തില്‍ പ്രീതിപ്പെടുമ്പോള്‍ 
യക്ഷന്മാരും രാക്ഷസന്മാരും പൂക്കളുടെ കാഴ്ചയിലാണ്‌ പ്രീതിയുള്ള 
വരാവുന്നത്‌. നാഗന്മാര്‍ സ്പര്‍ശനത്തില്‍ പ്രീതിപ്പെടുമ്പോള്‍ മനുഷ്യന്‍ 
പൂക്കളെ ഉള്‍ക്കൊള്ളുക മണം. കാഴ്ച, സ്പര്‍ശം എന്നീ ഗുണങ്ങള്‍ 
വച്ചാണ്‌. 

സസ്യങ്ങള്‍ നില്ക്കുന്ന സ്ഥലങ്ങളും വിശ്വാസത്തോടനുബന്ധിച്ച്‌ 
നോക്കുന്നവരുണ്ട്‌ സെമിത്തേരിയിലെ പുഷ്പങ്ങള്‍ മംഗളകാര്യങ്ങള്‍ 
ക്ക്‌ ഉപയോഗിക്കാറില്ല, ചുവന്ന പൂവ്‌ കൊണ്ടുള്ള മാലയേക്കാള്‍ മറ്റ്‌ 
പൂക്കള്‍ ഉപയോഗിച്ചുള്ള, പ്രത്യേകിച്ചും വെള്ളയാണ്‌ മംഗളമുഹുര്‍ത്ത 
ങ്ങള്‍ക്ക്‌ ഉത്തമമായി എടുക്കാറുള്ളത്‌. തലയില്‍ ചൂടുന്നതിനായി ചു 
വന്നപൂക്കള്‍ ഉപയോഗിക്കുന്നത്‌ സര്‍വ്വസാധാരണമാണ്‌. പുളിയുടെ 
പൂവ്‌ അതിന്റെ കായയുടെ പുളി നിമിത്തം വിശേഷ അവസരങ്ങളില്‍ 
ഉപയോഗിക്കുക പതിവില്ല. അമരകോശത്തിലും മത്സ്യപുരാണത്തിലും 
പരാമര്‍ശിക്കപ്പെട്ട പൂവാണ്‌ ഉമ്മം. ശിവ്പ്രീതിക്കാണ്‌ ഈ പൂവ്‌ ഉപ 
യോഗിക്കുന്നത്‌. ഇതിന്റെ പൂവിന്‌ അദ്ഭുതസിദ്ധി അവകാശപ്പെടുന്ന 
ആദിവാസി സമൂഹങ്ങളുണ്ട്‌. ഇന്ത്യയില്‍നിന്നും ചൈനയിലെത്തിയ ഈ 
പുവ്‌ അവിടെയും വിശേഷപ്പെട്ടതായി മാറി. 


വൃക്ഷങ്ങളും വിശ്വാസങ്ങളും 


ഉഷ്ണരാജ്യമായ ഭാരതത്തില്‍ വൃക്ഷങ്ങളെ നട്ടുവളര്‍ത്തുന്നതി 
നുള്ള പ്രാധാന്യം പണ്ടുമുതല്‍ക്കേ മനസ്സിലാക്കിയിരുന്നു. മത്സൃപുരാ 
ണത്തില്‍ അശോകം നടുന്നു. പാര്‍വ്വതി, പത്ത്‌ പുത്രന്മാര്‍ക്കു സമമാ 
ണ്‌ ഒരു വൃക്ഷം എന്ന്‌ ദേവകളോട്‌ പറയുന്ന ഒരു ഭാഗമുണ്ട്‌. ഇത്‌ പി 
ന്നീട്‌ വ്യക്ഷായുര്‍വ്വേദവും ആവര്‍ത്തിക്കുന്നുണ്ട്‌. ഹിന്ദു വിശ്വാസപ്ര 
കാരം മൂന്നിലയുള്ള നീര്‍മാതളം പോലുള്ള വൃക്ഷങ്ങള്‍ ത്രിമൂര്‍ത്തിക 
ളായ ബ്രഹ്മാവ്‌, വിഷ്ണു, ശിവന്‍ എന്നിവരുമായി ബന്ധപ്പെട്ടതാ 
ണ്‌. ഈ മുന്നുദേവന്മാരെയും ഒരുപോലെ പൂജിക്കാന്‍ ഉപയോഗിക്കുന്ന 
ഏകസസ്യവും നീര്‍മാതളമാണ്‌. മൂന്ന്‌ ഇലകളുള്ള മറ്റ്‌ സസ്യങ്ങളായ 
കൂവളവും മുരിക്കും ശിവനെ പൂഴിക്കുന്നതിനു മാത്രമേ എടുക്കുന്നു 
ള്ളൂ. ഈ വൃക്ഷങ്ങളുടെ പ്രത്യേകത. മുള്ളുകളുള്ള ശീലം എന്നിവയാ 
യിരിക്കണം ഉഗ്രമൂര്‍ത്തിയായ ശിവന്‌ മാത്രമായി ഇവ തീരുവാനുള്ള 
കാരണം. 

പുരുഷനും (സ്ത്രീയും വൃക്ഷങ്ങളെ വിവാഹം ചെയ്യുന്ന രീതി ചില 
ആദിവാസി സമൂഹങ്ങള്‍ക്കിടയില്‍ ഇന്നും നിലവിലുണ്ട്‌. തന്റെ ആദ്യ 
ഭാര്യ നഷ്ടപ്പെടുമെന്ന വിശ്വാസം പുലര്‍ത്തുന്ന ചില ആദിവാസി പു 
രുഷന്മാര്‍ ആദ്യം വൃക്ഷത്തെ വിവാഹം ചെയ്തുകൊണ്ട്‌ വിധിക്ക്‌ വിധേ 
യനാവുന്നു. തുടര്‍ന്ന്‌ വിവാഹം ചെയ്യുന്ന സ്ത്രീ അവന്റെ രണ്ടാംഭാര്യ 
യായാണ്‌ കണക്കാക്കപ്പെടുക. ഇങ്ങനെ ആദ്യം വൃക്ഷത്തെ വിവാഹം 
ചെയ്തശേഷം യഥാര്‍ത്ഥവിവാഹത്തിലേയ്ക്ക്‌ പ്രവേശിക്കുന്ന രീതി ഒ 


മലയളം ഓണ പ്പതി പ്പ്‌ 


ആഗസ്ററ്‌ 2004 ൭ 33 


ീസ്സയിലെ പല ദളിത്‌ വിഭാഗങ്ങള്‍ക്കിടയിലും സര്‍വ്വസാധാരണമാ 
ണ്‌. ബീഹാറിലെ ചില സമൂഹങ്ങള്‍ക്കിടയില്‍ രണ്ടുഭാര്യമാര്‍ നഷ്ട 
പ്പെട്ട പുരുഷന്മാര്‍ നെല്ലിയെയോ ഇലഞ്ഞിയെയോ വിവാഹം ചെയ്ത്‌ 
പാപനിവാരണം നടത്തിയതിനുശേഷമേ മൂന്നാമതൊരു വിവാഹത്തി 
ലേയ്ക്ക്‌ പ്രവേശിക്കാവൂ എന്ന വിശ്വാസം സ്വീകരിച്ച; കാണുന്നു. മകളെ 


വിവാഹം ചെയ്യിപ്പിച്ചുകൊണ്ട്‌ കടമ പൂര്‍ത്തീകരിക്കുന്ന ആചാരങ്ങ | 


ളും നിലവിലുണ്ട്‌. ഇവിടെ വൃക്ഷത്തെ വിവാഹം ചെയ്ത സ്തീക്ക്‌ തുടര്‍ 
ന്ന്‌ തന്നെ സ്വീകരിക്കാന്‍ തയ്യാറാവുന്ന ഏതൊരു താണജുാതിക്കാര 
നൊപ്പവും ജീവിക്കാനുള്ള അവകാശവും നല്‍കുന്നുണ്ട്‌. ഒറീസ്സയിലെ 
“ഗയരാഡ്‌' വര്‍ഗ്ഗക്കാര്‍ക്കിടയില്‍ വിവാഹം നടക്കാത്ത പെണ്‍കുട്ടി 
കളെ കാട്ടിലേയ്ക്ക്‌ കൊണ്ടുപോയി വൃക്ഷത്തെക്കൊണ്ട്‌ വിവാഹം 
ചെയ്യിപ്പിക്കുകയും ആ വൃക്ഷത്തില്‍ കെട്ടിയിടുകയും ചെയ്യുന്നു. പി 
ന്നീട്‌ അതുവഴി കടന്നുപോകുന്ന ആദ്യത്തെ പുരുഷന്‌ അവകാശപ്പെ 
ടുതാണ്‌ അവള്‍. സാധാരണയായി താഞണജാതിയിലുള്ള പുരുഷന്മാര്‍ 
ഈ അവസരം ഉപയോഗിക്കുന്നു. 


സനരമണ്ഡലവും സസ്യങ്ങളും 


മനുഷ്യനെ നിയന്ത്രിക്കുന്നുവെന്ന്‌ ജ്യോതിഷികള്‍ കരുതുന്ന ഗ്ര 
ഹങ്ങള്‍ക്കെല്ലാം ഓരോ സസ്യങ്ങള്‍ കണക്കാക്കപ്പെട്ടിട്ടുണ്ട്‌. ഞായ 
റാഴ്ചയുമായി ബന്ധപ്പെട്ടുകിടക്കുന്ന സൂര്യന്റെ സസ്യം എരിക്കാണ്‌. 
കല്ലാൽ കണക്കാക്കപ്പെട്ടിരിക്കുന്നത്‌ തിങ്കളാഴ്ച പ്രതീകമാകുന്ന ചന്ദ്ര 
നുമായാണ്‌. ചൊവ്വാഴ്ചയുടെ ചൊവ്വയ്ക്ക്‌ വിശേഷപ്പെട്ട സസ്യം കവു 
ങ്ങാണ്‌. ഗ്രഹം ബുധന്‌ കടലാടിയും വ്യാഴത്തിന്‌ ആല്‍മരവും വിശേ 
ഷപ്പെട്ടതാവുന്നു. വെള്ളിയാഴ്ചയുടെ പ്രതീകം ശുക്രന്‌ വിശേഷപ്പെ 
ടൂത്‌ ഈരകമാണ്‌. ശനിക്ക്‌ വിശേഷപ്പെട്ടത്‌ ഇലവ്‌ മരമാണ്‌. രാഹുവും 
കേതുവും ഗ്രഹങ്ങള്‍ അല്ലെങ്കില്‍ക്കുടിയും ഹിന്ദുമിത്തോളജിയുമായി 
വളരെ ബന്ധപ്പെട്ട്‌ കിടക്കുന്ന ഇവരുടെ വിശേഷപ്പെട്ട സസ്യം ദര്‍ഭ 
പ്പുല്ലാണ്‌. 

മരങ്ങളുടെയും കുറ്റിച്ചെടികളുടെയും വള്ളികളുടെയും അമ്മയായി 
കരുതപ്പെടുന്നത്‌ വെള്ളത്തെയാണ്‌. വെള്ളം ദക്ഷന്റെ പുത്രിയാ 
യി കരുതപ്പെടുന്നു. വെള്ളത്തിന്റെ പുത്രിമാരാണ്‌ ലത, വള്ളി. 
വിരുദ എന്നിവര്‍. ഇവരാണ്‌ പിന്നീട്‌ മരങ്ങളും വള്ളികളും കുറ്റി 
ച്ചെടികളുമായി മാറിയത്‌. ലത ഇഴയുന്ന ചെടികളെയും മണലാര 
ണ്യത്തിലെ ചെടികളെയും വൃക്ഷങ്ങളെയുമെല്ലാം സൃഷ്ടിച്ചപ്പോള്‍ 
വള്ളി കുറ്റിച്ചെടികളുടെയും പുല്ലുകളുടെയും സൃഷ്ടികര്‍ത്താവാ 
യി കരുതപ്പെടുന്നു. കാര്‍ഷികവ്യത്തികള്‍ക്ക്‌ തുടക്കം കുറിച്ച ഹാ 
രപ്പാ സംസ്‌കാരത്തോടുകൂടിയാണ്‌ മണ്ണ്‌. വെള്ളം. സസ്യം എന്നിവ 
ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശ്വാസം ഉടലെടുത്തതെന്ന്‌ കരുതപ്പെ 
ടുന്നു. ഇന്നും നമ്മുടെ വേല, പൂരം എന്നിവയില്‍ മുഖ്യ ആകര്‍ഷ 
കമാവുന്ന വൈക്കോല്‍ കൊണ്ടുനിര്‍മ്മിച്ച കാള, കുതിര 
എന്നിവയും മറ്റു കാര്‍ഷിക ചിഹ്നങ്ങളും ഇത്തരം സം 
സ്‌കൃതിയുടെ ഭാഗമാണ്‌. മാര്‍ക്കണ്ഡേയ 
പുരാണത്തിലെ പരാമര്‍ശം അനുസ 
രിച്ച്‌ സസ്യങ്ങള്‍ ഉടലെടുത്തത്‌ ബ്ര , 
ഹ്മാവിന്റെ മുടിയില്‍ നിന്നാണ്‌. 


ക്ഷേത്രച്ചുമരുകളില്‍ 


വിശ്വാസങ്ങളുടെ ചരിത്രവും ആഴവും 
വിശദമായി വായിച്ചെടുക്കാന്‍ പറ്റൂന്നലി 4 
ഖിതങ്ങളാകുന്നു ക്ഷേത്രച്ചുമരുകള്‍. ക്ഷേ 4 
ത്രച്ചുമരുകളില്‍ ദേവന്മാര്‍ക്കും ദേവിമാര്‍ 3 


ക്കുമൊപ്പം സസ്യങ്ങളുടെ സാന്നിദ്ധ്യവും പ്രകടമായി te അല 
കരങ്ങളായി കുമാനങ്ങളിലും മറ്റും പ്രത്യക്ഷപ്പെടുന്ന പൂക്കള്‍ക്കുപു 
റമേ വിശ്വാസത്തിലധിഷ്ഠിതമായ കഥകളും ശില്ലഭംഗിയില്‍ നിറഞ്ഞു 
നില്‍ക്കുന്നവയാണ്‌. കാലപ്പഴക്കം കൊണ്ട്‌ സാഞ്ചി, എല്ലോറ, ബുദ്ധഗയ 
എന്നിവിടങ്ങളിലെ ക്ഷേത്രച്ചുമരുകളിലെ ശില്ലങ്ങള്‍ക്ക്‌ വര്‍ദ്ധിച്ച പ്രാ 
ധാന്യമുണ്ട. | 
തുളസിത്തറ (തുളസി മണ്ഡപം) ഇന്നും നമ്മുടെ സംസ്‌കാരം ശ്ര 
ദ്ധയോടെ കരുതിപ്പോരുന്ന വിശ്വാസത്തിന്റെ പ്രതീകമാണ്‌. വീടിന്റെ 
ലക്ഷ്മിയുടെ സഹവാസം പ്രതൃക്ഷത്തില്‍ പ്രകടമാക്കുന്ന സ്ഥലമാ 
യിട്ടാണ്‌ തുളസിത്തറ മിത്തുകളില്‍ വരുന്നത്‌. ബീഹാറിലെ ബുദ്ധഗയ 
യിലെ ചുമരുകളിലെ തുളസി മണ്ഡപം രണ്ടാം ബി.സി. മുതല്‍ക്കേ 


“ഈ വിശ്വാസം വേരുന്നിയതായി കരുതപ്പെടാനുള്ള തെളിവാണ്‌. 


കുവളം ശിവന്റെ ആരാധനയുമായി ബന്ധപ്പെട്ടു വരുന്നതിന്‌ കാര 
ണമായ ഒരു കഥയുണ്ട്‌. ഒരിക്കല്‍ വേട്ട കഴിഞ്ഞ്‌ വളരെ വൈകിയാ 
ണ്‌ വേടന്‍ കാട്ടില്‍നിന്ന്‌ മടങ്ങിയത്‌. കാട്ടില്‍ ഇരുട്ടുനിറയാന്‍ തുടങ്ങി 
യിരുന്നു. കുറച്ചുദൂരം നടന്ന വേടനെ എതിരേറ്റത്‌ വേട്ടനായയുടെ തി 
ഉങ്ങുന്ന കണ്ണുകളാണ്‌. വെളിച്ചം കുറവായതിനാല്‍ വില്ല്‌ ഉപകാരപ്പെ 
ട്ടില്ല. വേടന്‍ തിരിഞ്ഞോടി. പിന്നാലെ മൃഗവും. വേടന്‍ അടുത്തുകണ്ട 
മരത്തില്‍ വലിഞ്ഞുകയറി. മൃഗം ഇരയ്ക്കുനേരെ .ശബ്ദമുയര്‍ത്തി. 
സമയം കുറെ പിന്നിട്ടു. മൃഗം താഴെനിന്നുപോകുവാന്‍ കൂട്ടാക്കുന്നില്ല. 
വേടനാണെങ്കില്‍ ഉറക്കം വന്നുതുടങ്ങി. ഉറക്കം തൂങ്ങി പിടിവിട്ട്‌ നില 
ത്തെത്തിയാല്‍.... ആലോചിക്കുക വയ്യ. അതിനാല്‍ ഉണര്‍ന്നിരിക്കുക 
തന്നെ. ഉറങ്ങാതിരിക്കാന്‍ ശിവനാമം ഉരുവിടുന്നതോടൊപ്പം ആ വ്യ 
ക്ഷത്തിലെ ഓരോ ഇല നിലത്തേയ്ക്ക്‌ ഇടുവാനും അവന്‍ തീരുമാനി 
ച്ചു. താഴെ ഒരു കല്ലിലാണ്‌ ഇലകള്‍ പതിച്ചത്‌ എന്നും അത്‌ ശിവലിംഗ 
മായി വേടനെ പ്രസാദിച്ചുവെന്നതുമാണ്‌ കഥ. വേടന്‍ കയറിയിരുന്ന 
മരം കുവളമായിരുന്നു. കൂവളത്തിന്റെ ഇലകള്‍ ശിവന പ്രിയപ്പെട്ടതാ 
വുന്ന വിശ്വാസം, ഉടലെടുക്കുന്ന ഈ മിത്ത്‌ ഒന്നാം ബി.സി.യിലേതെന്ന്‌ 
കരുതപ്പെടുന്ന മദ്ധ്യപ്രദേശിലെ സാഞ്ചിയില്‍ ക്ഷേത്രച്ചു 
- മരുകളില്‍ കാണാം. ആനകള്‍ പേരാലിനെ പൂജിക്കുന്ന 
“ത്‌, താമര, കടമ്പമരം, അരയാല്‍ എന്നിവയും സാഞ്ചിയില്‍ 
കൊത്തിവച്ചിട്ടുണ്ട്‌. ബി.സികളില്‍ കൊത്തിവക്കപ്പെട്ട 
.. ഇത്തരം ശില്ലങ്ങളിലൊ സസ്യസാന്നിദ്ധ്യം വെളിവാക്കു 
ന്നത്‌ ഒരു പഴമയുടെ പാരമ്പര്യം ഈ വിശ്വാസങ്ങള്‍ 
nH പല ക്ക്‌ കൈമുതലായിട്ടുണ്ട്‌. 
സസ്യങ്ങളുടെ സംരക്ഷണത്തിന്‌ ഇത്തരം മി 
ത്തുകള്‍ വളരെയധികം സഹായിക്കുന്നുണ്ട്‌. ഇന്ന്‌ 
കേരളത്തിലെ പശ്ചിമഘട്ടത്തില്‍നിന്ന്‌ അപ്രത്യക്ഷ! 
മായ കൂവളം നമ്മുടെ വീട്ടുമുറ്റത്ത്‌ വെട്ടിമാറ്റാതെ നില്ക്ക 
പ്പെടുന്നതിനുള്ള കാരണം ഇത്തരം വിശ്വാസങ്ങളുടെ പ്രേ 
രണയാണ്‌. അനേകം ഓഷധഗുണങ്ങളുള്ള തുളസിയെ 
വിളക്കുവച്ച്‌ ആരാധിക്കുന്ന ആധു 
നികനും വിശ്വാസങ്ങള്‍ക്കപ്പുറം ഒരു 
സംരക്ഷണം കൂടി നടത്തുന്നുണ്ട്‌. 
അതുകൊണ്ട്‌ സസ്യങ്ങളുടെ സംര 
ക്ഷണത്തിനായിട്ടെങ്കിലും ഇത്തരം മി 
ത്തുകള്‍ തിരിച്ചുകൊണ്ടുവരേണ്ടതു 


Pe 


; ശക്തി എം. ഗുപ്തയുടെ ക്ഷേതച്ഛുമരുക 
പ മില സത്യങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും 


ന്‌ഉപമ്യോഗപ്പെടുത്തിയിട്ുണ്ട 


ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 ൦ 34, 


ചിത്രങ്ങളും ഈ ലേഖനം തയ്താറാക്കുമ്നത 


rT 


നന്ന നതനനനനത്തത്ത്തനത്തത്ത്‌ നനനത്തത്ത 


പ്രകൃതിയുടെ സാന്ത്വന സ്പര്‍ശം 
നവോന്ദേഷത്തിന്‍ രഹസ്യം... . 


MATTRESSES 
» The first mattress company with an ISO 9001 : 2000 


certification a The largest mattress exporter « Computerised 
quiiting machine » 40 year heritage. 


Kerala Sales Depots: Alleppey Ph. 2245606 ൫ Calicut Ph. 2765458 ¢ Cochin Ph. 2359625 
൭ Kannur Ph. 2761316 © Trichur Ph. 2333169 @ Trivandrum Ph. 2330004 
൭ Stockists in all important towns. Factories in Alleppey ¢ Hosur e Bangalore e Hyderabad ൭ Pala 


മലയാള സാഹിത്യത്തിന്‌ അസാ 

ആഴവും പരഭും നല്‍കീയവ 

സി.വി. രാമര്‍പിളളയും ചന്തുമേനോനും ഇടശ്രീയ, 
അവരുടെ കുടുംബജീവിതത്തിലെ സന്തോഷങ്ങ 
വേണ്ടവിധത്തില്‍ മലയാളികള്‍ ശ്രദധിച്ചിട്ടില്ല. സ്വർ 
സാഹിത്യത്തെ സ്നേഹിച്ച ആ 


പ 


യ്‌ 


ഉറുബിന്‍െറ 
ജീവിതത്തിലേയ്ക്കും 
സാഹി തൃത്തിലേയ്ക്കും 
ഓര്‍മ്മകൊണ്ടൊരു 


ശ്രദ്ധാഞ്ജലി 


താഹ മാടായി 


ത്തുകാരുണ്ട്‌. സാഹിത്യത്തില്‍ സര്‍ഗാത്മകതയുടെ പുതിയ പാലം 
തീര്‍ത്തവര്‍. ടോള്‍ബുത്തിലെന്നതുപോലെ ഈ എഴുത്തുകാര്‍ക്ക്‌ നീ 
കുതി നല്‍കാതെ പിന്‍പേ വരുന്നവര്‍ക്ക്‌ മുന്‍പോട്ടു പോകാനാവില്ല; 
ബഷീറും ഉറൂബും പൊറ്റക്കാടുമെല്ലാം ഇത്തരം പ്രവേശനകവാടങ്ങളു 
ണ്‌. ഉറൂബിന്റെ ഓര്‍മ്മകള്‍ വായനക്കാരെ വീണ്ടും വന്നുതൊടുന്ന കാ 
ലമാണിത്‌. ഉറുബ്‌ മറ്റൊരു കാലത്തേക്ക്‌ പിന്‍മടങ്ങിയിട്ട്‌ ഇരുപത്ത 

PS ഞ്ചാണ്ടു തികയുന്നു. മലയാള സാഹിത്യത്തില്‍ ആധുനികതയുടെ ആദ്യ 
ത്തെ പാലം തീര്‍ത്തത്‌ ഉറുബ്‌ എന്ന പി.സി. കുട്ടികൃഷ്ണന്‍ ആയിരു 
റ ര്‌ ല്‍ ന്നു. ഉറൂബ്‌ എന്നാല്‍ കാലം എന്നര്‍ത്ഥം. ഉറുബിനെ വായിക്കുകയെ! 
ച്ച; ന്നാല്‍ മലയാളിയുടെ കാലത്തെ അറിയുക എന്നു തന്നെയാണര്‍ത്ഥം. 


യയവുനകാലവും സ്വത്വാന്വേഷണവും; 


സയമ്യവും ഉദാരവുമായ പെരുമാറ്റം കൊണ്ട്‌ ചെറുപ്പത്തിലെ 
“ധര്‍മ്മപുത്രര്‍” എന്ന പേര്‌ കേള്‍പ്പിച്ച കുട്ടിക്കൃഷ്ണന്‍, ഹൈസ്‌കൂള്‍ 
വിദ്യാഭ്യാസത്തിനുശേഷം വീടുവിട്ടിറങ്ങി പലദേശങ്ങളിലും യാത്രചെ। 
യ്ക. ലോകത്തിന്റെ അറ്റം തേടിയുള്ള വിശ്വനാഥന്റെ (സുന്ദരികളും സ 
നുരന്മാരും) യാത്രകള്‍ പോലെ, അനുഭവത്തിന്റെ ആഴവും പരപ്പും തേ 
ടിയുള്ള യാത്രകളായിരുന്നു അവ. ആദ്യം തമിഴ്നാട്ടിലേയ്ക്കായിരുന്നു 
യാത്ര. പിന്നീട്‌ ആന്ധ്രാപ്രദേശിലേക്കും അവിടെനിന്ന്‌ കര്‍ണ്ണാടകയി | 
ലേയക്കും യാത്ര തിരിച്ചു. പലപ്പോഴും കാല്‍നടയായിട്ടായിരുന്നു സഞ്ചാ 
രം. കുറച്ചുകാലം നീലഗിരി മലയിലും താമസിച്ചിരുന്നു. രാജന്‍ കാക്ക 
നാടന്‍ ഹിമാലയന്‍ യാത്രയ്ക്കിടയില്‍ ശവത്തിനു കാവല്‍ കിടന്നതു 
പോലെയൊരനുഭവം മുന്‍പേ, പി.സിക്കുമുണ്ടായിരുന്നു. ആറേഴുവര്‍ 
ഷം വരെ ഇങ്ങനെ ദേശം മാറിയും വേഷം മാറിയുമുള്ള യാത്രകളിലാ | 
യിരുന്നു ഉറൂബ്‌. ഈ യാത്രയ്ക്കിടയില്‍ ആര്‍ജിച്ചെടുത്ത ജീവിതാ | 
വബോധമാണ്‌ ജീവിത ചിത്രീകരണങ്ങള്‍ക്ക്‌ “വലിയ കാന്‍വാസു' 
തന്നെ തിരഞ്ഞെടുക്കാന്‍ ഉറുബിനെ പ്രേരിപ്പിച്ച നിര്‍ണ്ണായകഘടകം. . 
ഉറുബിന്റെ തന്നെ ജീവിതത്തിലെ പുറപ്പാടുകളായിരുന്നു “സുന്ദരിക 


ലയാളം ഓണപ്പതിപ്പ്‌ 
ആഗസ്ററ്‌ 2004൦ 36 


ളും സുന്ദരന്മാരി'ലും മറ്റു കൃതികളിലും ആവിഷ്കരിക്കപ്പെട്ടത്‌. ജീവി 
തമെന്താണ്‌? ഞാനാരാണ്‌ - തുടങ്ങിയ ചോദ്യങ്ങള്‍ യാത്രികന്റെ അനു 
ഭവങ്ങളില്‍നിന്ന്‌ ഉടലെടുത്തവയാണ്‌. ആധുനിക മനുഷ്യനെ ബാധിച്ച 
ഇച്ഛാഭംഗങ്ങളും വലിയ നൃശംസതകളും ഉറൂബ്‌ അടയാളപ്പെടുത്തു 
ന്നത്‌ സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തില്‍ത്തന്നെയാണ്‌. അറുപ 
തുകളില്‍ മുകുന്ദന്റെ തലമുറ അസ്തിത്വസംബന്ധമായ പ്രശ്നങ്ങള്‍ ഉന്ന 
യിക്കുന്നതിന്‌ മുന്നേതന്നെ പി.സി. ആധുനിക മനുഷ്യനെ സംബന്ധി 
ക്കുന്ന സ്വത്വപ്രതിസന്ധിയുടെ യഥാര്‍ത്ഥ ചിത്രം വരച്ചിടുന്നുണ്ട്‌. “സു 
നരികളും സുന്ദരന്മാരും” എന്ന നോവല്‍ മനുഷ്യരെ സംബന്ധിക്കുന്ന 
വിചിത്രവാസ്തരവങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമാണ്‌. ഒരാള്‍, വെറും “ഒ 
രാള്‍' മാത്രമല്ല എന്ന്‌ ഈ നോവല്‍ പറയുന്നു. വീട്‌ എപ്പോഴും അഭയ 
മല്ലാത്തതുപോലെ. അഭയം നഷ്ടപ്പെട്ടവരുടെ ഇടയിലാണ്‌ പി.സി. 
തന്റെ ഇടം തേടുന്നത്‌. ഇയിലില്‍വെച്ച്‌ തനിക്കുണ്ടായ ചില അനുഭ 
വങ്ങള്‍ വിശ്വനാഥന്‍ രാധയോട്‌ പറയുന്ന സന്ദര്‍ഭം ഓര്‍ക്കുക. 

അവിടെ (ഇയിലില്‍) എന്റെ മാതിരി തന്നെ വന്നുചേര്‍ന്ന ഒരു മനു 
ഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സ്‌കൂള്‍ മാസ്റ്ററായിരുന്നു. എന്നെ 
ഇംഗ്ലീഷും ഹിന്ദിയും പഠിക്കുന്നതില്‍ സഹായിച്ചു. നല്ലൊരു ഗുരുനാഥ 
നാണ്‌, ദയാലു. എപ്പോഴും പ്രസന്നനാണ്‌. ആ മനുഷ്യന്‍ ഭാഗ്യവാനാ 
ണ്‌ എന്നു ഞാന്‍ വിചാരിച്ചു. ദുഃഖത്തിന്റെ കരിനിഴല്‍ ഒരിക്കലും ആ 
മുഖത്ത്‌ ഞാന്‍ കണ്ടിട്ടില്ല. വേദനയറിയാത്ത അദ്ദേഹം ഭാഗ്യവാനാ 
ണെന്നു ഒരിക്കല്‍ ഞാന്‍ അദ്ദേഹത്തോടു തന്നെ പറഞ്ഞു. അതോടെ 
ആ മനുഷ്യന്‍ നിശ്ശബ്ദനായി. ദുഃഖത്തിന്റെ ഇരുട്ട്‌ ആ മുഖത്ത്‌ വ്യാപി 
ക്കുകയും ചെയ്തു. 

“കാരണം?” 

ഒരു കഥ കേള്‍ക്കുന്ന കുട്ടിയെപ്പോലെ രാധ ചോദിച്ചു. 

കാരണം അപ്പോള്‍ ഞാന്‍ ചോദിച്ചില്ല. അദ്ദേഹം പറഞ്ഞുമില്ല. പി 
ന്നീടൊരിക്കല്‍ക്കുടി ഞാന്‍ എന്റെ അഭിപ്രായം ആവര്‍ത്തിച്ചു. അന്നും 
അദ്ദേഹം ദുഃഖിതനായി കാണപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു: “പുറമേയുള്ള 
മനുഷ്യന്‍ മനുഷ്യനല്ല. അകമേയുള്ള മനുഷ്യന്‍ കണ്ടുപിടിക്കപ്പെടുന്നു 


മില്ല്‌. 


സ്വത്വത്തിന്റെ അടരുകള്‍ പൊളിച്ചു നിക്കി, ഉള്ളിലേയ്ക്ക്‌ തലനീ 
ട്ടി തന്റെ തന്നെ ആത്മസത്തയുടെ പൊരുള്‍ തേടുന്ന ഈ മനുഷ്യന്‍ 
അര്‍ത്ഥശങ്കയ്ക്കിടമില്ലാത്ത വിധം ഒരു ആധുനികനാണ്‌. പിന്നീട്‌ എം. 
മുകുന്ദന്‍ ഈ ആധുനികമനുഷ്യന്റെ സന്ദേഹങ്ങള്‍ വേറൊരു രീതി 
യില്‍ അവതരിപ്പിച്ചു. ഞാനാരാ നാണ്വാരേ. എന്നു ചോദിക്കുന്ന കഥാ 
പാത്രവും മയ്യഴിയിലെ ദാസനും 'ഞാന്‍' എന്ന വലിയ സമസ്യയുടെ 
പൊരുളറിയാതെ പകച്ചുനില്‍ക്കുന്നവരാണ്‌. സ്വത്വപരമായ അന്വേ 
ഷണം ഇവരില്‍ നിരാശാഭരിതമായ ആത്മനാശത്തിന്റെ വക്കിലെത്തി 
നില്‍ക്കുന്നു. ഉറൂബിന്റെ ഹിന്ദിമാസ്റ്റര്‍ പറയുന്നു: 

“എനിക്ക്‌ എന്നെ കാണാന്‍ പറ്റുന്നില്ല. നിങ്ങള്‍ എന്നെപ്പറ്റി പറ 
യുമ്പോള്‍ മാത്രമാണ്‌ ഞാനുണ്ടെന്ന്‌ തോന്നുന്നത്‌”. 

അസ്തിത്വപരമായ വൃഥകളോടൊപ്പം ഉറുബിന്റെ കഥാപാത്രങ്ങള്‍ 
രാഷ്ട്രീയവും സാമൂഹികവും തൊഴില്‍പരവുമായ പ്രശ്നങ്ങളെക്കുറിച്ച്‌ 
ദീര്‍ഘമായി സംസാരിച്ചു. പ്രണയവും അതിന്റെ പ്രത്യാശകളും ധര്‍മ്മ 
സങ്കടങ്ങളും പച്ചമനുഷ്യരെപ്പോലെ അവര്‍ പങ്കുവെച്ചു. കുറവുള്ളി 
ടത്ത്‌ കുറവും നിറമുള്ളിടത്ത്‌ നിറവും മാത്രം കാണുന്ന പുറംകാഴ്ചയു 
ടെ പൊരുള്‍ തേടി. പിന്നീട്‌ വരുന്ന തലമുറയില്‍ എഴുത്ത്‌ രീതികൊ 
ണ്ട്‌ ഉറൂബിന്റെ താവഴിയായി വരുന്നത്‌ എം. മുകുന്ദന്‍. ആനന്ദ്‌, സി. 
വി. ബാലകൃഷ്ണന്‍, എന്‍. പ്രഭാകരന്‍, കെ.പി. രാമനുണ്ണി തുടങ്ങിയ 
വരാണ്‌. 

നിരന്തരമായ യാത്രകളായിരുന്നു ഉറുബിനെ ഇതിഹാസകാരനാക്കി 
ത്തീര്‍ത്തത്‌. എഴുതുന്ന സന്ദര്‍ഭങ്ങളില്‍ പഴയ സഞ്ചാരീഭാവങ്ങള്‍ ഓര്‍ 
ത്തെടുത്തിരിക്കാം. പുറം നാടുകളില്‍ നിന്നും അനേകം കാലങ്ങളില്‍ 
നിന്നും കഥാപാത്രങ്ങളെ തന്റെ കൃതികളിലേയ്ക്ക്‌ ഉറൂബ്‌ കൂട്ടത്തോ 
ടെ കൊണ്ടുവന്നു. 1948-ല്‍ എഴുതിയ ആമിന എന്ന നീണ്ടകഥ മുദ്രാ 
സില്‍വെച്ചു പരിചയപ്പെട്ട അഭയാര്‍ത്ഥികളെ ആസ്പദമാക്കിയാണ്‌ 


മലയാളം ഓണപ്പ തി പ്പ്‌ 


ആഗസ്ററ്‌ 2004 » 37: 


md 


DE 


രചിച്ചത്‌. ബഷീറിനെപ്പോലെ ബയോഡാറ്റയില്‍ പല തൊഴിലുകള്‍ എഴു 
തിച്ചേര്‍ക്കാനുണ്ട്‌ ഉറുബിനും. അദ്ധ്യാപകന്‍, കമ്പണ്ടര്‍, പാണ്ടിക 
ശ്ലാലയിലെ കണക്കെഴുത്തുകാരന്‍, മരക്കമ്പനിയിലെ കണക്കെഴുത്തു 
കാരന്‍, ആകാശവാണിയിലെ സ്ക്രിപ്റ്റ്‌ റൈറ്റര്‍. മുണ്ടശ്ശേരിയുടെ വാ 
മൊഴി എഴുത്തുകാരന്‍ (ഇത്‌ അസാധാരണമായ ഒരു ജോലി .തന്നെ), 
ബനിയന്‍ കമ്പനിയിലെ ഗുമസ്തന്‍ തുടങ്ങി പലതരം ജോലികളില്‍ ഏര്‍ 
പെട്ടിരുന്നു പി.സി. E 

ഒരേവിട്ടില്‍ ഒരുപാടുവര്‍ഷം പാര്‍ക്കുന്ന പ്രകൃതക്കാരനായിരുന്നില്ല 
ഉറൂബ്‌. പൊന്നാനിയിലും കോഴിക്കോടുമായി കുറേ വാടകവീടുകള്‍, 
ഉറൂബിന്റെ സ്വന്തം വീട്പോലെ ആയിത്തീര്‍ന്നവ. വീടുമാറുമ്പോള്‍ ജീ 
വിതം തന്നെ മാറുന്നു എന്ന ചിന്ത കൊണ്ടാവാം നിരന്തരമായ വീടുമാ 
ററങ്ങള്‍. എല്ലാ കാര്യങ്ങള്‍ക്കും ഒരു പുതുക്കം വേണമെന്ന്‌ ഉറുബിന്‌ 
ശാഠ്യമുള്ളതായി മകന്‍ ഓര്‍ക്കുന്നുണ്ട്‌, 


സനഹൃദങ്ങള്‍ 


ഇടശ്ശേരിയും ചങ്ങമ്പുഴയുമായിരുന്നു ഉറൂബിന്റെ ജീവിതത്തെ സര്‍ 
ഗാത്മകമായി സ്വാധീനിച്ച രണ്ടുപേര്‍. ഉറൂബിന്റെ ഭാര്യ ദേവകിയമ്മ 


ഇടശ്ശേരിയുടെ ഭാര്യയുടെ അനിയത്തിയായിരുന്നു. വലിയമ്മ ചെറിയമ്മ ! 


മക്കള്‍. ജീവിതത്തിലെ ചെറുതും വലുതുമായ തന്റെ രഹസ്യങ്ങള്‍പോ 
ലും ഉറൂബ്‌ ഇടശ്ശേരിയുമായി പങ്കുവെയ്ക്കാറുണ്ടായിരുന്നു. ഇടശ്ശേരി 
യുടെ വേര്‍പാടിനുശേഷം എത്രയോ ദിവസം മൌനിയായി കഴിഞ്ഞു 
കൂടുകയായിരുന്നു ഉറുബ്‌. ചങ്ങമ്പുഴയാണ്‌ ഉറുബിന്‌ ലോകസാഹി 
ത്യത്തിലെ ക്ലാസിക്കുകള്‍ പരിചയപ്പെടുത്തുന്നത്‌. എഴുത്തിലും വായ 
നയിലും പുതിയ സങ്കേതങ്ങളുമായി പരിചയം സ്ഥാപിക്കുന്നതില്‍ ച 
ങ്ങമ്പുഴ ഉറുബിന്‌ മാര്‍ഗ്ഗദര്‍ശിയായി. 


മലയാളം ഓണപ്പതിപ്പ്‌ 
ആഗസ്ററ്‌ 2004 ൦ 38 


ഉറുബും എം.ടി.യും സുഹൃത്തുക്കളും 


വന്‍ സംസാരിച്ചു. അതിന്റെ ഇടയില്‍ ചായയൊക്കെ ഉണ്ടാക്കി 


fF A 


ദ മ്മ Vistow, ,,, 


ഗ്ലോക്കോമ, ഷോര്‍ട്ട്‌സൈറ്റ്‌, ഡയബറ്റിക്‌ റെറ്റിനോഷതി, റെ 
അലര്‍ജി തുടങ്ങിയ അനവധി നേത്ര രോഗങ്ങള്‍ക്ക്‌ 


സമഗ്ര നേത്ര പരിശോധനയും ആയുര്‍ദേദ ചികിത്സയും 
ഡോ, ബി.ജി. ഗോകുലന്‍ (Trained at Sankara Nethralaya, Chennai) BAMS, FCRY (ind), FAIP (USA) 


സുദര്‍ശനം 
നേത്ര ചികിത്സാലയം 


തിരുവല്ല Ph: 469 2630718, 2602608. sudarhanam@satyam.netin 
ആയുര്‍വേദ നേത്ര ചികിത്സ ഇഘോള്‍ കൊച്ചിയിലും!!! 
ചൊവ്വയും വെള്ളിയും 


റ്റിനല്‍ ഹെമറെജ്‌, 


സംഭാഷണപ്രിയനായിരുന്നു, ഉറൂബ്‌. സ്നേഹിതന്മാരോടും 
ജനങ്ങളോടും പ്രിയമുള്ള വാക്കുകള്‍ പറഞ്ഞ്‌ അങ്ങനെ ര 
ക്കുന്ന പ്രകൃതം. ക്ഷോഭമില്ല, വെറുപ്പില്ല. ആത്മപ്രശംസയി 
ബിന്റെ വര്‍ത്തമാനത്തില്‍ കടന്നുവരാത്ത വിഷയങ്ങള്‍ കുറവ്‌ 
ന്തപരിചയമുള്ളതുകൊണ്ടും സംസ്കൃതഭാഷയില്‍ നിപുണനായ 
ണ്ടും കാവ്യോല്‍പ്പത്തിമുതല്‍ വിക്ടോറിയന്‍ നോവല്‍കാലം 
സംഭാഷണം നീളും. ആ സംഭാഷണത്തില്‍ പഴയതും പുതി 
കഥകള്‍ എപ്പോഴും ഇടകലര്‍ന്നു. പൊന്നാനിയിലെ അനുഭ 
ഞ്ഞുകഴിഞ്ഞയുടനെ ഒരു വയനാടന്‍ കഥ. അങ്ങനെയാണ൪ 
തി. ഒപ്പം നാട്ടുവര്‍ത്തമാനവും. പഴയ കോഴിക്കോടന്‍ സായ 
ളില്‍ ഉറൂബിന്റെ സഹചാരിയായി കൂടാറുള്ള നമ്പൂതിരി ഉറൂബി 
ഭാഷണരീതിയെക്കുറിച്ച്‌ ഓര്‍ക്കുന്നു. 

പി.സി. ചിലപ്പോള്‍ വഴിക്കുവെച്ച്‌ മുറുക്കാനൊക്കെ നിന്നാല്‍ 
ടെ നിന്നങ്ങനെ സംസാരിക്കും. ഇരുട്ടാകുന്നതുവരെ. ഒരുദിവ 
ഡിയോവില്‍ നിന്നുവരുന്ന പി.സി.യെ കണ്ടു. ഒപ്പം കൂറേ ആ 
ശിഷ്യഗണങ്ങളും ഉണ്ട്‌. എന്നാ നമുക്കു മുറുക്കാം എന്നുപറഞ്ഞ്‌ 
കയില്‍ കയറി. സോഡ കുടിച്ച്‌ മുറുക്ക്‌ തുടങ്ങി. പിന്നെ € 
നിന്ന്‌ സംസാരമായി. നീണ്ടു നീണ്ടുപോയ വര്‍ത്തമാനം. അല്ലേ 
ഞാന്‍ പറഞ്ഞു, ഇത്രയുമായില്ലെ വീട്ടില്‍ പോകാമെന്ന്‌. എന്നാല്‍ 
യിക്കളയാമെന്നായി. അങ്ങനെ, വെളിച്ചമാകുന്നതുവരെ, രാത്രി & 


ത്തു. നല്ല രസമായിരുന്നു ആ കാലം. ഇപ്പോള്‍ അതൊക്കെ € 
നമ്പൂതിരി വാക്കുകൊണ്ടു വരച്ച ഈ ഉറൂബിയന്‍ ചിത്രം അ 
കോഴിക്കോടന്‍ സായാഹങ്ങളുടെ സഹയാത്രികരെല്ലാം മന 
സൂക്ഷിക്കുന്നുണ്ടാവണം. രസകരമായിരുന്നു. ആ സായാഹ്ന 
അവരില്‍ പലരും ഇന്ന്‌ ഓര്‍മ്മച്ചിത്രങ്ങള്‍ മാത്രമാണ്‌. ഉറുഃ 


ഡോ, ബി.ജി. ഗോകുലൻ 


Visit www.netrafoundation.com for details and enquiry 


Thiruvalla, Kochi, Mumbai, Jabalpur 


se 


ക. 


[ 
ക്‌; 


a 


vn 


അതിലൊതുക്കാന്‍ കഴിയാത്ത്രത ആപ്പീസര്‍മാരും കല 

കാരയാരും ഗുമസ്തന്മാരും എന്‍ജിനീയര്‍മാരും പ്രക്ഷേ 

ത്തിന്‌ 'നീട്ട്യച്ച്‌ പുറത്തുനിന്നുവരുത്തിയവര്‍ വേമ 
കെ ബഹളം. എനിക്കായി നിര്‍ദ്ദേശിച്ച ഇരിപ്പി 3 2 j SR 

വ ഞാന്‍ പുറപ്പെട്ടു. കടടിട്തിനറെ മുക്ത Proper guidance and free counselling for getting Admissions in 

ക്കുടുപോലുള്ള ഒരു ചായ്പിലാണ്‌ ഞാന്‍ ചെന്നി reputed Colleges & Universities in | 3 

ത്‌ എന എനിക്കു മനസ്സിലായി, അക്ക INDIA & ABROAD (ARMENIA, BULGARIA, 


അവിടെ കൊടുംബഹളം. ഒന്നുരണ്ടുമേശകളും ഏതു 


കളം അവിടെ കിടപ്പുണ്ട്‌. അവിടെ mg, NEW ZEALAND, WEST INDIES, 
കസേരയില്‍ ഇരിക്കുന്നില്ല. ഒരാള്‍ മേഗപ്പാത്ത്‌ പം RUSSIA, U.K., USRAINE & all 


രുന്ന്‌ മുറുക്കുന്നു. അദ്ദേഹത്തിന്‌ ചുറ്റും നിന്ന്‌ ലെ 
പഞ്ഞു ിരിക്കുനവരില്‍ ഒരാള്‍ എന്നെ സാമം CIC Countries, for the following courses 


യ്ക . 
“വര്വാ വര്വാ 


MBBS, BDS, ENGG, POLYTECHNIC, MBA, MIBM, MCA, MSW, 

B. PHARM, B.P.T. BAMS, BVSC, BHM, BBA, BEd., GENERAL & B.Sc NURSING, 
M.Sc. (N), BIOLOGY, BIOTECHNOLOGY, CHEMISTRY, MICROBIOLOGY, PHYSICS, 
BSc COSTUME DESIGN & FASHION TECHNOLOGY BEAUTICIAN COURSE. 

MD, MS, 09, DCH & all PG courses. | 


class MBA programme (campus selection) 


ത്തുവിള, എന്‍.പി. മുഹമ്മദ്‌, തിക്കോടിയന്‍... 


SAN 


റ്‌ 


പ്പു 

ആകാശവാണിയില്‍ +2 IN VY) 1 
ഉറൂബിനെ. “പുരോഹിതന്‍” എന്നാണ്‌ തിക്കോടിയന്‍ തന്റെ ആ \ / | 
ത്മകഥയില്‍ വിശേഷിപ്പിക്കുന്നത്‌. അരങ്ങുകാണാത്ത നടന്‍ തന്റെ IN ty AY Se FA 


ജീവിതനാടകത്തിലെ മൂന്നാമങ്കത്തിലാണ്‌ പി.സിയെ കണ്ടുമുട്ടുന്നത്‌. To, 
ആകാശവാണിയില്‍ തിക്കോടിയന്‍ “എഴുത്തുതൊഴിലാളി'യായി പ്ര 
വേശിച്ചിരുന്ന കാലം. ആകാശവാണിയുടെ കോഴിക്കോട്‌ നിലയം അന്ന്‌ 
കേരളത്തിന്റെ സാംസ്‌കാരിക നിലയം തന്നെയായിരുന്നു. പി. ഭാസ്‌ക 
രന്‍, കെ. രാഘവന്‍, ഉറൂബ്‌, തിക്കോടിയന്‍ ഇവരെല്ലാം “മരക്കൂട്‌'പോ 
ലുള്ള ഒരു ചായ്പില്‍ കര്‍മ്മനിരതരായി. സാഹിത്യത്തിലും സംഗീത 
ത്തിലും പുതിയ തരംഗങ്ങള്‍ അവര്‍ ശ്രോതാക്കളിലെത്തിച്ചു. ഭൂമിയില്‍ 
നിന്ന്‌ ആവിയായി ഉയര്‍ന്ന്‌ ആകാശത്ത്‌ നിന്ന്‌ പെയ്യുന്ന മഴപോലെ, 
അവര്‍ ആവിയായി. മലയാളികള്‍ പുതുമഴയില്‍ നനഞ്ഞു. പ്രക്ഷേപണ 
കലയില്‍ പുതിയ മരങ്ങളും പുഴകളും നീര്‍ച്ചാലുകളുമായി. ഉറുബായി 
രുന്നു സംഘത്തലവന്‍. 

ഉറുബ്ദുമായിട്ടുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയെക്കുറിച്ച്‌ തിക്കോടിയന്‍ 
എഴുതി: 

“തേന്‍കൂടുപോലെ സദാമുഖരിതമായ സ്ഥലം. ചെറിയ കെട്ടിടം. 


Mr. Sadashivan Pillai M D-of Vivek Educational Consultancy 
receiving the best “Consultancy Award 2003” from Sister Tessa 
(Principal St. Theresas College, Ekm.) 


Contact: N.K. CHANDRIKA Director 


VIVEK EDUCATIONAL CONSULTANCY 


Hotel Kavitha International, Chittoor Road, Kochi - 682011, Kerala South India 
Ph: (0) 0484 - 2353679, 2384738 (R) 04829 - 257325, 257835 
Mobile: 94470 85600, 0484 - 3106517 
e-mail: info@ vivekeducationalconsultancy.com 
ഓണപ്പതിപ്പ്‌ Visit us : vivekeducationalconsultancy.com 
ആഗസ്ററ്‌ 2004 4൫ 


3 


സിയെ നേരത്തെ പരിചയമുണ്ട്‌... 


ി ച്ചിട്ടുണ്ട്‌ തിക്കു. വെറ്റിലയില്‍ ചുണ്ണാന്ധുതേച്ച്‌ എപ്പോഴും വെടിപാഞ്ഞ്‌ 
ന്‌ രസിക്കുന്ന. ഹൃദയാലുവായ. ചിലപ്പോള്‍ മരനിയാവാറുള്ള. മറ്റള്ളവരു 
. ടെ ഏതു ചെറിയ ദു:ഖത്തിലും അസാധാരണമാം വിധം വികാരം കൊള്ള; 


ന൬,-ചില നേരങ്ങളില്‍ മാത്രം ശുണ്ഠിപിടിക്കാറുള്ള. ഒരാളുടെ ചരിത്രം. . 


പി.സി. കുട്ടിക്കൃഷ്ണന്‍ എന്ന ഉറുബിനെക്കുറിച്ച്‌ ഒരുപാട്‌ കാര്യ 


നേര്‍ക്കും എടുത്തുചാടുന്ന എന്റെ സ്വഭാവത്തിന്‌ തോട്ടിവെച്ച്‌ നിയ 

ന്തണം നല്‍കിപ്പോന്നതും പി.സിയായിരുന്നു..... 

; 1950-ല്‍ കേളപ്പജിയാണ്‌ ആകാശവാണിയിലെ സ്ക്രിപ്റ്റ്‌ റൈറ്റ 

| | റായി പിസിയുടെ പേര്‍ നിര്‍ദ്ദേശിച്ചത്‌. അങ്ങനെയാണ്‌ പി.സി. ആകാ 
ശവാണിയിലെ സ്റ്റാഫ്‌ ആര്‍ട്ടിസ്റ്റായി നിയമിതനാവുന്നത്‌. കുറേ വര്‍ 

ഷങ്ങള്‍ക്കുശേഷം വിദ്യാഭ്യാസയോഗ്യത പോരെന്ന കാരണത്താല്‍ 

| ആകാശവാണി പി.സിയെ പിരിച്ചുവിട്ടു. അഭിമാനിയായ പി.സിക്ക്‌ ഈ 


പിരിച്ചുവിടല്‍ കടുത്ത നിരാശയാണുണ്ടാക്കിയത്‌. അനുഭവമാണ്‌ അറി 
വ്‌ എന്നു വിശ്വസിക്കുകയും അതിനൊപ്പം കര്‍മ്മനിരതനാവുകയും 
Hs ചെയ്ത, ആ വലിയ എഴുത്തുകാരന്റെ സര്‍ഗാത്മകതയെ തിരിച്ചറിയാത്ത 
E te ആകാശവാണിയുടെ നിലപാടിനെതിരെ കേരളത്തിലെ എഴുത്തുകാര്‍ 
| മുഴുവന്‍ പ്രതിഷേധിച്ചു. പുനരാലോചനയുടെ വെളിച്ചത്തില്‍ പി.സി 
യെ വീണ്ടും ആകാശവാണി തിരിച്ചുവിളിച്ചു. അപ്പോഴേയ്ക്കും മാന 
സികമായി പ്രക്ഷേപണകലാരംഗത്തോട്‌ അകന്നുകഴിഞ്ഞിരുന്നു, പി.സി. 
സര്‍ഗാത്മകതയാണ്‌ കഴിവിന്നാധാരം എന്നു വിശ്വസിച്ച എഴുത്തു 
കാരനായിരുന്നു പി.സി. ജീവിതത്തിന്റെ ഏതു സാഹചര്യങ്ങളെയും 


മലയാളം ഓണപ്പതിപ്പ്‌ 


അരങ്ങു കാണാത്ത നടനില്‍ പി സിയുടെ യഥാര്‍തറ ചിത്രം വര 


ങ്ങള്‍ ഓര്‍ത്തെടുത്തതിനുശേഷം തിക്കോടിയന്‍ ഇത്രയും കൂടി രേഖ ! 
പ്പെടുത്തുന്നു. റിട്ടയര്‍ ചെയ്തുപോകുന്നതുവരെ എന്റെ പുരോഹിതന്‍ ' 


അത്‌ പി.സി. കുട്ടിക്കൃഷ്ണനായിരുന്നു;. അന്ന്‌ 'ഉറുബായിട്ടില്ല. പി. | 


| 


i 


അവിടെ പി.സിയായിരുന്നു. കേട്ടപാടെ, ഒട്ടും ചിന്തിക്കാതെ, ഏതിനു | ശ്ശേരി ഗോവിന്ദന്‍നായര്‍ പി.സിയെക്കുറിച്ച്‌ പറഞ്ഞിരുന്നത്‌. “പിറ്റേ 1 


പി.സി സര്‍ഗാത്മകമാക്കി. 


കവിതയും നോവലും 


ഉറുബ്‌ കവിതയിലാണ്‌ തന്റെ എഴുത്തുകാലത്തിന്‌ തുടക്കമിട്ടത്‌. 
ആദ്യകവിത “പിറ്റേന്ന്‌ 1929-ല്‍ മാതൃഭൂമിയില്‍ അച്ചടിച്ചുവന്നു. വാ 
ഗ്ടടാനന്ദന്റെ ശിഷ്യനായ ഒരു വൈദ്യനില്‍നിന്ന്‌ ചെറുപ്പത്തിലേ സം 
സ്‌കൃതം പഠിച്ചിരുന്നതിനാല്‍ കവിതയിലെ ഭാഷയും ഭാവനയും പഴയ: 
കാവ്യസങ്കല്ലങ്ങളോടു ചേര്‍ന്നുനിന്നു. “താങ്ങാനാവാത്ത വേദാന്ത ചീ 
ന്തയുടെ ഭാരവും പേറി നടക്കുന്ന കുട്ടി" എന്നാണ്‌ ബന്ധുവായ ഇ 


നെഹ്റുവുമൊത്ത്‌ 


ന്ന്‌ എന്ന കവിതയെത്തുടര്‍ന്ന്‌ പി.സി. ഒരു കഥയാണെഴുതിയത്‌. “വേ 
ലക്കാരന്‍' എന്നായിരുന്നു ആ കഥയുടെ പേര്‌. ആ കഥയും മാതൃഭൂമി 
യിലാണ്‌ പ്രസിദ്ധീകരിച്ചത്‌. തുടര്‍ന്ന്‌ കഥയും കവിതയും നാടകവും 
മാറിമാറി എഴുതിക്കൊണ്ടിരുന്നു. എന്നാല്‍ നോവല്‍ കലയിലാണ്‌ പി. 


യായിരുന്നു. ആ കവിത ഇതാണ്‌: 
എന്നുടെ, നിന്നുടെ പാട്ട്‌ 


ഒരുപാട്ട്‌ 
സിയുടെ രചനാവൈഭവം അതിന്റെ എല്ലാ തികവോടും നിറഞ്ഞുനി യ നി ട്‌ 
ന്നത്‌. മുറിച്ചുമാറ്റാനില്ലാത്ത ഒരു ഭാഷയും വെല്ലുവിളി ഉയര്‍ത്തുന്ന ഒരു ഹീ as te 
ഘടനയുമാണ്‌ സുന്ദരികളും സുന്ദരന്മാരും. ഉമ്മാച്ചുവും പുലര്‍ത്തുന്ന :; എണ nie 
ത്‌. ചിത്രീകരണകലയുടെ (സിനി ഗുജറാത്തി - മറാത്തീപ്പാട്ട 
ഴ്‌ ടെ (സിനിമാറ്റിക്‌ ഒരു സവിശേഷഘടന ഉറു ; പാട്‌ 
ട്ട. 


ബിന്റെ കൃതികള്‍ക്കുണ്ട്‌. വായിക്കുമ്പോള്‍ തിരശ്ലീലയിലെന്നപോലെ 
ചിത്രങ്ങള്‍ മനസ്സില്‍ കാണാം. ഉറൂബിന്റെ രചനകളെ മാത്രം ആസ്പദ' 
മാക്കി ഏകദേശം എട്ടുസിനിമകളും നാല;സിരിയലുകളും നിര്‍മ്മിച്ചിട്ു 
ണ്ട. ഇവയൊക്കെയും ശ്രദ്ധിക്കപ്പെടുകയ ം ചെയ്തിരുന്നു. 


ഒരു മലയാളപ്പാട്ട്‌ 
കുന്നിന്‍ നിരകളിലിഴയും 
പ്രാകൃതവേഷത്തിന്‍ പാട്ട്‌ 
എന്നുടെ പാട്ട്‌ 


ക കള്‍ നിന്നുടെ പാട്ട്‌ 


ഹൃദയസ്പര്‍ശിയായ കത്തുക തുന്നതില്‍ എപ്പോഴും ആനനം യ്‌ 


ഗാധേതര ഹൃദയനികുഞ്ജത്തില്‍ * 


പട്ട്‌ 

ആരുടെ പാട്ട്‌ 

എന്നുടെ 

നിന്നുടെ 

പിട്ട്‌ 

സ്വാസ്ഥ്യം കെട്ടു നടക്കും പൂമരു 

വാടിയിലണയ്ക്കും 

സുഗന്ധിയാം പാട്ട... 

ഇങ്ങനെ പോകുന്നു ഈ കവിത. അയല്‍വീട്ടിലെ റേ 
ഡിയോ കിടന്നലറുമ്പോള്‍ അതില്‍നിന്ന്‌ പ്രചോദനമുള്‍ 
ക്കൊണ്ടാണ്‌ താനീ “മോഡേണ്‍ കവിതയെഴുതിയതെന്ന്‌ 
കത്തിനു തുടക്കത്തില്‍ ഉറൂബ്‌ സുചിപ്പിക്കുന്നു. 


താര്രിക്കുട്ടിയെ മുഖ്യകഥാപാത്രമാക്കി. സ്മാര്‍ത്തവി 
പാരസംബന്ധിയായ ഒരു നോവലെഴുതിയിരുന്നു ഉറൂബ്‌. 
പക്ഷേ, അതിന്റെ കൈയെഴുത്തുപ്രതി എവിടെയോവച്ചു 
നഷ്ടപ്പെട്ടു. ' ഇടനാഴിയുള്ള വണ്ടി” എന്നാണ്‌ ഈ നോവ 
ലിന്റെ പേര. ഈ നോവലിന്റെ കഥ പലരേയും കേള്‍പ്പിച്ചി 
രുന്നത്രേ ഉറൂബ്‌. താതരിക്കുട്ടിയെക്കുറിച്ച്‌ ചില കാര്യങ്ങള്‍ 
അറിയാന്‍ നടി ഷീലയെ കാണാന്‍ ഉറൂബ്‌ പോയതാ 
യി മകന്‍ സുധാകരന്‍ ഓര്‍ക്കുന്നുണ്ട്‌. താത്രിക്കുട്ടിയെ 
ക്കുറിച്ചുള്ള വ്യത്യസ്തമായ ഓരാലോചനയായിത്തീര്‍ന്നേക്കാ 
വുന്ന ആ നോവല്‍ എങ്ങനെ നഷ്‌ടപ്പെട്ടുവെന്ന്‌ വ്യ 
ക്തമല്ല. 
എഴുത്തിലും ജീവിതത്തിലും മറ്റെഴുത്തുകാരില്‍ നിന്നും 
- വത്യസ്തമായ ചില ചിന്താരീതികള്‍ പ്രകടിപ്പിച്ച ഉറുബ്‌, സ്വ 
ന്തം ആത്മാവിലേയ്ക്ക്‌ ഉറ്റുനോക്കിക്കൊണ്ടാണ്‌ എപ്പോഴു 
മെഴുതിയത്‌. ഹൃദയം കുറിച്ചിട്ട വാക്കുകള്‍, ബുദ്ധി വിടവാ 
ങ്ങിയേടത്ത്‌ ഒരു മൃഗത്തിന്റെ വീറുണ്ടാകുമെന്നും ഹൃദയം 
പിന്‍വാങ്ങിയേടത്ത്‌ ഒരു യന്ത്രം പ്രവര്‍ത്തിച്ചുതുടങ്ങുമെന്നും 
“സുന്ദരികളും സുന്ദരന്മാരും” എന്ന നോവലിലൊരിടത്ത്‌ ഉറു 
ബ്‌ എഴുതുന്നുണ്ട്‌. ബുദ്ധിപരവും ഒപ്പം ഹൃദ്യവുമായ ഇട 
പെടലുകളായിരുന്നു ആ സാഹിത്യം. “നമ്മുടേതായ മറുപ 
- ടി'കള്‍ക്കുവേണ്ടി എഴുതപ്പെട്ട വാക്കുകളായിരുന്നു അവ. - 


കണ്ടെത്തുന്ന എഴുത്തുകാരനായിരുന്നു, പി.സി. ആരാധകര്‍ക്കും സു | മലയാളികളുടെ കാലമാണ്‌ ആ നോവലുകളില്‍ തെളിഞ്ഞുവരുന്നത്‌. 
ഹൃത്തുക്കള്‍ക്കും അദ്ദേഹം നിരന്തരം കത്തുകള്‍ എഴുതിക്കൊണ്ടിരു 
ന്നു. അങ്ങനെ ഒരിക്കല്‍ ഒ.എന്‍.വിയ്ക്കെഴുതിയ കത്ത്‌ ഒരു കവിത | 


ജീവിതരേഖ 


1915 ജൂണ്‍ 8-ന്‌ കെ.വി. കരുണാകരമേനോന്റെയും പി.പാറു 
ക്കുട്ടിയമ്മയുടേയും മകനായി പൊന്നാനിക്കടുത്തുള്ള പള്ളപ്രം അംശ 
ത്തില്‍ പരുത്തുള്ള ചാലപ്പുറത്തു വീട്ടില്‍ ജനിച്ചു. ഹൈസ്‌കൂള്‍ വി 
ദ്യാഭ്യാസം പൊന്നാനിയില്‍. ഒമ്പതു നോവലുകളും ഇരുപത്തൊന്ന്‌ ക 
ഥകളും നൂറ്റിയെണ്‍പത്തൊന്ന്‌ കത്തുകളും മൂന്ന്‌ നാടകങ്ങളും സമാ 
ഹരിച്ചിട്ടില്ലാത്ത അനേകം റേഡിയോ നാടകങ്ങളും ഒരു കവിതാസമാ 
| ഹാരവും മൂന്നു ലേഖന സമാഹാരങ്ങളും പുറത്തിറക്കി. സുന്ദരികളും 
സുന്ദരന്മാരും എന്ന നോവലിന്‌ കേരള കേന്ദ്രസാഹിത്യ അക്കാഡമി 
അവാര്‍ഡ്‌ ലഭിച്ചു. ഉമ്മാച്ചു, അമ്മിണി, രാച്ചിയമ്മ, അണിയറ, വെളു 
ത്തക്കുട്ടി, മിണ്ടാപ്പെണ്ണ്‌, കുഞ്ഞമ്മയും കൂട്ടുകാരും തുടങ്ങിയവ പ്രശ 
സ്തമായ കൃതികള്‍. ഇടക്കാലത്ത്‌ പ്രിയംവദ എന്ന പേരിലും എഴുതിയി 
രുന്നു. കുങ്കുമം, മലയാളമനോരമ വാരിക തുടങ്ങിയവയുടെ പ്രതാധി 
പര്‍ ആയിരുന്നു. 1979 ജൂലായ്‌ 10-ന്‌ അന്തരിച്ചു. 8 


മലയാളം ഓണപ്പതി പ്പ്‌ 


ആഗസ്ററ്‌ 2004 ൦ 4൭ 


ത്തന്നെ 07 പം യായ വ വ wast ക 
അനന്തതത്തത്തനത്ത്തനനതതത്ന തത RT 


ആഗസ്ററ്‌ 2004൦ 43 


SAN ഞ്ഞ മയത്ത 


ഭാരതപ്പുഴപോലെയായിരുന്നു 
ഇടശ്ശേരിയും- 
ജനിച്ചുവളര്‍ന്ന നാടിന്‍െറ 


പൊതുസ്വത്ത്‌ 


പി, കൃഷ്ണവാരിയര്‍ 


SG 


“എനിക്ക്ഒരു കുടുംബം ഉണ്ടായത്‌ ആ മനുഷ്യന്‍ കാ 
രണമാണ്‌, ഇടശ്ശേരി പറയാറുണ്ടായിരുന്നു. 'കുടുംബം' എ; 
ന്നതുകൊണ്ട്‌ ഇടശ്ശേരി അപ്പോള്‍ ഉദ്ദേശിക്കുന്നത്‌ തന്റെ ഭു; 
രയും കുട്ടികളും അടങ്ങുന്ന സമൂഹത്തെയാണ്‌. ഇടശ്ശേരി, 
ചൂണ്ടിക്കാട്ടുന്ന “ആ മനുഷ്യന്‍” സഹൃദയനും സാഹിത്യ; 
പ്രേമിയുമായ ഇടക്കണ്ടി രാഘവന്‍ നായരും. രാഘവന്‍! 
നായര്‍ കാന്‍സര്‍ ബാധിച്ച്‌ ആശുപത്രിയിൽ; 
കിടന്നിരുന്ന അന്ത്യനാളുകളില്‍ ഉടമ്ശേര്‍ി 

തന്റെ എല്ലാ തിരക്കുകളും മാറ്റിവച്ച്‌, 
അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നതില്‍; 

മാത്രം ശ്രദ്ധിച്ചു. . 
പൊന്നാനിയില്‍ എത്തിയ ആദ്യ] 

കാലത്ത്‌ ഇടശ്ശേരിയുടെ താവളം! 

തന്റെ സുഹൃത്തും സഹപ്രവര്‍ത്തക 

7 നും കവിയുമായിരുന്ന ഇ. നാരായ 

£ ണന്റെ വസതിയായിരുന്നു. അവിടെനിന്ന്‌; 

/ ഇടക്കണ്ടിത്തറവാട്ടിലേയ്ക്കു ഇടശ്ശേരിയെ! 
/ കുട്ടിക്കൊണ്ടുപോയത്‌ രാഘവന്‍ നായരാണ്‌. 
/ തന്റെ മരുമകള്‍ക്കൊരു ഭര്‍ത്താവിനെ അന, 
/ ദ്ദേഹം ഇടശ്ശേരിയില്‍ കണ്ടിരിക്കണം. ഏതായാ. 
ലും രാഘവന്‍ നായരുടെ മരുമകള്‍ ജാനകിയെ; 
ഇടശ്ശേരി അവിടെവച്ച്‌ കാണുകയും ഇഷ്ടപ്പെ 
ടുകയും ചെയ്തു. “ശങ്കരാചാര്യരുടെ കീര്‍ത്തനങ്ങള്‍, 
മുതല്‍ “പുഷ്പബാണവിലാസത്തിന്‌ ഞാന്‍ കുത്തിക്കു 
ിച്ചിട്ടിരുന്ന പരിഭാഷ വരെയുള്ള നിരവധി കൃതികള്‍ പദ്യ 
രൂപത്തിലാണ്‌ എന്ന ഒരേ കാരണം കൊണ്ട്‌ ഒരേ നോട്ടു 
.പുസ്തകത്തില്‍ പകര്‍ത്തിവെയ്ക്കാന്‍ മാത്രം കവിതക്ക 
മ്വവും വിഡ്ഡിത്തവുമായി ഒരു വധുവിനെ എനി | 
ക്കുവേണ്ടിത്തന്നെയാവണം ബ്രഹ്മാവ്‌ കരുതി ; 
വച്ചിരുന്നത്‌" എന്ന ഒരു ന്യായവും ഇടശ്ശേരി 
കണ്ടെത്തുന്നുണ്ട്‌. അനുരാഗബദ്ധരായ ആയു | 


TSS 


ലയാളം ഓണപ്പതിപ്പ്‌ 


വാക്കള്‍ക്ക്‌, പക്ഷേ. അതു പ്രകടിപ്പിക്കാന്‍ അന്നത്തെ വ്യവസ്ഥിതി 
തടസ്സമായിരുന്നു. അക്കാലത്തെ മനസ്സിന്റെ വിങ്ങല്‍ ഇടശ്ശേരിയുടെ 
ഈ വരികളില്‍ കാണാം. 


“പായും തലയിണയും തന്നുമ്മറ- 
വാതിലടഞ്ഞുകഴിഞ്ഞപ്പോള്‍ 
എന്‍നെടുവീര്‍പ്പുകള്‍ കൂടിച്ചേര്‍ന്നോ 
കാര്‍മേഘത്തിനു കനമേറി? 
ഓടുടയും പടി “കടെപടെ'യായ്‌ ദ്രുത 
താളമൊടാലിപ്പഴവര്‍ഷം 

ആതിഥേയീ ഹൃദയത്രുടനമ- 
തായിരുന്നീലെന്നിട്ടും 

പായ വിരിച്ചു കിടക്കുമെനിക്കു- 
ണ്ടായീ തീക്ഷ്ണമൊരനുതാപം” 


(ഒരു ഗന്ധര്‍വ്വന്‍ പാടുന്നു) 


ആ അനുരാഗനദി ഏതായാലും വിഘ്നം കൂടാതെ തന്നെ ഒഴുകി. 
മുപ്പത്തിരണ്ടാം വയസ്സില്‍ ഇടശ്ശേരി ജാനകിയമ്മയെ വിവാഹം ചെ 
ൂ. 
തന്റെ സാഹിത്യപ്രവര്‍ത്തനങ്ങളടക്കം എല്ലാ പ്രവര്‍ത്തനങ്ങള്‍ക്കും 
കൂട്ടായി നിന്ന ഒരു സഹധര്‍മ്മിണിയാണ്‌ ഇടശ്ശേരിക്ക്‌ ജാനകിയമ്മ 
യില്‍ ലഭിച്ചത്‌. സ്വന്തം സാഹിത്യയത്നങ്ങള്‍ ജാനകിയമ്മ ഉപേക്ഷി 
ച്ചു. ഇടശ്ശേരി എഴുതിയ കവിതകള്‍ വായിച്ചു കേള്‍ക്കുന്നതിലും അവ 
വൃത്തിയായി പകര്‍ത്തി എഴുതുന്നതിലും തന്റെ സാഹിത്യമോഹങ്ങളു 
ടെ സാഫല്യം ജാനകിയമ്മ കണ്ടു. 


മക്കളെക്കുറിച്ച്‌ 


ജാനകിയമ്മ പതിനൊന്നു പ്രസവിച്ചു. ആദ്യത്തെ കുടി പ്രസവ. 
ത്തിലേ മരിച്ചു. പിന്നെ ഇടയ്ക്കുവച്ച്‌ രണ്ടുകുട്ടികളെക്കൂടി മരണം വി 
ഴുങ്ങി. ആ മരണങ്ങള്‍ ഇടശ്ശേരിയിലുണ്ടായ ആഘാതം “വരവും പോ. 
ക്കും, 'പൂഇാപുഷ്പം' എന്നീ കവിതകളില്‍ കാണാം. 

തന്റെ മക്കളെ ഇടശ്ശേരി അതിരുവിട്ട്‌ ലാളിച്ചിട്ടില്ല. അല്ലെങ്കിലും വാ 
ക്കുകളിലും പ്രവൃത്തികളിലും മിതത്വം പാലിച്ചിരുന്ന ഒരാളായിരുന്നു 
വല്ലോ, ഇടശ്ശേരി. തനിക്കു ലഭിക്കാന്‍ കഴിയാതിരുന്ന ഹൈസ്‌കൂള്‍ 
വിദ്യാഭ്യാസം തന്റെ മക്കള്‍ക്ക്‌ ലഭിക്കാന്‍ സാധിച്ചതില്‍ അദ്ദേഹം സം 
തൃപ്തനായിരുന്നു. അവരുടെ സ്‌കൂള്‍ വിദ്യാഭ്യാസത്തെപ്പറ്റി തനിക്ക്‌ 
ഒരിക്കലും ആശങ്കപ്പെടേണ്ടിവന്നിട്ടില്ലെന്ന്‌ ഇടശ്ശേരി എപ്പോഴും പറ 
യാറുണ്ടായിരുന്നു. വീട്ടിനടുത്തുതന്നെയുള്ള പൊന്നാനി ന്യൂ.എല്‍.പി. 
സ്‌കൂളിലും തുടര്‍ന്നു എ.വി. ഹൈസ്‌കൂളിലും താന്‍ ആശിച്ചതുപോ 
ലെയുള്ള ഒരു വിദ്യാഭ്യാസത്തിന്റെ അടിത്തറ അവര്‍ക്ക്‌ ലഭിച്ചു. അവര്‍ 
പഠിച്ച്‌ ഉന്നതമായ ഉദ്യോഗങ്ങളൊന്നും നേടിയില്ലെങ്കിലും മനുഷ്യരാ 
യി വളര്‍ന്നാല്‍ മതി എന്നായിരുന്നു ഇടശ്ശേരിയുടെ മോഹം. പഠിക്കുന്ന 
കാര്യത്തില്‍ ഇടശ്ശേരി അവരെ ഉപദേശിക്കാറില്ല. 

ഇമ്മനശ്ലോഭയൊത്തിശ്ശരീര- 

സ്ഥേമാവഭംഗുരമാകനിങ്കല്‍ 

എന്ന ആശംസയാണ്‌ അദ്ദേഹം അവര്‍ക്കു നല്‍കിയത്‌. 

എങ്കിലും, തന്റെ മുത്ത രണ്ടു മക്കളെ വളരെ ചെറുപ്പത്തിലേ ഉ 
ദ്യോഗം തേടി ദുദുരയ്ക്കയയ്ക്കേണ്ടിവന്നതില്‍ തനിക്കുണ്ടായ. മനഃ 
ക്ളേശം അദ്ദേഹം മറച്ചുവച്ചിട്ടില്ല. “ഒരമ്മ പാടുന്നു എന്ന കവിത ഇതി 
ന്റെ ഫലമായി രൂപം കൊണ്ടതാണ്‌. 

അച്ഛന്റെ ആശംസ സഫലമാക്കിക്കൊണ്ടുതന്നെ ഇടശ്ശേരിയുടെ 
മക്കള്‍ അച്ഛനുള്ള ശ്രാദ്ധകര്‍മ്മം നിര്‍വ്വഹിച്ചു. അവരെല്ലാം ഇന്ന്‌ 


മലയാളം ഓണപ്പതിപ്പ്‌ 


) ആഗസ്ററ്‌ 2004 ൦ 44 


ആഗസ്ററ്‌ 2002൦ 45 


ശാന്തവും സംതൃപ്തവുമായ ജീവിതം നയിക്കുന്നു. മറ്റുള്ളവരുടെ ദു: 
ഖം മനസ്സിലാക്കുന്നതിലും അവരെ സഹായിക്കുന്നതിലും അവര്‍ 
അച്ഛനെ അനുകരിക്കുന്നു. അവരുടെ ഒരു ലഘുനഖചിത്രം ഇവിടെ 
കൊടുക്കട്ടെ. 

ഇടശ്ശേരിയുടെ മൂത്തമകന്‍ സതീശ്‌ നാരായണന്‍ ബാല്യത്തില്‍ 
ത്തന്നെ തികഞ്ഞ ഉത്തരവാദിത്വബോധം പ്രകടിപ്പിച്ചിരുന്നു. കുടും 
ബം പുലര്‍ത്തുന്നതില്‍ അച്ഛനമ്മമാരെ സഹായിക്കാനുള്ള ബാദ്ധ്യത 
തനിക്കുണ്ടെന്ന്‌ തന്നെ ചെറുപ്പത്തില്‍ സതീശ്‌ നാരായണന്‍ തിരിച്ചറി 
ഞ്ഞു. നല്ലൊരു മലയാളശൈലിയുടെ ഉടമകൂടിയാണ്‌ സതീശ്‌. 'ഇട 
ശ്ശേരിയുടെ പ്രബന്ധങ്ങ'ളില്‍ അദ്ദേഹം എഴുതിയ ഓര്‍മ്മക്കുറിപ്പു 
നോഹരമായിട്ടുണ്ട്‌. എഫ്‌.എ.സി.റ്റിയിലെ ഉദ്യോഗത്തില്‍ നിന്നു വിര 
മിച്ചു ഇടപ്പിള്ളിയില്‍ പത്നി വിലാസിനിയുമൊത്ത്‌ താമസിക്കുന്നു. 
ഇവര്‍ക്ക്‌ സുധാംശു. ശ്രീജു, പ്രസന്ന എന്ന മുന്നു മക്കളുണ്ട്‌. മൂന്നുപേ 
രും വിവാഹിതര്‍. സുധാംശു എറണാകുളത്ത്‌ ജോലി ചെയ്യുന്നു. 

ഹരികുമാര്‍ മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു കഥാകൃത്താണ്‌. 
കഥപറച്ചിലില്‍ അദ്ദേഹത്തിന്‌ തനതായ, വശ്യതയുള്ള ഒരു ശൈലി 
യുണ്ട്‌. സ്‌കൂളില്‍ പഠിക്കുന്ന കാലത്തുതന്നെ ഹരികുമാര്‍ കഥയും കവീ 
തയും രചിച്ചിരുന്നു. കഥാരചനയില്‍ സമ്മാനവും നേടിയിട്ടുണ്ട്‌. കവി 
തയെക്കാളേറെ കഥയാണ്‌ ഹരികുമാറിന്നിണങ്ങുന്ന ആവിഷ്‌കാരോ 
പാധി എന്ന്‌ ഹരികുമാറിനെ ഉപദേശിച്ചത്‌ ഇടശ്ശേരി തന്നെയാണ്‌. 
കഴിഞ്ഞ ആറുവര്‍ഷമായി കേരളസാഹിത്യ അക്കാദമി അംഗമാണ്‌ അ 
ദ്ദേഹം. കല്‍ക്കത്ത, ദില്ലി, ബോംബെ എന്നീ നഗരങ്ങളില്‍ ജോലി ചെ 
യിട്ടുണ്ട്‌ എറണാകുളത്ത്‌ താമസം. ഭാര്യ ലളിത. മകന്‍ അജയ്‌ ബാം 
ശ്ലൂരില്‍ ജോലി ചെയ്യുന്നു. അജയ്‌ വിവാഹിതനാണ്‌. 

ഗിരിജാദേവി വിദ്യാഭ്യാസത്തിനുശേഷം താന്‍ പഠിച്ച എ.വി. ഹൈ 
സ്‌കൂളില്‍ത്തന്നെ അദ്ധ്യാപികയായി പ്രവര്‍ത്തിച്ചുകൊണ്ടിരിക്കുമ്പോ 
ഴാണ്‌ വിവാഹിതയായത്‌. ഭര്‍ത്താവ്‌ സി.എന്‍. രാധാകൃഷ്ണന്‍ നാ 
യര്‍ക്ക്‌ എയര്‍ഫോഴ്‌സില്‍ ജോലിയായിരുന്നു. ഭര്‍ത്താവിനോടുകൂടെ 
താമസിക്കാന്‍വേണ്ടി ഗിരിജാദേവി ജ്ലോലി രാജിവച്ചു. ചുരുങ്ങിയ കാ 
ലമേ ഗിരിജാദേവി അദ്ധ്യാപികയായി സേവനമനുഷ്ഠിച്ചുള്ളുവെങ്കിലും 
അതിന്നിടയില്‍ അവര്‍ വിദ്യാര്‍ത്ഥികള്‍ക്കും അദ്ധ്യാപകര്‍ക്കും പ്രിയ 
കംരിയായിത്തീര്‍ന്നിരുന്നു. ഇപ്പോള്‍ തൃശൂരില്‍ പെരിങ്ങാവില്‍ താമ 
സിക്കുന്നു. അനുപമ, ജയദേവന്‍, ദിനകരന്‍ എന്നിവരാണ്‌ മക്കള്‍. 
അനുപമയും ജയദേവനും വിവാഹിതരാണ്‌. ജയദേവന്‍ ദുബൈയില്‍ 
ജോലിയെടുക്കുന്നു. ദിനകരന്‌ തൃശൂരില്‍ സ്വന്തമായി ഒരു കമ്പ്യൂട്ടര്‍ 


സ്ഥാപനമുണ്ട്‌. അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയ്ക്കുവേണ്ടി. 
മലയാളത്തില്‍ ഒരു ലൈബ്രറി ഡാറ്റാബേസ്‌ ഉണ്ടാക്കിയിട്ടുണ്ട്‌. മലയാ 


ഉത്തില്‍ ആദ്യമായി അക്ഷരമാലാക്രമത്തില്‍ പദവിന്യാസം സാദ്ധ്യമാ 
യത്‌ ഈ സോഫ്റ്റ്വെയര്‍ മുഖേനയാണ്‌. 

ഉണ്ണികൃഷ്ണന്‍ പഠനത്തില്‍ നല്ലപോലെ ശ്രദ്ധിച്ചിരുന്ന ഒരു വി 
ദ്യാര്‍ത്ഥിയായിരുന്നു. മറ്റുവിദ്യാര്‍ത്ഥികള്‍ക്ക്‌ പേടിസ്വപ്നമായിരുന്ന 
ഗണിതശാസ്ത്രം ഉണ്ണികൃഷ്ണന്‌ ഇഷ്ടകാമുകിയായിരുന്നു. ഇപ്പോള്‍ 
ഇലക്ട്രോണിക്‌സ്‌ കോര്‍പ്പറേഷനില്‍ സീനിയര്‍ സയന്റീസ്റ്റാണ്‌. ഹൈ 
ദരബാദില്‍ താമസിക്കുന്നു. ഭാര്യ പ്രസന്ന. മക്കള്‍ സുദേവന്‍, സുചി 
ത്ര. സുചിത്ര വിവാഹിതയാണ്‌. മക്കള്‍ രണ്ടുപേരും ജോലിയിലാണ്‌. 

മാധവന്‍ എസ്‌.എസ്‌.എല്‍.സി. പരീക്ഷയില്‍ സംസ്ഥാനത്ത്‌ പതി 
നാറാം റാങ്കു നേടിയ പ്രതിഭയാണ്‌. ഇംഗ്ലീഷും മലയാളവും നന്നായി 
കൈകാര്യം ചെയ്യും. ഇടശ്ശേരിക്കവിതയുടെ സമ്പൂര്‍ണ്ണസമാഹാരത്തില്‍ 
മാധവന്‍ എഴുതിയ “അച്ഛന്‍' എന്ന ഓര്‍മ്മക്കുറിപ്പ്‌ ഇതിന്‌ ദൃഷ്ടാ 
ന്തമാണ്‌. റിസര്‍വ്വ്‌ ബാങ്ക്‌ ഓഫ്‌ ഇന്ത്യയില്‍ ഉയര്‍ന്ന ഉദ്യോഗസ്ഥനായ 
മാധവന്‍ ഇപ്പോള്‍ തിരുവനന്തപുരത്ത്‌ ജോലിചെയ്യുന്നു. പത്നി സു 
ശീല തിരുവനന്തപുരം ആർ.സി.സിയിൽ ഉദ്യോഗസ്ഥയാണ്‌. മകള്‍ ശ്രീ 
ദേവി വിവാഹിതയാണ്‌. 


വാകരന്‍ തൃശൂര്‍ ജില്ലാ ആശുപത്രിയിലെ ആനു 
ന്റ തലവനാണ്‌. കാന്‍സര്‍ രോഗികള്‍ക്ക്‌ വേ 
നല്‍കുന്ന പാലിയേറ്റീവ്‌ ക്ലിനിക്കു നടത്തുന 
വനമാണ്‌ ദിവാകരന്‍ ചെയ്യുന്നത്‌ 


ഡോക്ടര്‍ ദി 
സ്തേഷ്യ വിഭാഗത്തിഒ 
നയില്‍നിന്നു മോചനം 
തുവഴി നിസ്തുലമായ സാഇന്യ സേ 
ഭാര്യ ശോഭന ഗുരുവായൂ . 
റര്‍. മക്കള്‍ ജളിനചന്ദ്രനും ഹരികൃഷ്ണനും പഠിക്കുന്നു. 

അശോക്‌ കുമാര്‍ ബിടെക്ക്‌ പാസ്സായി സ്വതന്ത്രമായി ജീവിക്കും 
നുള്ള ആഗ്രഹം മൂലം സ്വന്തമായ ബിസിനസ്സില്‍ ഏര്‍പ്പെട്ടിരുന്നു. രാമു 
ജയശ്രീ തൃശൂര്‍ പാറമേക്കാവ്‌ ദേവസ്വം സ്‌കൂളില്‍ ജോലിയെടുക്കു 
ന്നു. മകന്‍ ഗോവിന്ദ്‌ വിദ്യാര്‍ത്ഥി. 

ഉഷാദേവി, മറ്റു മക്കളെല്ലാം അകലെ ആയതുകൊണ്ട്‌. ഇടമല 
യുടേയും പത്നിയുടേയും വത്സലപുത്രിയായി വളര്‍ന്നു. ഭര്‍ത്താവ്‌ 
പതിയോടൊപ്പം താനെയില്‍ താമസം. മക്കള്‍ സത്യജിത്‌, വിനയന്‍ 
സത്യജിത്‌ പൂനയില്‍ ജോലിയെടുക്കുന്നു. വിനയന്‍ വിദ്യാര്‍ത്ഥിയാണ്‌ 


ഇടശ്ശേരിക്കളം 


നൂറ്റാണ്ടുകള്‍ക്കുമുമ്പ്‌ കരുവണ്ണൂര്‍ ദേശത്തായിരുന്നു ഇടശ്ശേരി 
റവാട്‌. അവര്‍ കുറ്റിപ്പുറത്തുവന്ന്‌ പാണ്ടന്‍ പറമ്പുമനയ്ക്കലെ നൊട്ട 
നാലുക്കലുണ്ടായിരുന്ന കളം വാങ്ങി താമസം തുടങ്ങി. അതുമുതല്‍ 
തറവാട്ടിന്റെ പേര്‌ ഇടശ്ശേരിക്കളം എന്നായി. സാമൂതിരി വള്ളുവക്കേ 
നാരില്‍ നിന്ന്‌ ഈ പ്രദേശത്തിന്റെ അധീശത്വം കൈവശപ്പെടുത്തിയ 
പ്പോള്‍ അതു നോക്കിനടത്താനും സംരക്ഷിക്കാനുമായയച്ച പടനായ 
കന്മാരായിരുന്നു ഇവരെന്നും കേട്ടുകേള്‍വിയുണ്ട്‌. കാലക്രമേണ ഈ 
തറവാട്‌ മൂന്നായി പിരിഞ്ഞു. രണ്ടു ശാഖകള്‍ ഇടശ്ശേരിക്കളം വിട്ടു 
പോയി ഇടശ്ശേരി വടലില്‍ എന്നും ഇടശ്ശേരി നമ്്രത്ത്‌ എന്നും പേ, 
രുള്ള കുടുംബങ്ങളായി മാറി. തറവാട്ടിലെ സ്ത്രീകള്‍ക്കും കുട്ടികള്‍ക്കും 
മാത്രം താമസിക്കാനായുണ്ടാക്കിയ സ്ഥലമായിരുന്നു ന്ര്പത്ത്‌. സ്ത്രീക 
ളുടെ പ്രസവത്തിനായി പ്രത്യേ സൌകര്യം അവിടെ ഏര്‍പ്പെടുത്തി 
യിരുന്നു. അവിടെയാണ്‌ ഇടശ്ശേരി നമ്പ്രത്ത്‌ എന്ന പേരില്‍ ഒരു ത 
യ്വഴിക്കാര്‍ താമസിച്ചത്‌. 
ഇടശ്ശേരിക്കളത്തില്‍ ബാക്കിയായ തായ്വഴിയുടെ തുടക്കം ശ്രീദേവി 
എന്ന ചിരുതേയി അമ്മയില്‍നിന്നാണ്‌. ഇവര്‍ക്ക്‌ ഒരനുളത്തിയുണ്ട 
യിരുന്നു - കുമ്മിണിയമ്മ, അവര്‍ക്ക്‌ കുട്ടികളുണ്ടായിരുന്നില്ല. അവര്‍ 
പുഴയ്ക്കക്കരെ ഇടശ്ശേരി വളപ്പ്‌ എന്ന സ്ഥലത്തായിരുന്നു താമസം, 
ഇടശ്ശേരിത്തറവാട്ടുകാരുടെ കുലദൈവമായ കരിമ്പിളി മഹാകാളന്മ 
രുടെ ക്ഷേത്രം അവിടെയാണ്‌. 
ചിരുതേയി അമ്മക്ക്‌ മുന്നുമക്കളാണുണ്ടായിരുന്നത്‌ - പങ്കുമേനോന്‍, 
കുഞ്ഞുകുട്ടിയമ്മ, കേളുമേനോൻ എന്ന കുട്ടന്‍ മേനോന്‍. ഇവരില്‍ 
കുഞ്ഞുകുട്ടിയമ്മയുടെ ആറാമത്തെ സന്തതിയാണ്‌ ഗോവിന്ദന്‍കുട്ടി 
എന്ന മഹാകവി ഇടശ്ശേരി ഗോവിന്ദന്‍നായര്‍. കുഞ്ഞുകുട്ടിയമ്മയുട 
ആദ്യഭര്‍ത്താവ്‌ തൃക്കണപുരം വലിയപറമ്പത്ത്‌ ഗോവിന്ദന്‍ നമ്പ്യാര 
യിരുന്നു. ആ ബന്ധത്തില്‍ അഞ്ചുകുട്ടികളുണ്ടായി - കൃഷ്ണമേനോന്‍ 
എന്ന അപ്പുമേനോന്‍, മാധവന്‍, മാളുഅമ്മ, മീനാക്ഷിയമ്മ, ശ്രീദേവി 
എന്ന അമ്മുവമ്മ. ഗോവിന്ദന്‍ നമ്പ്യാര്‍ മരിച്ചതിന്നുശേഷം മുപ്പത്തഞ്ചാം 
വയസ്സില്‍ കുഞ്ഞുകുട്ടിയമ്മ തലശ്ശേരിക്കാരന്‍ കൃഷ്ണക്കുറുപ്പിനെ വി 
വാഹം ചെയ്തു. കൃഷ്ണക്കുറുപ്പ്‌ സാള്‍ട്ട്‌ ശിപായിയായിരുന്നു. ആവി 
വാഹബന്ധത്തിലാണ്‌ ഗോവിന്ദന്‍കുട്ടി ജനിച്ചത്‌. പെങ്ങന്മാര്‍ക്കെല്ലും 
"ഈ കുഞ്ഞനുജനെ വലിയ കാര്യമായിരുന്നു. ഗോവിനദന്‍കുട്ടിയുടെ 


. വലതുകാല്‍പടം മേലോട്ടു മറിഞ്ഞതായിരുന്നതുകൊണ്ട്‌ കുട്ടിക്ക്‌ നഃ 


ക്കാന്‍ വലിയ വിഷമ്മുണ്ടായിരുന്നു. വല്ല്യേടത്തി മാളുഅമ്മ എപ്പോ 
ഴും കുട്ടിയെ എടുത്തുകൊണ്ടു നടക്കും. ചെറിയേടത്തി മീനാക്ഷിയ 
ഗോവിന്ദന്‍കുട്ടിക്ക്‌ കഥകള്‍ പറഞ്ഞുകൊടുക്കും. ഈ ചെറിയേടത്തി 


ഓണപ്പതിപ്പ്‌. 
ആഗസ്ററ്‌ 2004൦ 46 


ര്‍ ശ്രീകൃഷ്ണകോളേജില്‍ കെമിസ്ട്രി ലക്ഷ 


യേയും തന്റെ രണ്ടു ജ്േഷ്ഠന്മാരേയും ഇടശ്ശേരി പൂതപ്പാട്ടിന്റെ മുന്നു 
രയിൽ അനുസ്മരിക്കുന്നുണ്ട്‌. 
ഇടശ്ശേരിയുടെ ജ്യേഷ്oസഹോദരങ്ങളെപ്പറ്റി കുറച്ചുകൂടി വിശദമാ 
യി ഇവിടെ പറയേണ്ടത്‌ ആവശ്യമാണെന്നുതോന്നുന്നു. മുത്ത ജയേ 
ഷ്ഠന്‍ കൃഷ്ണമേനോന്‍ എന്ന അപ്പുമേനോന്‍, പതിനാറാമത്തെ വ 
യസ്സില്‍ നാടുവിട്ടുപോയ തന്റെ അനുജന്‍ മാധവനെ അന്വേഷിച്ച്‌, കൊ 
ഉമ്പോവില്‍ (ശ്രീലങ്കയില്‍) പോയി. മാധവന്‍ ഒന്നാം ലോകയുദ്ധത്തില്‍ 
പങ്കെടുത്തിട്ടുണ്ട്‌. പിന്നീട്‌ വിവരമൊന്നുമില്ല. കൃഷ്ണമേനോന്‌ മാധ 
വനെ കാണാനൊത്തില്ല. അദ്ദേഹം കൊളമ്പോയില്‍ത്തന്നെ കൂടി. പോ 
സ്റ്റ്മാനായി ജോലി ചെയ്തു. ഇ.കെ. മേനോന്‍ എന്ന ചുരുക്കപ്പേരില്‍ 
അറിയപ്പെട്ടു. കടകശ്ശേരി പീടിയേക്കല്‍വീട്ടില്‍ നിന്ന്‌ വിവാഹം കഴി 
പ്പു. മുന്നു മക്കളുണ്ടായി. ജോലിയില്‍ നിന്ന്‌ വിരമിച്ചശേഷം കറ്റപ്പുറ 
ത്തുവന്ന്‌ ഇടശ്ശേരിക്കളത്തില്‍ സ്ഥിരതാമസമാക്കി. എഴുപത്താറാം വ 
യസ്സില്‍ മരിച്ചു. മാളുഅമ്മ ഇരുപതാം വയസ്സില്‍ വടക്കെക്കളത്തില്‍ 
രാമനുണ്ണി അങ്ങുന്നിനെ വിവാഹം കഴിച്ചു. ബാലകൃഷ്ണന്‍, പദ്മാ 
വതി എന്ന രണ്ടു കുട്ടികളുണ്ടായി. മീനാക്ഷിയമ്മ പതിന്നാലാം വയ 
സ്സില്‍ പേരഴി ഗോവിന്ദന്‍ നായരെ വിവാഹം കഴിച്ചു. അതിലൊരു 
പെണ്‍കുട്ടിയുണ്ടായി. പിന്നെ ആ വിവാഹബന്ധം വേര്‍പെടുത്തുക 
യും വാക്‌സിനേറ്റര്‍ സി.വി. നാരായണന്‍ നായരെ വിവാഹം കഴിക്കു 
കയും ചെയ്തു. അതില്‍ അവര്‍ക്ക്‌ ആറു കുട്ടികളുണ്ടായി. മൂത്തകുട്ടി 
യായിരുന്നു ജാനകി. ആ കുട്ടി പതിമുന്നാം വയസ്സില്‍ മരിച്ചു. ആ മര 
ണത്തിലെ ദുഃഖമാണ്‌ ഇടശ്ശേരിയുടെ “ജാനകി” എന്ന കവിത. ശ്രീദേവി 
എന്ന അമ്മുവമ്മ പൊന്നാനി ഈശ്വരമംഗലത്ത്‌ അധികാരത്ത്‌ ഗോവി 
ന്ദമേനോനെ വിവാഹം ചെയ്തു. ഇവര്‍ക്ക്‌ രണ്ടു മക്കളുണ്ടായി. 


വലിയ ലോകം 


| ഇടശ്ശേരിയുടെ മരുമക്കളും അവരുടെ പിന്‍മുറക്കാരും നാടിന്റെ 
നാനാഭാഗത്തുമുണ്ട്‌. എല്ലാവരും നല്ല സ്ഥിതിയിലാണെന്നു പറയാം. 
തൃശൂര്‍ സ്റ്റേറ്റ്‌ ബാങ്ക്‌ ഓഫ്‌ ട്രാവന്‍കൂര്‍ മാനേജരായ വിജ്യരാഘ 
വന്‍, ബാം്ലൂരില്‍ ഇലക്ട്രോണിക്‌സ്‌ എഞ്ചിനീയരായി ജോലിനോക്കുന്ന 
സുകുമാരന്‍, സിങ്കപ്പൂരില്‍ എഞ്ചിനീയര്‍ ആയ രാജീവ്‌, കോര്‍പ്പറേഷന്‍ 
ബാങ്കില്‍ ചീഫ്‌ മാനേജരായി മംഗലാപുരത്തു താമസിക്കുന്ന ഗോപി 
നാഥന്‍, പൊന്നാനി ഈശ്വരമംഗലത്തു താമസിക്കുന്ന രവീന്ദ്രനാഥൻ 
എന്നിവര്‍ അവരില്‍ ചിലര്‍ മാത്രം. വിദേശത്തുള്ള ഇന്ത്യന്‍ എംബസി 
കളില്‍ ജോലിചെയ്തിരുന്ന വാസുദേവന്‍, ഒറ്റപ്പാലം എന്‍.എസ്‌.എ 
സ്‌. കോളെജില്‍ ലകചററായിരുന്ന ഡോ. ബാലാമണി എന്നിവര്‍ മരി 
ച്ചുപോയി. 

ഇടശ്ശേരിയുടെ വല്ല്യേടത്തിയുടെ മകള്‍ പദ്മാവതിയമ്മ വിവാഹം 
കഴിച്ചില്ല. അവര്‍ ഇടശ്ശേരിയുടെ ജ്യേഷ്ഠനും തന്റെ വല്ലയമ്മാവനുമായ 
ഇ.കെ. മേനോന്റെകൂടെ കുറ്റിപ്പുറത്തു തറവാട്ടില്‍ താമസിച്ചു. ഇ.കെ. 
മേനോന്റെ പെന്‍ഷനും ഇടശ്ശേരിയുടെ സഹായവും കൊണ്ടാണ്‌ കഴി 
ഞ്ഞിരുന്നത്‌. ഇ.കെ. മേനോന്റെ മരണശേഷം അവര്‍ ഈശ്വരമംഗലത്ത്‌ 
ചെറിയമ്മയുടെ അടുത്തേയ്ക്കുപോയി. ഇപ്പോള്‍ ചെറിയമ്മയുടെ മകള്‍ 
ദേവകിയമ്മയുടേയും അവരുടെ മകള്‍ സുശീലയുടേയും ഒപ്പം ബാംഗ്ലൂ 
രില്‍ താമസിക്കുന്നു. ഇടശ്ശേരിത്തറവാട്ടിനെ സംബന്ധിച്ച വിവരങ്ങള്‍ 
ക്ക്‌ ഞാന്‍ പദ്മാവതിയമ്മയോടും സുശീലയോടും കടപ്പെട്ടിരിക്കുന്നു. 

പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേയ്ക്കും മരുമക്ക 
ത്തായത്തറവാടുകള്‍ക്കേറ്റ വാട്ടം ഇടശ്ശേരിത്തറവാടിനേയും ബാധിച്ചു. 
ഭൂസ്വത്തെല്ലാം അന്യാധീനപ്പെട്ടു. സദാ ജ്വലിച്ചു കിടന്നിരുന്ന അടുപ്പ്‌ 
ഒരു നേരമെങ്കിലും പുകയാന്‍ വിഷമിച്ചു. ഇടശ്ശേരിയുടെ ബാല്യകാല 
മായപ്പോഴേയ്ക്കും തറവാട്ടിലെ മറ്റു തായ്വഴിക്കാരൊക്കെ അകന്നു 
പോയ്ക്കഴിഞ്ഞിരുന്നു. അന്നത്തെ സ്ഥിതിക്ക്‌ സാമാന്യം വരുമാനമു 


ലയാളം ഓണപ്പതി പ്പ്‌ 


ആഗസ്ററ്‌ 2004 ൽ 47 


പത്നിയും 


ണ്ടായിരുന്ന അച്ഛന്‍ കൃഷ്ണക്കുറുപ്പ്‌ വീട്ടില്‍ വരുമ്പോഴാണ്‌ ഈ 
ദുരിതത്തിന്നുതെല്ലെങ്കിലും ആശ്വാസമുണ്ടായിരുന്നത്‌. പദ്മാവതിയമ്മ 
യുടെ വാക്കുകള്‍ കേഗ്ക്കുക: “കുട്ടിമാമേടെ അച്ഛന്‍ തലശ്ശേരിക്കാ 
രനായിരുന്നു. ഇദന്‌റര്‍്‌ വീട്ടില്‍ പോകാറുണ്ട്‌. പിന്നെ എപ്പോഴും യാ 
യായിരിക്കും. വരുമ്പോ ഓരോരുത്തര്‍ക്ക്‌ സാധനങ്ങള്‌ കൊണ്ടു വ 
ന്നുകൊടുക്കും. അദ്ദേഹത്തിന്‌ നല്ല വരായ്കണ്ടായിരുന്നു. എല്ലാവരേം 
സഹായിക്കും. നാട്ടുകാര്‍ക്കെക്കെ വല്ല്യ കാര്യമായിരുന്നു. കുറുപ്പച്ചന്‍. 
ങുറുപ്പുതമ്പാന്‍ എന്നൊക്ക്യാണ്‌ വിളിക്കാറ്‌. കൃഷ്‌ണക്കുറുപ്പിന്‌ മകന്‍ 
ഗോവിന്ദന്‍കുട്ടിയെ വലിയ കാര്യമായിരുന്നു. തന്നോട്‌ അച്ഛനുണ്ടാ 
യിരുന്ന വാത്സല്യം ഇടശ്ശേരി തന്റെ കവിതകളില്‍ അനുസ്മരിക്കുന്നു 
ണ്ട്‌. സ്ക്കൂളില്‍ ചേരാന്‍ പോകുമ്പോള്‍ “കയ്യക്ഷരം നല്ലതാക്കൂ' എന്ന്‌ 
അച്ഛന്‍ നല്കിയ ആശംസ തനിക്കു എത്രമാത്രം ഗുണം ചെയ്തു 
എന്ന്‌ ഇടശ്ശേരി പറയുമായിരുന്നു. പക്ഷേ, 1921-ല്‍ അദ്ദേഹത്തിന്റെ 
ആകസ്മികമരണം ആ കുടുംബത്തിന്നു ഇടിത്തീയായി. ഇടശ്ശേരിയെ 
ഹൈസ്ക്കൂളില്‍ ചേര്‍ത്തു പഠിപ്പിക്കണമെന്ന കുഞ്ഞുകുട്ടിയമ്മയുടെ 
ആശ വാടിക്കരിഞ്ഞു. അന്ന്‌ ഹൈസ്‌ക്കൂളില്‍ പഠിക്കണമെങ്കില്‍ പൊ 
ന്നാനിയിലോ. ഒറ്റപ്പാലത്തോ പോകണം. ദിവസവും പോയി വരാനുള്ള 
യാത്രാ സാകര്യമില്ല. അവിടെ വല്ല ബന്ധു ഗൃഹത്തിലും താമസിക്ക 
ണം. അവര്‍ക്ക്‌ ചെലവിന്‌ വല്ലതും കൊടുക്കണം. ഫീസ്‌. പുസ്തകം മു 


ഇടശ്ശേരിയും 


ണാന്‍ അയാള്‍ ഇടയ്ക്കൊക്കെ കുറ്റിപ്പുറത്തുവരുമാ 
യിരുന്നു. അച്ഛന്റെ മരണശേഷം അയാള്‍ പിന്നെ 
2 9 
കുറ്റിപ്പുറത്തു ചെന്നിട്ടേയില്ല! കൃഷ്ണക്കുറുപ്പിന്റെ സ്വ 
ത്തുക്കളൊന്നും അന്നത്തെ നിയമവ്യവസ്ഥയനുസരി 
ച്ച്‌ ഗോവിന്ദന്‍കുട്ടിക്കോ അമ്മയ്ക്കോ ലഭിക്കുമായി 
രുന്നില്ല. 
മറ്റൊരു തായ്വഴിയിലെ ഒരു ചെറിയമ്മ വിവാഹി 
തയായി പാലക്കാട്ട്‌ ഭര്‍ത്തൃഗൃഹത്തില്‍ താമസിച്ചി 
രുന്നു. 1921-ലെ മലബാര്‍ ലഹളക്കാലത്ത്‌ കുറ്റിപ്പു 


രുന്നത്‌. 

നടക്കാന്‍ നന്നെ വിഷമമുണ്ടായിരുന്ന ഗോവിന്ദന്‍ 
കുട്ടിയെ സ്‌കൂളിലേയ്ക്ക്‌ എടുത്തുകൊണ്ടുപോവുക 
യായിരുന്നു പതിവ്‌. ന്രമ്പത്ത്‌ താവഴിയിലെ ഗോവി 
നദമേനോനാണ്‌ എടുത്തുകൊണ്ടുപോവുക. പുറമെ 
എവിടെയെങ്കിലും പോകണമെങ്കിലും ഗോവിന്ദമ്മാമ 
യുടെ സഹായം വേണം. ഇടശ്ശേരിക്ക്‌ വരുമാനം ഉണ്ടാ 


പണമയച്ചുകൊടുക്കാറുണ്ടായിരുന്നു. മാനന്തവാടിയി 
ലുണ്ടായിരുന്ന ഇടശ്ശേരിത്തറവാട്ടിലെ കാരണവര്‍ 
മയിലെണ്ണകൊണ്ടുവന്ന്‌ ഒരു ഉഴിച്ചില്‍കാരന്റെ സഹാ 
യത്തോടെയാണ്‌ ഇടശ്ശേരിയെ മുടന്തില്‍നിന്ന്‌ രക്ഷ 
പ്പെടുത്തിയത്‌. അതോടെ സ്‌കൂളില്‍ പോകാനോ മ 
റ്റെവിടെയെങ്കിലും പോകാനോ ഗോവിന്ദമ്മാമയുടെ 
ചുമലില്‍ കയറേണ്ടെന്നായി. 

മറ്റൊരു തായ്വഴിയിലെ അംഗമായിരുന്ന ശങ്ക 
രേട്ടന്‍ എന്ന മനുഷ്യനെക്കൂടി സ്മരിക്കാതെ ഇടശ്ശേ 


പതിനാറാം വയസ്സില്‍ ഗുമസ്തപ്പണി പഠിക്കാന്‍വേണ്ടി 
ഇടശ്ശേരിയെ ആലപ്പുഴയ്ക്ക്‌ കൂട്ടിക്കൊണ്ടുപോയത്‌. 


ഇടശ്ശേരിയുടെ പൂര്‍വ്വികരൊക്കെ പേരിന്നുകുടെ 


“മേനോന്‍ പദവി ചേര്‍ത്തിരുന്നവരാണ്‌. ഇടശ്ശേരി അതുമാറ്റി “നായര്‍” 
എന്നാക്കിയത്‌ എന്തുകൊണ്ടാണെന്നു വ്യക്തമല്ല. ഒരുപക്ഷേ. സാമൂ 
തിരി നല്കിയ പടനായകസ്ഥാനത്തിന്‌ അര്‍ത്ഥമില്ലാതായി എന്നതു 
കൊണ്ടാകാം അങ്ങനെ ചെയ്തത്‌. 


ലോകമേ തറവാട്‌ 


ഇതയും എഴുതിക്കഴിഞ്ഞപ്പോഴാണ്‌ കേവലം രക്തബന്ധത്തിന്റെ ; 
പരിധിയില്‍ മാത്രം ഒതുക്കി നിര്‍ത്താവുന്നതായിരുന്നുവോ ഇടശ്ശേരി 
ക്കുടുംബത്തിന്റെ വ്യാപ്തി എന്ന ചോദ്യം എന്റെ മനസ്സില്യയര്‍ന്നത്‌. | 
സാഹിത്യ സാംസ്‌കാരിക പ്രവര്‍ത്തനം വഴി ഇടശ്ശേരിക്ക്‌ മറ്റെത്രയോ ; 


പേരുമായി ബന്ധമുണ്ടായിരുന്നു. അവരെല്ലാം ഇടശ്ശേരിയെ സ്വന്തം വീ 


ട്ടിലെ അംഗമെന്ന നിലയിലാണ്‌ കണ്ടിരുന്നത്‌. ഇടശ്ശേരി അവരേയും 1 
അങ്ങനെത്തന്നെ കണക്കാക്കിയിരുന്നു. പൊന്നാനിയില്‍ ഭക്ഷണം. താ 
വളം എന്നിവയ്ക്കു അവര്‍ മറ്റിടങ്ങളന്വേഷിക്കാറില്ല. ഇടശ്ശേരിയുടെ 
വീട്‌ അവര്‍ക്ക്‌ സ്വന്തം വീടായിരുന്നു. അവരെക്കൂടി ഉള്‍പ്പെടുത്തിയാ 1 
ലേ ഈ പ്രകരണത്തിന്റെ ശീര്‍ഷകത്തിന്‌ അര്‍ത്ഥപൂര്‍ത്തി കൈവരു. ; 

ഇവരില്‍ പ്രഥമഗണനീയന്‍ ഇ. നാരായണന്‍ തന്നെ. അദ്ദേഹത്തെ | 
പ്പറ്റി ഈ പ്രബന്ധത്തിന്റെ തുടക്കത്തില്‍ സൂചിപ്പിച്ചിട്ടുണ്ട്‌. “ഇടയന്റെ ; 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004൦ 48 


തലായ ചെലവുകള്‍ വേറെയും. കൃഷ്‌ണക്കുറുപ്പിന്‌ | 
തലശ്ശേരിയില്‍ ആദ്യഭാര്യയില്‍ ഒരു മകനുണ്ടായിരു 

1G നു 
ന്നു - കുഞ്ഞിരാമന്‍ അടിയോടി. അച്‌ഛനെ കാ | 


റത്തുനിന്ന്‌ എല്ലാവരും അവിടെയാണ്‌ രക്ഷതേടിയി 


യിത്തുടങ്ങിയപ്പോള്‍ മാസം തോറും ഈ അമ്മാവന്ന്‌ 


രിയുടെ പൂര്‍വ്വകഥ പൂര്‍ത്തിയാവില്ല. അദ്ദേഹമാണ്‌ 


സഹസ്രാബ്ദങ്ങള്‍ കൈമാറി വന്ന 
ആയുരാഭോഗ്യത്തിന്റെ വിജയ രഹസ്യം 


അഷ്ടവൈദ്യന്‍ തൈക്കാട്ട്‌ മൂസ്സ്‌ 
വൈദൃരതനം ഒഓരഷധശാല 
ഒല്ലൂര്‍-തൈക്കാട്ടുശ്ശേരി, തൃശൂര്‍ ജില്ല. 
ആയുര്‍വ്വേദ ഓഷധ നിര്‍മ്മാണ-ചികിത്സാ രംഗങ്ങളിലെ ശ്രേഷ്ഠമായ പാരമ്പര്യം 
ഗുണമേന്മയുള്ള ട00ല്‍ പരം ആയുര്‍വ്വേദ ഓഷധങ്ങള്‍. കേരളത്തിനകത്തും പുറ 
ത്തുമായി 1 ബ്രാഞ്ചുകള്‍, 600-ല്‍പരം അംഗീകൃത ഡീലര്‍മാര്‍ വൈദ്യരത്നം 
ആയുര്‍വ്വേദ കോളേജ്‌ & ഹോസ്പിറ്റല്‍, വൈദ്യരത്നം ആര്‍. & ഡി. ലബോറട്ടറി 
വൈദ്യരത്നം ഓഷധോദ്യാനം 


വൈവവ്യരത്നം ഭനഴ്‌സിംഗ്‌ ഹോം 


ഒല്ലൂര്‍ - തൈക്കാട്ടു ശ്ശേരി, തൃശൂര്‍ ജില്ല. 
ISO 9001 :2000 CERTIFIED 
Phone: 2353610, 2351843, 2352938 


പഞ്ചകര്‍മ്മ ചികിത്സക്ക്‌ പ്രസിദ്ധം, കേന്ദ്ര- സംസ്ഥാന ജീവനക്കാര്‍ക്ക്‌ ചികിത്സക്ക്‌ അംഗീകൃതം 


ഇപ്പോള്‍ വൈദ്യരത്നം ഓഷധശാലയുടെ ചികിത്സാ കേന്ദ്രങ്ങള്‍ മുംബൈ, 


ബാംഗ്ലൂര്‍, ചെന്നൈ എന്നീ സ്ഥലങ്ങളിലും ആരംഭിച്ചിരിക്കുന്നു. 
പഞ്ചമവേദം ആയുര്‍വേദം, അഷ്ടവൈദ്യപാരമ്പര്യം പരശുരാമ പ്രോക്തം 


അഷ്ടവൈദ്യന്‍ തൈക്കാട്ട്‌ മൂസ്സ്‌ 


വെദ്യരതനാ 


ഓരഷ്ചധശാല 
GMP AND ISO 9001: 2000 CERTIFIED FIRM 
ഒല്ലൂര്‍ - തൈക്കാട്ടുശ്ശേരി, തൃശൂര്‍ ജില്ല. 


ഫോണ്‍: 2352338, 2352398, ഫാക്സ്‌: 0487 - 2355898 
E-mail: mail@vaidyaratnammooss.com Website: www.vaidyaratnam mooss.com 


PUNARNAVA 


നിക്ഷേപം” എന്ന ഒറ്റ കവിതാസമാഹാരമേ അദ്ദേഹത്തിന്റേതായി പ്ര 
സിദ്ധീകരിച്ചിട്ടുള്ളു. ഗുമസ്തപ്പണിയില്‍ ഇടശ്ശേരിയുടെ സഹ്പ്രവര്‍ 


ത്തകന്‍ കൂടിയായിരുന്നു നാരായണന്‍. ഇടശ്ശേരി പൊന്നാനിയില്‍ വന്ന്‌ 


ആദ്യകാലത്ത്‌ നാരായണന്റെ വീട്ടിലായിരുന്നു താമസം. അവര്‍ തമ്മി 
ലുള്ള ബന്ധം ഇടശ്ശേരിയുടെ വാക്കുകളില്‍ തന്നെ വായിക്കുക. എ 
ന്താണ്‌ ഞങ്ങള്‍ തമ്മിലുള്ള ബന്ധം? അവന്‍ കവിത എഴുതി എന്നോ? 
ഞങ്ങള്‍ ഒന്നിച്ചിരുന്ന്‌ പലതും പഠിച്ചുവെന്നോ? പോരാ. അതിലുമധി 
കം അയാള്‍ എനിക്ക്‌ അടുത്തവനായിരുന്നു. ഞാന്‍ കിടക്കാനൊരു 
തിണ്ണയില്ലാതെ അലഞ്ഞുനടന്ന കാലത്താണ്‌ ഞങ്ങള്‍ പരിചിതരായ 
ത്‌. അയാള്‍ എന്നെ സ്വന്തം വീട്ടിലേയ്ക്കു കൂട്ടി. അവന്റെ അമ്മ, ആ 
സ്നേഹമയിയായ നിഴല്‍. എന്നേയും ഒരു മകനായി സ്വീകരിച്ചു!" പൊ 
ന്നാനി അഴിമുഖത്തിന്‌ സുമാര്‍ ഒന്നരമൈല്‍ മേലേയുള്ള മോത്തിലാല്‍ 
ഘട്ടില്‍ എന്നും വൈകുന്നേരങ്ങളില്‍ ഇവര്‍ ഒത്തുകുടുമായിരുന്നു. ഈ 
സംഘത്തില്‍ പിന്നീടു വന്നുചേര്‍ന്ന രണ്ടുപേര്‍ ഇ കുമാരനും പി.സി. 


കുട്ടികൃഷ്ണനുമായിരുന്നു. ഇ. കുമാരന്‍ നല്ല ഒരു കഥാകൃത്തായിരു 


ന്നു. പി.സി. കുട്ടികൃഷ്ണന്‍ അന്ന്‌ ഹൈസ്ക്കൂള്‍ വിദ്യാര്‍ത്ഥിയായിരു 
ന്നു. സാഹിതൃക്കമ്പത്തിന്മേല്‍ കൂറ്റന്‍ വേദാന്തചിന്തകള്‍കൊണ്ട്‌ ഓ 
വര്‍ലോഡുകേറ്റി മെല്ലെ മെല്ലെ മമ്പോട്ടു ഉന്തിക്കൊണ്ടു പോകുന്ന ഒരു 


'  മട്ടുണ്ടായിരുന്നു പി.സി. കുട്ടികൃഷ്ണന്‍ എന്നാണ്‌ ഇടശ്ശേരി വിവരി 


ക്കുന്നത്‌. പി.സി. കുട്ടികൃഷ്ണന്‍ പിന്നീട്‌ ഇടശ്ശേരിയുടെ പത്നി ജാ 
നകിയമ്മയുടെ ചെറിയമ്മയുടെ മകള്‍ ദേവകി അമ്മയെ വിവാഹം കഴി 
ച്ചു നിയതാര്‍ത്ഥത്തില്‍ തന്നെ ഇടശ്ശേരിയുടെ കുടുംബാംഗമായി, ഉറു 
ബ്‌ എന്ന തൂലികാനാമം സ്വീകരിച്ചു മലയാളത്തിലെ പ്രശസ്ത കഥാക്യ 
ത്തായി. ഈ സംഘത്തില്‍ വന്നു ചേര്‍ന്ന മറ്റൊരു വ്യക്തിയാണ്‌ സു 
പ്രസിദ്ധനിരൂപകനായ കുട്ടികൃഷ്ണമാരാര്‍. ക്രമേണ വിട്ടുപീരിയാന്‍ 
വയ്യാത്ത ഒരാത്മബന്ധത്തിന്ന്‌ ഈ സംഘം കീഴ്പ്പെട്ടു. ഇ. നാരായണന്‍ 
നന്നെ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അതിനുമുമ്പുതന്നെ അദ്ദേഹത്തി 
ന്റെ കവിതകള്‍ പ്രശസ്തങ്ങളായിക്കഴിഞ്ഞിരുന്നു. ചങ്ങമ്പുഴയൊഴിച്ച്‌ 
ഇത്രയും കവിതാവാസനയുള്ള മറ്റൊരാളെ കാണാന്‍ കഴിഞ്ഞിട്ടില്ല 
ന്നാണ്‌ നാരായണനെപ്പറ്റി ഇടശ്ശേരി പറയുന്നത്‌. 


വി.ടിയും എം. ഗോവിന്ദനും 


ക്രമേണ ഈ സാഹിത്യ സുഹൃല്‍സംഘം ഭാരതപ്പുഴയുടെ തീര 
ത്തുനിന്ന്‌ പൊന്നാനിത്താലൂക്കിന്റെ നാലതിരുകളിലേയ്ക്ക്‌ വികസി 
ച്ഛ. ശ്രീ വി.റ്റി. ഭട്ടതിരിപ്പാട്‌ ഈ സംഘത്തിന്റെ നേതാവായി വന്നു. 
സംഘത്തിലെ മറ്റംഗങ്ങളെ ഉര്‍ഇ്ജുസ്വലരാക്കാന്‍ വി.റ്റി.യുടെ വരവി 
നു കഴിഞ്ഞു. മദിരാശിയിലേക്ക്‌ താമസം മാറുന്നതിന്നുമുമ്പ്‌ എം. ഗോ 
വിന്ദനും ഇതിലെ സജ്ണീവാംഗമായിരുന്നു. സ്വന്തം രചനകളില്‍ മാനവി 
കതക്ക്‌ മുന്‍തൂക്കം കൊടുത്തിരുന്ന സംഘാംഗങ്ങള്‍ക്ക്‌ എം. ഗോവിന്ദ 
നുമായുള്ള സഹവാസംമൂലം മാനവികതയെ ഒരു ദര്‍ശനത്തിന്റെ തല 
ത്തിലേയ്ക്കു വളര്‍ത്താന്‍ കഴിഞ്ഞു. ഗോവിന്ദന്‍ മദിരാശിയില്‍ നിന്ന്‌ 
ഇടയ്ക്കിടയ്ക്ക്‌ ഈ സംഘവുമായി ബന്ധം പുലര്‍ത്തിക്കൊണ്ടിരുന്നു. 
അക്കിത്തത്തിനെ അദ്ദേഹത്തിന്റെ ഒരു അദ്ധ്യാപകനാണ്‌ “ഇയാള്‍ 
കവിത എഴുതാറുണ്ട്‌. അതൊന്നു പരിശോധിക്കണം” എന്നു പറഞ്ഞു 
ഇടശ്ശേരിയെ ഏല്‍പിച്ചത്‌. കവിത നോക്കി, “ഇയാള്‍ക്ക്‌ ചീരിക്കാനറി 
യാം. കവിത എഴുതിയാല്‍ നന്നാവും” എന്നു പറഞ്ഞു ഇടശ്ശേരി അക്കി 
ത്തത്തിനെ തന്റെ കുടുംബത്തിലെ ഒരംഗമായി ഏറ്റുവാങ്ങി. പിന്നെ, 
അക്കിത്തത്തില്‍ നിന്ന്‌ ഇടശ്ശേരിയുടെ ഭതികസാന്നിദ്ധ്യത്തെ അകറ്റി 


' യത്‌ ഇടശ്ശേരിയുടെ മരണമാണ്‌. ഇപ്പോഴും അക്കിത്തത്തിന്റെ ഉള്ളില്‍ 
- ഇടശ്ശേരി ജീവിച്ചിരിപ്പുണ്ട്‌ കടവനാട്‌ കുട്ടികൃഷ്ണന്‍ ഇടശ്ശേരിക്ക്‌ 


സ്വന്തം അനുജനെപ്പോലെയായിരുന്നു. കടവനാടിന്റെ വിവാഹകാര്യ 
ത്തില്‍ ഇടശ്ശേരിക്ക്‌ ഇടപെടേണ്ടിവന്നത്‌ 'മകന്റെ വാശി” എന്ന കവി 


മലയാളം ഓണപ്പതിപ്പ്‌ 


തന്നെ പഠിപ്പിച്ചത്‌ ഇടശ്ശേരിയാണ്‌ എന്ന്‌ കടവനാട്‌ കൂടക്കൂടെ 4] 


| ലെ, പ്രത്യേകിച്ചും 'കൂട്ടുകൃഷി'യിലെ, പാത്രങ്ങള്‍ക്ക്‌ രംഗത്ത്‌ ജീവ? 


തയിൽ ഇടശ്ശേരി 'വിവരിക്കുന്നുണ്ട്‌. പറയാനുള്ളത്‌ ഒതുക്കി 
യാറുണ്ടായിരുന്നു. പ്രസിദ്ധ നോവലിസ്റ്റ്‌ സി. രാധാകൃഷ്ണന്‍, ചൂ, 
ത്സ ടി.വി. ശരൂലപാണിവാരിയര്‍, കുറച്ചുകാലം പൊന്നാനിയില്‍ 
ലിചെയ്തിരുന്ന കവി ബാലചന്ദ്രന്‍ മുല്ലശ്ശേരി. പി.എം. പള്ളിപ്പുട; , 
വീ. ഗോവിന്ദന്‍, പി. ആനന്ദവല്ലിയമ്മ, ടി.കെ. മുഹമ്മദ്‌ എന്നിവ 
ക്കെ ഇടശ്ശേരിയെ ഒരു കുടുംബകാരണവരുടെ നിലയ്ക്കാണ്‌ ആർ 
ച്ചിരുന്നത്‌. ഈ പാരമ്പ 


ണ്‌ ആലങ്കോട്‌ ലീലാകൃഷ്ണന്‍, പി.പി. രാമചന്ദ്രന്‍ എന്നിവര്‍ 1 


രാഷ്ടീയപ്രവര്‍ത്തനം 


ഇന്ത്യന്‍ ദേശീയ പ്രസ്ഥാനത്തിലും ഇടശ്ശേരി സല്ലീവമായിരു 1 
അതുവഴി ഇടശ്ശേരിയുടെ കുടുംബാംഗങ്ങളായവരില്‍ പ്രമുഖരാണ്‌ i 
രിക്കല്‍ കൃഷ്ണപ്പണിക്കരും കെ. കേളപ്പനും. ഗു രുവായൂര്‍ സത്യ 
മലബാര്‍ പ്രദേശത്തുമുഴുവനും വലിയ കേളിളക്കം സൃഷ്ടിച്ചു, പ്ല 
ന്നാനിയില്‍ അത്‌ തീവ്രമായിരുന്നു. അതിനും മുമ്പുതന്നെ ഉടമ 
ദേശീയ പ്രസ്ഥാനത്തിലേയ്ക്ക്‌ ആകര്‍ഷിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. 
കഞ്ഞദേശീയവാദിയും പ്രസ്ഥാനത്തിലെ നേതാവുമായിരുന്ന വക്ക 
രാമന്‍മേനോന്റെ ഗുമസ്തനായിരുന്നു ഇടശ്ശേരി. ഇടശ്ശേരിയുടെ സ്വ 
വെയുള്ള ചായ്വിനെ ഈ ബന്ധം ബലപ്പെടുത്തിയിരിക്കാം. ഖാദി 
സ്ത്രധാരണം, ചര്‍ക്കാ ക്ലാസ്സുകള്‍ നടത്തുക എന്നിങ്ങനെയുള്ള സ്വദ്ലേ 
പ്രസ്ഥാനത്തിലെ ബന്ധം വഴി ഇടശ്ശേരിയുടെ കുടുംബാംഗങ്ങളുയു 
രാണ്‌ ത്രേസ്യാടീച്ചര്‍, കെ. ശങ്കുണ്ണിനായര്‍, സി. ചോയുണ്ണി, പി. ൽ 
യണന്‍ വൈദ്യര്‍ മുതലായവര്‍. മുന്‍മന്ത്രിയും, പാര്‍ലമെന്റ്‌ മെമ്പറുല 
ക്കെയായിരുന്ന മാര്‍ക്‌സിസ്റ്റ്‌ നേതാവ്‌ ഇ.കെ. ഇമ്പിച്ചിബാവയും ആമ 
കാലത്ത്‌ ഇടശ്ശേരിയുടെ സഹ്രരവര്‍ത്തകനായിരുന്നു. 
ഇടശ്ശേരിയുടെ ഒരു ഭാഗം തന്നെയായി വളര്‍ന്ന ടി. ഗോപാലക്കു 
പ്പ്‌ ഒരു വലിയ കലാകാരനായിരുന്നു. ഇടശ്ശേരി രചിച്ച നാടകങ്ങള്‍ 


നല്കിയിരുന്നത്‌ ഗോപാലക്കുറുപ്പായിരുന്നു. “അശ്രുപൂജ എന്ന കവി 
തയില്‍ ഇടശ്ശേരി പറയുന്നു. 

പ്റ്റിടാം പല പാപം, സാരമില്ലെന്നാലെന്റെ 

മുറ്റിയ ബോധത്തിന്റെ കുണ്ണുകളടയട്ടേ 

വിസ്മരിച്ചു ഞാനെങ്കിലെന്‍ ജീവിതോല്‍ക്കര്‍ഷത്തിന്‍ 

വിഷ്ക്കംഭം കുറിച്ചിട്ട ഗോപാലക്കുറപ്പിനെ! 

കൃഷ്ണപ്പണിക്കര്‍ വായനശാല ഇടശ്ശേരിക്ക്‌ സ്വന്തം വീടിനേക്കാള്‍ 
പ്രിയപ്പെട്ടതായിരുന്നു. വായനശാലയിലെ പ്രവര്‍ത്തകര്‍ അദ്ദേഹത്‌ 
നന്‌ സ്വന്തം വീട്ടുകാരെപ്പോലെയും. വായനശാലയിലെ ബഹുവിധ 
വര്‍ത്തനംവഴി വലിയ ഉന്മേഷത്തിന്റെ കാലഘടുമായിരുന്നു ആയിര 
ത്തൊള്ളായിരത്തി അമ്പതുകള്‍. -ഇടശ്ശേരിയെന്ന ഞങ്ങളുടെ വഴ്ത്‌ 
ടടന്റെ കുടെ മറക്കാന്‍ വയ്യാത്ത എത്ര മണിക്കൂറുകളാണ്‌ ഞങ്ങള്‍ ഖ 
ലവിട്ടിട്ടുള്ളത്‌! പി.സി. കുട്ടികൃഷ്ണനും (ഉറുബ്‌) കടവനാടു കുട്ടു 
ഷ്ണനും മറ്റും ഇടയ്ക്കിടയ്ക്ക്‌ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാനെത്തുഴ 
ഈ പ്രവര്‍ത്തനങ്ങളില്‍ ഗോപാലക്കുറുപ്പ്‌ കഴിഞ്ഞാല്‍ എപ്പോഴും; 
സ്പില്‍ നില്ക്കാറുള്ളത്‌ ഇ. രാമന്‍ മാസ്റ്റരും എ. മാധവനുമായിരുന്ന; 
പരേതനായ കവി ഇ. നാരായണന്റെ അനുജനാണ്‌ രാമന്‍മാസ്റ്റ. ൯ 
രായണന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സഹോദരങ്ങളുടെ ഭീ 
താവ്‌ ഇടശ്ശേരിയായിരുന്നു. എ. മാധവന്‍ ഇന്ന്‌ ഓര്‍മ്മ മാത്രമായി. 66, 
വി. ജോണ്‍, പോള്‍, ജോര്‍ജ്‌, ദേവസ്സിമാസ്റ്റര്‍, എന്‍.പി. കുമാരന്‍, പി 
കെ. ഗോപാലമേനോന്‍, വള്ളത്തോള്‍ ബാലചന്ദ്രമേനോന്‍, ഇ. ശ്രീ. 
രപ്പണിക്കര്‍, കെ.എസ്‌. വാരിയര്‍ തുടങ്ങി വലിയൊരു സംഘം ഒ 
കുന്നേരങ്ങളില്‍ ഇടശ്ശേരിയോടൊപ്പം ഉണ്ടാവും. നാടേത്‌, പേ; 


ആഗസ്ററ്‌ 2004 50 


എന്നറിയാത്ത ഒരു പ്രവര്‍ത്തകന്‍ കൂടി അന്ന്‌ ഞങ്ങളുടെ ഇടയിലു 
ണ്ടായിരുന്നു. അയാളുടെ രാത്രി താവളം വായനശാലയുടെ 
വരാന്ത തന്നെയായിരുന്നു. ഇടശ്ശേരി അയാള്‍ക്ക്‌ 'മഹാന്‍' എന്നു പേ 
രിട്ടു. അയാളുടെ അകാലമരണം ഞങ്ങളുടെ മനസ്സിന്‌ മുറിവേല്‍പിച്ച 
സംഭവമാണ്‌. 

വസ്തുവില്പന, തറവാട്ടുഭാഗം, ആധാരം രജിസ്റ്റര്‍ ചെയ്യല്‍ എന്നി 
ങ്ങനെ പല ആവശ്യങ്ങള്‍ക്കും ഇടശ്ശേരിയെ മാത്രം ആശ്രയിച്ചിരുന്ന 
ഒരു വലിയ സമൂഹം പൊന്നാനിയിലുണ്ടായിരുന്നു. അവരെല്ലാം തങ്ങള്‍ 


ഇടശ്ശേരിയുടെ കുടുംബക്കാരാണെന്ന്‌ അഭിമാനത്തോടെ വിശ്വസിച്ചി 
രുന്നു. ഇവരില്‍ പ്രമുഖനായിരുന്നു പരേതനായ എം. ഭാസ്‌കരന്‍നാ 
യര്‍. ഇടശ്ശേരിയുടെ മകന്‍ ഇ. മാധവന്‍ “അച്ഛന്‍' എന്ന ഓര്‍മ്മക്കു 
റുപ്പില്‍ ഇങ്ങനെ എഴുതുന്നു: .....അച്ഛന്‍ നാട്ടുകാരുമായി പങ്കുവ 
യ്ക്കേണ്ട ഒരു പൊതുസ്വത്താണെന്ന വസ്തുതയുമായി ഞങ്ങള്‍ മക്കള്‍ 
ചെറുപ്രായത്തില്‍ തന്നെ പൊരുത്തപ്പെട്ടു തുടങ്ങി...... 

അതെ. ഇടശ്ശേരി പൊതുസ്വത്തായിരുന്നു. അതുകൊണ്ടുതന്നെ 
അദ്ദേഹത്തിന്ന്‌ ഒരു പൊതുകുടുംബമാണുണ്ടായിരുന്നത്‌. ജ 


ലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 ൦ 51 


മലയാളത്തിലെ ആദ്യ 
നോവലുകളിലൂടെ ചന്തുമേനോന്‍, 
മനുഷ്യനെ സംബന്ധിക്കുന്ന | 

സംവാദങ്ങളും ശൃംഗാരം നിറഞ്ഞ 


സല്ലാപങ്ങളും വരച്ചിടുന്നു ചൃ 


താഹ മാടായി 


ഇദ്ഘലേഖയല്ല ശാരദ. ഇന്ദുലേഖ 
നവോത്ഥാനത്തിന്‌ തൊട്ടുമുമ്പുള്ള ഒരു 
കാലത്തെ അടയാളപ്പെടുത്തുന്നു. ഇന്ദു 
ലേഖ സംസാരിക്കുന്നത്‌ പുരുഷനോടും പു 
രുഷന്‍ കൈയടക്കി വെച്ച സുഖലോലുപതയോ 
ടുമാണ്‌. ശാരദ തന്റെ പക്ഷം തിരിച്ചറിയാത്ത സ്ത്രീ 
ലോകത്തിന്റെ പ്രതിനിധിയാണ്‌. പുരുഷന്മാരുടെ വ്യ 
വഹാരലോകത്തെ ഒരു “പ്രതിയായി ശാരദ നില്‍ക്കു 
ന്നു. പുരുഷനോടൊപ്പം ചേര്‍ന്നു നിന്ന്‌ സ്ത്രീത്വം ഉയര്‍ 
ത്തിപ്പിടിക്കുന്ന ഇന്ദുലേഖയും “സ്വത്തി'ലുടക്കി നില്‍ 
ക്കുന്ന ശാരദയും ചന്തുമേനോന്റെ ആശയപരമായ 
സംഘര്‍ഷങ്ങള്‍ പുറത്തുകൊണ്ടുവരുന്നു. മല 
യാളത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട രണ്ടു 
നോവലുകള്‍ ചര്‍ച്ച ചെയ്ത സ്ത്രീയുടെ ഉയിര്‍ 
ത്തെഴുന്നേല്‍പുമായി ബന്ധപ്പെട്ട പ്രശനങ്ങ 
ളാണ്‌. 'സ്വത്വ'വും “സ്വത്തും” ' ആത്മീയതയു 
ടേയും ഭാതികതയുടെയും അതിരുകള്‍ രേ 
ഖപ്പെടുത്തുന്നതോടൊപ്പം ആദിമകാലം തൊ 
ട്ടേയുള്ള വ്യവഹാര പ്രശ്‌നം കൂടിയാണ്‌. 
അങ്ങനെ മലയാളത്തിലെ ആദ്യനോവലുക 
ളില്‍ തന്നെ മനുഷ്യനെ സംബന്ധിക്കുന്ന സം 
വാദങ്ങളും സ്ത്രീയെ സംബന്ധിക്കുന്ന സല്ലാ 
പങ്ങളും ചന്തുമേനോന്‍ വരച്ചിടുന്നു. 


ഇന്ദുലേഖ 


ചന്തുമേനോന്‍ ഇന്ദുലേഖ എഴുതിയത്‌. “പ്രി 
യപ്പെട്ട ഒരാള്‍ക്കു വായിച്ചു രസിക്കാന്‍ വേണ്ടി” മാ 
ത്രമാണ്‌. “നോവല്‍” വേണം എന്ന്‌ ശാഠ്യം പിടിച്ച 
ചന്തുമേനോന്റെ പ്രേമഭാജനത്തോട്‌ മലയാള സാഹി 
ത്യം കടപ്പെട്ടിരിക്കുന്നു. ലോര്‍ഡ്‌ ബീക്കന്‍സ്‌ ഫില്‍ 
ഡിന്റെ 'ഹെന്റീയിട്ട്‌ ടംപള്‍' എന്ന പുസ്തകത്തിന്റെ തര്‍ഇുമ ചന്തു 
മേനോന്‍ വായിക്കുന്നതുകേട്ട്‌ കലശലായ താല്‍പര്യം തോന്നിയ “പ്രി 


ഓണപ്പതിപ്പ്‌ 
ആഗസ്ററ്‌ 2004൦ 8൫ 


സംവാദങ്ങളും 


ലാപങ്ങ വ 


യപ്പെട ഒരാളി'ല്‍ നിന്നുള്ള നിവൃത്തി തരാത്ത സ്വൈര്യക്കേട്‌ നിമിത്ത 
മാണ്‌ ഇന്ദുലേഖ എന്ന നോവലിന്റെ പിറവി. ഇംഗ്ലീഷ്‌ നോവല്‍ബു 
ക്കുകളുടെ മാതൃകയില്‍ ഒരു കൃതിയെഴുതുമ്പോള്‍, അപ്പോഴുള്ള ഒരു 
രസം എന്നതില്‍ കവിഞ്ഞ്‌, ചരിത്രപരമായ ഒരു ദൌത്യം ആ നോവല്‍ 
നിറവേറ്റുമെന്ന്‌ ചന്തുമേനോന്‍ ആലോചിച്ചിരിക്കാനിടയില്ല. ഇന്ദുലേഖ 
എഴുതുമ്പോള്‍ മലയാളത്തില്‍ അന്നുണ്ടായിരുന്ന സാഹിത്യരുചിയില്‍ 
കടുത്ത സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്‌ ചന്തുമേനോന്‍. 

“ഈ മാതിരി ഒരു ബുക്കിനെപ്പറ്റി എന്റെ നാട്ടുകാര്‍ക്ക്‌ എന്ത്‌ അഭി 
പ്രായമുണ്ടാവുമോ എന്നു ഞാന്‍ അറിയുന്നില്ല. ഇംഗ്ലീഷ്‌ അറിവില്ലാ 
ത്തവര്‍ ഈ മാതിരിയിലുള്ള കഥകള്‍ വായിച്ചിരിക്കാന്‍ എടയില്ല. ഈ 
വക കഥകളെ ആദ്യമായി വായിക്കുമ്പോള്‍ അതുകളില്‍ അഭിരുചി 
ഉണ്ടാവുമോ എന്നും സംശയമാണ്‌. ഈ പുസ്തകം ഞാന്‍ എഴുതുന്ന 
കാലം ഇംഗ്ലീഷ്‌ പരിജ്ഞാനമില്ലാത്ത എന്റെ ചില സ്നേഹിതന്മാര്‍ 
എന്നോട്‌. എന്ത്‌ സംഗതിയെപ്പറ്റിയാണ്‌ പുസ്തകം എഴുതുന്നതെന്നു ചോ 
ദിച്ചിട്ടുണ്ടായിരുന്നു. ഇതില്‍ ഒന്നു രണ്ടാളോടു ഞാന്‍ സൂക്ഷ്മസ്ഥിതി 


പറഞ്ഞതില്‍ അവര്‍ക്ക്‌ എന്റെ ഈ ശ്രമം വളരെ രസിച്ചതായി എനി 


ക്കു തോന്നീട്ടില്ല -ഇതെന്തു സാരം- ഇതിന്നാണ്‌ ഇത്ര ബുദ്ധിമുട്ടുന്നത്‌ 
- യഥാര്‍ത്ഥത്തില്‍ ഉണ്ടാവാത്ത ഒരു കഥ എഴുതുന്നതുകൊണ്ട്‌ എന്തു 
പ്രയോജനം? എന്ന്‌ ഇതില്‍ ഒരാള്‍ പറഞ്ഞതായി ഞാന്‍ അറിയും. 
എന്നാല്‍ ഇതിന്നു സമാധാനമായി എനിക്കു പറയുവാനുള്ളത്‌ ഒരു സം 
ഗതി മാത്രമാണ്‌. ലോകത്തില്‍ ഉള്ള പുസ്തകങ്ങളില്‍ അധികവും കഥ 
കളെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ്‌. ഇതുകളില്‍ ചിലതില്‍ ചരി 
ത്രങ്ങള്‍ എന്നു പറയപ്പെടുന്നതും യഥാര്‍ത്ഥത്തില്‍ ഉണ്ടായതെന്നു വി 
ശ്വസിക്കപ്പെടുന്നതും ആയ കഥകള്‍ അടങ്ങിയിരിക്കുന്നു. ഇതു .കഴി 
ച്ചു മറ്റുള്ള ബുക്കുകളില്‍ കാണപ്പെടുന്ന കഥകള്‍ എല്ലാം യഥാര്‍ത്ഥ 
ത്തില്‍ നടന്നതാണെന്നു വിശ്വസിക്കപ്പെടാത്തതോ സംശയിക്കപ്പെടു 
ന്നതോ ആയ കഥകളാകുന്നു.” ഇംഗ്ലീഷ്‌ ഭാഷയോടുള്ള തന്റെ പ്രതി 
പത്തി അതിരുകവിഞ്ഞു പോയോ എന്ന സംശയത്തിന്റെ വിത്ത്‌ മന 
സ്സില്‍ വീണതു കൊണ്ടാവണം. “കഥ” എഴുതാനുള്ള തന്റെ കഴിവില്ലാ 
യ്മയെ ഒരല്പം അകന്നുനിന്നുകൊണ്ടു തന്നെ ചന്തുമേനോന്‍ നിരീക്ഷി 
ക്കുന്നത്‌ വായിക്കാം. “എന്നാല്‍ ഞാന്‍ എഴുതിയ ഈ കഥ ഭംഗിയായി 
ട്ടുണ്ടെന്നു ലേശം പോലും എനിക്കു വിശ്വാസമില്ല. അങ്ങിനെ ഒരു വി 
ശ്വാസം എനിക്കു വന്നിട്ടുണ്ടെന്നു മേല്‍പറഞ്ഞ സംഗതികളാല്‍ എന്റെ 


വായനക്കാര്‍ക്ക്‌ തോന്നുന്നുണ്ടെങ്കില്‍ അത്‌ എനിക്കു പരമസങ്കടമാ 
ണ്‌. ഈ മാതിരി കഥകള്‍ ഭംഗിയായി എഴുതുവാന്‍ യോഗ്യതയുള്ളവര്‍ 
ശ്രദ്ധവെച്ച്‌ എഴുതിയാല്‍ വായിപ്പാന്‍ ആളുകള്‍ക്കു രുചി ഉണ്ടാവുമെ 
ന്നാണ്‌ ഞാന്‍ പറയുന്നതിന്റെ സാരം -കഥ പറയാനുള്ള കഴിവില്ലാ 
യ്മയല്ല, പാശ്വാത്യചിന്താധാരയോടു പുലര്‍ത്തിയ ചെറിയതരം ദാസ്യ 
വൃത്തിയാണ്‌ ചന്തുമേനോന്റെ നോവലുകളിലെ ആശയപരമായ ചര്‍ 
ച്ചകള്‍ക്ക്‌ തടസ്സവാദങ്ങളും തുടര്‍വഴികളും നിശ്ചയിച്ചത്‌. മുന്നോട്ടുപോ 
കുന്തോറും സാംസ്‌കാരികമായി മനുഷ്യരില്‍ എങ്ങനെയുള്ള ചിന്താമാ 
തുകകളാണ്‌ ആശാവഹമായ ജീവിത സാക്ഷാല്‍ക്കാരത്തിനുതകുക 
എന്ന ആലോചനകളാണ്‌ “ഇന്ദുലേഖ'യുടെ പ്രധാന ചിന്താവിഷയം. 
സ്തീ സംസാരിച്ചുതുടങ്ങുമ്പോള്‍ സമുദായത്തില്‍ പുതിയ ഞെട്ടലും വി 
റയലുമുണ്ടാവുമെന്ന്‌ ഇംഗ്ലീഷ്‌ നോവല്‍ ബുക്ക്‌ വായിച്ച ചന്ദുമേനോന്‌ 
നിശ്ചയമുണ്ടായിരുന്നു. സ്ത്രീകള്‍ “അന്തര്‍ഇ്ജന്‌ങ്ങളായി മറയ്ക്കകത്തി 
രുന്ന കാലത്താണ്‌ ഇന്ദുലേഖ തന്റെ “അന്തര്‍ജ്ഞാനം” കൊണ്ടുള്ള ഇ 
ച്ഛാശക്തിയാല്‍ പുരുഷപക്ഷപാതിത്വത്തെ. തുറന്നുകാട്ടുന്നത്‌. ഇന്ന്‌ 
ഇന്ദുലേഖ വായിക്കുമ്പോള്‍, കേരളത്തിലെ (സ്രീകള്‍ക്ക്‌ ചോദ്യം ചെ 
യ്യാനുള്ള വായ്‌ നല്‍കിയതാര്‌ എന്ന പ്രധാനപ്പെട്ട ചോദ്യം, ഉത്തരത്തി 
നുവേണ്ടി കാത്തിരിക്കുന്നു. ഒരു ഉത്തരം. ചന്തുമേനോന്‍ എന്നാണ്‌. 
നമ്മുടെ സ്ത്രീയെഴുത്തുകാര്‍ ആവിഷ്കരിച്ച (സ്രീസഹജഇുമായ ചെറുത്തു 
നില്‍പിന്‌ തുടക്കമിട്ടത്‌ ചന്തുമേനോന്‍ എന്ന ആണെഴുത്തുകാരനാണ്‌. 
ഇന്ദുലേഖയ്ക്ക്‌ സംസാരിക്കാന്‍ കഴിയുന്ന വായ്നല്‍കിയതിലൂടെ നി 
യമജ്്ഞനായ ചന്തുമേനോന്‍ വരാനിരിക്കുന്ന പരിവര്‍ത്തനങ്ങള്‍ക്ക്‌ 
ആദ്യപതാകവീശുകയായിരുന്നു. ചന്ദ്രനില്‍ ആദ്യം കാലുകുത്തിയ ആള്‍ 
തന്റെ രാജ്യത്തിന്റെ കൊടി ചന്ദ്രനില്‍ നാട്ടിയതുപോലെ. മലയാളത്തില്‍ 
പുതുതായൊരു നോവല്‍ ബുക്ക്‌ തീര്‍ത്ത ചന്തുമേനോന്‍, അവിടെ ത 
നിക്കാവുന്ന കൊടികളെല്ലാം ഒന്നിച്ചു നാട്ടി. വിദ്യാഭ്യാസം ഇംഗ്ലീഷ്‌ ഭാഷ, 
പുതിയ വേഷം. (സ്ത്രീയുടെ സ്വാതന്ത്യത്തിന്റെ തുറന്നുകാട്ടലുകള്‍ - 
അങ്ങനെ ഇന്ദുലേഖ പുതിയ പലതിലേക്കുമായി വഴിപിരിഞ്ഞു. 


ഞാന്‍ എന്ന ഭാവം 


ഒരു നമ്പൂതിരിയുടെ മുഖത്തുനോക്കി തന്റേടത്തോടെ “ഞാന്‍” 
എന്നു പറയുന്ന ആദ്യത്തെ നായര്‍ സ്ത്രീയാണ്‌ ഇന്ദുലേഖ. സൂരി നമ്പൂ 
തിരിപ്പാടും ഇന്ദുലേഖയുമായി ഒന്നാമത്‌ നടന്ന സംഭാഷണത്തിലാണ്‌ 
നായര്‍ സസ്ത്രീകള്‍ക്കുവേണ്ടി ഇന്ദുലേഖ ആദ്യത്തെ അവകാശ പ്രഖ്യാ 
പനം നടത്തുന്നത്‌. ഇന്ദുലേഖയുടെ മുന്നില്‍ അഴകിയ രാവണനായി 
പ്രത്യക്ഷപ്പെടുന്ന നമ്പൂതിരിപ്പാട്‌ “അറിവുള്ള ഒരു സ്ത്രീക്ക്‌ മുന്നില്‍ 


' പകച്ചുനില്‍ക്കുകയാണ്‌, ഈ അദ്ധ്യായത്തില്‍. ഇന്ദുലേഖയുടെ “അഴ 


കി'ല്‍ നമ്പൂതിരിപ്പാടും -അറിവി'ല്‍ മാധവന്‍ എന്ന ചെറുപ്പക്കാരനും 
വശം വദരാവുന്നു. അങ്ങനെ 'അഴകുള്ള അറിവായി” ഇന്ദുലേഖ എന്ന 
സ്ത്രീ തന്റെ സ്വത്വത്തിന്റെ “ഞാന്‍” എന്ന ഭാവം ഉയര്‍ത്തിക്കാട്ടുന്നു. അര്‍ 
ത്ഥമറിയാത്ത സംസ്കൃതശ്ലോകം ചൊല്ലി വശം കെട്ട, എന്നാല്‍ ഒട്ടും 
ലഇജാഭാരമില്ലാതെ നില്‍ക്കുന്ന സൂരി നമ്പൂതിരിപ്പാടിനോട്‌ ഇന്ദുലേഖ 
വെട്ടിത്തുറന്നു പറയുന്ന കാര്യങ്ങള്‍. ഒരുപക്ഷേ. പില്‍ക്കാലത്തെ [സ്തീ 
യെഴുത്തില്‍ പോലും കണ്ടിട്ടില്ലാത്ത തീവ്രമായ സ്ത്രീപക്ഷപ്രതിരോധ 
മാണ്‌. ഇന്ദുലേഖ നമ്പൂതിരിപ്പാടിന്റെ ശുംഗാരത്തെ വാക്കുകള്‍ കൊണ്ടു 
പ്രതിരോധിക്കുന്നതിന്‌ ഒന്നുരണ്ടുദാഹരണങ്ങള്‍ ചുവടെ ചേര്‍ക്കാം. 

“ഇന്ദുലേഖ യാതൊരു ഭാവഭേദവും കൂടാതെ നമ്പൂതിരിപ്പാടിന്റെ 
മുഖത്തുനോക്കിക്കൊണ്ടുനിന്നു. തുറിച്ചുനോക്കിക്കൊണ്ടു നിന്നു എന്നു 
പറയാന്‍ പാടില്ല. തുറിച്ചുനോക്കാന്‍ ഇന്ദുലേഖയ്ക്ക്‌ അറിഞ്ഞുകൂടാ. 
കേശവന്‍ നമ്പൂതിരി ഉടനെ ഒരു കസാല നീക്കിവെച്ച്‌ അതിന്മേല്‍ നമ്പു 
തിപ്പാടിനെ ഇരുത്തി, താഴത്തിറങ്ങി. നമ്പൂതിരിപ്പാടു കസാലമേല്‍ ഇരു 
ന്നു. പിന്നെയും ഇന്ദുലേഖയുടെ മുഖത്തുതന്നെ കണ്ണുപറിക്കാതെ നോ 


മലയളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 20044 53 


LE 


ക്കി. ഇന്ദുലേഖയും നോക്കിക്കൊണ്ടുതന്നെ നിന്നു. ഒടുവില്‍- 

നമ്പൂതിരിപ്പാട്‌: ഞാന്‍ വന്നപ്പോള്‍ താഴെ ഉണ്ടായിരുന്നു - ഇല്ലേ? 
കണ്ടതുപോലെ തോന്നി. എന്നു പറഞ്ഞു കവിള്‍ത്തെട കഴിഞ്ഞു നീ 
ണ്ടിട്ട്‌ ഒരു മന്ദഹാസം ചെയ്തു. 

ഇന്ദുലേഖ: ഞാന്‍ അപ്പോള്‍ താഴത്തില്ലാ. 

“ഞാന്‍” എന്നുപറഞ്ഞപ്പോള്‍ നമ്പൂതിരിപ്പാട്‌ ഒന്നു ഞെട്ടി. ഒരു 
നായര്‍സ്സ്രീ തന്നോട്‌ അങ്ങിനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ, ഈ 
സ്നോഭങ്ങളൊന്നും ക്ഷണികനേരവും നിന്നില്ലാ. ഇന്ദുലേഖയുടെ സ 
നദര്യം കണ്ടു നമ്പൂതിരി വലഞ്ഞ്‌ മറ്റുള്ള സകല അഭിമാനവും മറന്നു 
പോയിരിക്കുന്നു. 

നമ്പൂതിരിപ്പാട്‌. ഇന്ദുലേഖയുടെ സനന്ദര്യത്തെക്കുറിച്ച കേട്ടു കേട്ട 
എനിക്കു നിവൃത്തിയില്ലാതായി. 

ഇന്ദുലേഖ: എന്റെ സൌന്ദര്യം കൊണ്ട്‌ ഇവിടേക്ക്‌ എന്താണു നിവ്യ 
ത്തിയില്ലാതെ ആയത്‌ എന്നു മനസ്സിലായില്ല. 

നമ്പൂതിരിപ്പാട്‌: ഇന്ദുലേഖയുടെ വര്‍ത്തമാനം കേട്ടുകേട്ടു മനവക 
കാര്യങ്ങള്‍ യാതൊന്നും ഞാന്‍ നോക്കാതെയായി. 1 

ഇന്ദുലേഖാ: . ഇതു മഹാകഷ്ടം! ഞാന്‍ മന വക കാര്യങ്ങള്‍ക്ക്‌ 
ഇത്രവിരോധിയോ? ഇതിന്‌ എന്താണ്‌ സംഗതി? 

നമ്പൂതിരിപ്പാട്‌: ഇന്ദുലേഖയ്ക്ക്‌ കളി ഭ്രാന്തുണ്ടോ? 

ഇന്ദുലേഖ: എന്തു ഭ്രാന്ത്‌? 

നമ്പൂതിരിപ്പാട്‌: കളിഭ്രാന്ത്‌ - കഥകളി ഭ്രാന്ത്‌ 

ഇന്ദുലേഖ: എനിക്ക്‌ ഒരു വകയായും ഭ്രാന്ത്‌ ഇതുവരെ ഒന്നും ഉണ്ടാ 
യിട്ടില്ലാ. ര. . 

നമ്പൂതിരിപ്പാട്‌: എനിക്കു നല്ല ഭ്രാന്താണ്‌ - കലശലാണ്‌ ഭ്രാന്ത്‌. 

ഇന്ദുലേഖ: (ചിരിച്ചുംകൊണ്ട്‌) ശരിതന്നെ. സംശയമില്ല. 

ഇന്ദുലേഖയിലെ “പതിനെട്ടാം അദ്ധ്യായം” മലയാളത്തില്‍ ഏറ്റവും 
പര്‍ച്ചചെയ്യപ്പെട്ട നോവല്‍ ഭാഗങ്ങളിലൊന്നാണ്‌. ഈ കൃതിയുടെ മൊ 
ത്തം ഉള്ളടക്കത്തെ ചര്‍ച്ച ചെയ്തു കഴിഞ്ഞാലും, പതിനെട്ടാമദ്ധ്യായത്തി 
ലെ ചര്‍ച്ച ബാക്കി നില്‍ക്കും. ചന്തുമേനോന്റെ നോവലില്‍ 'വിട്ടുപോയ 
ഭാഗ'ങ്ങളുടെ 'പുരിപ്പിക്കലാ'ണ്‌ ഈ അദ്ധ്യായം. ചന്തുമേനോനിലെ 
ജ്ഞാനിയായ നിയമജ്ഞന്റെ ഉള്ളുതുറക്കലാണ്‌ ഈ അദ്ധ്യായത്തി 
ലെ നീണ്ടുനിന്ന സംഭാഷണങ്ങളില്‍ ഉരുത്തിരിയുന്നത്‌. ഇംഗ്ലീഷ്‌ ഭാഷ 
യിലൂടെ മാധവന്‍ എങ്ങനെയുള്ള ചിന്തകളാണ്‌ മലയാള സംസ്‌കാര 
ത്തിലേക്ക്‌ കടത്തിക്കൊണ്ടുവരുന്നത്‌ എന്നറിയാനുള്ള ആകാംക്ഷ ഈ 
സംഭാഷണത്തെ യുക്തിഭ്ദദവും ഒപ്പം വൈരുദ്ധ്യം നിറഞ്ഞതുമായ ആ 
ശയസംഘര്‍ഷങ്ങളിലേക്ക്‌ നയിക്കുന്നു. ഈശ്വരവിശ്വാസത്തെ സംബ 
ന്ധിക്കുന്ന ദീര്‍ഘമായ ഈ സംഭാഷണത്തില്‍, മനുഷ്യവിരുദ്ധമായത്‌ 


ഒന്നും തന്നെ കടന്നുവരുന്നില്ല. മനുഷ്യനിലുള്ള വിശ്വാസത്തില്‍ കവി . 


ഞ്ഞൊന്നുമല്ല ഈശ്വരവിശ്വാസം എന്ന യുക്തിബോധം മാധവനും ഗോ 
വിന്ദന്‍കുട്ടിമേനോനുമുണ്ട്‌. മതത്തെ സംബന്ധിക്കുന്ന ഈ ആലോ 
ചന സ്വാമിവിവേകാനന്ദന്‍ ഉയര്‍ത്തിക്കൊണ്ടുവന്ന പരസ്ത്യ - പാ 
ശ്വാത്യ ചിന്തകളുടെ ചര്‍ച്ചയെ ഓര്‍മ്മയില്‍ കൊണ്ടുവരുന്നു. മതത്തെ 
യും ദൈവത്തെയും സംബന്ധിക്കുന്ന പാശ്ചാത്യ ചിന്തകളാണ്‌ ഗോവി 
ന്ദന്‍കുട്ടി മേനോന്‍ തന്റെ മനസ്സിന്റെ അടിയുറച്ച പശ്ചാത്തലമായി കാ 
ണുന്നത്‌. മാധവന്‍, പരസ്തസംസ്കാരത്തെ തന്റെ പാരമ്പരയത്തിലേക്ക്‌ 
വളക്കുറായി ചേര്‍ക്കുകയാണ്‌. പാശ്ചാത്യ - പൌരസ്ത്യ മതധാരികളില്‍ 
മദ്ധ്യസ്ഥനായി നില്‍ക്കുകയാണ്‌ ഇതില്‍ മാധവന്‍. തന്റെ പാരമ്പര്യ 


ത്തില്‍ തൊട്ടുകൊണ്ടുയാതൊരു വിധത്തിലുമുള്ള വളച്ചുകെട്ടുമില്ലാതെ 


മാധവന്‍ ഗോവിന്ദന്‍കുട്ടിമേനോനോടു പറയുന്നു. 

മാധവന്‍: “അസംബന്ധമായി ധൃതഗതിയായി സംസാരിക്കരുത്‌. സാ 
വധാനത്തില്‍ ആലോചിച്ചു പറയു. ഹര്‍ബര്‍ട്ട്‌ സ്പെന്‍സര്‍ മുതലാ 
യവര്‍ എഴുതിയത്‌ ഇയ്യിടെയാണ്‌. നുമ്മളുടെ ഹിന്തുക്കളുടെ ഇടയില്‍ 
മഹാന്മാരായ ഗ്രന്ഥകര്‍ത്താക്കന്മാരും അദ്വൈതികളും ഉണ്ടായിട്ട്‌ ഇപ്പോ 


ലയാളം ഓണപ്പതിപ്പ്‌ 
ആഗസ്ററ്‌ 2004 ൫ 84 


ഴേയ്ക്ക്‌ ഒന്നുരണ്ടാ 


രം സ വത്സരങ്ങളില്‍ കിട്ടിയ അറിവുകള്‍കൂടി ഇപ്പോഴത്തെ 
യിരം സം 


ണ്ട്‌ അവര്‍ മുമ്പുള്ള വിദ്വാന്മാരെക്കാള്‍ അധികം. 


റിവുള്ളവര്‍ തന്നെ. അതിന്റെ കാരണം. അവര്‍ പിമ്പുള്ള വിദ്ധാന്മു 
അ 


നന്‍ ഞാന്‍ ആക്ഷേപിക്കുന്നില്ല. ഹിന്തുമതം ഇപ്പോള്‍ ആചരിച്ചുവ 


രൃന്നമാതിരി വളരെ അയുക്തിയായും പൂര്‍വ്വാപരവിരോധങ്ങളായും ഉള്ള 


ലേക്ക്‌ എനിക്കു സംശയമില്ല, ജയ 

ശങ്ങളിന്മേല്‍ ആണെന്നുള്ളത 

നം പ്രായേണ ലോകത്തില്‍ ഉള്ള മറ്റെല്ലാ മതങ്ങളും.” മതം 

മാത്രമല്ല അധികാരവും കോണ്‍ഗ്രസ്സിന്റെ അന്നത്തെ നിലപാടു കളും 

സയന്‍സും പുരാണവും എല്ലാം ഈ സംഭാഷണത്തില്‍ കടന്നുവരു 
ന്നുണ്ട്‌. പതിനെട്ട . 

. സംഗ്രഹീതചര്‍ച്ചയാണ പതിനെട്ടാമദ്ധ്യായം 


ശാരദയുടെ ലോകം 


“ശാരദ എന്ന നോവലില്‍ എന്നാല്‍ തന്റെ ആദ്യനോവലിലേതു | 
പോലെ ഉള്ളുതുറന്ന സംവാദങ്ങള്‍ ചന്തുമേനോന്‍ സൃഷ്ടിക്കുന്നില്ല, 
ഒരു അടഞ്ഞലോകത്തു നടക്കുന്ന വ്യവഹാരങ്ങളാണ്‌ ഈ നോവലീ 1 


ന്നാധാരമാവുന്ന വിഷയം. പ്രണയത്തെ സംബന്ധിക്കുന്ന ചെറിയൊ 


രു അധികാരത്തര്‍ക്കം കൂടിയാണ്‌ ഈ നോവല്‍. ശാരദ ഇന്ദുലേഖ 
യെപ്പോലെ അറിവുകൊണ്ട്‌ തന്റേടിയായ ഒരുവളല്ല. ഒരു വലിയ തറ , 


വാട്ടില്‍ നിന്നും പ്രണയവിവാഹം ചെയ്തതിനാല്‍ ഒറ്റപ്പെടേണ്ടിവരുന്ന 


ഒരു (സ്ത്രീക്ക്‌ പിറന്ന കുട്ടിയുടെ സ്വത്തവകാശത്തെ സംബന്ധിക്കുന്ന ാ 
വലിയൊരു. ചോദ്യമാണ്‌ ഈ കൃതി അന്നത്തെ തറവാടികള്‍ക്ക്‌ മും 
ന്നില്‍ വെച്ചത്‌. 1892-ശാരദയുടെ രചനാകാലം. അതിനു മുന്നേ എടു. 
'തിയ 'ഇന്ദുലേഖ'യില്‍ ചന്തുമേനോന്‍ ബ്രാഹ്മണന്മാരെയും പട്ട 1 
രെയും അവരുടെ ശൃംഗാരസുഖലോലുപതകളെയും വിഡ്ഡിത്തങ്ങട 
ളെയും കണക്കിനു കളിയാക്കുന്നുണ്ട്‌. എന്നാല്‍ ശാരദയില്‍ ഇത്തരം 


തുറസ്സായ ആലോചനകളുടെ വെളിച്ചം വീഴുന്നില്ല, കേവലം ഒരു വ്യവ 
ഹാരമായി മാത്രം നീണ്ടു പോകുന്നു. അതുകൊണ്ടുതന്നെ അപൂര്‍ണ്ണ 


മായി നില്‍ക്കുകയും ചെയ്യുന്നു. ഈ നോവലിന്റെ രചനാകാലമാവു ര 


മ്പോഴേയ്ക്കും പാശ്ചാത്യദ്മത്തിലകപ്പെട്ട്‌ എല്ലാ നീതിപ്രശ്‌നങ്ങളെ 


യും “ഇംഗ്ലീഷ്‌ ഭാഷാ'ബോധത്തില്‍ മാത്രം കണ്ടശിലിച്ചതിന്റെ ചില ; 
അപകടങ്ങള്‍ കാണാം. 'ഇന്ദുലേഖയിലെ പതിനെട്ടാമദ്ധ്യായം' ഫേ 4 
ലെ, മനുഷ്യസ്വഭാവത്തെ ബഹുവിചിത്രമായി നിര്‍വ്വചിക്കുന്ന ഒരു ; 
അദ്ധ്യായം, ശാരദയിലുണ്ട്‌. എഴുത്തുകാരന്‍ നേരിട്ടിടപെടുന്ന ഒരദ്യാ 4 
യം കൂടിയാണത്‌. (എഴുത്തുകാരുടെ ഇത്തരം ഇടപെടലുകള്‍ ആധു 
നികാനന്തര പ്രവണതയാണ്‌ എന്ന്‌ ചിലര്‍ ധരിച്ചുവെച്ചിട്ടുണ്ട്‌. മൂര്‍ക്കോ 1 
ത്ത്‌ കുമാരന്‍ ഡ്രൈവറുടെ' (സ്ത്രീലിംഗമായി “ഡ്രൈവിണി' എന്തെ ' 
തിയിട്ടുണ്ട്‌ ഒരു കഥയില്‍. പൊളിച്ചെഴുത്ത്‌ നേരത്തെ തുടങ്ങിയിട്ടുണ്ട | 
എന്നു ചുരുക്കം). “ശാരദ'യിലെ നാലാം അദ്ധ്യായത്തില്‍. ചന്തുമേനോര്‍ ? 


മനുഷ്യന്‍" എന്ന സമസ്യയെ വ്യാഖ്യാനിക്കാന്‍ ശ്രമിക്കുകയാണ്‌. നു 


ഷ്യന്റെ ദുഷ്ടബുദ്ധി ഉണ്ടാക്കുന്ന പലതരം വിപത്തുകള്‍ ഈ അജയ, 
യത്തില്‍ നോവലിസ്റ്റ്‌ എടുത്തുപറയുന്നു. ദുഷ്ടമനുഷ്യന്‍ എന്നു പ൦ - 


യുന്നത്‌ എന്തൊരു ഇന്തുവാണ്‌? എന്ന വലിയൊരു ചോദ്യം ചന്തുല്‍ 
നോന്‍ മുന്നോട്ടു വെക്കുന്നത്‌ ശ്രദ്ധിക്കുക: 

“മനുഷ്യന്റെ ബുദ്ധിയുടെ ദുഷ്ടതയെപ്പറ്റി ഓര്‍ത്താല്‍ ആശ്ചരുയപ്പെ 
ടാതെ ഇരിപ്പാന്‍ നിവൃത്തിയില്ല. ഒരു സിംഹത്തെയോ പുലിയെയോ 


കരടിയെയോ കാണുന്ന ക്ഷണത്തില്‍ അത്‌ എന്തൊരുമാതിരി ദുഷ്ട 4 
ജന്തുവാണെന്നും മനുഷ്യനും മറ്റുള്ള ജന്തുക്കള്‍ക്കും മനസ്സിലാവുന്നു , 


അങ്ങനെ മനസ്സിലാവുന്നതില്‍ ആ വക ഇന്തുക്കളില്‍ നിന്ന്‌ ഉണ്ട? 
വുന്ന ആപത്തുകളെ തടുപ്പാനുള്ള വഴി മുന്‍കൂട്ടി കരുതുന്നു. എ 


യിരം സംവത്സരങ്ങള്‍ കഴിഞ്ഞു. ഈ ഒന്നുരണ്ടു 


അദ്ധ്യായങ്ങളായി വിഭജിക്കാവുന്ന വിഷയങ്ങളുടെ [| 


ഹിന്ദു എന്‍ സൈക്ടോപീഡിയ 
നി ചീഫ്‌ എഡിറ്റര്‍ : ആചാര്യ നര്രേനദദഭൂഷണ്‍ 


ദുഷ്ടമനുഷ്യന്‍ എന്നുപറയുന്നത്‌ എന്തൊരു ജന്തുവാണ്‌? ഈ ഇന്തു 
വിന്റെ സ്വഭാവമെന്താണ്‌? സിംഹം, പുലി, കരടി, കാട്ടുപോത്ത്‌, പന്നി, 
പശു, മാന്‍ മുതലായ ഇന്തുക്കളുടെ ക്രര്യഗുണമോ സൌമൃഗുണമോ 
ഏകദേശം ഇന്നപ്രകാരമാണെന്നു നാം ഗണിച്ചുവെച്ചിട്ടുണ്ട്‌. എന്നാല്‍ 
ഒരു ദുഷ്ടമനസ്സായ മനുഷ്യന്റെ ദഷ്ട്യത്തിന്‌ ഇന്നപ്രകാരമെല്ലാമുള്ള 
ചേഷ്ടകള്‍ ഉണ്ടാവാമെന്നു വല്ല ഒരു നിശ്ചയം നമുക്ക്‌ ആര്‍ക്കെങ്കി 


“ ലും കിട്ടീട്ടുണ്ടോ ഇല്ല. കിട്ടുവാന്‍ പാടില്ല. 


മനുഷ്യന്റെ ദഷ്ട്യത്തിന്ന്‌ അളവില്ല. ഒരു ദുഷ്ടമനുഷ്യനു ചെയ്തു 
കൂടാത്ത ദുഷ്ടകര്‍മം ഒന്നുമില്ല. അപ്പോള്‍ അവന്റെ ചേഷ്ടതകളെ 


“ക്കുറിച്ച്‌ എങ്ങനെ ഗണിക്കുന്നു. ഒരു ദുഷ്ടന്റെ മനസ്സ്‌ ഇന്നപകാരമെ 


ല്ലാം വ്യാപരിക്കുമെന്നും ഇന്നത്‌ എല്ലാം അവനെക്കൊണ്ടു ചെയ്യിപ്പി 
ക്കാമെന്നും ഉള്ളത്‌ ആര്‍ക്കും നിശ്ചയിക്കാന്‍ പാടില്ല. അതിനാല്‍ ഒരു 
മനുഷ്യന്‍ ദുഷ്ടനായാല്‍ ദുഷ്ടമൃഗങ്ങളെക്കാള്‍ ഭയപ്പെടേണ്ട ഒരു ജന്തു 
വാണെന്നു പ്രത്യക്ഷമാണ്‌. പിന്നെ മനുഷ്യരില്‍ അത്യന്ത്രകൂരനും അ 
ത്യന്ത സമൃശീലനും ആകൃതിയിലും അവയവങ്ങളിലും പുറമെ കാ 
ണുന്ന സ്വഭാവത്തിലും ദുഷ്ടമൃഗങ്ങളെയും. ശിഷ്ടമൃഗങ്ങളെയും 
തമ്മില്‍ തിരിച്ചറിവാന്‍ കഴിയുന്നമാതിരിയുള്ള ഭേദങ്ങള്‍ ഒന്നും കാണ 
പെടുന്നില്ല. ജഗദീശ്വരന്‍ ദുഷ്ടമനുഷ്യരെ സൃഷ്ടിക്കുമ്പോള്‍ അവര്‍ 
ക്കു ദുഷ്ടമൃഗങ്ങളെ വേര്‍തിരിച്ച്‌ അറിയിക്കുന്ന മാതിരിയിലുള്ള വല്ല 
ദംഷ്ട്രങ്ങളോ കൊമ്പുകളോ നഖങ്ങളോ മറ്റു വല്ല അടയാളമോ കൊ 
ടുത്തിരുന്നുവെങ്കില്‍ ഈ ലോകത്തില്‍ മനുഷ്യരില്‍ നിന്നു മനുഷ്യര്‍ 
ക്ക്‌ ഇത്ര ആപത്തുകള്‍ നേരിടുന്നതല്ലായിരുന്നു. ഒരു സര്‍പ്പം ഫണം 
ഉയര്‍ത്തി കടിപ്പാന്‍ വരുന്നതുകാണുമ്പോള്‍ നമുക്ക്‌ ഒന്നുകില്‍ അതി 


നെ അടിച്ചു കൊന്നുകളയാം. അല്ലെങ്കില്‍ അതു സമീപിക്കുന്നതിനുമു 
മ്പ്‌ ഓടിക്കളയാം. ഒരു ദുഷ്ടമനുഷ്യന്‍ ഭംഗിവാക്കും പറഞ്ഞു സമീപ 
ത്തില്‍ വന്നു മന്ദഹസിച്ചുകൊണ്ടിരിക്കുന്നതിനിടയില്‍ ഒരു കത്തി എ 
ടുത്തു നമ്മുടെ കഴുത്തില്‍ കുത്തിക്കൊല്ലുവാനുറച്ചാലോ. അനുഭവി 
ക്കുക എന്നല്ലാതെ എന്തു നിവൃത്തി? 

വിവേകരഹിതരായ മനുഷ്യരെ സംബന്ധിക്കുന്ന തികച്ചും അര്‍ത്ഥ 
വത്തായ നിരീക്ഷണമാണ്‌ മേല്പറഞ്ഞത്‌. മനുഷ്യന്റെ സ്വഭാവത്തെ 
തന്നെ, ഒരു നിയമജ്ഞന്റെ കണ്ണിലൂടെ, പരിശോധിക്കുകയാണ്‌ ചന്തു 
മേനോന്‍. 

നോവല്‍ ശാഖയ്ക്ക്‌ മലയാളത്തില്‍ കൃത്യമായ തുടക്കം കുറിച്ച 
ആള്‍ ചന്തുമേനോനാണ്‌. എന്നാല്‍ ചന്തുമേനോന്‍ ഈ നോവലുകളില്‍ 
കൊണ്ടുവന്ന ആശയങ്ങളില്‍ പുരോഗമനപരം എന്നതുപോലെ തന്നെ 
പുരോഗമന വിരുദ്ധമായ ആശയങ്ങളുമുണ്ട്‌. എന്നാല്‍ നോവല്‍ബു 
ക്കിലൂടെ എഴുത്തുവായനയ്ക്ക്‌ തുടക്കമിട്ട ചന്തുമേനോന്‍ വലിയൊരു 
ഇതിഹാസകാരനായി ഇപ്പോഴും നിലനില്‍ക്കുന്നു. തലശ്ശേരിയില്‍ നി 
ന്നാണ്‌ മലയാള ഭാവുകത്വത്തെ ഉടച്ചുവാര്‍ത്ത ശ്രദ്ധേയമായ കൃതികള്‍ 
പുറത്തുവരുന്നത്‌. അപ്പു നെടുങ്ങാടി തന്റെ കുന്ദലത എഴുതുന്നത്‌ 
തലശ്ശേരിയില്‍ വെച്ചാണ്‌. ചന്തുമേനോന്‍ തന്റെ കൃതികള്‍ തലശ്ശേരി 
ജീവിതകാലത്തിനിടയിലാണ്‌ എഴുതുന്നത്‌. പിന്നീട്‌ അദ്ദേഹം കോഴി 
ക്കോട്‌ സബ്‌ ജഡ്ജിയായി മാറുകയും ചെയ്തു. അപ്പു നെടുങ്ങാടി നോ 
വല്‍ മാത്രമല്ല ബാങ്കിംങ്‌ വ്യവസ്ഥയ്ക്കുകൂടി കേരളത്തില്‍ തുടക്കം 
കുറിച്ചു. ചന്തുമേനോന്‍ സംവാദത്തിലുടെയും വ്യവഹാരത്തില്‍കൂടിയും 
പുതിയൊരു ലോകചിത്രം മലയാളികള്‍ക്കു മുമ്പില്‍ അവതരിപ്പിച്ചു. 8 


പുസ്തകങ്ങളുടെ ആകാശത്തെ മായാത്ത മഴവില്‍മുദ്ര 
ഒരയ്യ്ല്‍ബ്ബോ ബുക്‌ പബ്ലിഷേഴ്‌സ്‌ സം. 


മലയാളകഥയുടെ 
സമകാലീനത വെളിവാക്കുന്ന 
കഥകള്‍ 


രസികന്‍ സോദനൈ 
വി.ജി. മുരളീകൃഷ്ണന്‍ മുരളീകൃഷ്ണന്‍ _ 


നാഴികക്കല്ലാകുന്ന 
രാമായണപഠനം 
അയോദ്ധ്യയിലെ ശ്രീരാമന്‍ 
ആചാര്യ നരേന്ദ്രഭൂഷണ്‍ 


വില: 125 ക. 


വില: ടെ ക. 


വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ ഒരു വഴികാട്ടി 
യ്‌ 
ഗൈഡന്‍സ്‌ 
ഏതു കോഴ്സില്‍ ചേരണം 
ബി.എസ്‌. വാരിയര്‍ 
| വില: 200 ക, 


മുഗ്ദ്ധഭാവനയുടെ 
ചിത്രഗീതികള്‍ 


ഒ.എന്‍, വി.യുടെ 


വില: 9000 ക. 


പ്രണയഗീതങ്ങള്‍ 


രണ്ടാം പതിപ്പ്‌ 
ഒ.എന്‍.വി. കുറുപ്പ്‌ 


വില; 60 ക. 


RAINBOW 
BOOK PUBLISHERS . 
RAINBOW 


¢ nnur 
Pe RTD 2 426 427 
BOOKS 


Thiruvanantha uram - T 
Ph. : 0471-2 466 169 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004൦ 85 


സീ 


ee es aes 


മീനുഷ്യജീവിതത്തില്‍ ഏറ്റവും ശ്രദ്ധയോടെ പരിപ്പു 
ലികോണ്ട രണ്ടു ധര്‍മ്മങ്ങളുണ്ട്‌. ഒന്ന്‌ ശുദ്ധചര്യ അഥവ്വു 
ജീവിത പവിത്രത. രണ്ട്‌. പരുഷം. സമുന്നതവും കയ 
ച്രഎസാദ്ധ്യവുമായ ഈ ആദര്‍ശമാണ്‌ സി.വി. ര 
മന്‍പിള്ളയുടെ ഗാര്‍ഹിക ജീവിതവും കൃതിക 
ളും നമ്മെ പപ്പിക്കുന്നത്‌. “രാമരാജ ബ 
ഹദൂര്‍” നോവലിന്റെ അവസാനം, മരണ 


ലയത്തില്‍ വിവാഹിതരാകുന്ന സാവി 
ത്രിക്കും ്രിവിക്രമനും ദാമ്പത്യള്വീവിത 
ത്തില്‍ അനുഷ്ഠോയമായ ഒരു ജീവിത 
ചര്യ കേശവനുണ്ണിത്താന്‍ ഉപദേശിക്കു 
ന്നതിങ്ങനെയാണ്‌. “ഞാന്‍ ഇന്നു 
തന്നെ നിരുന്മേഷപ്രക്ൃതനാണ്‌. എങ്കിലും 
ഒന്ന്‌ അനുഭവം കൊണ്ടറിഞ്ഞിട്ടുങ്. 
അതീവസന്തോഷത്തെ സാമാന്യേന ഒരു 
അല്പസന്താപമെങ്കിലും പിന്തുടരുന്ന. 
അതു ഭഗവല്‍ഗതി. എങ്കിലും നാം സൂക്ഷിക്കേ 
ണ്ടതൊന്നുണ്ട്‌. ശൈശവത്തില്‍ വിഹാരം, ക 
മാരത്തിലും യാവനത്തില്വം അഭ്യാസം, ബുദ്ധി 
സംസ്കരണം. അതും കടന്ന്‌. ഇങ്ങനത്തെ കെ 
ട്ടില്‍ അകപ്പെട്ടു തീര്‍ന്നാല്‍ ഒരു നില - മനസ്സി 
ലായോ? ഘനം. ഗനരവം. കാര്യസ്ഥത - അതു 
വിടരുത്‌. ഇതെല്ലാം ഉഈ൪ഇഇസ്വലതയോടെ പ 
രിപാലിക്കണം. നിങ്ങളുടെ വമ്പിച്ച കുലം, സ്വ 
ത്ത്‌, പ്രതാപം ഇവയെ ഡ്വാകം എന്നും കണ 
ക്കാക്കുല്ല. വില പൌരുഷം ഒന്നിനാണ്‌. അമി 
ന്റെ ദൃഡത എന്ത്‌ അമ്ൃവ്യസമ്വത്തെന്നോ?ശു 


രുഷബോധത്തെ സ്വയം പിന്തുടരും.” നോവൽ 
വായിച്ചുതീരുമ്പോള്‍ ഈ വാക്യങ്ങള്‍ കഥാഫ്‌ 
ത്രത്തിന്റേതല്ലാതാകുന്നു. പിത്യമാതുലശുരുന്മ 
നങ്ങള്‍ സംയോജിച്ചു ഒരു അഭിവന്ദ്യമഹോപ്ല്‍ 
ഷ്ടാവായി സി.വി. വായനക്കാരോടു സം . 
ക്കുന്നു. കുടുംബജീവിതത്തില്‍ മാത്രമല്ല വൃക്തി. 
സമുദായം. രാഷ്ട്രം എന്നീ ലലിവിതമണ്ഡലങ്ങളില്‍്‌ 
: ) ല്ലാം ഈ ആദര്‍ശത്തിനൊത്തു; ഇീവിക്കാനുള്ള പ്ര 
ണയും ചുറ്റുപാടുകളും ആണ്‌ ബാല്യത്തിലെ രക്ഷാകര്‍ത്താവായിരുന 
കേശവന്‍തമ്പികാര്യക്കാരില്‍ നിന്നും. പിന്നിട്‌ രാജുകീയകലാശ്ലി 


മലയാളം ഓണപ്പ തിപ്പ്‌ 


; ആഗസ്ററ്‌ 2004൦ 86 


ത്തെയും അതിജീവിച്ച പ്രണയസുഫു ' 


ദ്ധചര്യ എന്നും മറ്റതുണ്ടല്ലോ. അതെല്ലാം പ 


മലയാളത്തിലെ 
ഇതിഹാസകാരനായ 
സി.വി. രാമന്‍പിള്ളയുടെ 
കുടുംബജീവിതത്തിലെ 


ഉയര്‍ച്ചയും താഴ്ചയും 


ഡോ.പി. വേണുഗോപാലൻ 


ലെ പ്രൊഫ. റോസ്‌, പ്രൊഫ. ഹാര്‍വി എന്നീ അദ്ധ്യാപകരില്‍ നിന്നും 
സി.വി.ക്കു ലഭിച്ചത്‌. കുലമഹിമ, സമ്പത്ത്‌, പ്രതാപം ഇതൊന്നും 
ഇല്ലാത്ത ഒരു സാധാരണകുടുംബത്തില്‍ ജനിച്ച്‌, അന്യനായ ഒരു മഹാ 
പുരുഷന്റെ വാത്സല്യപൂര്‍ണ്ണമായ രക്ഷാകര്‍ത്തൃത്വത്തില്‍ യവനാവ 
സ്ഥവരെയുള്ള ജീവിതവും വിദ്യാഭ്യാസവും നിര്‍വ്വഹിച്ച്‌, പരുഷവും 
അനന്യസാധാരണമായ പ്രതിഭാസമ്പത്തും കൊണ്ട്‌ മഹായശസ്വിയാ 
യിത്തീര്‍ന്ന ഒരെഴുത്തുകാരനാണു സി.വി. 


കേശവന്‍ തമ്പിയുടെ സംരക്ഷണം 


നെയ്യാറ്റിന്‍കര ചെങ്കല്‍ പകുതിയില്‍ ആറയൂർ ദേശത്തുള്ള ക 


ണ്ണങ്കര വീട്ടിലെ പാര്‍വ്വതിപ്പിള്ളയാണ്‌ സി.വി.യുടെ അമ്മ. ഇവര്‍ 


1822-ല്‍ ജനിച്ചു. രാജ്യരക്ഷയ്ക്കു ജീവാര്‍പ്പണം ചെയ്ത യോദ്ധാക്കളു 
ടെ കുടുംബങ്ങളിലേക്കു രാഇസ്ഥാനത്തുനിന്നു നല്കിയിരുന്ന 'ചാവേ 
റ്ലവിരുത്തി'യായി വസ്തുവകകള്‍ ഉണ്ടായിരുന്ന ഒരു കുടുംബമായിരു 
ന്നു കണ്ണങ്കര എന്നു പറയപ്പെടുന്നു. ആ വീടും തറവാടും എന്നോ നാ 
മാവശേഷമായി. പാര്‍വതിപ്പിള്ളയുടെ അമ്മ തിരുവനന്തപുരത്ത്‌ രാ 
ഇകൊട്ടാരത്തിലെ ഒരു പരിചാരിക ആയിരുന്നു. അങ്ങനെ ബാല്യത്തില്‍ 
ത്തന്നെ തിരുവനന്തപുരത്തു താമസമായ പാര്‍വതിപ്പിള്ളയും അമ്മ 
യെത്തുടര്‍ന്ന്‌ കൊട്ടാരം പരിചാരികയായി. നെയ്യാറ്റിന്‍കര കൊല്ലകുള 
ത്തൂര്‍ ദേശത്തുള്ള പനവിളാകത്തു നീലകണ്പ്പിള്ളയാണ്‌ സി.വി.യു 
ടെ അച്ഛന്‍. ഇദ്ദേഹം ഒരു നല്ല സംസ്‌കൃത പണ്ഡിതനും ഈതിഷി 
യുമായിരുന്നു. ഗ്രന്ഥം പകര്‍ത്തലായിരുന്നു ഉപജീവനമാര്‍ഗ്ഗങ്ങളിലൊ 


റോസ്ക്കാട്‌ ഭവനം 


ന്ന്‌. സംസ്‌കൃതാധ്യാപകവൃത്തിയിലൂടെ ആശാന്‍ എന്നും അറിയപ്പെ 
്ടീരുന്നു. പാര്‍വതിപ്പിള്ളയെ പരിഗ്രഹിച്ച്‌ നാലഞ്ചു കുട്ടികളുമായപ്പോള്‍ 
ജീവിതം വളരെക്ളേശകരമായി. നീലകണ്ഠപ്പിള്ള കൊട്ടാരത്തില്‍ ഒരു 
വേല്‍ശേവുകക്കാരനായി ജോലിയില്‍ പ്രവേശിച്ചു. 
രാജാകേശവദാസന്റെ ദഹിത്രീപുത്രനായ നങ്കകോയിക്കല്‍ കേ 
ശവന്‍തമ്പി അന്നു തിരുവനന്തപുരത്താണു താമസം. സംസ്കൃതപാ 
ണ്ഡിത്യവും ഇംഗ്ലീഷ്‌ വിദ്യാഭ്യാസവും നല്ല രീതിയില്‍ ആര്‍ജിച്ചിരുന്ന 
ഇദ്ദേഹത്തിന്‌ രാജകൊട്ടാരത്തിലും വലിയ സ്ഥാനമുണ്ടായിരുന്നു. യു 
വരാജാവായിരുന്ന കാലം മുതല്‍ ആയില്യം തിരുനാളിന്റെ പ്രത്യേക 
പ്രീതിപാത്രം ആയിരുന്ന തമ്പി, ആയില്യം തിരുനാള്‍ സ്ഥാനാരോഹണം 
ചെയ്തതിനെത്തുടര്‍ന്ന്‌ ഭഇനപ്പുരകാര്യക്കാരായി നിയമിതനായി. തന്റെ 
പ്രഥമഭാര്യയായ നങ്കകോയിക്കല്‍ അരത്തമപ്പിള്ളത്തങ്കച്ചിക്ക്‌ തിരുവ 
നന്തപുരത്തു താമസിക്കുന്നതിനായി രാജാകേശവദാസന്‍ നിര്‍മ്മിച്ചു 
കൊടുത്ത ഭവനത്തിലാണ്‌ കേശവന്‍ തമ്പി താമസിച്ചിരുന്നത്‌. പടി 
ഞ്ഞാറേകോട്ടയില്‍ വേട്ടയ്ക്കൊരുമകന്‍കോവില്‍ സ്ഥിതിചെയ്യുന്ന തേ 


: വാരത്തുകോയിക്കല്‍ കൊട്ടാരത്തിനു പടിഞ്ഞാറുവശമായിരുന്നു കൊ 


ച്ചുകണ്ണച്ചാര്‍ വീട്‌ എന്നറിയപ്പെട്ട ഈ ഗൃഹസമുച്ചയം. 

ഗ്രന്ഥപാരായണോത്സുകനായ കേശവന്‍ തമ്പി, ഗ്രന്ഥങ്ങള്‍ പകര്‍ 
ത്തിയെഴുതുന്ന നീലകണ്പ്പിള്ളയെ സ്വന്തം ആശ്രിതവര്‍ഗ്ഗത്തില്‍ 
ചേര്‍ത്ത്‌, തന്റെ ഭവനത്തോടു ചേര്‍ന്ന ഒരു ചെറുഗൃഹം അദ്ദേഹത്തി 
ന്റെ കുടുംബത്തിനു താമസിക്കാനായി വിട്ടുകൊടുത്തു. ഇവിടെയാണ്‌ 
നീലകണ്ഠപ്പിള്ള - പാര്‍വ്വതിപ്പിള്ള ദമ്പതികളുടെ എട്ടാമത്തെ പുത്ര 
നായി 1858-ല്‍ സി.വി. രാമന്‍പിള്ള ഇനിച്ചത്‌. 


മലയോളം ഓണപ്പതി പ്പ്‌ 


ആഗസ്ററ്‌ 2004൦ 577. 


ര്‌ 


ഒരു പരിതസ്മാരകമാകേണ്ടിയിരുന്ന ഈ ഭവനവും ഇന്നില്ല. രാ 
ജാകേശവദാസന്റെ സ്വന്തം ഭവനമായ ദേവികോടും ഭാര്യാഗ്ൃഹമായ 


നങ്കകോയിക്കലമായി സിവി ക്കുണ്ടായ അടുപ്പവും. ആ മഹാനു 
ജീവചരി തവും സംബന്ധിച്ച ചരിത്രലക്ഷ്യങ്ങ | 


വന്റെ രാജ്യസേവനവും തവ; 

ളിലള്ള അന്വേഷണ കൌതുകവും. സി വി.യില്‍ അങ്കുരിപ്പിച്ചത്‌. മുഖ്യ 
മായും കൊച്ചുകണ്ണച്ചാര്‍ ഗൃഹത്തില്‍ത്തനെ ഉണ്ടായിരുന്ന കേശവദാ 
സന്റെ പൂര്‍ണ്ണകായ എണ്ണച്ചായച്ചിത്രമുള്‍പ്പെടെയുള്ള ചരിത്ര വസ്തുക്ക 
ളും ചരി,താഭിജ്ഞനായ കേശവന്‍ തമ്പിതില്‍ നിന്നും മറ്റും ഗ്രഹിച്ച 
കഥകളുമാണ്‌. ജനനകാലം മുതല്‍ രാജാകേശവദാസന്റെ കുടുംബങ്ങ 
ളോടു തനിക്കുണ്ടായിരുന്ന ബന്ധത്തെപ്പറ്റി ധര്‍മ്മരാജായുടെ മുഖവു 
രയില്‍ സി.വി. പ്രസ്താവിക്കുന്നുണ്ട്‌ കാര്യക്കാര്‍ക്ക്‌ സ്വന്തം പുത്രനെ 
പ്പോലെയായിരുന്നു രാമ. ജിജ്ഞാസുവും കഥാശവണ കുതുകിയും 
അഭിമാനിയുമാ൯ ആ ബാലന്റെ പ്രതിഭാശക്തിയെ ഭാവനാവിലാസ 
ത്തെ. കാര്യക്കാര്‍ ദീര്‍ഘദര്‍ശനം ചെയ്ത്‌ പരിപോഷിപ്പിച്ചു. നീലകണ്ഠ 
പ്പിള്ളയാകട്ടെ. മകനെ എഴുത്തിനിരുത്തി സംസ്കൃതവിദ്യാഭ്യാനത്തി 
ന്റെ അസ്തിവാരമിട്ടപ്പോഴേക്കും, രാമുവിന്റെ ഒന്‍പതാം വയസ്സില്‍, 
1867-ല്‍ അന്തരിച്ചു. 


വഞ്ചിയൂര്‍ 


ഭര്‍ത്ത്ൃവിയോഗം പാര്‍വ്ൃതിപ്പിള്ളയുടെ ജീവിതത്തെ കൂടുതല്‍ പ്രാ 


രാബ്ധവലയിതമാക്കി. ഏറെ താമസിയാതെ സി.വി.യുടെ അമ്മയും ! 


സഹോദരങ്ങളും കൊച്ചുകണ്ണച്ചാര്‍ ഭവനത്തില്‍ നിന്നും ആശുപത്രി 
ക്കോട്ടയ്ക്കു വെളിയിലുള്ള ഒരു ഭവനത്തിലേക്കു മാറി താമസിച്ചു. പാര്‍ 
വതിപ്പിള്ളയുടെ ആദ്യ സന്താനങ്ങള്‍ ഉരട്ടപെറ്റ രണ്ട ആണ്‍മകളാ 
ണ്‌ - ശങ്കരപ്പിള്ളയും നാരായണപ്പിള്ളയും. അത്യന്തരൂപസാദൃശ്യമു 
ണ്ടായിരുന്ന ഈ ഇരട്ടകളെപ്പറ്റി അനേകം കഥകളുണ്ട്‌. കഴക്കുട്ടത്തു 
ത്രിപുരസുന്ദരിക്കുഞ്ഞമ്മയുടെ ഇരട്ടപെറ്റ സന്താനങ്ങളായ ഉഗ്രശാ 
ന്തന്മാരെന്ന ഹരിപഞ്ചാനനപ്പന്ധത്തെ സി.വി. സങ്കല്പിച്ചതില്‍ 
ഈ ജേഷ്റന്മാരുടെ രൂപസാദൃശ്യവും അതെപ്പറ്റിയുള്ള കഥകളും സ്വാ 
ധീനിച്ചിരിക്കണം. പാര്‍വ്വതിപ്പിള്ള ഒന്‍പതു പ്രസവിച്ചെങ്കിലും, സി. 
വി.യെക്കൂടാതെ മേല്പറഞ്ഞ രണ്ട്‌ ആണ്‍മക്കളും മുന്നു പെണ്‍മക്ക 
ളൂമാണ്‌ ശേഷിച്ചത്‌. ശങ്കരനാരായണന്മാര്‍ പോലീസ്‌ ആമ്യന്‍മാ 
രായി ജോലിയില്‍ പ്രവേശിച്ചതോടെ കുടുംബം അവരുടെ തണലി 
ലായി. വഞ്ചിയൂരില്‍ ഒറ്റിയായി വാങ്ങിയ ആയാട്ടുവിളാകം എന്ന 
ഒരു ഗൃഹത്തിലേക്ക്‌ അമ്മയും മക്കളും താമസം മാറ്റി. എല്ലാ ഉദ്യോഗ 
ക്കയറ്റങ്ങളും ഒന്നിച്ചു ലഭിച്ച്‌ പില്‍ക്കാലത്തു തഹസീല്‍ദാര്‍മാ 
രായിത്തീര്‍ന്ന ശങ്കരനാരായണന്മാര്‍ സ്വദേശമായ ആറയൂരില്‍ വസ്തു 
വകകള്‍ വാങ്ങി, പടിപ്പുരയും മറ്റ്‌ ഉപഗ്ൃഹങ്ങളോടുംകൂടി സാമാന്യം 
നല്ല ഒരു ഭവനം നിര്‍മ്മിക്കുകയും, പുന്നത്താനം എന്നു പേരിട്ട പ്ര 
സ്തൂത ഭവനത്തില്‍ പാര്‍വ്ൃതിപ്പിള്ള ശിഷ്ടകാലം വലിയ അല്ലല്‍ കൂടാ 
തെ ജീവിക്കുകയും ചെയ്തു. പിതാവിന്റെ മരണശേഷം രാമുവിന്റെ വി 
ദ്യാഭ്യാസവും രക്ഷാകര്‍ത്തൃത്വവും പൂര്‍ണ്ണമായി കേശവന്‍തമ്പി ഭാര 
മേറ്റു. ഇംഗ്ലീഷ്‌ പള്ളിക്കൂടത്തിലും പിന്നീട്‌ രാജകീയ കലാശാലയിലും 
ചേര്‍ത്ത്‌ ബി.എ.വരെ പഠിപ്പിച്ചു. പയരുഷശാലിയും ശരിയായ സ്വഭാ 
വസംസ്കരണം സിദ്ധിച്ച ഒരു ഉത്തമപ്രരനും ആയി ആ ബാലനെ 
അദ്ദേഹം വളര്‍ത്തിയെടുത്തു. 

ആയിലും തിരുനാള്‍ നാടുനീങ്ങി വിശാഖം തിരുനാള്‍ കിരീടധാ 
രണം ചെയ്തതോടെ സംഭവിച്ച ഉദ്യോഗനഷ്ത്തോല്‍ സാമ്പത്തിക 
ക്ളേശം ഉണ്ടായ കാലത്തും കാര്യക്കാര്‍ രാമുവിന്റെ വിദ്യാഭ്യാസത്തി 
നു മുടക്കംവരുത്തിയില്ല. ഈ മഹാമനസ്‌കതയെ ജീവിതാന്ത്യം വരെ 


സി.വി. ഭക്തിപുരസ്സരം സ്മരിച്ചിരുന്നു. എന്നല്ല; കാര്യക്കാരുടെ പ്രപി. 


താമഹനായ രാജാകേശവദാസന്റെ ജീവിതചരിത്രം മലയാളത്തിന്റെ മ 


കഴിയാത്തവണ്ണം അസ്വസ്ഥവും സംഘര്‍ഷഭരിതവുമായിരുന്നു മനസ്സും, 
ചുറ്റുപാടും. പില്ക്കാലത്തു പരാശ്രയം കൂടാതെ ജീവിക്കാനായക്‌ 


ഹത്തായ ഇതിഹാസങ്ങളാക്കി രചിച്ചതിലും ഇന ഉപകാരസ്മരഞ്ഞു 
ണ്ട്‌. ബി.എ. പാസ്സായി മൂന്നുവര്‍ഷത്തെ കാത്തിരിപ്പിനും പ്രവാസീ 
വിതത്തിനും ശേഷം, 1884-ല്‍, സി.വി ക്കു ഹൈക്കോടതിയില്‍ ചെറി 
യൊരു ഉദ്യോഗം ലഭിച്ചു. ആ മൂന്നു വര്‍ഷക്കാലം കാര്യക്കാരെ ബുദ്ധ 
മുട്ടിക്കാതിരിക്കാന്‍, ജ്യേഷ്റന്മാരുടെ സഹായം കൊണ്ടാണ്‌ ഉിീവിച്ച 
ത്‌. സി.വി.ക്ക്‌ ഉദ്യോഗം ലഭിച്ച അതേവര്‍ഷം കേശവന്‍തമ്പി ദേഹവി . 


യോഗം ചെയ്തു. തമ്പികാര്യക്കാരുടെ രണ്ട്‌ ആണ്‍മക്കള്‍ അന്നു വിദ്യര്‍ 
ത്ഥികളാണ്‌. പദ്മനാഭന്‍തമ്പിയും രാമന്‍തമ്പിയും. അന്നുമുതല്‍ സി. 
വി.യായിരുന്നു അവരുടെ രക്ഷാകര്‍ത്താവ്‌ കാര്യക്കാരുടെ ഭാര്യ, സി. 
വി.ക്ക്‌ മറ്റൊരമ്മതന്നെ ആയിരുന്നു. 


അമ്മയും സഹോദരിമാരും _ 


. ക്ക്‌ ഒരു ഭാരമായില്ല. ജ്േഷ്റന്മാരുടെ വിറ ഞന 


യിരുന്നു അവര്‍. രാജ്യസമുദായ സംബന്ധമായ വിക്ഷോഭങ്ങളിലാണ്‌, 


അക്കാലത്ത്‌ സി.വി.യുടെ മനസ്സു ക്ളേശിച്ചിരുന്നത്‌ മാര്‍ത്താണ്ഡന്‍, 


മ്മ' എന്നൊരു നോവലെഴുതിയത്‌ കുറതീര്‍ത്ത്‌ അച്ചടിക്കാന്‍ പോലം; 


ol 


മുതല്‍, മാതാവിന്റെ സംരക്ഷണത്തില്‍ സി.വി. ഒരു വീഴ്ചയും റർ, 


“ത്തിയില്ല. ഒഴിവുദിനങ്ങളില്‍ ആറയുരില്‍ പോയി അമ്മയെയും സ്‌, 


ദരീമാരെയും സന്ദര്‍ശിക്കുക പതിവായിരുന്നു. ചെറുപ്പത്തില്‍ രമി! 


നുവേണ്ടി ഒന്നും ചെയ്യാന്‍ തനിക്കു കഴിഞ്ഞില്ലല്ലോ എന്ന്‌ അമമ സമ്‌ 


മാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 ൫ 58 


പറയുമായിരുന്നു. ഭാഗ്യവതിയായ ആ വീരപ്രസു തൊണ്ണൂറാം വയസ്സില്‍ 
ഇഹലോകവാസം വെടിഞ്ഞു. 

സഹോദരിമാര്‍ മുന്നുപേരും സി.വി.ക്കുമീതെ ഉള്ളവരായിരുന്നു അവ 
രുടെ വിസ്ധഹം നടത്തിയതൊക്കെ മുത്ത സഹോദരന്മാരാണ്‌. പക്ഷേ 
അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം. ഉദ്യോഗലബ്ധി തുടങ്ങിയ കാര്യ 
ങ്ങളില്‍ ഒരു മരുമക്കത്തായത്തറവാട്ടിലെ കാരണവരുടെ സ്ഥാനമലങ്ക 
രിച്ചുകൊണ്ട്‌ എല്ലാ സഹായവും സി.വി. ചെയ്തു പോന്നു. നായര്‍ സമു 
ദായ പരിഷ്കര്‍ത്താവായിരുന്ന അദ്ദേഹം മരുമക്കത്തായ വ്യവസ്ഥയി 
ലെ നല്ല വശങ്ങളുടെ പരമാരാധകനുമായിരുന്നു. സാധുശീലയും നി 
സ്തന്താനയുമായിരുന്ന ഒരു സഹോദരി - അവരുടെ പേര്‌ കാര്‍ത്ത്യാ 
യനി അമ്മ എന്നായിരുന്നു - ഒരമ്മയെപ്പോലെ സി.വി.യുടെ നിര്‍ഭര 
മായ സ്നേഹാദരങ്ങള്‍ക്കു പാത്രമായി. മരിക്കുന്നതിനു തൊട്ടുമുമ്പ്‌, 
സംസാരിക്കാന്‍ കഴിയാതെ. കടലാസും പേനയും കൊണ്ടുവരുവിച്ച്‌, 
വിറയ്ക്കുന്ന കൈകളോടെ. സി.വി. എഴുതിയ ഒരു വാക്യം ഈ സഹോ 
ദരിയെപ്പറ്റി ആയിരുന്നു എന്ന്‌ അപ്പോള്‍ അടുത്തുണ്ടായിരുന്ന കെ. 
കെ. കുഞ്ചുപിള്ള (സി.വി.യുടെ ജീവിത സായാഹം' എന്ന ലേഖന 
ത്തില്‍) രേഖപ്പെടുത്തിയിട്ടുണ്ട്‌. ആ വാക്യം ഇതാണ്‌. “എന്റെ അക്കന്‍ 
അമ്മിണിക്കുട്ടിയെക്കാള്‍. സാവിത്രിയെക്കാള്‍ ശോഭിക്കുമായിരുന്നു.” 
നക്ഷത്രശോഭിനികളായ മാനസസന്താനങ്ങളുടെ നിരയിലാണ്‌ സ്വന്തം 
സഹോദരിയും ആരാധ്യയാകുന്നത്‌. സങ്കല്പവും യാഥാര്‍ത്ഥ്യവും അഭേ 
ദമാകുന്ന യു സി.വി.യുടെ കുടുംബജീവിതം 
പോലും. 


നിശ്ശൂബ്ദപ്രേമം 


ബി.എ 


പരിക്ഷ ഇയിച്ചുശേഷം നിലം അസ്ധാധ്യമാക്കു 


മാറ്‌. രാജ്യകാര്യ വിമര്‍ശനങ്ങളിലും പത്രപവര്‍ത്തനത്തിലും മുഴുകി 


, ജീവിച്ച കാലത്ത്‌, തന്റെ ആദര്‍ശങ്ങള്‍ക്ക്‌ അനുരുപയും അതീവസുന്ദ 


രയുമായ ഒരു “ഹൃദയശങ്കരി'യെ സി.വി. ആരാധിച്ചുപോന്നിരുന്നു. 
വെങ്ങാനൂര്‍ വിളക്കന്നൂര്‍ കുടുംബത്തിന്റെ ഒരു ശാഖയായിരുന്ന പെ 
രുന്താന്നി കിഴേവിട്ടിലെ ഒരു സനന്ദര്യത്തഴപ്പായിരുന്നു ആ വിപ്രലംഭ 
കഥയിലെ നായിക. പേര്‌ ജാനകിഅമ്മ. തിരുവനന്തപുരത്തെ യുവ 
ലോകത്തിന്റെ ആരാധ്യപുരുഷനായ ഒരു യുവാവ്‌ തന്നെ പ്രേമിക്കു 
ന്നു എന്ന കാര്യം ആ ദേവകന്യക അറിയുകപോലുമുണ്ടായില്ല. ഇവരു 
ടെ അച്ഛന്‍ കാര്‍ത്തികപ്പള്ളി കോയിക്കലഴികത്ത്‌ കൊച്ചുകൃഷ്ണ 
പിള്ള എന്ന ധനികനായ ഒരു താവാടി ആയിരുന്നു. സി.വി.യുടെ 
അന്നത്തെ നിലയ്ക്കു കിഴേവീട്ടില്‍ ഒരു വിവാഹബന്ധം അസാധ്യമാ 
യിരുന്നു. മൈലച്ചല്‍ ദേശത്തുള്ള ഒരു കിഴവന്‍ പ്രഭുവിന്റെ ഭാര്യയാ 
കാനായിരുന്നു സ്വഖവിലാസിനിയായ ഒരു റാണിയെപ്പോലെ ജീവിച്ച 
ജാനകിഅമ്മയുടെ ദുര്യോഗം. ഇങ്ങനെ പല നൈരാശ്യങ്ങള്‍ക്കടിമപ്പെട്ട്‌ 
അനുജന്റെ ജീവിതം തലതിരിയുന്നു എന്നു ഭയന്ന ജ്യേഷ്ാന്മാര്‍ ഒരു 
വിവാഹത്തിനു നിര്‍ബന്ധിച്ചു. പുന്നയ്ക്കല്‍ ഈശ്വരപിള്ള വിചാരി 
പ്പുകാരുടെ സഹോദരപൂത്രിയായ ഒരു തങ്കച്ചി ആയിരുന്നു വധു. 1883- 
ലായിരുന്നു ആ വിവാഹം. ആദ്യം മുതല്ക്കേ സി.വി.ക്ക്‌ അനിഷ്ടമാ 
യിത്തീര്‍ന്നു ആ ബന്ധം. അന്നു പറവൂരില്‍ ഒരു ജ്യേഷ്ഠന്റെ കുടെയാ 
യിരുന്നു ഇവര്‍ താമസിച്ചിരുന്നത്‌. ഏതോ സന്ദര്‍ഭത്തില്‍ സ്വഗൃഹത്തി 
ലേക്കു പോയ ഭാര്യയെ സി.വി. വിളിച്ചുകൊണ്ടുവന്നില്ല. അവരൊട്ടു 
വന്നുമില്ല; ആ ബന്ധവും അവസാനിച്ചു. സി.വി. നാടുവിട്ടു. മദിരാശി, 
മൈസൂര്‍ എന്നിവിടങ്ങളിലെല്ലാം സഞ്ചരിച്ച്‌. ഹ്ദാബാദിലെത്തി മു 
സ്ലീങ്ങളോടൊപ്പം ജീവിച്ചു. ഈ പ്രവാസജ്ീവിതത്തിലെ അനുഭവങ്ങള്‍ 
ച്രിത്രനോവലുകളിലെ മുസ്ലിം കഥാപാത്രങ്ങളുടെ ചിത്രീകരണത്തില്‍ 
പ്രയോജനപ്പെട്ടു. ഇക്കാലത്ത്‌ സി.വി. മതപരിവര്‍ത്തനം ചെയ്തെന്നും, 


സി.വി.യുടെ കിടക്ക- 
സി.വി.യുടെ മകളുടെ മകള്‍ സുശീല 


ഫോട്ടോ. നാരായണന്‍ 


ലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 ൦ 59 


അതല്ല ഈ അപകടം മനസ്സിലാക്കി നാട്ടിലേക്കു മടങ്ങിപ്പോന്നതാ 
ണെന്നും പറയപ്പെടുന്നു. തിരികെ വന്ന്‌ 1884-ല്‍ ഹൈക്കോടതിയില്‍ 
ഒരു ചെറിയ ഉദ്യോഗത്തില്‍ പ്രവേശിച്ചു. ഇക്കാലത്തു തന്നെ മാര്‍ത്താ 
ണ്ഡവര്‍മ്മയുടെ രചനയും ആരംഭിച്ചു. 

1887-ല്‍ സി.വി. രണ്ടാമതൊരു വിവാഹം ചെയ്തു. സഹപ്രവര്‍ത്ത 
കനും സുഹൃത്തുമായ നരസിംഹംപിള്ള ആണ്‌ അനുരൂപയായ ഒരു 
വധുവിനെ കണ്ടെത്തി വിവാഹത്തിനു നിര്‍ബ്ുന്ധിച്ചത്‌. ആദ്യപ്രണയ 
ത്തിലെ നായികയായ ജാനകിഅമ്മയുടെ അനുജത്തി കീഴേവീട്ടില്‍ ഭാ 
ഗീരഥി അമ്മയെത്തന്നെ ആ സുഹൃത്ത്‌ കണ്ടെത്തിയത്രെത യാദുച്ഛി 
കം! സി.വിയുടെ ചരിത്രനോവലുകളെ വെല്ലുന്ന അദ്ഭുതങ്ങള്‍ ജീവി 
തത്തിലും സംഭവിക്കുന്നു. ഒരിക്കല്‍ ഉദ്യോഗസംബന്ധമായ സര്‍കീട്ടി 
നിടയില്‍ കാര്‍ത്തികപ്പള്ളി കോയിക്കലഴികത്തു തറവാട്ടില്‍ ചെല്ലാനും, 
അന്നവിടെ വച്ച്‌ കണ്ട ബാലികയെത്തന്നെ വിവാഹം ചെയ്യാനും ഇട 
യായ യാദ്യച്ഛികതകളെ ആത്മകഥാനോവലായ “പ്രേമാമൃത'ത്തില്‍ 
സി.വി. വര്‍ണ്ണിക്കുന്നുണ്ട്‌. തറവാട്ടുമഹിമയിലും സമ്പല്‍പ്രതാപങ്ങളി 
ലും ഒന്നും അഹങ്കരിക്കാത്ത ഒരു സതീരത്നത്തെത്തന്നെ സി.വി.ക്കു 


ഭാര്യയായി ലഭിച്ചു. ജാനകിഅമ്മയോളം സനന്ദര്യമുണ്ടായിരുന്നില്ലെങ്കി, 


ലും സി.വി. അഭിലഷിച്ച ഒരാദര്‍ശദാമ്പത്യത്തിന്‌ സര്‍വ്വഥാ അനുരൂപ 
യായിരുന്നു അവള്‍. 

തുച്ഛശമ്പളക്കാരന്‍, വരുമാനത്തിലധികം ചെലവുചെയ്യുന്ന സ്വ 
ഭാവക്കാരന്‍, ധാരാളം സന്ദര്‍ശകര്‍ക്കു സ്വാഗതമരുളുന്ന സല്ക്കാര്രപി 
യന്‍, പരോപകാര്രവതന്‍ - ഇതിനൊക്കെ വേണ്ടുന്ന വരുമാനമൊന്നു 
മില്ലാത്ത ഭര്‍ത്താവിനെ ഇല്ലായ്മകളില്‍ തെല്ലും വേദനിപ്പിക്കാതെ, ധനി 
കനായ അച്ഛനില്‍ നിന്നും പ്രഭുകളത്രമായ ജ്യേഷ്സഹോദരിയില്‍ 
നിന്നും ലഭിച്ചിരുന്ന ധനസഹായങ്ങള്‍കൊണ്ട്‌ പോരായ്മകള്‍ നികത്തി, 
എല്ലാ പ്രാരാബ്ധങ്ങളും ചുമലേറ്റി കുടുംബം നയിച്ച ഭാഗീരഥിയുടെ 
മനസ്വിനീത്വത്തെ സി.വി. ആരാധിച്ചതിന്റെ മൃദകള്‍ അദ്ദേഹം സൃഷ്ടിച്ച 
ആദര്‍ശ്രസ്തീകഥാപാത്രങ്ങളിലും കാണാം. ഭാര്യയെ അദ്ദേഹം ചി 
ലപ്പോള്‍ പ്രഹരിച്ചിരുന്നു എന്നും ജീവചരിത്രകാരന്മാര്‍ പറയുന്നു. മുന്‍ 
കോപം അദ്ദേഹത്തിന്റെ പ്രകൃതത്തില്‍ മുന്നിട്ടു നിന്നിരുന്നു. 
പക്ഷേ ആ ഹൃദയത്തിന്റെ ആര്‍ഇ്ജുവവും ആര്‍ദ്രതയും അറിയാത്തവര്‍ 
ചുരുക്കമായിരുന്നു. പ്രക്ഷോഭകാരിയും മഹാജ്ഞാനിയുമായ ഒരു 
വലിയ സാഹിത്യകാരനാണ്‌ തന്റെ ഭര്‍ത്താവെന്ന തിരിച്ചറിവോടെ, ആദ 
രവോടെ, ബാല്യം മുതല്ക്കേയുള്ള ഉദരരോഗപീഡകളാലും ക്ളേശി 
ച്ചിരുന്ന ഭര്‍ത്താവിനെ ശുശ്രൂഷിക്കുന്നതില്‍ ജന്മസാഫല്യം കണ്ടു ഭഗീ 
രഥിഅമ്മ. അന്യഥാ ക്ളേശപൂര്‍ണ്ണവും സംഘര്‍ഷഭരിതവുമാകുമാ 
യിരുന്ന ആ ദാമ്പത്യജീവിതത്തെ അവര്‍ സ്വച്ഛവും സ്നേഹാര്‍ദ്രവു 
മാക്കി. 

ഭാഗീരഥിഅമ്മ സി.വി.യുടെ ആറുകുട്ടികളെ പ്രസവിച്ചു. മൂത്തമകന്‍ 
ശേഖരപിള്ള പഠനത്തില്‍ സമര്‍ത്ഥനായിരുന്നില്ല. സാഹിത്യരസികനും 
അച്ഛന്റെ വലിയ ആരാധകനുമായിരുന്നു. രണ്ടാമത്തെ മകള്‍ ഗാരി 
ക്കുട്ടിയുടെ ജീവിതമാണ്‌ ഏറ്റവും ദുഃഖമയമായത്‌. ഇവരെ വിവാഹം 
ചെയ്തത്‌ ഈശ്വരപിള്ള വിചാരിപ്പുകാരുടെ ഭാഗിനേയന്‍ ഏ.ആര്‍. പി 
ള്ളയാണ്‌. മെട്രിക്കുലേഷന്‍ കഴിഞ്ഞ്‌ തിരുവനന്തപുരത്ത്‌ ആദ്യമായി 
പുസ്തകശാല ആരംഭിച്ച ഇദ്ദേഹം വിവാഹം ചെയ്ത്‌ രണ്ടു കുട്ടികളുണ്ടാ 
യശേഷം എഡിന്‍ബറോ സര്‍വകലാശാലയില്‍ ഉപരിവിദ്യാഭ്യാസത്തി 
നുപോയി. ലോകമഹായുദ്ധവും മറ്റുമുണ്ടായ സാഹചര്യത്തില്‍ ഇദ്ദേഹം 
ഇര്‍മ്മനിയില്‍ചെന്ന്‌ ഇന്ത്യയുടെ സ്വാതന്ത്യത്തിനായുള്ള പ്രവര്‍ത്തന 
ങ്ങളില്‍ ഏര്‍പ്പെട്ടതുമൂലം നാട്ടിലേക്കു മടങ്ങാനാവാതെ വര്‍ഷങ്ങള്‍ 
കടന്നുപോയി. നാട്ടിലും വിദേശത്തും താങ്ങാനാവാത്ത ജണബാധ്ൃത 
കളുമുണ്ടായി. ഗനരിക്കുട്ടിഅമ്മയാകുട്ടെ (ധര്‍മ്മരാജായിലെ അമ്മിണി 
ക്കുട്ടിയെപ്പോലെ) ഭര്‍ത്താവിനെപ്പറ്റി എന്തേതുമറിയാതെ, അദ്ദേഹം വരു 
മെന്ന ദൃഡവിശ്വാസത്തില്‍ മറ്റൊരു വിവാഹത്തിനു സമ്മതിക്കാതെ, 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 ൫ 


രണ്ടു കുട്ടികളുമായി, വിരഹം സഹിച്ച്‌ പതിനേഴുവര്‍ഷം പിന്നിട്ടു, ഇരി 
നിടയില്‍ മകളുടെ നിതാന്തദുഃഖത്തില്‍ മനം നൊന്ത്‌ സി.വി. ചെയ്തനി | 
രന്തരമായ അന്വേഷണത്തിന്റെ ഫലമായി ജാമാതാവിടന്റെ ഇര്‍മ്മനിയി 
ലെ മേല്‍വിലാസം സമ്പാദിച്ചു. മടങ്ങിവരാന്‍ ആവശ്യപ്പെട്ട്‌ വികാര 
രിതമായ അനേകം കത്തുകളെഴുതിയെങ്കിലും സി.വി. അന്തരിച്ച്‌ ൯ & 
ലുവര്‍ഷം കഴിഞ്ഞാണ്‌ 1926-ല്‍ അദ്ദേഹം നാട്ടില്‍ തിരിച്ചെത്തിയത്‌ 
മകള്‍ അനുഭവിച്ച ഈ ദു:ഖമാണ്‌ ജീവിതത്തില്‍ സി.വി.യെ ഏറ്റവു | 
വേദനിപ്പിച്ച സംഭവം. അത്തരമൊരു പിതാവിന്റെ വേദനയാണ്‌ 'ള്‍ 4 
മമരാജാ'യില്‍ അനന്തപദ്മനാഭന്‍ പടത്തലവരില്‍ പകര്‍ന്നത്‌. മ്യൂസ്‌ 4 
യം ഡയറക്ടറായിരുന്ന ഡോക്ടര്‍ കേശവന്‍നായര്‍. തങ്കമ്മ, റോസ്‌മോ 4 
ട്ടു കൃഷ്ണപിള്ള, സുശീല, പദ്മനാഭന്‍ നായര്‍ എന്നിവര്‍ ഇവരുടെ | 
മക്കളാണ്‌. 
പൊന്നമ്മ, പാറുക്കുട്ടിഅമ്മ, മഹേശ്വരിഅമ്മ എന്നിവരാണ്‌ നി 
വി.യുടെ മറ്റു മൂന്നു പെണ്‍മക്കള്‍. പൊന്നമ്മയെ നാഗരുകോവില്‍ അമ 1 
വീട്ടില്‍ അച്യുതന്‍തമ്പിയുടെ മകന്‍ പദ്മനാഭന്‍തമ്പി വിവാഹം ലെ ; 


യ്ത. ചേരാനല്ലൂര്‍ മാതിരപ്പള്ളി തറവാട്ടിലെ അനന്തലക്ഷമിപ്പൊന്നമ്മത i 
ശ്രീമുലംതിരുനാള്‍ മഹാരാജാവ്‌ പട്ടും പരിവട്ടവുമിട്ട്‌ പരിഗ്രഹിച്ചിജേ | 
ടെയാണ്‌ പൊന്നമ്മയുടെ സഹോദരന്‍ മാതിരപ്പള്ളി അപ്യുതമേനേര്‍ 


ai 


അച്യുതന്‍ തമ്പിയായത്‌. സി.വി.യുടെ മൂന്നാമത്തെ മകള്‍ പാറുക്കുട്ടി * 


അമ്മ ഗവ. പ്ലീഡര്‍ ആയിരുന്ന എന്‍.കെ. നാരായണപ്പിള്ളയുടെ സമ : 
ധര്‍മ്മിണിയായി. പ്രസിദ്ധനായ ഹാസസാഹിത്യകാരനും സി.വി.യു& ; 
ഗ്രന്ഥരചനകളില്‍ സഹായിയുമായിരുന്ന ഇ.വി. കൃഷ്ണപിള്ളയാഞ്‌ 
ഏറ്റുവും ഇളയമകള്‍ മഹേശ്വരി അമ്മയെ വിവാഹം ചെയ്തത്‌. ഈദ൯ . 
തികള്‍ക്കുണ്ടായ മക്കളാണ്‌ അടുര്‍ഭാസിയും ചന്ദ്രാജിയും മലയള , 
നോരമയില്‍ എഡിറ്ററായിരുന്ന കെ. പദ്മനാഭന്‍ നായരും. സി.വി 5 


ടെ ഇളയപുത്രന്‍ കൃഷ്ണപിള്ള 25-ാമത്തെ വയസ്സില്‍ അന്തരിച്ചു. 


റോസ്‌കോട്ട്‌ 


സ്വന്തമായി ഒരു വീടോ വസ്തുവകകളോ ഒന്നും ഇല്ലാതിരുന്ന സി. 
വി. ഭാഗീരഥി അമ്മയെ വിവാഹം ചെയ്തശേഷം ഭാര്യവിടായ പെരുന്താ 
ന്നി കിഴേവിട്ടിലാണ്‌ കുടുംബജീവിതം ആരംഭിച്ചത്‌. 1894-ല്‍ രമ്പാ 
നൂര്‍ മാഞ്ഞാലിക്കുളത്തിനു സമീപമുള്ള ഒരു വാടകവീട്ടിലേക്കും. പി 
ന്നീട്‌ 97-ല്‍ വഴുതയ്ക്കാട്‌ ഫോറസ്റ്റ്‌ ഓഫീസ്‌ ലൈനിനു സമീപമുള്ള 
ഒരു വീട്ടിലേക്കും താമസം മാറി. ഏറ്റവും ഒടുവില്‍ വഴുതയ്ക്കാട്‌ സ്വ 
ന്തമായ ഒരു ഭവനം നിര്‍മ്മിച്ച്‌, തന്റെ ഗുരുനാഥനായ പ്രൊഫ. റോസി 
ന്റെ സ്മരണ നിലനിര്‍ത്തുമാറ്‌, “റോസ്‌കോട്ട്‌ എന്നു ഭവനനാമകരണം 
ചെയ്ത്‌. ഭാര്യാപുത്രാദികളോടുകൂടി താമസമാക്കി. ഭാഗിനേയരില്‍ പല 
രും അവിടെ താമസിച്ചു പഠിക്കുന്നുണ്ടായിരുന്നു. ധാരാളം അംഗങ്ങ 
ളുള്ള ഒരു കുടുംബമായി അത്‌. തിരുവനന്തപുരത്തെ ദിവാന്‍ മുത 
ല്ക്കുള്ള പരപ്രധാനികളും. സമുദായനേതാക്കന്മാരും. പ്രതപ്രവര്‍ത്ത 
കരും, ഉദ്യോഗസ്ഥന്മാരും, നാടകപ്രവര്‍ത്തകരും. സര്‍വകലാശാലാവി 
ദ്യാര്‍ത്ഥികളും, യുവജനങ്ങളും, ദക്ഷിണതിരുവിതാംകൂറിലെ സാധാര 
ണക്കാരായ ഗ്രാമീണരും തുടങ്ങി ജീവിതത്തിന്റെ നാനാതുറകളില്‍ ഉള്ള 
വരായി അനേകം സന്ദര്‍ശകരെക്കൊണ്ടു നിറഞ്ഞിരുന്നു റോസ്‌കോ 
ട്ടു ഭവനം. 1905-ല്‍ ഗവ. പ്രസ്സ്‌ സൂപ്രണ്ടായി നിയമിതനായതുകൊ 
ണ്ടൊന്നും സാമ്പത്തികക്ളേശങ്ങള്‍ക്ക്‌ അറുതി ഉണ്ടായില്ല. വരുന്ന 
സന്ദര്‍ശകര്‍ക്കെല്ലാം ഭക്ഷണം വിളമ്പുന്ന ട്ടുപുരയായിത്തന്നെ റോ 
സ്‌കോട്ടിലെ അടുക്കള കീര്‍ത്തിപ്പെട്ടു. ഈ ഭാരിച്ച കുടുംബഭരണക്ളേ 
ശങ്ങളില്‍, ആറുമക്കളെ വളര്‍ത്തുന്ന കഷ്ടപ്പാടുകളില്‍. ഭാഗീരഥി അമ്മ 


ആരോഗ്യം ക്ഷയിച്ച്‌. 1905-ല്‍. രോഗാതുരനും കുടുംബബന്ധങ്ങളില്‍ 
ലോലഹ്യദയനുമായ സ്വകാന്തനെ നിത്യദുഃഖത്തിലാഴ്ത്തി. പറക്കമു 
റ്റാത്ത ആറുകുട്ടികളെ വളര്‍ത്തുന്ന ജീവിതഭാരവുമേലപിച്ചിട്ട്‌. ഈ ലോ 
കത്തോട; യാത്രപറഞ്ഞു. 


പഴയ പ്രണയിനിയോടൊപ്പം 


ഇവിടെ ഭഗവല്ലീലകളുടെ രസകരമായ മറ്റൊരദ്ധ്യായം ആരംഭിക്കു 
ന്നു. സഹോദരിയുടെ അന്ത്യനാളുകളില്‍ അവരെ ശൃശൂഷിക്കാനായി. 
ഒരു ദേവദൂതിയെപ്പോലെ റോസ്‌കോട്ടിലെത്തിയ ജാനകിഅമ്മ. കുട്ടി 
കളുടെ സംരക്ഷണ ചുമതലയേറ്റു. അന്നു മൂത്തമകന്‍ ശേഖരപിള്ള 
യ്ക്കു 16 വയസ്സുപായം. ഇളയമകള്‍ മഹേശ്വരിക്കു 2 വയസ്സ്‌. ഭാഗീര 
ഥിയോടുണ്ടായിരുന്ന വാത്സല്യം മൂലം അവരുടെ ഒരു അമ്മായിയും 
റോസ്‌കോട്ടില്‍ വന്നു മഹേശ്വരിയുടെ ശൃശൂഷകള്‍ ചെയ്തു താമസി 
ച്ചു. സി.വി.യുടെ ആദ്യപ്രണയത്തിലെ നായികയായിരുന്ന ജാനകിഅമ്മ 
ഇതിനകം മൂന്നു പ്രഭുക്കന്മാരുടെ ഭാര്യാപദം അലങ്കരിച്ചു. ആദ്യത്തെ 
കിഴവന്‍ പ്രഭുവിനെ അവര്‍ തന്നെ ഉപേക്ഷിച്ചു. പിന്നീട്‌ അവരെ വി 
ശാഖം തിരുനാളിന്റെ സ്യാലന്‍ അരുമന അമ്മവീട്ടില്‍ അനന്തപദ്മനാ 
ഭന്‍ തമ്പി വിവാഹം ചെയ്തു. അദ്ദേഹത്തിന്റെ നിര്യാണത്തെതുടര്‍ന്ന്‌ 
ആര്‍ട്ടിസ്റ്റ്‌ രാജാരവിവര്‍മ്മയുടെ സഹോദരന്‍ കിളിമാനൂര്‍ രാജരാജ 
വര്‍മ്മ കോയിത്തമ്പുരാന്‍ ഇവരെ പരിണയിച്ചു. ഇദ്ദേഹവും പ്രശസ്ത 
നായ ഒരു ചിത്രകാരനായിരുന്നു. ഈ ദാമ്പത്യവും അധികനാള്‍ നീ 
ണ്ടുനിന്നില്ല. കോയിത്തമ്പുരാന്‍ മരിച്ച്‌ ജാനകിഅമ്മ അച്ഛന്റെ കൂടെ 
വിധവയായി കഴിയുന്ന കാലത്താണ്‌ അനുജത്തിയുടെ ദേഹവിയോഗ 
മുണ്ടായത്‌. യവനകാലത്ത്‌ താനറിയാതെ തന്നെ പ്രണയിച്ച ഒരു മഹാ 
പുരുഷനെ - ഇന്നദ്ദേഹം കേരളീയ ജനതയ്ക്ക്‌ ആരാധ്യനായ പൂരു 
ഷകേസരിയും സാഹിത്യകാരനും ആയി കഴിഞ്ഞിരിക്കുന്നു - അദ്ദേ 
ഹത്തെയും കുട്ടികളെയും ആപല്‍ഘട്ടത്തില്‍ പരിചരിച്ച്‌ തന്റെ ജന്മം 
സഫലമാക്കാന്‍ തന്നെയാണ്‌ ജാനകിഅമ്മ റോസ്‌കോട്ടിലേക്കു വന്ന 
ത്‌. പക്ഷേ ഭാഗീരഥിഅമ്മ അനുഭവിച്ച കഷ്ടതകളെക്കുറിച്ചുള്ള ഓര്‍ 
മ്മകളും ഏതാണ്ടൊരു കുറ്റബോധവും സി.വി.യുടെ ഹൃദയത്തെ വല്ലാ 
തെ അസ്ധസ്ഥമാക്കിക്കൊണ്ടിരുന്നു. പഴയ “ഹൃദയശങ്കരി' എങ്കിലും 
കുട്ടികളുടെ ഒരു ധാത്രി എന്നതിനപ്പുറത്തേക്ക്‌ ജാനകിഅമ്മയെ പരി 
ഗണിക്കാന്‍ സി.വി.യുടെ ധര്‍മ്മബോധം അനുവദിച്ചില്ല. ഈ അവ 
ഗണന സഹിക്കാനാകാതെ. കുറെനാള്‍ കഴിഞ്ഞപ്പോള്‍. ആ വീടുപേ 
ക്ഷിച്ചുപോകാന്‍ അവര്‍ പലപ്പോഴും ഒരുങ്ങി. ഒരിക്കല്‍ അവിടെ വന്ന 
ചിറ്റപ്പനോടൊപ്പം സ്വഭവനത്തിലേക്കു പോകാന്‍ ഒരുങ്ങി ഇറങ്ങിയ 
ജ്ലാനകിഅമ്മയോട്‌ ഗദ്ഗദസ്വരത്തില്‍ സി.വി. പറഞ്ഞു. “നിങ്ങള്‍ കു 
ഞ്ഞുങ്ങളെയും എന്നെയും സംരക്ഷിച്ച്‌ ഇവിടെ താമസിക്കണം.” ആ 
സ്വികരണം ജാനകി അമ്മയെ സി.വി. രാമന്‍പിള്ളയുടെ ധര്‍മ്മപത്നീ 
പദത്തിലേക്ക്‌ ആനയിച്ചു. പുതിയ ദാമ്പത്യജീവിതം സി.വി.യുടെ സാ 
ഹിതൃപരിശ്രമങ്ങളെ കൂടുതല്‍ ചൈതന്യവത്താക്കി. ധർമ്മരാജാ. പ്രേ 
മാമൃതം, രാമരാജാബഹദൂര്‍ തുടങ്ങിയ പ്രഡാഖ്യായികകളുടെ രച 
നകളില്‍, ജാനകിഅമ്മയുടെ സാമീപ്യം വലിയ പ്രചോദനമായിരുന്നു. 
പുരാണങ്ങളിലും മറ്റും അവഗാഹമുള്ള ഒരു വിദുഷിയായ ജാനകിഅമ്മ 
തന്നെയായിരുന്നു അവസാനകാലത്തെ സി.വി. കൃതികളുടെ ഒന്നാ 
മത്തെ ആസ്വാദകയും നിരൂപകയും. സി.വി. ഇടപെട്ടിരുന്ന രാഷ്ട്രീയ 
സാമൂഹ്ൃമണ്ഡലങ്ങളിലും അവര്‍ ഒരു നിരീക്ഷക ആയി വര്‍ത്തിച്ചു. 
സി.വി.യുടെ കുട്ടികളെയെല്ലാം വളര്‍ത്തിയ അമ്മയായും, രോഗപീഡി 
തനായ ഭര്‍ത്താവിന്റെ നിതാന്തശുശ്രൂഷക ആയും. അദ്ദേഹത്തിന്റെ സാ 
ഹിതൃ യത്നങ്ങളില്‍ ഒരു ഉപദേഷ്ടാവായും. റോസ്‌കോട്ടിലെ ഗാര്‍ 
ഹികാന്തരീക്ഷത്തെ പ്രഭാപൂരിതമാക്കിയ ഈ സാധ്വിയോട്‌ മലയാള 
ഭാഷയ്ക്ക്‌ തീരാത്ത കടപ്പാടുണ്ട്‌. ൽ 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 » 61 


മുപ്പതുകളില്‍ മലയാളിയുടെ ജീവിതത്തില്‍ നിറഞ്ഞുനിന്ന ബോ 
ധേശ്വരന്റെ കാവ്യപാത വ്ൃത്യസ്തമായിരുന്നു. പാരതന്ത്ത്തിന്റെ വ്യഥ 
കളും, ചങ്ങലകള്‍ പൊട്ടിച്ചെറിയാനുള്ള ഉല്‍ക്കടമായ അഭിവാഞ്ഛ 
യും അദ്ദേഹത്തിന്റെ സാഹിതൃജീവിതത്തിന്‌ അസാധാരണമായ ഈ 
ഷ്മളത പകരുകയും അതു നല്‍കിയ ശക്തി അഗ്നിവാക്കുകളായി പ്ര 
വഹിക്കുകയും ചെയ്തു. ചട്ടമ്പിസ്വമിയുടേയും ശ്രീനാരായണഗുരുവിന്റേ 
യും സ്വാധീനം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്‌ ആത്മീയതയുടെ 
ആഴം നല്‍കിയിരുന്നു. അവര്‍ക്കുപുറമെ ആര്യസമാജവും കേസരി 
ബാലകൃഷ്ണപിള്ളയും അദ്ദേഹത്തിന്റെ ജീവിതദര്‍ശനത്തേയും സ്വാ 
ധീനിച്ചു. 

പഴമയുള്ള എല്ലാം കളയാനുള്ള, ജീര്‍ണ്ണിച്ച പുരാണങ്ങളും സിദ്ധാ 
ന്തങ്ങളും എരിതീയിലിട്ടു കത്തിച്ചുകളയാനുള്ള തീക്ഷ്ണാവേശം 
ബോധേശ്വരന്റെ ആദ്യകാല കവിതകളില്‍ നിറഞ്ഞുനിന്നിരുന്നു. കേ 
സരിയുടെ കളരിയിലെ വാസനാസമ്പന്നനായ യുവാവ്‌ എന്ന നില 
യില്‍ ഉയര്‍ന്നുനിന്ന ഒരു വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം. കേശവ 
പിള്ള എന്ന യുവാവ്‌ ബോധേശ്വരന്‍ എന്ന പേര്‌ സ്വീകരിച്ചതില്‍ ബു 
ദ്ധമതത്തിന്റെ സ്വാധീനത കാണാം. അദ്ദേഹമെഴുതിയ കേരളഗാനത്തില്‍ 
നിറഞ്ഞുനിന്നത്‌. അന്നത്തെ രാജാധിപത്യത്തിനെതിരെയുള്ള സ്വ 
രമായിരുന്നു. തിരുവിതാംകൂര്‍ മഹാരാജ്യം പ്രത്യേകം നിലനിറുത്തിക്കൊ 
ണ്ട്‌ തിരു-കൊച്ചിയിലെ രാജാധിപത്യവും മലബാറിലെ ബ്രിട്ടീഷാധി 
പത്യവും അവസാനിപ്പിക്കണമെന്ന അദ്ദേഹത്തിന്റെ സ്വരമാണ്‌ ചില 


ഓണപ്പ തി പ്പ്‌ 
ആഗസ്ററ്‌ 2004 ൫ ൭4 a 


പാരതന്ത്രയത്തിനെതിരെ | 
പടവെട്ടാന്‍ സാഹിത്യത്തെ | 


വാഠംമുനയാക്കിയ 


ബോധേശ്വരന്‍െറ കുടുംബം[' 


കേരളത്തിന്‍െറ 

സാംസ്കാരിക ജീവിതത്തിന്‌ 

അമൂല്യമായ സംഭാവനകരം. 
നല്‍കി 


ഗീതാര്‍ത്ഥ 


കവിതകളില്‍ കാണാന്‍ കഴിയുന്നത്‌. കേരളം പുതിയൊരു രാജ്യമായി | 
വളര്‍ന്നു വികസിക്കണമെന്ന ദര്‍ശനം കൂടിയാണ്‌ “കേരളഗാനം”. 
. ൭ I 
1901 ഡിസംബറില്‍ നെയ്യാറ്റിന്‍കര ചമ്പയില്‍ വീട്ടിലായിരുന്നു 
ബോധേശ്വരന്‍ എന്ന്‌ പില്‍ക്കാലത്ത്‌ പ്രകീര്‍ത്തിതനായ കേശവപിള | 
ജനിച്ചത്‌. സ്‌കൂള്‍ വിദ്യാര്‍ത്ഥിയായിരിക്കുമ്പോള്‍ സ്വാമി വിവേകാന - 
നദന്റെ പ്രഭാവത്തില്‍ ആകൃഷ്ടനായി. വൈക്കം സത്യാഗ്രഹം, ഗുരുവ? & 
യൂര്‍ സത്യാഗ്രഹം എന്നിവയില്‍ പങ്കെടുത്തുകൊണ്ട്‌ സാമൂഹ്ൃപ്രശ്ന 1 
ങ്ങളില്‍ അനുഭാവം പ്രകടിപ്പിക്കുകയും തിരുവിതാംകൂറിലെ ആദ്യത്തെ [ 
അയിത്തോച്ചാടന കമ്മിറ്റിയുടെ സെക്രട്ടറിയായിരിക്കുകയും ചെയ്തു. 1947 1 
വരെ സ്വാതന്ത്രസമരപ്രവര്‍ത്തനത്തില്‍ പങ്കെടുക്കുകയും സ്വാത്ര്തു ; 
ത്തിന്റെ പടപ്പാട്ടുകാരനും പ്രസംഗകനും ലേഖകനുമായും പ്രവര്‍ത്തി 
ചു. കെ.സി. പിള്ളയോടൊപ്പം “സുപ്രഭാതം” മാസികയുടെ പ്രതാധിപ 4 
രായിരുന്നു. ആദ്ധ്യാത്മികമായ അടിത്തറയും രാഷ്ട്രീയത്തിന്‌ അരി 4 
ന്റെ ശുദ്ധിയുമുണ്ടായിരിക്കണമെന്നും വിശ്വസിച്ച ഒരാളായിരുന്നു ബേ ? 
ധേശ്വരന്‍. കോണ്‍ഗ്രസ്സിനെശുദ്ധീകരിക്കണമെന്ന പ്രത്യേക പരിപിടി . 
കളുമായി അദ്ദേഹം നാടുനീളെ നടന്നു. ആ രാജ്യസ്‌നേഹി സ്വാതന്ത്ര 
നന്തര കേരളത്തില്‍ ധാരാളം മാറ്റങ്ങളും സ്വപ്നം കണ്ടിരുന്നു. വളെ ! 
ഉഗ്രമായ വാക്കുകളിലൂടെ ആ സ്വപ്നങ്ങളുമായി ഗ്രാമാന്തരങ്ങളിലു ; i 
ടെ പ്രസംഗിച്ചു നടന്നിരുന്ന അദ്ദേഹത്തിന്‌ സ്വാതുന്ത്യാനന്തരം മറ്റ ചില്‌ 
കാഴ്ചകളാണ്‌ കാണാന്‍ കഴിഞ്ഞത്‌. അന്നുവരെ സ്വാതന്ത്രസമര 


അവഗണഞിച്ചിരുന്നവര്‍ പിന്നീട്‌ അധികാരസ്ഥാനങ്ങളില്‍ കയറിവരുന്ന 


തുകണ്ട്‌, മനസ്സുനൊന്ത്‌ അവരെയൊക്കെ പേരെടുത്തുപറഞ്ഞ്‌ 


വിമര്‍ശിക്കുകയുണ്ടായത്രേ. 

ധര്‍മ്മിഷ്ഠവും നിര്‍ഭയവുമായ ഒരു സ്വതന്ത്രകേരളവും മാനുഷിക 
മൂല്യങ്ങളില്‍ അടിയുറച്ച സമൂഹവുമായിരുന്നു ബോധേശ്വരന്‍ സ്വപ്നം 
കണ്ടത്‌. 

യാത്രകള്‍ എക്കാലത്തും ബോധേശ്വരന്റെ ദയര്‍ബ്ദല്യമായിരുന്നു. 
ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തില്‍, തീര്‍ത്ഥാടകനായി ഭാരതം മുഴുവ 
നും അദ്ദേഹം അലഞ്ഞുനടന്നിട്ടുണ്ട്‌. അതിനെക്കുറിച്ചുള്ള രസകരമായ 
ധാരാളം കഥകളും പറഞ്ഞുകേള്‍ക്കുന്നുണ്ട്‌. ഇക്കാലത്താണ്‌ ബോധേ 
ശ്വരന്‍ എന്ന പേര്‌ സ്വീകരിച്ചത്‌. 


സന്ന്യാസിവേഷത്തില്‍ അദ്ദേഹം വടക്കേ ഇന്ത്യയിലൂടെ ട്രെയി 


നില്‍ സഞ്ചരിക്കുകയായിരുന്നു. ഏതോ ഒരു സ്‌റ്റേഷനില്‍, എന്തോ 
തകരാറു കാരണം ട്രെയിന്‍ കുറച്ചു സമയം കിടക്കേണ്ടതായി വന്നു. 
സ്ഥലം പരിചയമില്ലാത്തതുകൊണ്ട്‌ ബോധേശ്വരന്‍ പുറത്തിറങ്ങാതെ 
ട്രെയിനുള്ളില്‍ത്തന്നെ കഴിഞ്ഞു. അപ്പോള്‍ പുറത്തുകൂടിനടന്നുപോയ 
ചിലയാളുകള്‍ അദ്ദേഹത്തിന്റെ സമീപത്തുവരികയും ശ്രദ്ധയോടെ വീ 
ക്ഷിച്ചു തിരിച്ചുപോവുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോള്‍ വേറെ 
യും ചിലയാളുകളും അവരോടൊപ്പം ചേരുകയും ട്രെയിനുള്ളിലും പരി 


 സരത്തും ഒരു വലിയ ജനക്കൂട്ടം വേഗം രൂപംകൊള്ളുകയും ചെയ്തു. 
ഇവര്‍ എന്തിനാണ്‌ തന്നെ ശ്രദ്ധിക്കുന്നതെന്ന്‌ അദ്ദേഹം അദ്ഭുത. 


പ്പെട്ടു. 
കുറച്ചുസമയം കഴിഞ്ഞപ്പോള്‍ ഏതോ നാടകത്തെ അനുസ്മരിക്കും 
വിധം തിളങ്ങുന്ന ഉടുപ്പുകളും കിന്നരിത്തലപ്പാവുകളുമണിഞ്ഞ ഒരു 


6008000000 


സംഘം ആളുകള്‍ രണ്ടു വലിയ പാത്രങ്ങളില്‍ പലഹാരങ്ങളും പഴ 
വര്‍ഗ്ഗങ്ങളുമായി കമ്പാര്‍ട്ടുമെന്റില്‍ കടന്നുവന്ന്‌ ബോധേശ്വരന്റെ കാ 
ല്ക്കീഴില്‍വച്ചു നമസ്കരിച്ചു. തന്റെ സന്ന്യാസവേഷം കുന്നിട്ടാവാം 
ഇതൊക്കെ എന്ന്‌ അദ്ദേഹം കരുതിയിരിക്കുമ്പോഴായിരുന്നു അവര്‍ 
ഇങ്ങനെ പറഞ്ഞത്‌. ‘മഹാരാജാ അങ്ങ്‌ തിരിച്ചുവരണം' എന്ന്‌ എല്ലാ 
പേരും ആര്‍ത്തുവിളിക്കുകയായിരുന്നു. ഒന്നും മനസ്സിലാകാതെ പക 
ച്ചുനിന്ന ബോധേശ്വരന്‍, താന്‍ നിങ്ങള്‍ ഉദ്ദേശിക്കുന്നയാളല്ല, ഒരു ബ്ര 
ഹ്മചാരിയാണെന്ന്‌ അറിയിച്ചിട്ടും അവര്‍ പിരിഞ്ഞുപോകാന്‍ കൂട്ടാ 
ക്കിയില്ല. എങ്കിലും എല്ലാം വ്യക്തമാകുന്ന രീതിയിലാണ്‌ അവരുടെ മ 
റുപടി. “മഹാരാജാവേ, അങ്ങയുടെ ധര്‍മ്മപത്നി; മഹാറാണി എത്ര 
യോ നാളുകളായി അങ്ങയെ കാത്തിരിക്കുന്നു. ദയവായി തിരിച്ചുവരൂ. 
രാജ്യത്തെ ഏറ്റെടുക്കു” ഏതോ ഒരു നാടകമാണെന്നു കരുതി ബോ 
ധേശ്വരന്‍ അതിനെ ചിരിച്ചുതള്ളി. എന്നാല്‍, കളികാര്യമാകുമെന്ന ഘട്ട 


ത്തില്‍ ട്രെയിനിലുണ്ടായിരുന്ന ഒരു പട്ടാളക്കാരന്‍ മുഖേന അവരോട്‌ 


അറിയിച്ചു. നിങ്ങള്‍ പ്രതീക്ഷിക്കുന്ന രാജാവ്‌ ഞാനല്ല. നെയ്യാറ്റിന്‍കര 
ക്കാരന്‍ ഒരു നായര്‍ മാത്രമാണ്‌ ഞാന്‍ എന്നു പറഞ്ഞുകഴിഞ്ഞപ്പോള്‍ 
വളരെ വ്യസനത്തോടെ ആ സംഘം പിരിഞ്ഞുപോവുകയാണുണ്ടായ 
ത്‌. അന്നവര്‍ പറഞ്ഞതിന്റെ ഏകദേശരൂപം ഇങ്ങനെയായിരുന്നു. 
ഏതോ ഒരു നാട്ടുരാജ്യത്തിലെ ഒരു രാജാവ്‌ നാട്ടുവിട്ടുപോയി. വളരെ 
നാളുകള്‍ക്കുശേഷം സന്ന്യാസിയായി തിരിച്ചുവന്നു. ആ രാജാവിനെ 
സ്വീകരിക്കാനാണ്‌ അവര്‍ എത്തിയത്‌. ഈ കഥ കേട്ട ബോധേശ്വരന്റെ 


മകളുടെ പുത്രി ഇങ്ങനെ പറഞ്ഞുവത്രേ. “അയ്യോ, ഈ അപ്പുപ്പന്‍ 
എത്ര മണ്ടനാണ്‌. അന്ന്‌ അവരോടൊപ്പം പോയിരുന്നെങ്കില്‍ ഇന്ന്‌ ഞ 
ങ്ങള്‍ക്ക്‌ ഒരു രാജ്യമുണ്ടാവുമായിരുന്നു, പക്ഷേ, സത്യത്തിനുവേണ്ടി 
നിലകൊണ്ടിരുന്ന ബോധേശ്വരന്‌ അതിലും എത്രയോ വലുതാണ്‌ അദ്ദേ 
ഹത്തിന്റെ ഗുരുക്കന്മാര്‍ പഠിപ്പിച്ചു ആദര്‍ശം. അത്‌ ചട്ടമ്പിസ്വാമിയോ 
ശ്രീനാരായണഗുരുവോ ആരുമായിക്കൊള്ളട്ടെ. 

ചെറിയ തെറ്റുപോലും പ്രോത്സാഹിപ്പിക്കാത്ത വനിതയായിരുന്നു 
ബോധേശ്വരന്റെ സഹധര്‍മ്മിണി കാര്‍ത്ത്യായനിയമ്മ. ചിട്ടയായ ജീവി 
തവും ശിക്ഷണവും കൊണ്ട്‌ മൂന്നുമക്കളും അമ്മയുടെ മാര്‍ഗത്തിലൂടെ 
സഞ്ചരിക്കുകയായിരുന്നു. കാരുണ്യത്തിന്റെ രഥ്യയിലൂടെ സഞ്ചരിച്ചി 
രുന്ന ആ മഹതിയുടെ അദൃശ്യപ്രേരണയാവാം പില്‍ക്കാലത്ത്‌ സുഗ 
തകുമാരിക്ക്‌ “അഭയ” തുടങ്ങിയ സ്ഥാപനങ്ങള്‍ക്ക്‌ പ്രചോദനമായത്‌. 
അക്കാലത്ത്‌ ബന്ധുക്കളില്‍ പലരും ആ അമ്മയുടെ കാരുണ്യം നേരിട്ട 
നുഭവിച്ചവരായിരുന്നു. തിരുവനന്തപുരത്ത്‌ താമസിക്കുമ്പോഴും ആറ 
ന്മുള ഗ്രാമത്തില്‍ തട്ടാന്മാര്‍ മാത്രം താമസിച്ചിരുന്ന, ചേരിപോലുള്ള സ്ഥ 
ലത്തെ പാവപ്പെട്ടവരുടെ പട്ടിണിയെക്കുറിച്ച്‌ എന്നും ആ അമ്മയ്ക്ക്‌ 
അല്ലായിരുന്നു. മരുമക്കത്തായ വ്യവന്ഥിതിയുണ്ടാക്കിയ സകല പ്ര 
തിസന്ധികളും നേരിട്ടനുഭവിച്ച ജീവിതമായിരുന്നു “ആ അമ്മയുടേ 
ത്‌. പഠനകാലം വളരെയധികം പ്രതിസന്ധി നിറഞ്ഞതായിരുന്നു. ആറ 
ന്മുളപോലൊരു ഗ്രാമത്തില്‍നിന്ന്‌ മദിരാശിയില്‍പോയി പഠിച്ച്‌ എം. 
എ. ബിരുദം നേടി തിരിച്ചുവന്ന്‌ തിരുവനന്തപുരം വിമെന്‍സ്‌ കോളേ 
ജില്‍ അദ്ധ്യാപികയാവുകയും വിദ്യാര്‍ത്ഥികളുടെ ആദരവ്‌ നേടുംവി 
ധം പ്രഗല്ഭയാവുകയും ചെയ്ത കാര്‍ത്ത്യായനി അമ്മ ഒരു റോള്‍മോഡ 
ലായിരുന്നു. നല്ലു അറിവുകള്‍ കുട്ടികള്‍ക്ക്‌ പകര്‍ന്നുകൊടുത്തതിനു 
പുറമെ എബ്രഹാം ലിങ്കണ്‍ എന്ന പുസ്തകത്തിന്റെ രചനയും അവര്‍ 
നിര്‍വൃഹിച്ചിട്ടുണ്ട്‌. 

വിദ്യാഭ്യാസ വിഷയമായി സ്വന്തമായ കാഴ്ചപ്പാട്‌ പുലര്‍ത്തുന്ന ഹൃ 
ദയകുമാരി ശ്രദ്ധേയയായ ഒരു പ്രബന്ധകാരി കൂടിയാണ്‌. ഇംഗ്ലീഷ്‌ എം. _ 
എ. കഴിഞ്ഞ്‌ പുറത്തിറങ്ങിയ നാട്ടിലെ ചെറുപ്പക്കാര്‍ക്കറിയാം പ്രൊ 
ഫ. ഹൃദയകുമാരി അവരില്‍ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച്‌. സാ 
ഹിത്യത്തോടും ഭാഷയോടും വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ പ്രിയം ഉണ്ടാക്കാനും 
സ്വന്തം കാലില്‍ നിന്ന്‌ കരുത്തുനേടാനും പഠിപ്പിച്ച അവര്‍ ഒരു മാതൃ 
കയായി ഇന്ന്‌ വിദ്യാര്‍ത്ഥികളുടെ മനസ്സില്‍ നിറഞ്ഞുനില്‍ക്കുന്നു. വള 
രെയധികം വായനയും അറിവും ശുദ്ധചര്യയും വാരിക്കോരിതരുന്ന സ്നേ 
ഹമുള്ള ഒരു അമ്മയാണ്‌ പ്രൊഫ. ഹൃദയകുമാരി. അച്ഛനും അമ്മ 
യും ഭര്‍ത്താവുമൊക്കെ നഷ്ടമായ സുഗതകുമാരിക്കും സുജാതയ്ക്കും 
ചേച്ചി അമ്മയ്ക്കുപകരം നിലകൊള്ളുന്നു. 

മലയാളകാവ്യജീവിതത്തില്‍ സ്വന്തമായി ഒരിടം നേടിയ കവയത്രി 
യാണ്‌ സുഗതകുമാരി. ഹൃദയത്തിന്റെ ഭാഷയാണ്‌ അവരുടെ കവിത. 

“കാടാണു കാട്ടില്‍ കടമ്പിന്റെ കൊമ്പത്ത്‌ 

കാല്‍തുക്കിയിട്ടിരിപ്പാണു രാധ....” 

സുഗതകുമാരിയുടെ കവിത, ഒരു പ്രവാഹം പോലെ, അടിത്തട്ടു 
കാണാവുന്ന ഒരു നീര്‍ച്ചാലുപോലെ മനോഹരമാണ്‌. 

കവിതയുടെയും പ്രകൃതിസംരക്ഷണത്തിന്റെയും ലോകത്ത്‌ ജീവി 
ക്കാന്‍ കഴിയുന്ന സുഗതകുമാരി ഇന്നും ഒരു വീട്ടുകാരിയായി മാത്രം 
കഴിയാന്‍ ഇഷ്ടപ്പെടുന്നു. “ഒരു ചെറുപൂവില്‍ ഒതുങ്ങും അതിന്‍ ചിരി 

കടലില്‍ കൊള്ളില്ല അതിന്റെ കഥ്‌. 

ആ വരിയില്‍ വാചാലമായി പ്രഖ്യാപിക്കുന്നതാണ്‌ അവരുടെ കാ 
വ്യജീവിതം. 

അദ്ധ്യാപികയായിരുന്ന സുജാതയും നല്ല കവയിത്രിയാണ്‌. മനോ 
ഹരമായ കഥകളും യാത്രാവിവരണങ്ങളും എഴുതുമെങ്കിലും അവര്‍ മറ്റൊ 
രു ലോകത്താണ്‌. മനസ്സില്‍ നിറയെ കവിതകളുമായി, ആരും പ്രതീ 
ക്ഷിക്കാത്തൊരു നാളില്‍ ഹിമാലയത്തില്‍ യാത്രനടത്തിക്കൊണ്ട്‌ അവര്‍ 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 ൽ 63 


ഒരു വേദാന്തിയായി മാറും. ചേച്ചിയെക്കാള്‍ മനോഹരമായി കവിത 
എഴുതാന്‍ കഴിവുള്ള സുജാതയുടെ രചനകള്‍ വേണ്ടത്ര ശ്രദ്ധിക്ക 
പ്പെടുന്നില്ല എന്ന പരാതിയാണ്‌ ചേച്ചി സൃഗതയ്ക്ക്‌. മൂത്തമകളുടെ 
സ്ഥാനമലങ്കരിക്കുന്ന അനുജത്തിക്ക്‌ ഇനിയും വളരെയധികം 
സര്‍ഗാത്മക കാര്യങ്ങള്‍ ചെയ്യാന്‍ കഴിഞ്ഞിട്ടില്ല എന്ന്‌ സുഗതകുമാരി 
പറയുന്നു. 

സി.പി. രാമസ്വാമി അയ്യരുടെ സ്വേച്ഛാധിപത്യം നിലനിന്നിരുന്ന 
കാലത്ത്‌ സ്വാതന്ത്യത്തിനുവേണ്ടി പ്രവര്‍ത്തിക്കുന്നവര്‍ക്ക്‌ ജൂയില്‍ശി 
ക്ഷയും മര്‍ദ്ദനവും ഉറപ്പായിരുന്നു. അവയൊക്കെ അവഗണിച്ചായിരു 
ന്നു ബോധേശ്വരന്‍ സമരരംഗത്ത്‌ എത്തിച്ചേര്‍ന്നത്‌. കണ്ടാല്‍ ഉജ്ജ്വല 
പുരുഷന്‍. രക്തഛവി കലര്‍ന്ന കണ്ണോടുകൂടി തല ഉയര്‍ത്തി അദ്ദേഹം 
നടക്കുമായിരുന്നു. അതേസമയം ആളുകളോട്‌ കാരുണ്യത്തോടും സ്നേ 
ഹത്തോടും കൂടി പെരുമാറുന്ന സ്വഭാവവും ഉണ്ടായിരുന്നു. 


അച്ഛന്റെ രഥ്യയിലൂടെ നടക്കുമ്പോള്‍ 
സുജാത 


ബോധേശ്വരനെ ഓര്‍ക്കുമ്പോള്‍.അദ്ദേഹത്തിന്റെ പനരുഷമാണ്‌ 
എന്നെ ഏറ്റവുമധികം ആകര്‍ഷിച്ചത്‌. എല്ലാത്തിലും അദ്ദേഹത്തെ മാ 
തൃകയാക്കി എന്നു പറയാന്‍ കഴിയില്ല. പല കാര്യങ്ങളിലും മാറിനിന്നു 
കാണാനും അവ എന്തൊക്കെയാണെന്നു അറിയാനും സാധിച്ചു. പ 
ക്ഷേ. പരുഷം എന്ന അവസ്ഥ എന്റെ ജീവിതമാകെ സ്വാധീനിച്ചിട്ടു 
ണ്ട്‌. അച്ഛന്‌ ഒരു കാരൃത്തെക്കുറിച്ചും ഭയമുണ്ടായിരുന്നില്ല. ഭയക്കേണ്ട 
ആവശ്യമില്ല എന്ന്‌. ഞാന്‍ മാത്രമല്ല, എന്റെ സഹോദരിമാരും പഠിച്ചത്‌ 
അച്ഛനില്‍നിന്നാണ്‌. അമ്മയ്ക്ക്‌ ഭയമുണ്ടായിരുന്നു എന്ന്‌ അതിനര്‍ 
ത്ഥമില്ല. അമ്മയുടെ സ്വഭാവത്തില്‍ സ്ത്രീത്വത്തിന്റെ തിളക്കം കൂടുതല്‍ 
ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം. എങ്കിലും അച്ഛനില്‍നിന്നാണ്‌ 
പൌരുഷം വ്യക്തിത്വത്തിന്റെ പ്രധാനഘടകമായിരുന്നു എന്നു ഞാന്‍ 
മനസ്സിലാക്കിയത്‌. പൌരുഷം പുരുഷനുവേണ്ടി രൂപപ്പെടുത്തിയ അവ 
സ്ഥയാണെന്ന്‌ അന്നു തോന്നിയിരുന്നില്ല. ആ ഭയമില്ലായ്മതന്നെയാ 
ണ്‌ ഏറ്റവും പ്രധാനമായി കണ്ടിരുന്നത്‌. ഒന്നിലും ഭയമില്ലാതിരിക്കു 
ക.അവരവര്‍ക്ക്‌ ശരിയാണെന്നു തോന്നുന്ന കാര്യങ്ങള്‍ ചെയ്യുക, അതി 
ന്റെ അനന്തര ഫലങ്ങള്‍ എന്താണെന്ന്‌ ചിന്തിക്കാതിരിക്കുക. സമൂഹം 
ഉത്തരം കാര്യങ്ങളെക്കുറിച്ച്‌ എന്തുപറയും എന്നാലോചിച്ച്‌ മനസ്സി 
നെ വ്യാകുലപ്പെടുത്തേണ്ടെന്നു തോന്നാന്‍ സഹായകമായത്‌ അച്ഛ 
ന്റെ രീതികള്‍തന്നെയാണ്‌. സാമൂഹൃപ്രതിബദ്ധതയുടെ ചുവടുപിടി 
ച്ച്‌ ചെറിയ കാര്യങ്ങള്‍ മുതല്‍ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങള്‍ വരെ 
കൈപ്പിടിയില്‍ നിയന്ത്രിക്കാന്‍ സാധിച്ചത്‌ എന്റെ സഹോദരിമാര്‍ക്കാ 
ണ്‌. ഒരു അളവുവരെ എനിക്കും അതിന്റെ സ്വാധീനം ഉണ്ടായിരുന്നു. 
പിന്നീട്‌ എന്തുകൊണ്ടോ ആ വഴിയില്‍നിന്നും എന്റെ മനസ്സ്‌ വ്യതിച 
ലിച്ച്‌ സഞ്ചരിക്കുകയാണ്‌ ഉണ്ടായത്‌. 

നേട്ടങ്ങള്‍ക്കുവേണ്ടി ആരുടെ മുന്നിലും തലകുനിക്കാത്ത വ്യക്തി 
യായിരുന്നു അച്ഛന്‍ എന്ന്‌ ഞങ്ങള്‍ക്ക്‌ ബോദ്ധ്യമുണ്ടായിരുന്നു. അത്‌ 
സ്വന്തം ജീവിതത്തിലും പ്രാവര്‍ത്തികമാക്കാന്‍ ശ്രമിക്കുകയായിരുന്നു 
ഞങ്ങള്‍. അതിന്റെ പേരില്‍ എന്തെങ്കിലും നേടിയിട്ടുണ്ടോ എന്നു ചോ 
ദിച്ചാല്‍ എന്റെ സഹോദരിമാര്‍ക്ക്‌ അതിന്റേതായ ആനുകൂല്യങ്ങള്‍ 
ഉണ്ടായിട്ടുണ്ട്‌. ആ സനജുന്യങ്ങളെ ഓര്‍ത്ത്‌ ഞാന്‍ വ്യസനിക്കാറുമില്ല. 
ഓരോ ജീവിതത്തിനും അതിന്റേതായ തലങ്ങള്‍ ഉണ്ടെന്നും അര്‍ത്ഥ 
വ്യാപ്തി ഉണ്ടെന്നും അതില്‍ ആത്മസംതൃപ്തിയാണ്‌ ഏറ്റവും പ്രധാ 
നമെന്നും അവ ജനങ്ങളുടെ മുന്നില്‍ നിരത്തേണ്ടതല്ലെന്നും വളരെ 
ചെറിയ കുട്ടിയായിരിക്കുമ്പോള്‍ത്തന്നെ ഞാന്‍ മനസ്സിലാക്കിയിരുന്നു. 
ഏതു പ്രായത്തിലാണ്‌ എന്റെ വഴി വ്യതൃസ്തമായിരിക്കണം എന്നു തിരി 
ച്ചറിഞ്ഞതെന്നു വ്യക്തമല്ല. പക്ഷേ, ആത്മീയ കാര്യങ്ങളില്‍ കൂട്ടിയാ 


ലയാളം ഓണപ്പതിപ്പ്‌ 


. റം അവരോട്‌ ഒരു പ്രത്യേക മമത ഉണ്ടാക്കിയെടുക്കുവാന്‍ സാധിച്ചു. 


യിരിക്കുമ്പോഴേ എനിക്കു താല്ലര്യമുണ്ടായിരുന്നു. അത്‌ പുറത്തുകാ : 
ണിക്കാനോ മറ്റുള്ളവരോടു ചര്‍ച്ച ചെയ്യാനോ ഞാന്‍ മൈര്യപ്പെട്ടിരു , 
ന്നില്ല. ഇതിലൊക്കെ അച്ഛന്റെ സ്വാധീനത തീര്‍ച്ചയായും എന്നിലു ക 
ണ്ടായിരുന്നു. 
ഞാന്‍ ഇളയകുട്ടിയായിരുന്നു. സാധാരണരീതിയില്‍ വളരെ വാത്സ 
ല്യം കിട്ടുന്നത്‌ എനിക്കായിരിക്കും എന്ന ധാരണ തെറ്റാണ്‌. എന്റെ ഇന ) 
നത്തിനുശേഷം അച്ഛന്‍ ശരിക്കും സന്ന്യാസജ്കീവിതത്തിലേയക്ക്‌ മാ 
റിക്കഴിഞ്ഞിരുന്നു. ആ സമയം അദ്ദേഹം അച്ഛന്റേതിനേക്കാള്‍ ഒരു 
മുത്തച്ഛന്റെ വേഷത്തിലേയ്ക്ക്‌ പോയിക്കഴിഞ്ഞിരുന്നു എന്നു വേ 
ണമെങ്കില്‍ പറയാം. അദ്ദേഹത്തിന്റെ ലോകം വേറെയായിരുന്നു. ഞാന്‍ ..:. 
എങ്ങനെ വളരുന്നു, ഏതു ക്ലാസില്‍ എന്തു പഠിക്കുന്നു എന്ന ചിന്ത : 
യൊന്നും അച്ഛനില്ലായിരുന്നു. അതൊരു കുറ്റമായി ഞാന്‍ കാണു. 
ന്നില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം വളരെയധികം വ്യത്യസ്തമായിരു 4. 
ന്നു എന്ന്‌ ഞാന്‍ അന്നേ മനസ്സിലായിരുന്നു. തീര്‍ച്ചയായും. അതുകൊ , 
ണ്ടുള്ള പോരായ്മകളോ അപാകതകളോ എനിക്കുണ്ടായിരിക്കാം. എ. 
ങ്കിലും ഞാന്‍ ആ വ്യക്തിത്വത്തെ മനസ്സിലാക്കിയിരുന്നു. ഒരു മഹാ; 
ന്റെ ജീവചരിത്രം വായിക്കുമ്പോള്‍ അയാളുടെ വ്യക്തിത്വത്തില്‍ നാം & 
ആകൃഷ്ടരാകും. അയാളോടൊപ്പം നമ്മുടെ ജീവിതം കൂട്ടിയും കുറ ൦ 
ച്ചും നാം സങ്കല്ലിക്കും. എന്നതുപോലെ മറ്റൊരു വ്യക്തിയായിട്ടുതന്നെ 
അച്ഛനെ കാണാന്‍ എനിക്കു കഴിഞ്ഞിരിക്കാം. എന്തായാലും അച്ഛ : 
ന്റെ ആദ്ധ്യാത്മിക ജീവിതം തന്നെയായിരുന്നു ഞാന്‍ താല്പര്യപൂര്‍വ്വം ; 
വീക്ഷിച്ചിരുന്നത്‌. അച്ഛന്‍ അമ്പലത്തില്‍പ്പോകുകയോ പ്രാര്‍ത്ഥന 
യില്‍ പ്രകടനങ്ങള്‍ കാണിക്കുകയോ ചെയ്തിരുന്നില്ല. അതില്‍നിന്നു 
ഞാന്‍ മനസ്സിലാക്കിയിട്ടുള്ളത്‌ ചട്ടമ്പി സ്വാമിയുടേതോ ശ്രീനാരായണ " 
ഗുരുവിന്റേതോ സ്വാധീനം അദ്ദേഹത്തിന്റെ ജീവിതത്തില്‍ ഉണ്ടായിരു , 
ന്നു എന്നാണ്‌. ശ്രീരാമകൃഷ്ണനോടും സ്വാമി വിവേകാനന്ദനോടും :11 
എന്നും അടിസ്ഥാനഭക്തിയും അച്ഛനുണ്ടായിരുന്നു. ആ മഹാന്മാടട; 
രൊക്കെ ഞങ്ങളുടെ സങ്കല്പത്തില്‍ സ്വന്തമായി മാറിയത്‌ അച്ഛനെന്ന 
മാതൃകയില്‍നിന്നാണ്‌. അതൊരു ബഹുമാനം മാത്രമല്ല, അതിനുമപ്പു 


അതില്‍ക്കൂടിയായിരിക്കാം ഞാന്‍ അറിയാതെ തന്നെ എന്റെ മനസ്സില്‍ 3 
ചില കാര്യങ്ങള്‍ വളര്‍ന്നുവന്നത്‌. പിന്നിട്ട കടുത്ത ജീവിതാനുഭവങ്ങ 
ളില്‍ക്കൂടി കടന്നുപോയപ്പോള്‍ എനിക്കു മനസ്സിലായി, എന്റെ മാര്‍ 
ഗ്ഗം സാധാരണ ഒരാളിന്റേതുപോലെയല്ല എന്ന്‌. അപ്പോഴൊക്കെ 
എന്റെ മനസ്സില്‍ അച്ഛനോടു ചോദിക്കാന്‍ ചില ചോദ്യങ്ങള്‍ ഉണ്ടാ 
യിരുന്നു. അവ ഒരിക്കലും ചോദിക്കേണ്ടി വന്നിട്ടില്ല. അച്ഛന്‍ എന്തു if 
കൊണ്ട്‌ സന്ന്യാസത്തിലേയ്ക്ക്‌ തിരിച്ചുപോയില്ല എന്നതായിരുന്നു അതി ; 
ലൊന്ന്‌ അതിന്‌ രാഷ്ട്രീയ കാരണങ്ങള്‍ ഉണ്ടായിരുന്നു, ധര്‍മ്മത്തി 
ന്റേതായ വഴികള്‍ ഉണ്ടായിരുന്നു. അതിന്റെ കുരുക്കഴിക്കാന്‍ അദ്ദേഹ ; 
ത്തിന്‌ അറിയില്ലായിരുന്നു. B 

സന്ന്യാസത്തില്‍നിന്നും ഗൃഹസ്ഥന്റെ ജ്ീവിതത്തിലേയ്ക്ക്‌ അച്ഛ 3 
ന്‍ കടന്നുവന്നതിന്‌ ധാരാളം കാരണങ്ങള്‍ ഉണ്ടാകാം. എങ്കിലും അതി ക 
ലേയ്ക്കു കടന്നുവന്ന്‌, അവനവന്റേതായ ചില കര്‍മ്മങ്ങള്‍ അനുഷ്ഠി 
ച്ചതിനുശേഷം, അച്‌ഛന്‌ പിന്നെ വേഷം ഇല്ലായിരുന്നു എന്നതാണ്‌ : 
സത്യം. ഗൃഹസ്ഥന്റേയോ രാഷ്ട്രീയക്കാരന്റെയോ കുപ്പായം അച്ഛ ; 
ന്റേതല്ലായിരുന്നു എന്ന്‌ അദ്ദേഹത്തിന്‌ ബോദ്ധ്യമായിരുന്നു. അതിനു & 
ശേഷം അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്‌ സന്ന്യാസത്തിലേയ്ക്ക്‌ മടങ്ങി. 
പ്പോകുകയായിരുന്നു. അതിനര്‍ത്ഥം അച്ഛന്‍ ഹിമാലയത്തില്‍പ്പോ 
യി തപസ്സു ചെയ്യണമെന്നോ കാവിവസ്ത്രം ധരിക്കണമെന്നോ അല്ല. : 
ഒരു വേദാന്തിക്ക്‌ അവന്റെ വീടുതന്നെയാണ്‌ കാട്‌. അവിടമാണ്‌ ആശ്ര 3 
മം, അങ്ങനെ പൂർണ്ണമായിട്ടും മാറാന്‍ എന്തുകൊണ്ടോ അച്ഛനു സാ 
ധിച്ചില്ല. അദ്ദേഹത്തെ ഓര്‍ക്കുമ്പോള്‍ ഉണ്ടാകുന്ന ദുഃഖം അതുമാത്ര ; 
മാണ്‌. സ്ഥാനമാനങ്ങളില്‍ എത്തിയില്ല എന്നോ രാഷ്ട്രീയത്തില്‍ ശോ- 


ആഗസ്ററ്‌ 2004 6൪ 


ഭിച്ചില്ല എന്നുള്ളതൊന്നും എന്റെ മനസ്സില്‍ പോറല്‍ ഉണ്ടാക്കിയിട്ടില്ല. 
ചിന്തയ:ണ്ടായിരുന്നു. ധ്യാനമുണ്ടായിരുന്നു. അത്‌ അച്ഛനെ അഗാധ 
മായി സ്വാധിനിച്ചിരുന്നു. പക്ഷേ. എന്തുകൊണ്ട്‌ സന്ന്യാസത്തിലേയക്ക്‌ 
പോകുവാന്‍ കഴിഞ്ഞില്ല എന്നത്‌ ഇന്നും എനിക്ക്‌ മരീപികയായ ചോ 
ദ്യമാണ്‌ എങ്കിലും എനിക്ക്‌ അതോര്‍ത്ത്‌ വ്യഥയുണ്ടായിരുന്നു ജന്മം 
കൊണ്ട്‌ പര്‍ത്തിയാക്േണ്ടത്‌ കര്‍മ്മംകൊണ്ടാണെന്ന്‌ ഞാന്‍ തിരിച്ച 
റിഞ്ഞു 

അതിന്റെ ഒരു തുടര്‍ച്ച എന്റെ ജീവിതത്തിലും വരേണ്ടതുണ്ട്‌ എന്നു 
ഞാന്‍ വിശ്വസിക്കുന്നു. അതിനുവേണ്ടിയുള്ള അന്വേഷണം എപ്പോള്‍ 
എന്നുമാത്രം അറിയില്ല. എങ്കിലും ഒരുലക്ഷ്യം മനസ്സില്‍ കണ്ടുകഴിഞ്ഞാല്‍ 
അവിടെയെത്താന്‍ എത സമയമെടുക്കും എന്നത്‌ പ്രസക്തമല്ല. അതി 
നിടയില്‍ പലതവണ വീണുപോയെന്നിരിക്കാം. ചിലപ്പോള്‍ വഴിതെ 
റ്റിപ്പോയേക്കാം. 

അച്ഛനെക്കുറിച്ച്‌ വ്യസനമുണ്ടായിരുന്നു. വീണ്ടും തിരിച്ചുപോകാ 
നുള്ള കരുത്ത്‌ അദ്ദേഹം കാണിക്കാത്തതാണോ അതോ അതിനു സമ 
യമാകാത്തതാണോ? കടമകളില്‍ നിന്ന്‌ ഒഴിഞ്ഞുമാറാന്‍ വേണ്ടിയാ 
ണോ ഇത്‌” കാരണം കുടുംബപരമായ ഭാരം മുഴുവന്‍ പേറിയതും അ 
മ്മയായിരുന്നു. അച്ഛന്‍ അക്കാര്യത്തില്‍ ശുദ്ധ റൊമാന്റിക്കായിരുന്നു. 
സങ്കല്ലലോകത്തായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്‌ പണം എവിടെ 
നിന്നു വരുന്നുവെന്നോ എങ്ങനെ ചിലവാക്കുന്നുവെന്നോ യാതൊരു 
ബോധവും, അച്‌ഛനില്ലായിരുന്നു. മറ്റെല്ലാ വലിയ കാര്യങ്ങളെക്കുറി 
ച്ചും ബോധേശ്വരന്‌ ബോധം ഉണ്ടായിരുന്നു. ആ യാത്രയില്‍ ഞങ്ങള്‍ 
മാത്രമായിരുന്നില്ല. അച്ഛന്റേയും അമ്മയുടേയും കുടുംബാംഗങ്ങളും 
വിഷമിക്കുന്നവരും കഷ്ടപ്പെടുന്നവരുമായ വേറെയും ആളുകള്‍ പങ്കാ 
ളികളായിരുന്നു. എന്നിട്ടും ധൈര്യപൂര്‍വ്വം അമ്മ കുടുംബഭാരം മുഴുവന്‍ 
ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്തു. അതിന്റെ വില ആരോഗ്യംകൊ 
ണ്ടു കൊടുക്കുകയും ചെയ്തു. അച്ഛനോട്‌ അമ്മയ്ക്ക്‌ ധാരാളം പരാ 
തികള്‍ ഉണ്ടായിരുന്നുവെങ്കിലും ഒരിക്കലും അക്കാര്യം വീട്ടില്‍ വിഷയ 
മായി വന്നിട്ടേ ഇല്ലായിരുന്നു. ഇതിനെച്ചൊല്ലി രംഗങ്ങള്‍ സൃഷ്ടിച്ച്‌ മക്ക 
ളുടെ മനസ്സു വ്യാകുലപ്പെടുത്തരുത്‌ എന്ന ചിന്തയായിരിക്കാം അതിനു 
പിന്നില്‍. അദ്ദേഹത്തെ ബഹുമാനിക്കാനും നല്ല കാര്യങ്ങള്‍ ചുണ്ടി 
ക്കാണിക്കാനും അമ്മ ഞങ്ങളെ പഠിപ്പിച്ചു. അതുകൊണ്ട്‌ കുടുംബം 
നിലനിന്നു. വീട്ടുകാര്യങ്ങളായാലും മറ്റേതങ്കിലും വിഷയമായാലും സാ 
മുഹൃപ്രതിബദ്ധതയാലും ധര്‍മ്മാധര്‍മ്മ വിചന്തനമായാലും ശരിയായ 
അര്‍ത്ഥത്തില്‍ പഠിപ്പിച്ചു തന്നത്‌ അമ്മയാണ്‌. മക്കള്‍ക്ക്‌ അമ്മ വളരെ 
യധികം സാഹിത്യം പകര്‍ന്നുകൊടുത്തപ്പോള്‍ അതിനോടൊപ്പം എനി 
ക്ക്‌ സംസ്‌കൃതവും തന്നു. അതിന്റെ ഓരോ ചുവടിലും ഞാന്‍ അറി 
ഞ്ഞിരുന്നത്‌ എന്റെ കയ്യില്‍ ഒരു തുഴ തന്നിരുന്നുവെന്നാണ്‌. എന്നെങ്കി 
ലും ജീവിതക്കടലില്‍ ഇറങ്ങേണ്ടവളാണെന്ന ചിന്ത അമ്മയുടെ മന 
സ്റ്റീല്‍ വന്നതുകൊണ്ടാവാം. ഏതു ജോലി ചെയ്യുന്നതും മോശമല്ലാ എന്ന 
ഗാന്ധിയന്‍ സങ്കല്ലം എന്റെ മനസ്സില്‍ കടന്നുവന്നത്‌ അമ്മയിലൂടെയാ 
ണ്‌. 

എനിക്കുയോജിക്കാന്‍ കഴിയാത്ത വളരെയധികം സ്വഭാവവിശേ 
ഷങ്ങള്‍ അമ്മയ്ക്കുണ്ടായിരുന്നു. അക്കാലത്തെ വിദ്യാഭ്യാസമുള്ളവരു 
ടെ ഒരു പ്രത്യേകതയായിട്ട്‌ നമുക്കതിനെ കാണാം. അക്കാലത്ത്‌ ഇന്ത്യ 
യില്‍ ക്രിസ്ത്യന്‍ സ്വാധീനം ഉണ്ടായിരുന്നു. ആ ക്രിസ്ത്യന്‍ പ്യൂരിറ്റാനിസം 
ആണ്‌ ഒരു പ്രത്യേകതരം ഗാന്ധിസത്തിലേയ്ക്ക്‌ നമ്മെ നയിയ്ക്കുന്ന 
ത്‌. അതിന്റെ ഉല്പന്നങ്ങളായ ആളുകള്‍ ശരിക്കും ഒരു ഹിന്ദുവിന്റെ കാ 
ഴ്ചപ്പാടിലല്ല കാര്യങ്ങള്‍ കാണുന്നത്‌. പല കാര്യങ്ങളെക്കുറിച്ചും തുറ 
ന്നുസംസാരിക്കാന്‍ അമ്മയ്ക്ക്‌ മടിയില്ലായിരുന്നു. അത്തരത്തിലുള്ള ഒരു 
വിലക്കിന്റേയും ആവശ്യമില്ലായിരുന്നു. 

അച്ഛന്റെ പ്രസംഗം എനിക്കു കേള്‍ക്കാന്‍ കഴിഞ്ഞിട്ടില്ല. എനിക്ക്‌ 
അതിനുള്ള പ്രായമായപ്പോള്‍ അച്ഛന്‍ പ്രസംഗരംഗത്തുനിന്ന്‌ പിന്മാറി 


മലയാളം ഓണപ്പതിപ്പ്‌ 


ട്‌ ഉരണുമേശയ്ക്കു ചുറ്റുമിരുന്ന്‌ സംസാരിക്കുന്നതേ 
കേട്ടിട്ടുള്ള. ലോകവീക്ഷണം ഞങ്ങള്‍ക്കെല്ലാമുണ്ടായത്‌ അവിടെനി 
ന്നായിരുന്നു ഒരിക്കലും ചെറിയ കാര്യങ്ങളെക്കുറിച്ച്‌ അച്ഛന്‍ സം 
സാരിക്കുന്നത്‌ ഞങ്ങള്‍ കേട്ടിട്ടില്ല. ആ സമയത്തുപോലും മുഴങ്ങുന്ന 


യിരുന്നു. പിന്നീ 


ശബ്ദത്തില്‍ ലോകകാര്യങ്ങളെക്കുറിച്ചായിരുന്നു. അതുമായി പൊരു 


ത്തപ്പെട്ട്‌ അത്തരത്തിലുള്ള ചിന്തകള്‍ ഞങ്ങളുടെ മനസ്സില്‍ രൂപപ്പെ 
ടടുതുടങ്ങി. അതിലൂടെ ഒരു വലിയ വാതില്‍ അച്ഛന്‍ ഞങ്ങള്‍ക്കു 
വേണ്ടി തുറന്നിട്ടു. ഒരുപക്ഷേ, ഇന്ന്‌ ഓര്‍ക്കുമ്പോള്‍ കവിത ചൊല്ലുന്ന 
അച്ഛനെയോ പ്ലാറ്റ്ഫോമില്‍ ഗംഭീരമായി പ്രസംഗിക്കുന്ന അച്ഛ 
നെയോ അല്ല. പുജാമുറിയില്‍ ധ്യാനത്തിലിരിക്കുന്ന രൂപമാണ്‌ ഞങ്ങ 
ളില്‍ തെളിയുന്നത്‌. എന്റെ മുന്നില്‍ ഒരു ലക്ഷ്യമുള്ളപ്പോള്‍ അതിലേ 
യ്ക്ക്‌ പോകാനുള്ള ഒരുഗുരുനാഥനായിട്ടാണ്‌ അച്ഛനെ കാണു 
ന്നത്‌ ധ്യാനത്തിലേയ്ക്ക്‌ വളരെ ആഴത്തില്‍ പോകാന്‍ അച്ഛനു 
സാധിച്ചിരുന്നു. അതോടൊപ്പം അവസാനകാലങ്ങളില്‍ മുന്‍പ്‌ ഇല്ലാ 


തിരുന്ന ഭക്തിയുടെ ഏതോ ഒരു വികാരം പ്രത്യേകതരത്തില്‍ കടന്നു . ' 


വരുന്നത്‌ കാണാമായിരുന്നു. അദ്ദേഹം എപ്പോഴും ആവര്‍ത്തിച്ചുപറ 
യുമായിരുന്നു ഈശ്വരന്റെ മുന്‍പില്‍ കീഴടങ്ങുക എന്ന്‌.ആദ്യമൊന്നും 
ആ വാക്കിന്റെ അര്‍ത്ഥം എനിക്കു മനസ്സിലായിരുന്നില്ല. പൂര്‍ണ്ണസ 
മര്‍പ്പണത്തില്‍കുറഞ്ഞുള്ള ഒരു കര്‍മ്മവും വേണ്ട എന്നാണ്‌ അതിനര്‍ 
ത്ഥം. 

മാതാപിതാക്കള്‍ എന്തു തന്നിട്ടുപോയി എന്നു ചോദിച്ചാല്‍ വള 
യാത്ത ഒരു നട്ടെല്ലും കയ്യില്‍ ഒരുപേനയും സ്വപ്നം കാണാനുള്ള കഴി 
വും. ഇവ ആര്‍ക്കും കിട്ടുന്നതല്ല. ഇതിനപ്പുറം എന്തെങ്കിലും തരാനു 
ണ്ടോ എന്നും അറിയില്ല. വിലമതിക്കാന്‍ കഴിയാത്ത സമ്പത്ത്‌ ഞങ്ങളെ. 
എല്ലിച്ചുപോയ അവര്‍ക്ക്‌ ചാരിതാര്‍ത്ഥ്യം ഉണ്ടാകുമെന്ന്‌ വിശ്വസിക്കു 


ന്നു. എന്റെ വഴി വളരെ വ്യത്യസ്തമായതുകൊണ്ട്‌ അവരുടെ സങ്കല്ലത്തി- - 


നൊത്ത്‌ ഉയരാന്‍ എനിക്കു സാധിച്ചിട്ടില്ല. എങ്കിലും അവര്‍ എല്ലിച്ചു 
വെന്ന്‌ വിശ്വസിക്കുന്നവ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാന്‍ മക്കളായ മു 
ന്നുപേര്‍ക്കും സാധിച്ചതില്‍ സന്തോഷമുണ്ട്‌. ജീവിതത്തിന്റെ എല്ലാ നി 
റങ്ങളിലൂടെയും കടന്നുപോകാന്‍ അച്ഛന്‌ ഭയമില്ലായിരുന്നു. നിര്‍ഭ 
യനായിക്കഴിയുന്ന ഒരാളെക്കുറിച്ച്‌ സമൂഹം എന്തു ചിന്തിക്കും എന്നു 
കരുതാതെ സ്വന്തം ജീവിതം തന്റെ കടിഞ്ഞാണില്‍ നിര്‍ത്തിയ മനു 
ഷ്യന്‍. വിശുദ്ധമുഖമുള്ള ഒരു വ്യക്തിത്വമാണ്‌ ബോധേശ്വരന്‍. സാത്വി 
കനായി, ഗാന്ധിയനായി ജീവിച്ച ഒരു അച്ഛനെപ്പറ്റി കേട്ടിട്ടുണ്ട്‌. 
പക്ഷേ, അതു മാത്രമായിരുന്നില്ല. ഒരു വിപ്ലവകാരിയും കൂടിയായിരു 
ന്നു. പലമുഖങ്ങളും ഒരുമിച്ചു കൊണ്ടുപോകാന്‍ കഴിഞ്ഞത്‌ ആ വ്യ 
ക്തിത്വത്തിലെ വിശേഷമായി കരുതുന്നു. അവസാനകാലത്തെ ഓര്‍ 
മ്മകള്‍ അച്ഛന്‍ എന്ന വ്യക്തിയെക്കുറിച്ച്‌ ആയിരുന്നില്ല. അദ്ദേഹം 
ഉള്‍പ്പെട്ട മഹാപ്രസ്ഥാനത്തെക്കുറിച്ചായിരുന്നു. അത്‌ സംഘര്‍ഷം നി 
റഞ്ഞത്‌ ആയിരുന്നില്ല. അതിനുകാരണം അച്ഛന്‍ ജേതാവായിരുന്നു. 
എങ്കിലും താന്‍ വളരെയേറെ ഒറ്റപ്പെട്ടിരുന്നു എന്ന കാര്യം അദ്ദേഹ 
ത്തിന്‌ മനസ്സിലായി. സത്യം തുറന്നുപറയുന്നവരെ സമൂഹം ഒരിക്കലും 
സന്തോഷത്തോടെ സ്വീകരിക്കാറില്ല. അച്ഛനാണെങ്കില്‍ സത്യം വി 
ളിച്ചുപറഞ്ഞേ മതിയാകൂ. അതുകൊണ്ടുണ്ടായ ഒറ്റപ്പെടല്‍ തന്റെ ജീ 
വിതത്തില്‍ പടിപടിയായി വളര്‍ന്നുവന്നു. അതിനെക്കുറിച്ചല്ല ഞങ്ങള്‍ 
ക്കു വിഷമം. മരിച്ചുകഴിഞ്ഞതിനുശേഷവും വളരെ വ്യത്യസ്തമായ ഒരു 
സമീപനമാണ്‌ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്‌. ആദരാഞ്ജലികള്‍ 
അര്‍പ്പിക്കാന്‍ വലിയൊരു ജനാവലിയാണ്‌ എത്തിച്ചേര്‍ന്നത്‌. ഉനക്കു 


ടടത്തെ കണ്ടപ്പോള്‍ ഞാന്‍ വിചാരിച്ചു. ജീവിച്ചിരുന്നപ്പോള്‍ ഇവര്‍ കു | 


റച്ചെങ്കിലും സഹാനുഭൂതി കാണിച്ചിരുന്നുവെങ്കില്‍ അച്ഛന്‍ സന്തോ 
ഷിക്കുമായിരുന്നുവെന്ന്‌ ഒരാളോട്‌ നല്ലവാക്കു പറയാനോ എന്തെങ്കി 


ലും നല്‍കാനോ ഉണ്ടെങ്കില്‍ അത്‌ ജീവിച്ചിരിക്കുമ്പോള്‍ ആയിരിക്ക 
ണം. 8 B 


ആഗസ്ററ്‌ 2004 66 


Durable റ്‌ 
Cost - etfective 


| | Furniture...... 
"Teather Line 


Mfrs. of office Furniture 
Computer Chairs 


തയ Table 
FRIENDS Dining Chairs & 
i യം Easy Chairs 


t Also undertake Powder 
. Coating Job 


0 


Teekeycse 


FRIENDS INDUSTRIES 


4/437 A, Meenchanda, N.H. Road, Calicut-27. Ph: 0495 2420197, 3090332, Factory 2422088 
Calicut Show Room: Opp KSRTC Bus Stand, Bijas Complex, Mavoor Road, Clit. Ph 3090534 
Emakulam Depot; Room No. 1306 B, JN | Stadium Complex, Kallor, Cochi. Mob 98470 07950 
Web: www.featherlineindia.com, E-mail: info@feathertineindia.com 


FRIENDS 


Authorised Dealers: CALICUT: T.K. Pareekutty Haji & Company-2300433 Classic Furniture-2701656 Alankar Funiture-2701055 
Mesco Fumiture- 2767382. Regal Funiture - 3094203, Maruti Fumniture - 2301199, Bombay Agencies- 2368503, Fidco, Pavangad 2390534. 
VATAKARA: Arjun Steels - 2523906 (0496), N.V.C. Furniture - 2514838, Furniture Plaza 2517948, Fareeda Fumiture - 2524583 
NADAPURAM: Asian Fumiture - 2554715 CHOKLI: French Fumiture, 0490-2339111 MAHE: Shyam Interiors 2334810 
THALIPARAMBA: Ideal Decorates -0498-2204456 PAYYANNUR: Furniture Palace-0498-5202123 Mina Woods - 5202279 
KOOTHUPARAMBA: Shankers Furniture -0490-2363037. MANJERI: Elite Furniture 0483-2766501, Royal Fumiture, Angadipuram 
04933-228265 KOTTAKKAL: Royal Interiors & Exteriors-2743073, Modem Furniture-2745756 Hira Fumiture. VADAKKEKKADU: 
Fumiture Paradise 0483 2541430 അ: Palms Fumiture, 0494-2423149, Woodland Furniture 2423710, GURUVAY UR: Golden 
Fumiture 0487 2554021, THAMARASSERY: Maharaja Fumiture 2223892 Rajadhani Furniture, Perambra. 2611117, PERUMBAVOOR: 
Genaral Enginering Corporation M.G Road- ALUVA: Jose Fumiture ERNAKULAM: A.K Kochunny Sons, Jews Strcet., Aravind 
Fumiture Palarivatam THRIPRAYAR: Fumie- Choice, THRISSUR: Fumie-Kit. VALLUR: Bed center. KALPETTA: R.C Fumiture . 


MANANATHAVADY: Thankamany Agencies. ' 


്‌ 


കൊച്ചുകൊച്ച്‌ 


ഘങ്ങളമായി 
ദദറദപര്‍ 


അജയന്‍ കുററിക്കാട്ട്‌ 


കുമാ മനുഷ്യര്‍. അവരുടെ ൪ 
പനങ്ങള്‍ി. പക്ഷ, അവയ വിശേ 
ഷിഷിക്കൃക ശ്രാന്തന്നാമിരിക്ക്ും. 
അത്തരം പേര്‍വിളികളളാന്ത്യം 
അവെ ശല്യഷെഴുത്തുന്നമ്തതു? 
ല്ല. കരിങ്കല്ലില്‍ കൊത്തിവച്ച ഭേ 
വിമര പ്രണയിച്ചും 52019 
രൂക്ഷഗന്ഥത്തില്‍ അച്ഛനെ 
മാര്‍മ്മിച്ചും പച്ചഷ്യുകള്‍ പോലും 
ചെങ്കെ?ടിവര്‍ണ്ണമാകണമെന്‌ 
ആഗ്രഹിച്ചും എഴ്ലവരിരിനിന്തും 
അകത ചച്ഛതിറത്തെ ആദമ? 
ക്ല ജീവിക്കുന്നവര്‍. അതാമാര 
ക്കാരായ ആ മനുഷ്യരെ. 


മലയും ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004൦ ൭8 


മീദ്യതിരുവിതാംകുറിന്റെ ഹൃദയമാണ്‌ തിരുവല്ല. തിരുവല്ലായുടെ 
കൈവഴികളിലൊന്നാണ്‌ കവിയൂര്‍. ഞാലിക്കണ്ടവും, കണിയാമ്പാറയും, 
പടിഞ്ഞാറ്റിന്‍ചേരിയും, തോട്ടഭാഗവും ഒക്കെ അതിരുകളിടുന്ന കവി 
യൂര്‍. തെങ്ങും. റബറും. ചേനയും ചേമ്പും. ഇഞ്ചിയും കരിമ്പും വിള 
യുന്ന കവിയൂരില്‍ അമേരിക്കന്‍, ഗള്‍ഫ്‌ പണത്തിന്റെ തിളക്കവുമുണ്ട്‌. 
അവിടെ ഇഷ്ടസ്വപ്നങ്ങളുടെ തടവുകാരനായി പുതുവേലില്‍ ലാല 
നുമുണ്ട്‌. ചായക്കട ജോലിചെയ്തും, മെക്കാനിക്ക്‌ ആയും, പിന്നെ കൂലി 
പ്പണിക്കാരനായും നാല്പത്‌ ആണ്ടുകള്‍ പിന്നിടുമ്പോള്‍ ലാലന്‍ “ദേ 
വതകളോട്‌ മറ്റാരോടുമില്ലാത്ത ഇഷ്ടം”. 

ദേവതകളോടുള്ള ഇഷ്ടം നിറയുന്ന ലാലനെത്തേടി സ്വപ്നങ്ങളെ 
ത്താന്‍ തുടങ്ങിയിട്ട്‌ വര്‍ഷം പത്താകുന്നു. ലാലന്റെ ഓരോ അണുവി 
ലും സ്വപ്നത്തിലൂടെ എത്തിയ ദേവതകള്‍ കുടിപാര്‍ക്കുവാന്‍ തുട 
ങി. സ്വപ്നാന്ത്യത്തില്‍ യാഥാര്‍ത്ഥ്യവും, സ്വപ്നവും വേര്‍തിരിച്ചെടു 
ക്കാന്‍ ലാലന്‍ മറന്നു. അതോടെ പുതിയൊരു ലോകം ലാലന്‍ ചുറ്റും 
മുളയിടുകയായിരുന്നു. സ്നേഹത്തിന്റെ, പ്രണയത്തിന്റെ, ശകാരത്തി 
ന്റെ. ഒക്കെ ലോകം ലാലന്‍ സ്വപ്നം പകര്‍ന്നുകൊടുത്തു. നിനച്ചിരി 
ക്കാത്ത നേരത്തും, ഉറക്കത്തിലും സ്വപ്നം കടന്നുകയറിയാല്‍ പിന്നെ 
ഏതോ ഒരാത്മാവിനെ തൊട്ടറിയുന്ന അനുഭവങ്ങളിലേക്ക്‌ ലാലന്‍ പോ 
വും. സ്വപ്നം മടങ്ങുമ്പോഴാവട്ടെ അധ്വാനം അടയാളമിട്ട ശരീരം പോ 
ലെ അകലേക്ക്‌ തുറന്നുപിടിച്ച കണ്ണുമായി ലാലന്‍ കിടക്കും അടുത്ത 
ഇഷ്ടം വരുന്നതും കാത്ത്‌. ഓരോ സ്വപ്നവും മനുഷ്യാവസ്ഥയുടെ വി 
വിധ തലങ്ങള്‍ പഠിപ്പിക്കുന്നുവെന്ന്‌ ലാലന്‍ പറയുന്നു. 

അതില്‍ തീവ്രമായ സ്ത്രീ - പുരുഷ അനുരാഗമുണ്ട്‌, യുവത്വത്തിന്റെ 
ദൈന്യതയും നൊമ്പരവുമുണ്ടെന്നും. ജീവിതത്തിന്റെ ലാവണ്യ സുഖ 


ങ്ങളുണ്ടെന്നും ലാലന്‍ അടിവരയിട്ട്‌ പറയുമ്പോള്‍ ലാലനെ കീഴ്‌പ്പെടു 
ത്തിയ സ്വപ്നം നിറഞ്ഞ മനസ്സു പറയുന്നത്‌ നമുക്കൊന്ന്‌ കേള്‍ക്കാം. 

വെയില്‍ നിറഞ്ഞ വഴികളോട്‌ സ്വപ്നത്തെക്കുറിച്ച്‌ ചോദിച്ച്‌ ലാല 
നലയുമ്പോള്‍ ചുണ്ടില്‍ നൂറ്‌ ദേവതകളുടെ പേര്‌ നിറഞ്ഞ മന്ത്രവുമു 
ണ്ട്‌ കൂട്ടിന്‌. മന്ത്രങ്ങളിങ്ങനെ. 

ഓം ശക്തിലാല 

ദേവി ചന്ദ്രലാല 

ദേവി മഹാലക്ഷ്മി 

ദേവി ധനലക്ഷ്മി 

മന്ത്രങ്ങളിങ്ങനെ നീളുമ്പോള്‍ വരിഞ്ഞുമുറുകിയ വീണ പോലെ 
ലാലന്‍ നില്‍ക്കും. കാഴ്ചക്കാരുടെ എണ്ണം കുടും. പിന്നെ പരിഹാസ 
ങ്ങളുമായി അവര്‍ ഒഴിയുമ്പോള്‍ മുറിഞ്ഞുപോയ സ്വപ്നത്തെക്കുറി 
ച്ച്‌, തന്നെ ജീവിപ്പിക്കുന്ന ആ ഇഷ്ടത്തെക്കുറിച്ചാണ്‌ പിന്നെ ആലോ 
ചന. അതിന്നിടയില്‍ പണം കിട്ടുന്ന എന്ത്‌ കൂലിവേലയ്ക്കും ലാലന്‍ 
സമയം കണ്ടെത്തും. കിട്ടുന്ന പണത്തിന്‌ വയറ്‌ നിറയെ ആഹാരം കഴി 
യ്ക്കും. വയറ്‌ നിറഞ്ഞാല്‍ കഠിനമായ വ്യായാമത്തിലേക്ക്‌ പോവും. ഒ 
ടുവില്‍ തളര്‍ന്നുറങ്ങും. ഉറക്കത്തില്‍ ലാലനെത്തേടി സ്വപ്നങ്ങളെത്തും. 


സ്വപ്നവും “ഭ്രാന്തും 


തന്നെ ഭ്രാന്തനെന്ന്‌ വിളിച്ചവര്‍ക്ക്‌ ദാനമായി കൊടുത്തു ലാലന്‍ 
മറ്റൊരു പേര്‌ മുഴുഭ്രാന്തന്‍മാര്‍”. ജീവിതത്തില്‍ സ്വപ്നം കാണാത്തവര്‍ 


ഒ00മരക്കാട്‌ പോലെ ലാലന്‍ 


മുഴുഭ്രാന്തന്‍മാരല്ലേ? ലാലന്റെ ചോദ്യം സമൂഹത്തോടാണ്‌. മൂളിത്തിരി 
യുന്ന പമ്പരം കണക്കേ വിടര്‍ത്തിയ പെരുവിരലിലും. ചുണ്ടുവിരലി 
ലുമൂന്നി ലാലന്‍ കറങ്ങുമ്പോള്‍ “ഇവന്റെ വട്ട്‌ കണ്ട്‌ നിക്കാന്‍ നാണമി 
ല്ലേ” എന്നു ചോദിച്ചവരോട്‌ എങ്കില്‍ നിങ്ങളിങ്ങനെയൊന്നുകാട്ടു എന്ന 
ചോദ്യത്തിന്‌ ഉത്തരം പോലും നല്കാതെ അവര്‍ പിന്‍വലിയുമ്പോള്‍ 
ലാലന്‍ കറക്കത്തിന്‌ ശക്തികൂട്ടും. പിന്നെ വായുവില്‍ കരണം മറി 
ഞ്ഞ്‌ കായികാഭ്യാസികളെ വെല്ലുന്ന പ്രകടനങ്ങളിലേക്ക്‌ പോവും. ഒടു 
വില്‍ ലാലന്റെ കാഴ്ചയിലുള്ള ആകാശത്തെ മാന്‍ കുട്ടികളോടും, ഇല 
ത്തിലെ മത്സ്യകന്യകകളോടും വിടപറഞ്ഞ്‌ ലാലന്‍ ഭൂമിയില്‍ തിരിച്ചെ 
ത്തുമ്പോള്‍ ശകാരത്തിന്റെ മുഖവുമായി അയല്‍വാസി ചാത്തനാട്ടെ 
തമ്പി അരികില്‍. “നീ കറങ്ങിം ചാടി മറിഞ്ഞും നടന്നാ വാഴക്കന്ന്‌ ആര്‌ 


കുഴിച്ച്‌ വെക്കും ലാലാ”. “നാളെക്കാലത്ത്‌ എല്ലാവാഴക്കന്നും മണ്ണിനടി 


ലാവും പൊക്കോ” ലാലന്റെ മറുപടീല്‍ തമ്പിക്ക്‌ തൃപ്തി. 
വാഴക്കന്നിന്‌ തടം വലിക്കുമ്പോള്‍. റബറിന്‌ വളമിടുമ്പോള്‍ ലാ 
ലന്‍ ആരോടെന്നില്ലാതെ പറയുന്ന ഒരു വാചകമുണ്ട്‌ “കപടസ്നേഹ 
ത്തില്‍ കരിനാഗമിഴയും” ശരിയാണ്‌. കരിനാഗങ്ങളെ ഭയന്ന നാളുകളി 
ലെപ്പഴോ ആണ്‌ ലാലന്റെ മനസ്സ്‌ ദേവതകളിലേക്ക്‌ പറന്നത്‌. പിന്നെ 
മണ്ണിലെ പെണ്ണുങ്ങളെ ലാലന്‍ വെറുത്തു. മാനത്തെ മേഘക്കൂട്ടങ്ങ 
ളില്‍ നിന്ന്‌ ആഭരണം മാത്രം ധരിച്ച്‌ വിരുന്നുവരുന്ന ദേവതകളെ ഇഷ്ട 
പ്പെടാനും തുടങ്ങി. “അവരുടെ സംസാരത്തിന്‌ ദേവഭാഷയൊന്നുമല്ല. 
വെറും ചലനങ്ങള്‍, ആംഗ്യങ്ങള്‍ മാത്രം”. ലാലന്‍ പറഞ്ഞു. 
ദേവതകള്‍ എന്നെ ഇഷ്‌ടപ്പെടുന്നതുകണ്ട്‌ ദേവന്‍മാര്‍ക്ക്‌ എന്നോ 
ട്‌ ദേഷ്യമാ. ലാലനോട്‌ ഇഷ്ടമുള്ള ദേവതകളുടെ സാമീപ്യം എങ്ങി 
നെ അറിയാം? എന്റെ ചോദ്യം ലാലന്‌ ഏറെയിഷ്ടമായി. ചിരിച്ചുകൊ 
ണ്ട്‌ പറഞ്ഞ ഉത്തരമിങ്ങനെ. “വിളഞ്ഞ നെല്ലിന്റെ നിറമുള്ള പാര്‍വ്വതി 
ദേവി എത്തുന്ന സ്വപ്നത്തിന്‌ മുല്ലപ്പൂവിന്റെ മണമാണ്‌. വെണ്ണക്കര്‌ 


മലയാളം ഓണപ്പ തി പ്പ്‌ 


ആഗസ്ററ്‌ 2004 ൭ ൫൭ 


ശില്പം പോലെ സരസ്വതി ദേവി എത്തുമ്പോള്‍ റോസപ്പൂവിന്റെ മണ 
മാണ്‌, ചോരച്ചുവപ്പിന്റെ അഴകുമായി ദുര്‍ഗ്ഗാദേവി എത്തുമ്പോള്‍ പി 
ച്ചിപ്പുവിന്റെ മണമാണ്‌ എനിക്ക്‌ ചുറ്റും പടരുന്നത്‌. 

“തിങ്കള്‍. ബുധന്‍. ശനി ഈ ദിവസങ്ങളിലേ ഇവര്‍ വരു. ഇവരുടെ 
വരവ്‌ ദേവന്‍മാര്‍ കാണാതിരിക്കാന്‍ അവരുടെ ഒക്കെ കണ്ണ്‌ ഞാന്‍ 
കുത്തിപ്പൊട്ടിച്ചു. കുടാതെ ചിലരുടെ തലേം വെട്ടിക്കളഞ്ഞു. ലാലന്റെ 
മുറിയിലെ സ്വർണ്ണക്കടയുടെ വിലാസമെഴുതിയ കലണ്ടറില്‍ കൃഷ്ണന്റെ 
ചിത്രത്തിന്‌ കണ്ണില്ല. പരമേശ്വരനാവട്ടെ തലയുമില്ലാതെ ചുവരില്‍ തൂ 
ങ്ങിക്കിടക്കുന്നു. 

“ദേവതകള്‍ വരുമ്പോള്‍ ഞാനുറക്കത്തിലാണെങ്കില്‍ ഷോക്കിപ്പി 
ക്കുന്ന ഒരു നോട്ടത്തിലൂടെ എന്നെ ഉണര്‍ത്തും. പിന്നെ ഞാന്‍ നാട്ടി 
ലെ സകലകാര്യങ്ങളും അവരോട്‌ പറയും. പഠിക്കാന്‍ കാശില്ലാഞ്ഞിട്ട്‌ 
ചാടിച്ചത്ത തിരുവനന്തപുരത്തെ പെണ്ണിന്റെ കാര്യവും ഞാന്‍ പറഞ്ഞു 
പാര്‍വ്വതിയോട്‌. എല്ലാം കേട്ടിരുന്നു. പോകാന്‍ നേരം ദേവ ചലനങ്ങ 
ളോടെ പാര്‍വ്വതി പറഞ്ഞു. തെറ്റ്‌ ചെയ്യുന്നവരെ ഞാന്‍ ശിക്ഷിച്ചോ 
ളാംന്ന്‌. അപ്പോള്‍ ദേവിക്ക്‌ നാല്കയ്യുണ്ടായിരുന്നു. ഗദയും, പണവും, 
വേദവും. താമരയും പിടിച്ച നാല്‌ കയ്യ്‌. പോകാന്‍ നേരം ഗദ വച്ച്‌ 
എന്റെ കയ്യില്‍ തട്ടിയിട്ട്‌ പറഞ്ഞു. നല്ല ബലമുള്ള കയ്യാ ജോലിയെടു 
ത്തേ ജീവിക്കാവുന്ന്‌ പറഞ്ഞു”. P ൽ 

മനുഷ്യരില്‍ സ്‌നേഹം കുറഞ്ഞിട്ടോ, 
അതോ സ്നേഹത്തില്‍ പൊതിഞ്ഞ വഞ്ചന 
അനുഭവിച്ചതുകൊണ്ടോ, എങ്ങനെയാണ്‌ 
ലാലന്‍ ദേവതകളെ ഇഷ്ടപ്പെടാന്‍ തുടങ്ങി 
യത്‌? 

“മനുഷ്യരില്‍ സ്നേഹമില്ലല്ലോ കരിനാ 


ഫസര്‍ക്കും ദുഖം. 


മനും, നീനാകുറുപ്പിം. 
രുന്ന സിനിമാ സംവിധാ 


പൂനാ ഫിലിം ഇ൯സ്റ്റി്യൂട്ടിലെ പ്രൊഫസറുയ് 
യകന്‍ കവിയൂര്‍ ശിവപ്രസാദിന്‌ ലാലന്റില്ല 
അഭിനേതാവിനോട്‌ തികഞ്ഞ ആദരവാണുള്ളത്‌. അതുകൊണ്ട്‌ തന്റെ 
ശിവപ്രസാദിന്റെ രണ്ട്‌ സിനിമകളില്‍ ഗ്രാമീണന്റെയും, വില്ലന്റെയും രണ 
വേഷങ്ങള്‍ ചെയ്തു. മിക്ക ദിവസങ്ങളിലും വെറ്റമാലയും, എണ്ണവി 
മായി തന്റെ സ്വപ്നദേവതകള്‍ക്ക്‌ സ്‌നേഹത്തിന്റെ പൂത്താലമ്മേ 
ക്കുന്നു ലാലന്‍. ആരോ നല്കിയ ഇഷ്ടം കപടസ്‌നേഹമെന്ന്‌ തിരിച 
റിഞ്ഞനാള്‍ മുതല്‍ സ്വയം തീര്‍ത്ത ലോകത്തേക്ക്‌ മടങ്ങിയതില്‍ പ്രൊ 


മനസ്സിന്‌ രണ്ട്‌ പകുതികള്‍ ഉണ്ടെന്ന്‌ പറയാം. ഒന്ന്‌ എല്ലാം 

ലാക്കി ശ്രദ്ധാപൂര്‍വ്വം തിരഞ്ഞെടുക്കാന്‍ നമ്മേ പഠിപ്പിക്കുന്നു. അടു 
ത്തത്‌ സര്‍ഗാത്മക മനസ്സാണ്‌. സങ്കല്പിക്കുക, പുതിയ ആശയങ്ങള്‍ 
രൂപപ്പെടുത്തുക എന്നീ കടമകള്‍ ചെയ്യുവാനുള്ളത്‌. രണ്ട്‌ പങ്കും 

ണപരമായി തീരുമ്പോഴാണ്‌ മനസ്സ്‌ പൂര്‍ണ്ണമാകുന്നത്‌ ഇതില്‍ ലാലന്റെ 
മനസ്സിന്‌ നഷ്ടമായത്‌ ഏത്‌ പകുതിയാണ്‌. വര്‍ത്തമാനകാലത്തില്‍ ക 
പടസ്നേഹമേറുമ്പോള്‍ നമ്മുടെ സമൂഹത്തില്‍ ലാലന്‍മാര്‍ ഏറുക 
യാണ്‌. സ്വയം തീര്‍ക്കുന്ന സ്വപ്നത്തിന്റെ വിരലില്‍ പിടിച്ച്‌ കൂരിരുട്ടി 
ലേക്ക്‌ നടക്കുന്ന ലാലന്‍മാര്‍, ശിക്ഷവിധിച്ച സമൂഹം എന്നിട്ട്‌ അവരെ 


നോക്കിച്ചിരിക്കുമ്പോള്‍ സമൂഹത്തിന്റെ മന 
സ്റീന്‌ നഷ്ടമായ പകുതിയേതെന്നും തിരി 
ച്ചറിയേണ്ടതുണ്ട്‌. കേരളത്തിന്റെ തിരക്ക്പി 


ടിച്ചു യാന്ത്രിക ജ്ീവിതത്തിന്നു, നഷ്ടമായത്‌ 


എന്തെന്ന്‌ അന്വേഷിക്കുന്ന സമൂഹമുണ്ട 
യാല്‍ “ദേവതകള്‍! മടങ്ങിപ്പോകും. 
സ്നേഹത്തിന്റെ ഒരു പൂമരം ലാലന്റെ 


വില്‍ ഖളാന്‍ നല്കുന്ന ഒരു സന്ദേശമുണ്ട്‌. ഓരോ കമ്മ്യൂ 
ണിസ്റ്റും അറിയേണ്ട സന്ദേശം. അക്കഥയിലെ ഒരേട്‌ നമു, 
ക്കിങ്ങനെ വായിക്കാം. 

ചാണകം മെഴുകിയ തറയിലേക്ക്‌ നിവര്‍ത്തിയിട്ട പ 
തരത്തില്‍ ദു:ഖത്തിന്റെ നിറത്തിലെഴുതിയ വലിയ അ 
ക്ഷരങ്ങള്‍ക്ക്‌ താഴെ കണ്ണടവച്ച്‌ മുന്നോട്ട നടക്കുന്ന ചെ 
റിയ ആള്‍രുപത്തിന്റെ ചിത്രം. ആ കാഴ്ചകണ്ട്‌ ജീവിത 
ത്തിന്റെ ശക്തികെട്ടവനെപ്പോലെ “ഖളാന്‍'. പുകച്ചുരു 
ളുകള്‍ നിറഭേദം വരുത്തിയ ചുവരില്‍ ചാരി നിന്നു. പ്രത 
ത്തിലേക്ക്‌ കുനിഞ്ഞ തലകള്‍ വായിച്ചതും, പിന്നെ കൂട്ടം 
കൂടിപ്പറഞ്ഞതും ഒന്നും ഖജാന്‍ കേട്ടില്ല. ചിത്രത്തിലെ 
) കട്ടികണ്ണടയ്ക്കുള്ളില്‍ നിന്ന്‌ നീണ്ടുവരുന്ന കണ്ണുകള്‍ 
തന്നെ പൊതിയുന്നതു പോലെ ഖജാന്‌ തോന്നി. ആ 
കണ്ണുകളുടെ പ്രകാശത്തിന്‌ ചുവപ്പ്‌ നിറമായിരുന്നു. അ 
പ്പോള്‍ ചായക്കടയും, കുനിഞ്ഞ തലകളും ഖജാന്റെ കാ 
ഴ്ചയില്‍ നിന്നുമറഞ്ഞു. ചുവപ്പിന്റെ ഒരു നേരിയ പാട 
മാത്രം മുന്നില്‍. അവ ക്രമേണ കനംവച്ച്‌ കടുംചുവപ്പി 
ന്റെ മേലുപ്പുമായി നില്‍ക്കേ ചായക്കടക്കാരന്‍ ഗോപാ 
ലന്റെ ചോദ്യമുയര്‍ന്നു. 


ഇ.എം.എസിന്റെ മരണം 


“ശ്ശെടാ ഇവനെന്താ ഭിത്തിയേല്‌ ആണിയടിച്ച്‌ നീര്‍ 
 തആതിയതുപോലെ നിക്കുന്നത്‌. നെനക്ക്‌ കള്ളെടുക്കാനൊ 
പ ന്നും പോകണ്ടേ.” ചോദ്യമുണര്‍ത്തിയ ഖജാന്‍ കയ്യിലി 


! ഗങ്ങളല്ലെയുള്ളൂ, കപടസ്‌നേഹത്തില്‍ ഒളി യുള്ളിലുണ്ട്‌ അത്‌ നട്ടതാരാണെന്നും, ഏത്‌ തന്ന തണുത്തുറഞ്ഞ ചായ ഒരു കവിള്‍ പോലുമിറക്കാ 


ച്ചുവച്ച കരിനാഗങ്ങള്‍. അതുകൊണ്ടാ 


| 
| 


ഞാന്‍ മണ്ണിലെ സ്നേഹത്തെ വെറുത്തത്‌” 
അപ്പോള്‍ പണ്ട്‌ കല്യാണം കഴിച്ചതെന്തി 
നാ? “ഭാര്യയുടെ സ്നേഹത്തിന്‌ പലിശക്കാ 
രന്റെ മുഖമാണ്‌. അളവ്‌ കുറഞ്ഞാല്‍ നമ്മ 
ഉറിയാതെ അവര്‍ സ്‌നേഹം വിലക്കും. 
അതാ ഞാന്‍ പറയുന്നത്‌ കപടസ്നേഹ 
ത്തില്‍ കരിനാഗ്മിഴയുമെന്ന്‌. പതിനഞ്ച്‌ പവ 
നും ഇരുപതിനായിരം രൂപായും തന്നാരുന്നു 
എന്റെ കല്യാണത്തിന്‌. പക്ഷേ പെണ്ണിന്റെ 
കൂടി ഒരു മാസം കഴിയും മുമ്പ്‌ ബന്ധമങ്ങ്‌ 
പിരിഞ്ഞു. മേടിച്ചത്‌ തിരിച്ചുകൊടുക്കാന്‍ 
കവിയൂര്‍ ബാങ്കിന്ന്‌ ലോണെടുത്തു”. 


കനല്‍വിളക്കുകള്‍ 
പാടു ജവ മഃച്ചുവളൂര്‍തെനുമറിഞ്ഞാല്‍ ഒരുപക്ഷേ, 
ദവമകകള ലാലര്‍ മറവിയുടെ തൂവാലയില്‍ 
പൊമിഞ്ഞുവച്ചേക്കും, പിനെ മണ്ണിലെ മനുക്ടമെ 
സ്നേഹിച്ചും, കലഹിച്ചും, ഒരുപാട്‌ ഇഷ്ടകെട്ടും ലാ 
ലല പകലിരവുകള്‍ ജരലക്ഷം നേടിയേക്കും. 


“ലാലാ” സൈക്കിളില്‍ പാഞ്ഞുവന്ന 
പ്ളെസ്ടുക്കാരന്‍ വിളിച്ചു. രാവിലെ വീട്ടില്‍ 
പണിക്ക്‌ വരണം. ലാലന്‍ തല കുലുക്കി. 
സൈക്കിള്‍ ഇടവഴിയിലൂടെ മുന്നോട്ട്‌ പാ 
ഞ്ഞു. “മഠത്തിപ്പറമ്പില്‍ തങ്കപ്പന്റെ മോനാ. 
അവര്‍ക്ക്‌ ചേനേം, ഇഞ്ചീം നടാനുണ്ട്‌. അതി 
ന്‌ വിളിച്ചതാ. ഏത്‌ പണിക്കും ഞാന്‍ പോ 
കും. രാവിലെ ആറരയ്ക്ക്‌ പണിക്കിറങ്ങും. ഉച്ചയ്ക്ക്‌ രണ്ടരയാവുമ്പോള്‍ 
പണിനിര്‍ത്തും നൂറ്റി അമ്പത്‌ രൂപ കൂലീം മേടിക്കും. ബാക്കി സമയങ്ങ 
ളില്‍ സിനിമേലും, സീരിയലിലും അഭിനയിക്കാനുള്ള ചാന്‍സ്‌ തേടും”. 
സിനിമാ ലോകത്തെ ലാലന്റെ ഈടുറ്റ സാഹൃദങ്ങളാണ്‌ സജി സോ 


നിന്നുമറഞ്ഞു. ഇ 


ആഗസ്ററ്‌ 2004 ൦ 276 


സ്നേഹത്തിന്റെ ഒരു പുമരം ലാലല്‍ള്‍യുള്ളിമുങ്‌. 
ജമ്‌ നട്ടമാരംഞതും, എത്‌ മേഘക്കുട്ടതളിമാണ്‌ 


മേഘകൂട്ടങ്ങളിലാണ്‌ അവ തഴച്ച്‌ വളര്‍ന്ന 
തെന്നുമറിഞ്ഞാല്‍ ഒരുപക്ഷേ, ദേവതകളെ 
ലാലന്‍ മറവിയുടെ തൂവാലയില്‍ പൊരി 


ഞ്ഞുവച്ചേക്കും. പിന്നെ മണ്ണിലെ മനുഷ്യരെ 


സ്‌നേഹിച്ചും, കലഹിച്ചും. ഒരുപാട്‌ ഇഷ്‌ട 
പെട്ടും ലാലന്റെ പകലിരവുകള്‍ ഇന്മലക്ഷ്യം 
നേടിയേക്കും. അതുവരെ ലാലന്റെ ഇഷ്‌ട 
ങ്ങളെ നമുക്കും വെറുതെ ഇഷ്ടപ്പെടാം. 
അല്ലെങ്കില്‍ സ്വപ്നങ്ങളുറങ്ങുന്ന ലാലന്റെ 
ആഴക്കണ്ണുകളില്‍ നന്മയുടെ ഇത്തിരി വെ 
ളിച്ചം പകര്‍ന്ന്‌ ജീവിതത്തിലേക്ക്‌ കൂട്ടിക്കൊ 
ണ്ടുവരാം. 
തുമ്പയും തോളില്‍ വച്ച്‌ ഞാലിക്കണ്ട 

ത്തിന്റെ ഇടവഴികളിലൂടെ. റബര്‍ക്കാടിന്റെ 
നടുവിലൂടെ ലാലന്‍ മന്ത്രങ്ങളുരുവിട്ട്‌ പോ 
കുന്നു, ഇഷ്ടദേവതകള്‍ ഓടിയെത്താന്‍ പി 
ച്ചിയുടെയും, മുല്ലയുടെയും, റോസാപ്പൂവിന്റെ 
യും അകമ്പടിയുള്ള ദേവതകളെത്താന്‍. റ 
ബര്‍ക്കാടിനെ ഉലച്ച കാറ്റും ലാലനൊപ്പം മ 
ന്ത്രോച്ഛാരണങ്ങളിലേക്ക്‌ കടന്നു. 

ഓം ശക്തിലാല 

ദേവി ചന്ദ്രലാല 

ദേവി മഹാലക്ഷ്മി 

ദേവി ധനലക്ഷ്മി 


മേലാസകലം സ്വപ്നത്തിന്റെ കനല്‍ വിളക്കുമായി, എല്ലാ രാത്രിക 
ളിലും എരിഞ്ഞുപുക്കുന്ന ഒറ്റമരക്കാട്‌ പോലെ. ലാലന്‍ കാഴ്ചയില്‍ 


പുവപ്പിന്റെ വ്യക്തിപരമായ ഒരു സാന്നിധ്യവും ജീവിതത്തിലാ 
ഗ്രഹിക്കാതെ, കമ്മ്യൂണിസത്തിന്റെ അതിര്‍വരമ്പുകള്‍ ഒരു പാഠശാല 
യിലും പോയി പഠിക്കാതെ, ജീവന്‍ നിലനിര്‍ത്തുന്ന പ്രാണവായുപോ 
ലെ ചുവപ്പിനെ ഹൃദയത്തില്‍ സൂക്ഷിക്കുന്ന, തിരഞ്ഞെടുപ്പില്‍ വോ 
്ട്ചെയ്തും, പ്രകടനത്തില്‍ പങ്കുചേര്‍ന്നും, സമരങ്ങളില്‍ സജീവസാന്നി 
ധ്യമായും, സ്വയം ചുവപ്പ്‌ പതാകയായി മാറുന്ന കേരളത്തിലെ ലക്ഷോ 
പലക്ഷങ്ങളില്‍ ഹൃദയശുദ്ധിനിറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ഇഷടങ്ങ 
ളിലേക്ക്‌ നമുക്ക്‌ ചെല്ലാം. നന്‌ 

ദിവാകരനായിപ്പിറന്ന്‌ 'ഖജാനാ'യി മാറിയ ആ ചുവപ്പന്‍ ഇഷ്ട 
ത്തിന്റെ കഥയിങ്ങനെ. ഖജാന്‌ പ്രായം അറുപത്തിമൂന്ന്‌. വിദ്യാഭ്യാസം 


അഞ്ചാംക്ലാസ്‌. ഖജ്ാന്‍ അവിവാഹിതനാണ്‌, കമ്മ്യൂണിസ്റ്റാണ്‌, കള്ള 


പട്ട്‌ തൊഴിലാളിയാണ്‌. ഖജാന്റെ ഇഷ്ടം ചുവപ്പന്‍ പതാകയോട, 
ളീവിതാഗ്രഹം മണ്ണിലും. മരങ്ങളിലും ചുരുള്‍. നിവര്‍ന്ന്‌ പറക്കുന്ന ചോ 
രചെങ്കൊടി കാണുക എന്നതുമാത്രം. കേവലം പതിനൊന്ന്‌ വയസ്സില്‍ 
തോന്നിയ ഈ ഇഷ്ടം അറുപത്തിമുന്നിലും താലോലിക്കുന്ന ഖളാ 


ന്റെ മനസ്സില്‍ മറ്റൊന്നിനും സ്ഥാനമില്ല. തീവ്രമായ ഇഷ്ടത്തിനൊടു 


തെ ചിതലരിച്ചു തുടങ്ങിയ മേശപ്പുറത്തേക്ക്‌ വച്ചു. 
പുറത്തേക്ക്‌ നോക്കുമ്പോള്‍ കവിളിലൂടെ രണ്ട്‌ കൊച്ച 
രൂവികള്‍ ഒഴുകാന്‍ തുടങ്ങിയിരുന്നു. ന്‌ 
“കൃരഞ്ഞോണ്ടിരുന്നാ ചത്തവര്‌ തിരിച്ചുവരുമോ. പോ 
യി കള്ള്‌ ചുമക്കടാ. ചായക്കടക്കാരന്റെ ഗുണദോഷം പറ 


ച്ചില്‍ ചുമയില്‍ കേള്‍ക്കാതായപ്പോള്‍ വെളിയില്‍ കൂട്ടം കൂടി നില്ക്കു 


ന്നവരുടെ നടുവില്‍ നിന്ന്‌ കോണ്‍ഗ്രസുകാരനായ പഞ്ചായത്ത്‌ മെമ്പര്‍ 
പറയുന്നു. “വല്യ ഇതിമാരുടെ കുടുംബത്തല്ലേ അങ്ങേര്‌ ജനിച്ചത്‌. 
പക്ഷേ, ലോകത്തിലെ ഏറ്റവും ചെറിയ ആവശ്യങ്ങളെ മരിക്കും വരെ 
അങ്ങേര്‍ക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടല്ലേ കമ്മ്യുണിസ്റ്റ്‌ പാര്‍ട്ടി 
ഇത്രേം പച്ചപിടിച്ചത്‌.” അതു കേട്ടതും ഖാന്റെ കവിളിലെ അരുവി 
കള്‍ പുഴകള്‍ക്കായി വഴിമാറിക്കൊടുത്തു. ae 
നനവുള്ള കാറ്റ്‌ പുറത്ത്‌ തുങ്ങിപ്പിടിച്ചുനിന്നിരുന്ന മഴമേഘങ്ങളെ 


യും കൊണ്ട്‌ എങ്ങോ പറന്നുപോയി. നാലഞ്ച്‌ മഴത്തുള്ളികള്‍ പ്രത 


ക്കടലാസില്‍ വീണു. കൂടെ പൊടിമണ്ണും, കരിയിലക്കഷണങ്ങളും. ഒഴു 
കുന്ന കണ്ണീര്‍ ഖജാന്റെ കാഴ്ചമറയ്ക്കുമ്പോള്‍ ഗോപാലന്റെ കനത്ത 
ശബ്ദം വീണ്ടും. “നെനക്ക്‌ പത്ത്‌ അറുപത്‌ വയസ്സായില്ലേടാ. അങ്ങേര 
ചത്തെന്നും പറഞ്ഞ്‌ ഇതുപോലെ നിന്ന്‌ കരയാതെ പോയി ജോലി 


നോക്കെടാ”. പുറത്തു നിന്ന്‌ ബുക്കും പുസ്തകവും അകത്തേക്ക്‌ വീ 


ണു. പിന്നാലെ ഗോപാലന്റെ പേരക്കുട്ടി നിധിന്‍. ചിരിയുടെ അല 
കടല്‍ തീര്‍ത്ത്‌ ഗോപാലന്റെ അരുകിലേക്ക്‌. പിന്നെ ചിരിയൊഴിഞ്ഞ 


ലയാളം ഓണപ്ചപ തി പ്പ്‌ 


ആഗസ്ററ്‌ 2004൦ 71 


നേരത്മവന്‍ പാഞ്ഞു. “ഇന്നു പഠിത്തമില്ല അപ്പച്ചാ സി.എം.എസ്‌. 
പത്തു്‌ തന്റെ ജീവിതത്തിന്റെ ഭാഗമായ ഇ.എം.എസ്‌. എട്ടുവയസ്സുകാ 
രന്റെ നാവില്‍ സി.എം.എസായി മാറിയപ്പോള്‍ ഖജാന്‌ നിയന്ത്രിക്കാ 
നായില്ല. നിലവിളിയോടെ അയാള്‍ മുഖം പൊത്തിക്കരഞ്ഞു. പേടിച്ചു 
പോയ നിധിനും കാരണമറിയാതെ ഖഇാനൊപ്പം കരഞ്ഞു. “പിള്ളാ 
രെക്കൂടെക്കരയിക്കാതെ നീ പോകുന്നുണ്ടോ”. ഗോപാലന്റെ വാക്കുക 
ളില്‍ താക്കീത്‌ നിറഞ്ഞുനിന്നു. 

ഖജാനിറങ്ങി. ശുന്യതനിറഞ്ഞ മുഖവുമായി വീട്ടിലേക്ക്‌ നടന്നു. റെ 
യില്‍പ്പാളത്തിലേക്കുള്ള കൽക്കെട്ട്‌ കയറുമ്പോള്‍ കണ്ണീര്‍വാര്‍ത്ത്‌ തല 
താഴ്ത്തിക്കിടക്കുന്ന ചെങ്കൊടിക്ക്‌ മേല്‍ കറുത്ത മേലാപ്പ്പൊതിയുന്ന 
ചെറുപ്പക്കാരേം കടന്ന്‌ പുത്തന്‍ തോടിന്റെ കരയിലൂടെ നടന്നു. 

തോട്ടിന്‍കരയിലെ പല വീടുകളില്‍ നിന്നും ഖജാന്റെ നേര്‍ക്ക്‌ ചോ 
ദൃമുയര്‍ന്നു. “ഇതെന്നാ തിരിച്ച്‌ പോണേ, ഇന്നു കള്ളെടുക്കുന്നില്ലേ. 
ഇന്ന്‌ പണീല്ലേ. ഒന്നിനും ഉത്തരം കൊടുക്കാതെ മനസ്സ്‌ നൊന്ത്‌ കിട 
പ്പാരുന്നു ഞാന്‍. ഇ.എം.എസ്‌. പോയപ്പോള്‍ അത്രയ്ക്ക്‌ വിഷമമാരു 
ന്നു എനിക്ക്‌. നാല്പത്തിയഞ്ച്‌ വര്‍ഷമായി ചെത്ത്‌ കള്ള്‌ ചുമന്ന്‌ ഷാ 
പ്പിലെത്തിക്കുന്ന ഖജാന്‍ എന്ന വിളിപ്പേരിലറിയപ്പെടുന്ന ദിവാകരന്‌ 
ഇ.എം.എസ്‌. മരിച്ച ദിവസത്തേക്കുറിച്ചുള്ള ഓര്‍മ്മയാണ്‌ പറഞ്ഞത്‌. 
ചിങ്ങവനം പുത്തന്‍തോടിന്റെ കരേല്‍ ചതുപ്പ്നിലങ്ങള്‍ക്കുമപ്പുറം അ 
നിയന്‍ കരുണാകരനോടൊപ്പമാണ്‌ അവിവാഹിതനായ ദിവാകരന്റെ 
താമസം. 

കൊല്ലാറ അയ്യപ്പന്റെം കോതയുടെയും മകനായി ജനിച്ച ദിവാകരന്‍ 
അഞ്ചാം ക്ലാസോടെ പഠിപ്പ്‌ നിര്‍ത്തി. നാട്ടില്‍ ചെങ്കൊടിക്ക്‌ വേരുകളു 
ണ്ടാവാന്‍ തുടങ്ങിയപ്പോള്‍ മുതല്‍ ചുവപ്പിനെ നെഞ്ചില്‍ പ്രതിഷ്ഠി 
ച്ചു. പിന്നെ കള്ള്‌ ചെത്ത്‌ പഠിക്കാന്‍ മോഹിച്ചു. അതിന്‌ കഴിയാതെ 
വന്നപ്പോള്‍ ചെത്തുകാരേല്ലി _- 
ക്കുന്ന കള്ള്‌ ചുമന്ന്‌ ഷാപ്പില്‍ 
കൊടുക്കാന്‍ തുടങ്ങി. അത്‌ ജീ 
വിത മാര്‍ഗ്ഗമായി. ചെത്തുകാരു 
ടെ അന്തിചര്‍ച്ചയില്‍ രാഷ്ട്രീയം 
പഠിച്ചു. ചുവപ്പിന്റെ ഉദ്ദേശ്യശുദ്ധി | 
യില്‍ മനസ്സ്‌ നിറഞ്ഞു. മാര്‍ക്‌സി 
സം ലെനിനിസത്തിന്റെ ബാലപാ 
ാങ്ങളൊന്നുമറിയാതെ, കമ്മ്യൂണി 
സത്തിന്റെ നന്മ ഹൃദയത്തിലും, 
സഹജീവികളിലും പകരാന്‍ പാര്‍ 
ട്ടി സ്ഥാനങ്ങളൊന്നും മോഹിക്കാ 
തെ പാടപെടാന്‍ തുടങ്ങി. 

ചെത്തുകാരുടെ ഷാപ്പ്കമ്മറ്റി 
യില്‍ പണ്ട്‌ പ്രധാന സ്ഥാനം ഖ 
ജാന്‍ജിക്കായിരുന്നു. ഖജാന്‍ജിയായി തെരഞ്ഞെടുക്കുന്നയാളോട്‌ ചെ 
ത്തുകാര്‍ക്ക്‌ അതിരറ്റ ബഹുമാനമായിരുന്നു. കള്ള്‌ കുടിക്കുന്നത്‌ ഖ 
ജാന്‍ജിയെ മറഞ്ഞ്‌. ചീത്ത വിളിക്കുന്നത്‌ ഖജാന്‍ജി കേള്‍ക്കാതെ, 
എന്തിന്‌ ബീഡി വലിക്കുന്നതുപോലും ഖജാന്‍ജിയെ കാണാതെ. ഓ 
രോ ഖജാന്‍ജിയെയും ഇ.എം.എസിന്‌ തുല്യമായി ചെത്തുകാര്‍ കണ്ടി 


എനികിഷം അരുപത്തിമുന്‌ വയ 
സ്ലായി. ആരോടും ഇതുവരെ ജാതി 
ചോദിച്ചിട്ടില്ല, ആരോടും പെണങ്ങി 
ടടില്ു, ആരോടും കള്ളം പറഞ്ഞിട്ടി 
ലല. പട്ടിണിം പഞ്ഞോമില്ലാതെ നാട്ടി ള്ളരിനാമ്പുകള്‍ ചവിട്ടിമെരിക്കു 
ലെല്ലാരും കഴിയണം. പിനെ കുകണ്ഠത്തുത കാഴ്ചയിലെല്ലാം ചെങ്കൊടി മ്പോള്‍, പറയെടുപ്പിന്‌ വന്ന 
പറന്നു നിക്കണം. പാടത്ത്‌, കവികളില്‍, ഓടുത ബസ്സിൽ, കാറില്‍ ആന വിളവൊത്ത ഏത്ത വാഴ 


പിനെ എല്ലാ വീടിന്റെയും മുകളില്‍ ചെങ്കൊടി പറന്നു നിക്കണം, ൪3 തിന്നുമ്പോള്‍ ഒക്കെ സ 
| മാധാനോം തീര്‍പ്പും പറയാന്‍ ദി 


| വാകരനെത്താന്‍ തുടങ്ങിയപ്പോ 
ഴാണ്‌ ബന്ധുവും ചെത്തുകാരനു 


ജി”. പഠിപ്പും പ്രതാസുമില്ലാത്ത ഗ്രാമിണര്‍ ആ പേര്‍ ഒന്നുടെ ചുരുക്കി 
“ഖാന്‍” എന്നാക്കി. നാവ്‌ വഴങ്ങുന്ന നാട്ടുഭാഷയില്‍ ദിവാകരന്‍ ഖ 
ജാനായതങ്ങനെയാണ്‌. 


“എനിക്കിപ്പം അറുപത്തിമൂന്ന്‌ വയസ്സായി. ആരോടും ഇതുവരെ 


cas ജാതി ചോദിച്ചിട്ടില്ല, ആരോടും പെണങ്ങിട്ടില്ല. ആരോടും കള്ളം പറ 
ഞ്ഞിട്ടില്ല. പട്ടിണിം പഞ്ഞോമില്ലാതെ നാട്ടിലെല്ലാരും കഴിയണം. പിന്നെ 
ഖജാന്‍ജി കണ്ണെത്തുന്ന കാഴ്ചയിലെല്ലാം ചെങ്കൊടി പറന്നു നിക്കണം. പാടത്ത്‌, 


കമ്പനികളില്‍, ഓടുന്ന ബസ്സില്‍, കാറില്‍ പിന്നെ എല്ലാ വീടിന്റെയും 
മുകളില്‍ ചെങ്കൊടി പറന്നു നിക്കണം. പറഞ്ഞു തീര്‍ന്നതും ചിരിയു 
ടെ ഒരു പൂമരക്കാട്‌ ഖാന്റെ മുഖത്തുലഞ്ഞു. “നിങ്ങളേക്കേജിയെ 
കണ്ടിട്ടുണ്ടോ” ചിരിയുടെ അവസാന ഇതളും മണ്ണിലര്‍പ്പിച്ച ശേഷഃ 
ഖജാന്‍ ചോദിച്ചു. 


ചെത്തുകാരനല്ലാത്ത, കമ്മറ്റിയിലംഗമല്ലാത്ത ദിവാകരനില്‍ നാട്ടു 
കാര്‍ ഒരു ഖജാന്‍ജിയെ കണ്ടു. അതിര്‌ വേലിചാഞ്ഞ്‌ വഴക്കുണ്ടാവു 
മ്പോള്‍, പുത്തന്‍ തോട്ടില്‍ അഴുകുവാന്‍ ഓലക്കെട്ട്‌ ഇടുന്ന സ്ഥാന 
ത്തെച്ചൊല്ലി കലഹമുയരുമ്പോള്‍, പാടത്ത്‌ കളിക്കുന്ന കുട്ടികള്‍ വെ 


ഓണപ്പതിപ്പ്‌ 
ആഗസ്ററ്‌ 264 72 


മായ രാഘവന്‍ ഉന്നതമായ സ്ഥാനമുള്ള ആ വിളിപ്പേരിട്ടത്‌ “ഖളാന്‍ 


പട്ടിണിജാഗേം നയിച്ച്‌ എ.കെ.ജി. വന്നപ്പോ അമേരിക്കന്‍ കമ്പ 
നീടെ മുമ്പീവച്ച്‌ ഞങ്ങള്‌ സ്വീകരണം കൊടുത്തു.” അമേരിക്കന്‍ കമ്പ 
നിയായി തുടങ്ങി ടെസില്‍ ഫാക്ടറിയായപ്പോള്‍ പൂട്ടിപ്പോയ കമ്പനി 
ചൂണ്ടി ഖജാന്‍ പറഞ്ഞു. “കൊച്ചുപിള്ളാരുടെ മുഖം പോലെയാ എ. 
കെ.ജീടെ മുഖം. പ്രസംഗിക്കുന്നത്‌ കാണാന്‍ തന്നെ എന്തു ശേലാരു 
ന്നു. പ്രസംഗം കേട്ട്‌ ഞാനുറങ്ങിപ്പോയി. കണ്ണ്‌ തുറക്കുന്നത്‌ പിറ്റേന്ന്‌ 
സ്റ്റേജ്‌ പൊളിക്കുമ്പഴാ. ചിരിയുടെ മറ്റൊരല ഖജുന്റെ മുഖത്ത്‌. “നാ 
ടുകത്തെ പാര്‍ട്ടി നേതാവായിരുന്ന രാജനാ എന്നെ പാർട്ടി അംഗമാ 
ക്കിയത്‌. രാജനിപ്പം പാറശ്ലാലേലാ. ഏതെങ്കിലും യോഗത്തിന്റെ കാ 
ര്യം മൈക്കിലൂടെ വിളിച്ചു പറയുന്നത്‌ കേട്ടാല്‍ ദൂരമൊന്നും നോക്കാ 
തെ ഞാനങ്ങ്‌ നടന്നുചെല്ലും. പ്രസംഗിക്കുന്ന എല്ലാവരും എനിക്ക്‌ ഇ. 
എം.എസാ. പറക്കുന്ന കൊടിയെല്ലാം ചെങ്കൊടിയാ എനിക്ക്‌ 

പുത്തന്‍ തോട്ടിലൂടെ പറ്റം പറ്റമായി ഒഴുകുന്ന വരാല്‍ മീനുകളുടെ 
ഷോഷയാത്രകണ്ട്‌ മതിമറന്നിരിക്കുന്ന ഖളാന്റെ മുന്നിലേക്ക്‌ ഞാന്‍ 
അടുത്ത ചോദ്യമിട്ടു. ഇ.എം.എസ്മരിച്ചപ്പോള്‍ തിരുവനന്തപുരത്ത്‌ പോ 
യിരുന്നോ? ചോദ്യം കേട്ടതും ദുഃഖത്തിന്റെ കരിമ്പടം പുതച്ച ചുമലു 
കള്‍ ഉയര്‍ത്തി താഴ്ത്തി ഖജാന്‍ പറഞ്ഞു “ഇല്ല” “അതെന്താ” എന്റെ 
കഴിഞ്ഞുള്ള ചോദ്യം. “തിരുവനന്തപുരം ഞാനൊറ്റത്തവണയെ കണ്ടി 
മുള്ളു. അത്‌ പതിമുന്നാം പാര്‍ട്ടികോണ്‍ഗ്രസിന്റെ പ്രകടനത്തിനായി 
ചെന്നപ്പോഴാ. അന്ന്‌ വഴിയിലും, വണ്ടിയിലും, കെട്ടിടത്തിലുമൊക്കെ 
നിറയെ ആള്‍ക്കാരായിരുന്നു. ആള്‍ക്കാര്‍ തിങ്ങിനിറഞ്ഞുനിന്നതുകൊ 
ണ്ട്‌ തിരുവനന്തപുരം എങ്ങനാണെന്ന്‌ ഞാന്‍ കണ്ടില്ല. ഒരടയാളോം 
അറിയാന്മേലാത്ത ഞാനെങ്ങനെ പിന്നെ തിരുവനന്തപുരത്തിന്‌ പോ 
കും. പിന്നെ എല്ലാം കണ്ടത്‌ ടി.വീലാ. 

മുളപൊട്ടി ഇലകള്‍ വിരിഞ്ഞ്‌ പുക്കളാകാന്‍ കാത്തു നില്ക്കുന്ന 
കോളാമ്പിച്ചെടികളെ തഴുകി ഖജാന്‍ എഴുന്നേറ്റു. കള്ളിന്‍കുടം വലത്തേ 
ചുമലില്‍ വച്ചു. ചിങ്ങവനം ചന്തയിലേക്ക്‌ നടക്കാന്‍ തുടങ്ങി. ഖജാന 
സ്വന്തമായിട്ട്‌ ചെങ്കൊടി ഉണ്ടോ? ചോദ്യത്തിന്‌ ഉത്തരം തരും മുമ്പ്‌ 
ഖജാന്‍ എന്നെ സൂക്ഷിച്ചു നോക്കി. പിന്നെ ഒരദ്ധ്യാപകന്റെ ഭാവങ്ങ 
ളോടെ പറഞ്ഞു. 

“ചെങ്കൊടി സ്വന്തം മുതലായിട്ട്‌ സൂക്ഷിക്കേണ്ടതല്ലാ. അത്‌ എല്ലാ 
രുടേതുമാ. കൊടിതയ്പ്പിച്ച്‌ സ്വന്തമലമാരീല്‍ വച്ചോണ്ടിരുന്നാല്‍ അത്‌ 
വ്യക്തിപരമായിപ്പോകും. കൊടി എപ്പഴും പാര്‍ട്ടി ആപ്പീസില്‍ തന്നെയാ 
ഇരിക്കേണ്ടത്‌.” ഖാന്റെ മറുപടി പൊള്ളുന്നൊരു ഉഷ്ണക്കാറ്റ്‌ പോ 
ലെ പാഞ്ഞുപോയി. പ്രാഥമിക വിദ്യാഭ്യാസം പോലും പൂര്‍ത്തീകരി 
ക്കാത്ത , പാര്‍ട്ടിക്ലാസുകളുടെ അറിവുപോലും നേടാത്ത, ചുവപ്പിനോ 
ടുള്ള ഇഷ്ടം മാത്രം നിറഞ്ഞുനില്ക്കുന്ന ഒരു ഗ്രാമീണന്‍ നമ്മളെ മാത്ര 
മല്ലാ കമ്മ്യൂണിസ്റ്റ്‌ നേതാക്കള്‍ പോലും മറന്നുപോകുന്ന ഒരു പുത്തന്‍ 
പാഠമാണ്‌ പറഞ്ഞത്‌. കേവലം ഒരു കൊടിപോലും സ്വന്തം മുതലാ 
ക്കി മാറ്റരുതെന്ന മഹനീയപാഠം. വിപ്ലവം നടത്താന്‍ ഫ്ലാറ്റും പണിത്‌ 
കാത്തിരിക്കുന്നവര്‍ ബോധപൂര്‍വ്വം മറന്ന പാഠം. 

ഈ പാഠം വല്ലപ്പോഴുമൊന്ന്‌ സ്മരിച്ചാല്‍ പുന്നപ്ര വയലാറിനോ 
$, കയ്യൂരിനോട്‌, കരിവെള്ളൂരിനോട്‌, ചീമേനിയോട്‌ ഒക്കെ വല്ലാത്തൊ 
രീഷ്ടം നമുക്ക്‌ തോന്നും. പക്ഷേ, പഠിക്കേണ്ടവര്‍, നയിക്കേണ്ടവര്‍. 
അവരില്‍ 'ഖജാന്‍'മാരില്ലാതാകുന്നതാണ്‌ ചുവപ്പിന്റെ നഷ്‌ടം. 

അന്തിക്കള്ളും ചുമലിലേറ്റി ഖജാന്‍ മുന്നില്‍ നടക്കുന്നു. തിരസ്കൃ 
തനായ ഒരു രക്തസാക്ഷിയെപ്പോലെ. വെയില്‍ കത്തിയമര്‍ന്ന്‌ മറഞ്ഞത്‌ 
അറിയാതെ ഞാനും പിന്നാലെ. ഷാപ്പിലേക്കുള്ള വഴിതിരിയുമ്പോള്‍ 
ഖളാന്‍ നിന്നു. പിന്നിലേക്ക്‌ നോക്കിയൊന്ന്‌ ചിരിച്ചു. തളിരണിഞ്ഞ 
ഒരു പൂമരംപോലെ. 

ഖാന്റെ ഹൃദയത്തില്‍ നിന്ന്‌ യാത്രയാരംഭിച്ച ഈ ചുവപ്പന്‍ ഇഷ്ട 
ത്തിന്‌, ചിറകില്ലെങ്കിലും, പറക്കാനുള്ള ശക്തിയുണ്ടെന്ന്‌ അറിയുക, 
ദനത്തഗോപുരങ്ങളെ ഉലയ്ക്കുന്ന കരുത്തുമുണ്ടെന്ന്‌ അറിയുക. ജ 


തിളയ്ക്കുന്ന 
നൈര്‍മല്യമുള്ള ഇഷ്ടം 


അഡകാരത്തിന്റെ കാല്‍ചങ്ങലകള്‍ തട്ടിമാറ്റി. സ്വാതന്ത്യത്തി 
ന്റെ സുര്യമണ്ഡലങ്ങള്‍ പൊരുതി നേടിയ, വൈക്കത്തിന്റെ മണ്ണില്‍ 
നിന്നാണ്‌, പാടത്തെ മുറിച്ച പുല്ലിന്റെയും, റോഡിലെ തിളക്കുന്ന ടാറി 
ന്റെയും മണത്തെ ജീവിതത്തിലെ വലിയ ഇഷ്ടമായി നാരായണന്‍ നെ 
ഞ്ചിലേറ്റിയത്‌. ല 

നാരായണനെ ആപാദചൂഡം പൊതിയുന്ന ആ ഇഷ്ടത്തില്‍. വി 
ശ്വാസത്തിന്റെ ഭസ്മക്കുറിയോ, ഭയത്തിന്റെ അരളിപ്പുക്കളോ ഇല്ല. 
പകരം അച്ഛന്‍ പണിക്കന്റെയും അമ്മ തങ്കമ്മയുടെയും ഗന്ധം. മു 
റിച്ച പുല്ലിന്റെയും, തിളച്ച ടാറിന്റെയും മണമായി തന്റെ സ്വകാര്യ ഇഷ്ട 
ങ്ങളിലേക്ക്‌ നിറയുകയാണ്‌. 

വിശപ്പിന്റെ വിളി മുറിച്ച പുല്ലിന്റെ മണമായും. പട്ടിണികൊണ്ട്‌ ഒട്ടിയ 
വയറില്‍ ഒരു കൂരിരുള്‍ക്കഷണം പോലെ തന്നെ കെട്ടിപ്പിടിച്ചുറങ്ങിയ 
അച്ഛന്‌ പാടത്തെ ചേറിന്റെ മണമായിരുന്നു. ചേറിനാവട്ടെ തിളച്ച 
ടാറിന്റെ മണവും. പിന്നെ എങ്ങിനെ വൈക്കം എം.എല്‍.എ. പി. നാ 
രായണന്‍ ഈ ഇഷ്ടത്തെ മറക്കും. സ്വന്തം കാലില്‍ നില്‍ക്കാറാവു 
മ്പോള്‍ നമ്മുടെ സമൂഹം ബോധപൂര്‍വ്വം മറക്കുകയും അതിന്‌ സാധി 
ക്കാതെ വന്നാല്‍ വൃദ്ധസദനങ്ങളിലേക്ക്‌ ചെല്ലും ചെലവും കൊടുത്ത്‌ 
ജന്മം തന്നവരെ പറഞ്ഞുവിടാനൊരുങ്ങുന്ന വര്‍ത്തമാന കാലത്തില്‍ 
നാരായണന്റെ ഇഷ്ടത്തിന്‌ പ്രസക്തിയേറെ. 

പട്ടിണിയുടെ നടുക്കയത്തിലേക്കാണ്‌ വൈക്കം ചാലപ്പറമ്പ്‌ പണി 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 ൦ 73 


ക്കനും. തങ്കമ്മയും തങ്ങളുടെ അഞ്ച്‌ മക്കളെയും കുട്ടിക്കൊണ്ടുവന്ന 
ത്‌. ഒപ്പം പണിക്കന്റെ മുത്തസഹോദരി ചിന്നമ്മയും അവരുടെ മുന്നുമ 
ക്കളും. പിന്നെ മറ്റൊരു സഹോദരിയുടെ മകന്‍ കുമാരനുംകൂടി ആ കു 
ുകുടുംബത്തിലെത്തിയപ്പോള്‍ പണയദുമിയിലെ കുടിലിന്‌ താങ്ങാവു 

ന്നതിലും ഇരട്ടിഭാരവും. പട്ടിണിയും നിറഞ്ഞത്‌ സ്വാഭാവികം. 

വൈക്കത്തുനിന്നും പതിനൊന്ന്‌ കിലോമീറ്റര്‍ ദൂരമുള്ള 'മുണ്ടാറ്റിന്‍ 
കരി' പാടത്തുനിന്ന്‌ അമ്മ ചെത്തിക്കൊണ്ടുവരുന്ന പുല്ല്‌ കട്ടവണ്ടിയി 
ലും. പിന്നെ സൈക്കിളിലും വച്ചുകെട്ടി വിശപ്പിന്റെ താളത്തില്‍ ആ 
ഞ്ഞുചവിട്ടി വീടുകള്‍ തോറും എടുണയ്ക്ക്‌ (അന്‍പത്പൈസ) വിറ്റി 
രുന്ന ബാല്യത്തില്‍ നിന്ന്‌ കമ്പികെട്ടുകാരനായതും. മേസ്തിരിയായി ജീ 
വിതമാര്‍ഗ്ഗം തേടിയതും. പിന്നെ കമ്മ്യുണിസ്റ്റ്‌ പാര്‍ട്ടി പ്രവര്‍ത്തക 
നായതും അക്കാലത്ത്‌ പുതിയ നിയമമന്ദിരത്തിന്റെ അടിത്തറയ്ക്ക്‌ 
കല്ലും, മണ്ണും പുമന്നതും. ഒടുവില്‍ ആ മന്ദിരത്തില്‍ എം.എല്‍.എ. ആയി 
ചെന്നിരുന്ന്‌ പട്ടിണിക്കാരന്റെ ഇല്ലായ്മക്കെതിരെ പോരടിച്ചതും. 

മുറിച്ച പുല്ലിന്റെയും, തിളച്ച ടാറിന്റെയും ഗന്ധത്തെ ഇന്നും വല്ലാ 
തെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണെന്ന്‌ നാരായണന്‍ പറയുന്നു. ഇന്നും 
ആ ഇഷ്ടത്തിന്റെ ലഹരിയിലാണ്‌ നാരായണന്റെ ദിനങ്ങള്‍ കടന്നു 
പോവുന്നത്‌. 


നന്തപുരത്തെത്താം. സമ്മേളനം കഴിഞ്ഞു. മടങ്ങാന്‍ പണമില്ല, 

ആരോടും പണത്തിന്‌ യാചിക്കാതെ നഗരത്തിലൂടെ തൊഴിലും ദ 
ദിച്ച്‌ ഞാന്‍ നടന്നു. നാലുരൂപായുടെ ജപ്പാന്‍ മുണ്ടും, നാല്‌ വര്‍ഷ 
പഴക്കമുള്ള അബ്ദുള്ളക്കുഞ്ഞിന്റെ ടെര്‍ലിന്‍ ഷര്‍ട്ടുമാണ്‌ എന്റെ ൮ 
ഷം. പുതിയ കെട്ടിടം പണി നടക്കുന്ന ചന്ദ്രശേഖരന്‍ നായര്‍ സ്‌റ്റഡി 
യത്തിനടുത്ത സ്ഥലം കണ്ട്‌ പണിചോദിച്ചു. ആറ്‌ പേര്‍ പൊക്കി 
രുന്ന കല്ല്‌ ചുമന്ന്‌ അടിത്തറയ്ക്കുള്ള കുഴിയില്‍ ഇടണം. ഞാന്‍ ക്‌ 
ചുമക്കാന്‍ തുടങ്ങി. രാത്രി കിടപ്പ്‌ തമ്പാനൂര്‍ ബസ്സ്റ്റാന്‍ഡില്‍, ന 
ഴ്ച പണിതു കിട്ടിയ പണവുമായി വൈക്കത്തേക്ക്‌ പോന്നു. 

പിന്നെ ഞാനാ കെട്ടിടം. അല്ല പുതിയ “നിയമസഭാ മന്ദിരം' കാണ 
ന്നത്‌ 1998-ലാണ്‌. അന്ന്‌ വൈക്കം എം.എല്‍.എ. ആയി ചെന്നിരുന്നത്‌ 
ഞാന്‍ കല്ലും, മണ്ണും ചുമന്ന എന്റെ വിയര്‍പ്പു വീണ പുതിയ നിയമ 
സദാ മന്ദിരത്തില്‍. 

ഞങ്ങളുടെ കിടപ്പാടം തട്ടിയെടുത്ത്‌ എന്റെ അച്‌ഛനെ നിത്യര്യേ 
ഗിയാക്കി. മരണത്തിലേക്ക്‌ പറഞ്ഞുവിട്ട കാലം. എനിക്ക്‌ പിന്നെ തന്ന 
സമ്മാനമാണ്‌ കേരളത്തിലെ കിടപ്പാടമില്ലാത്തവന്റെ പഞ്ഞം പായു 
വാനുള്ള പുതിയ നിയമസഭാ മന്ദിരത്തിലേക്കുള്ള സ്ഥാനക്കയയു, 

അതില്‍ എന്റെ അച്ഛനെ പൊതിഞ്ഞ ചേറിന്റെ ഗന്ധ 


വൈക്കം ടാണില്‍ തലയുയര്‍ത്തി നില്ക്കുന്ന 
മൂഴുവന്‍ കെട്ടിടങ്ങളും പാടത്തെ ചേറ്‌ കുത്തിയെ 
ടുത്ത നിലത്തുറച്ചാണ്‌ ഗാംഭീര്യം കാട്ടുന്നത്‌. തിളച്ച 
ടാറിന്റെ മണമുള്ള ചേറില്‍ പൊതിഞ്ഞ ശരീരവു 
മായി പട്ടിണിയുടെ രാവുകളെ ശപിച്ച എന്റെ ചി 
അച്ഛന്റെ വിയര്‍പ്പുണ്ട്‌ ആ കെട്ടിടങ്ങള്‍ക്ക്‌. 
പിന്നെ പഴയകാലത്ത്‌ എപ്പോഴും സമൂഹത്തില്‍ 
നിന്ന്‌ അകറ്റിനിര്‍ത്തിയിരുന്ന ഒരു ജനതയുടെ ദുഃ 
ഖമുണ്ട്‌. വൈക്കം ഗവര്‍മെണ്ട്‌ ബോയ്സ്‌ ഹൈസ്‌കൂ 
ളില്‍ എത്തുമ്പോള്‍ ഞാനനുഭവിച്ച സാഹചര്യങ്ങള്‍ 
എന്നെ കമ്മ്യൂണിസ്റ്റ്‌ പാര്‍ട്ടിയോട്‌ അടുപ്പിച്ചു. എ. 
ഐ.എസ്‌.എഫിന്റെ സെക്രട്ടറിയായി. അനീതികളെ 
ചെറുത്തതിനാല്‍ മറ്റ്‌ വിദ്യാര്‍ത്ഥി സംഘടനകളില്‍ 
നിന്ന്‌ പൊതിരെ തല്ല്‌ കിട്ടിയിട്ടുണ്ട്‌. തല്ലിനിടയില്‍ _-. 


ചിയ vest 


നി റടക്കുരിടത്ത്‌ 


വിമു 


ന്ധ ില്‍ 


ടക്ടക്കാൻ, 
യായി മരിച്ച്‌ 
ചേറി മണമുളള 
ചൂര ജചഛന്റെ 


ടു പ [0 റ 
ORGS Th, 


പാടാ ടി 


മുണ്ട്‌. എന്റെ അമ്മയുടെ സാന്നിധ്യമുള്ള മുറിച്ച പ്പൂ 
ല്ലിന്റെ ഗന്ധമുണ്ട്‌. അവ എന്നെ വട്ടം ചുറ്റിനില്ക്കു 
മ്പോള്‍ ഈ ഇഷ്ടങ്ങളെ ഞാനെങ്ങനെ മറക്കും, 

എം.എല്‍.എ. ആയതും ഒരു നിമിത്തമാണ്‌. 
എന്റെ ബന്ധുവായ വൈക്കത്തെ മുന്‍ എം.എല്‍, 
എ. എം.കെ. കേശവന്റെ നിര്യാണത്തെതുടര്‍ന്ന്‌ പാര്‍ 
ട്ടി എന്നെ സ്ഥാനാര്‍ത്ഥിയാക്കി. സ്ഥാനാര്‍ത്ഥിത്വം 
അറിയിക്കുവാന്‍ പാര്‍ട്ടി നേതാക്കള്‍ എന്റെ വാടക 
വീട്ടിലേക്ക്‌ വരുമ്പോള്‍ പൈപ്പിന്‍ ചുവട്ടില്‍ 
മണ്ണെണ്ണ വിളക്കിന്റെ പ്രകാശത്തിലിരുന്ന്‌ ആകെ 
യുള്ള ഒരു ഷര്‍ട്ട്‌ കുത്തിപ്പിഴിയുകയായിരുന്നു ഞാന്‍. 
ഉടുതുണിക്ക്‌ മറുതുണിപോലുമില്ലാത്ത എന്റെ ദാ 
; രീദ്യം ലോകത്തെ നിരാശ്രയനായ ഏതൊരു വ്യക്തി 
ക്കുമുള്ള ദാരിദ്യമായിരുന്നു. സ്ഥാനാര്‍ത്ഥിയാകാന്‍ 


നടന്ന ആദ്യ അറസ്റ്റില്‍ എന്നെ അഭിനന്ദിച്ചത്‌ എസ്‌. 
എഫിന്റെ പ്രസിഡണ്ടും പില്ക്കാലത്ത്‌ തിരുവനന്തപുരം മേയറുമായി 
രുന്ന പി.എക്‌സ്‌. മാര്‍ക്‌സ്വെല്‍ ആയിരുന്നു. 

അന്നും മനസ്സ്‌ നോവുമ്പോള്‍ ആദ്യം ആശ്വസിപ്പിക്കാനെത്തുന്നത്‌ 
അബ്ദുള്ളക്കുഞ്ഞെന്ന പ്രിയ സ്‌നേഹിതന്‍ മാത്രം. അതിനിടയില്‍ പാട്ട 
വ്യവസ്ഥയില്‍ കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ സ്ഥലവും കുടിലും ഒരു സ്വര്‍ 
ണ്ണവ്യാപാരി കൈക്കലാക്കിക്കഴിഞ്ഞു. 7 

മുകളില്‍ ആകാശം. 

താഴെ ഭൂമി. 

അതില്‍ പറക്കമുറ്റാത്ത സഹോദരി, സഹോദരന്‍മാരുടെ ഒരു വലിയ 
നിരയും. പന്ത്രണ്ട്‌ പറ എന്ന വീട്ട്‌ പേരിലുണ്ടായിരുന്ന മണ്ണും. വീടും 
നഷ്ടപ്പെട്ട്‌ നിസ്സഹായരായി ഞങ്ങള്‍ നില്‍ക്കേ അച്ഛനെ പൊലീ 
സ്‌ തല്ലി വശംകെടുത്തി നിത്യരോഗിയാക്കി. മര്‍ദ്ദനമേല്പിച്ച രോഗ 
ത്താല്‍ അച്ഛന്‍ മരിച്ചു. പിന്നെ സഹോദരി ചിന്നമ്മയായി ഞങ്ങളു 
ടെ അച്ഛന്‍. 

അമ്മയും, ചിന്നമ്മ അപ്പച്ചിയും കൂടെ പുല്ല്‌ ചെത്തിവിറ്റ്‌ ഞങ്ങള്‍ 
ക്ക്‌ അന്നം തേടാന്‍ തുടങ്ങി. പത്താംക്ലാസ്‌ കഴിഞ്ഞപ്പോള്‍ മുതല്‍ 
ഞാന്‍ മുഴുവന്‍ സമയപ്രവര്‍ത്തകനായി. കൂലിപ്പണിക്കും പോകാറു 
ണ്ടായിരുന്നു. ആ കാലത്ത്‌ രാധയെ ഞാന്‍ വിവാഹം ചെയ്തു. തിരുവ 
നന്തപുരത്ത്‌ യുവജനസംഘടനയുടെ യോഗം. ഞാനും പ്രതിനിധിയാ 


യി എത്തി. അന്ന്‌ വൈക്കത്തുനിന്ന്‌ ആറരരുപ കൊടുത്താല്‍ തിരുവ 


പോകുന്ന എനിക്ക്‌ ഷര്‍ട്ട്‌ ഇല്ലെന്ന്‌ അറിഞ്ഞ്‌ വൈ 

ക്കത്തിന്റെ പല ഭാഗത്തുനിന്ന്‌ വന്ന എന്റെ സുഹൃത്തുക്കള്‍ പിറ്റേന്ന്‌ 
എനിക്ക്‌ നല്കിയത്‌ എണ്‍പത്തിയഞ്ച്‌ ജോഡി ഷര്‍ട്ടും മുണ്ടും. 

വര്‍ഷം ആറ്‌ കഴിഞ്ഞിട്ടും അന്ന്‌ ലഭിച്ച ഷര്‍ട്ടും. മുണ്ടും ഞാനിട്ട്‌ 
തീര്‍ന്നിട്ടില്ല. എന്റെ യാതനയുടെ മുഖം കണ്ടു വളര്‍ന്ന, അവ കേട്ടറിഞ്ഞ 
എന്റെ മക്കളായ അനീഷിനും. അനിലിനും, അമ്പിളിയ്ക്കും അവരുടെ 
കാഴ്ചയില്‍പ്പെടാത്ത എന്റെ അച്ഛുനെയും, അമ്മയേയും, അവരുപേ 
ക്ഷിച്ചു പോയ എന്റെ പ്രിയപ്പെട്ട 'ഇഷ്ട'ത്തെയും അവര്‍ അതിരറ്റ്‌ സ്നേ 
ഹിക്കുന്നു. വഴിയാത്രയില്‍ റോഡ്‌ പണി നടക്കുന്നിടത്ത്‌ തിളച്ചുമറി 
യുന്ന ടാറിന്റെ ഗന്ധത്തില്‍ ഞങ്ങളെ പോറ്റാന്‍, കിടപ്പാടം സംരക്ഷി 
ക്കാന്‍, നിത്യരോഗിയായി മരിച്ച ചേറിന്റെ മണമുള്ള എന്റെ അച്ഛ 
ന്റെ സാന്നിധ്യമുണ്ട്‌. വഴിയരുകില്‍ ഇപ്പോഴും അപൂര്‍വ്വമായി വില്പന 
യ്ക്ക്‌ വച്ചിരിക്കുന്ന പുല്ലിന്‍ കെട്ടുകളില്‍ എന്റെ ഒട്ടിയ വയറിനെ തഴു 
കി വിശപ്പകയറ്റിയ അമ്മയുടെ ഗന്ധമുണ്ട്‌. 

എന്റെ ജീവിതത്തിലെ ആകാശം മുട്ടുന്ന ഇഷ്ടങ്ങള്‍. 

സ്വന്തം ജീവിതത്തിലെ സഭാഗ്യങ്ങളുടെ അഴക്‌ വര്‍ദ്ധിപ്പിക്കാന്‍ 
മാതാപിതാക്കളെ നിസ്സഹായതയുടെ കൂരിരുട്ടിലേക്ക്‌ പച്ചനോട്ടിന്റെ 
കനത്തില്‍ വലിച്ചെറിയുന്ന ഇന്റര്‍നെറ്റ്‌ യുഗത്തിന്‌ ഈ പഴഞ്ചന്‍ ഇഷ്‌ 
രുചിക്കുമോ? 

നാരായണന്റെ ഇഷ്ടം രുചിക്കുമോ. രുചിച്ചാല്‍ കേരളത്തിലെ വൃ 
ദധസദനങ്ങളുടെ എണ്ണം കുറയും തീര്‍ച്ച. ഇ 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004൦ 74 


ത്മാനുവേല്‍ കുട്ടികാടി 
ന്റെ ലോകം “ഹരിത മയമാണ്‌. 

അവിടെ ചുവരിന്‌ പച്ചനിറം, ഷര്‍ട്ടിന്‌. പാന്റിന്‌, തലയിണക്ക്‌, വീ 
ട്ടിനുള്ളിലെ ചുവരെഴുത്തുകള്‍ക്ക്‌. ആരാധിക്കുന്ന കുരിശിന്‌, പൂക്കളി 
റുത്തുകളഞ്ഞ ചെടികള്‍ക്ക്‌ ഒക്കെ പച്ച നിറം. പച്ചനിറത്തെ മനസ്സു 
കൊണ്ടും ശരീരംകൊണ്ടും ഇഷ്ടപ്പെട്ട ഇമ്മാനുവേല്‍ കല്‍പ്പണിക്കാര 
നാണ്‌. 

വൈദ്യുതിയും കട്ടിലും കസേരയും മേശയും ഫോണും ഒന്നുമല്ലാത്ത 
കട്ടികാടന്റെ വീട്ടിലെപ്പോഴും മെഴുകുതിരി പ്രകാശിച്ച്‌ നില്‍ക്കും. ആല 
പ്പുഴ പൂങ്കാവ്‌ പള്ളിക്ക്‌ മുന്നിലുള്ള ഈ വീട്ടിലെ പച്ചപ്പെയിന്റടിച്ച 
ഗെയ്റ്റ്‌ എപ്പോഴും അടഞ്ഞാണ്‌ കിടക്കുന്നത്‌. പ്രവേശനം മുന്‍കൂട്ടി 
അനുമതി വാങ്ങിയവര്‍ക്കുമാത്രം. ഗെയ്റ്റില്‍ ഒരു മുന്നറിയിപ്പുമുണ്ട്‌. 
ഇമ്മാനുവേല്‍ അവശനിലയിലോ മരിച്ചോ കിടക്കുമ്പോള്‍ കാണാന്‍ 
പോലും വരരുതെന്ന്‌ പറയുന്ന അഞ്ചാളുകളുടെ പേര്‍ ഇളകാത്ത പെ 
യിന്റില്‍ എഴുതിവച്ചിരിക്കുന്നു. 

ജോലിചെയ്തു കിട്ടുന്ന വരുമാനത്തിന്റെ മിച്ചം വീട്ടിലെ കിണറ്റിൽ 
സൂക്ഷിച്ചും, എല്ലാ ഇന്മദിനവും മരണ അടിയന്തിരമായി ആഘോഷിച്ച്‌ 
ക്ഷണിക്കപ്പെടുന്നവര്‍ക്ക്‌ കോഴി ബിരിയാണി നല്‍കിയും ഭക്തിയോ 
ടെ കാണേണ്ട കുരിശിനെ കറുത്ത പെയിന്റടിച്ച്‌ ശ്മശാനത്തിലെ പേ 
രൂവിവരപ്പട്ടിക കഷണമാക്കിയതിലും പ്രതിഷേധിച്ച്‌. പച്ചനിറത്തിന്റെ 


മായാപ്രപഞ്ചം തനിക്കു ചുറ്റും തീര്‍ത്ത്‌, പച്ചനിറത്തിലുള്ള കുരിശി 


നെ ആരാധിച്ചും ജീവിക്കുന്ന കട്ടികാടിന്റെ ഹരിതലോകത്തിന്‌ വര്‍ഷ 
ങ്ങളുടെ പഴക്കമുണ്ട്‌. 
പില വിശ്വാസവഞ്ചനകളില്‍നിന്നാണ്‌ കട്ടികാടന്‍ ഹരിതലോകത്തേ 


' യിക്ക്‌ എത്തിയത്‌. അതിന്‌ തുടക്കമിട്ടത്‌ സ്വന്തം കുടുംബത്തില്‍ നിന്നാ 


ണെന്നും കട്ടികാടന്‍ പറയുന്നു. “എന്റെ രക്തബന്ധുക്കള്‍ കാട്ടിയ വി 
ശ്വസവഞ്ചനയാണ്‌ എന്റെ മനസ്സിലെ ആദ്യവണം. പിന്നെ പാവങ്ങള്‍ 
ക്ക്‌ വില കല്ലിക്കാത്ത സഭാനേതൃത്വത്തിന്റെ പോക്ക്‌ എനിക്ക്‌ മറ്റൊരു 


വണം തന്നു. പന്ത്രണ്ടുവര്‍ഷം ഒപ്പം നിര്‍ത്തി സ്വന്തമെന്നു കരുതിയ . 


കോണ്ട്രാക്ടര്‍. നിനക്കിനി എന്റെകുടെ പണിയില്ല എന്നുപറഞ്ഞ്‌ ഇറ 
ക്കിവിട്ടപ്പോള്‍, ഒരിക്കലും കരിയാത്ത മറ്റൊരു വ്രണം കൂടി സ്ഥാനം 


പിടിച്ചു. 
. അതോടെ ഈ സമൂഹത്തെ വെറുത്ത 
| എന്റെ മനസ്സില്‍ മണ്ണിനേം മരങ്ങളേം മനു 
ജി ഷ്യനേം നിലനിര്‍ത്തുന്ന പച്ചനിറത്തെ “ഇ 
ല്‍ ഷ്ടപ്പെടുകയായിരുന്നു” കട്ടികാടന്‍ പറ 
ഞ്ഞു. 
“ഞാന്‍ എന്റെ ലോകം തീര്‍ത്തപ്പോള്‍. 
: എനിക്ക്‌ ഭീഷണിക്കത്തുവരാന്‍ തുടങ്ങി, 
 തൊഴിലുമുടക്കാന്‍ ഈമക്കത്ത്‌ വരാന്‍ തു 
... ടങ്ങി. അവഹേളന പോസ്റ്ററുകള്‍ പതിക്കു 
വാന്‍ തുടങ്ങി. ഇരുട്ടില്‍ പതുങ്ങിനിന്ന്‌ ചീ 
ത്തവിളിക്കാനും എന്റെ ദേഹത്ത്‌ ആസി 
| ഡ്ഒഴിക്കാനും നോക്കി പുതുവത്സരത്തില്‍ 
എന്റെ വീട്ടിലേയ്ക്ക്‌ കല്ലേറും നടത്തി. 
ഒപ്പം രാഷ്ട്രീയ പീഡനവും. പക്ഷേ. ലോ 
കത്തിനൊരുനാള്‍ മനസ്സിലാവും. ക്ഷമ 
ല്‌ യ്ക്ക്‌, സാമനസ്യത്തിന്‌ ഏകാന്തജീവിത - 
ത്തിന്‌ ആരാധനയ്ക്ക്‌ വേണ്ടത്‌. പച്ചനിറ 
മാണെന്ന്‌” അകലേയ്ക്ക്‌ പായിച്ച കണ്ണു 


കളോടെ ഇമ്മാനുവേല്‍ പറഞ്ഞു. 

കട്ടികാടന്റെ ഹരിതലോകത്തിന്റെ ഇഷ്ടങ്ങളിലേയ്ക്ക്‌ നമുക്കും ചെ 
ല്ലാം. ആലപ്പുഴയിലെ പ്രസിദ്ധമായ പൂങ്കാവ്‌ പള്ളിക്കുമുന്നില്‍ തീര 
ദേശ റെയില്‍പ്പാതയോടു ചേര്‍ന്നാണ്‌ ഇമ്മാനുവേലിന്റെ ഹരിതലോ 
കം. 

അവിടെ മണ്ണും കല്ലും പെണ്ണും ദുഷ്ടത നിറഞ്ഞ ആളുകളും 
നിറഞ്ഞ ലോകത്തില്‍ പച്ചനിറത്തെ എന്നുമിഷ്ടപ്പെട്ടാണ്‌ താന്‍ കഴി 
യുന്നതെന്ന്‌ ഇമ്മാനുവേല്‍ പറയുന്നു. 

കട്ടികാട്‌ ശരിക്കും സ്‌റ്റെല്ലയ്ക്കും പിറന്ന ആറുമക്കളില്‍ രണ്ടാമ 
നായ ഇമ്മാനുവേല്‍ നാലാംക്ലാസ്സുവരെ പഠിച്ചു. കടപ്പുറത്ത്‌ പണി 
ചെയ്തും വീട്ടുവേലചെയ്തും സ്വന്തം കാലില്‍ നില്‍ക്കാന്‍ നോക്കി. ഇ 
തില്‍ ഉന്നതരായവരുടെ കുശിനിപ്പണി മാത്രമെ കട്ടികാടന്‍ ചെയ്തിട്ടു 
ള്ളു. അതില്‍ ചമ്പക്കുളം കോയിപ്പള്ളി അച്ഛന്റെ കുശിനിക്കാരനാ 
യിരിക്കേ കരിങ്കല്‍പ്പണി (മേസ്തിരി) പഠിച്ചു. 


ഏകാന്തതയ്ക്കുപിന്നില്‍ 


കരവിരുത്‌ പ്രകടമാക്കിയത്‌ സിനിമാസംവിധായകന്‍ ഫാസിലിന്റെ 
വീട്‌ നിര്‍മ്മാണത്തിലാണെന്ന്‌ കട്ടികാടന്‍ തറപ്പിച്ചുപറയുന്നു. ഇതിനി 
ടയില്‍ എപ്പോഴോ കുട്ടികാടന്‍ കൂടുതല്‍ സംസാരിക്കാന്‍ തുടങ്ങി. ഉറക്കം 
കുറഞ്ഞു. വീട്ടുകാരുടെ നിര്‍ബന്ധം ആശുപ്രതരിയില്‍ പോകാന്‍. വീട്ടു 
കാരുടെ ആവശ്യം ഒരു തലതിരിഞ്ഞ വര്‍ത്തമാനമായിട്ടേ കുട്ടികാടന്‍ 
ശ്രദ്ധിച്ചുള്ളു. വീട്ടുകാര്‍ നിരന്തരമായി ആവശ്യപ്പെട്ടപ്പോള്‍ അതൊരു 
വഞ്ചനയായും വ്രണമായും കട്ടികാടന്‍ കണ്ടു. പിന്നെ പൂങ്കാവ്‌ പള്ളി 
യുടെ കപ്പേളയ്ക്കടുത്ത്‌ അഞ്ചുസെന്റിലേയ്ക്ക്‌ ഏകാന്ത ജീവിതവുമാ 
യി കുട്ടികാടന്‍ മാറി. കൂട്ടിന്‌ പച്ചനിറവും. 

അപ്പോഴാണ്‌ ഒരു കല്യാണാലോചന വന്നത്‌. 1984-ല്‍. പെണ്ണി 
നെക്കാണാന്‍ കുളിച്ചൊരുങ്ങി ഇറങ്ങുമ്പോള്‍ ബ്രോക്കര്‍ പറഞ്ഞു “ 
പോകണ്ടാ നിന്റെ വയറ്‌ കീറിയതാണെന്ന്‌ പെണ്‍വീട്ടുകാര്‍ അറിഞ്ഞു. 


മലയളം ഓണപ്പതി പ്പ്‌ 


ആഗസ്ററ്‌ 2004൦ 75 


കള്‍ മുലയൂട്ടാതെ കുപ്പിപ്പാല്‍ തിരയുന്നു” പ്രാര്‍ത്ഥനയ്ക്കൊടുഫ്റു 
പച്ച നിറത്തിലുള്ള കുരിശിനെ മുത്തുന്നു. പിന്നെ തളികയില്‍ 
ചെറുകൂനപോലെ ജനം കൊണ്ട ചന്ദനച്ചാമ്പല്‍ കാട്ടിയിട്ട്‌ “എന്റെ d 
വിതസമ്പാദ്യമാണിത്‌. ഈ ചാരം. അത്രയേറെ ചന്ദനത്തിരി സമൂ 
ത്തിനുവേണ്ടി ഞാന്‍ എരിച്ചുതീര്‍ത്തു” കട്ടികാടന്‍ പറയുന്നു. 
പിന്നെച്ചിരിയോടെ “അന്‍പത്തിരണ്ട്‌ കഴിഞ്ഞെങ്കിലും ഞാന്‍ 
വിവാഹത്തിന്‌ ആഗ്രഹിക്കുന്നു. പെണ്ണ്‌ സൈക്കിള്‍സവാരി അറിഞ്ഞ 
രിക്കണം. ബ്ലൌസും പാവാടയും തുന്നാന്‍ അറിഞ്ഞിരിക്കണം. കരി 
ചുമക്കാന്‍ കെല്ലുണ്ടായിരിക്കണം. ഇതിന്തയ്ത 
റുള്ള പെണ്ണിനെ ഞാന്‍ കെട്ടാം. ഈ ആഗ്രഹ 
ങ്ങളൊന്നും നടക്കാതെ പോയാല്‍ എനിക്കെ 
രു ദുഃഖവുമില്ല. സ്നേഹം നല്‍കാത്ത ഈ 
ഹത്തിന്റെ മുന്നില്‍ ഒരു തുള്ളിവെള്ളത്തിനുപ്പേ 
ലും യാചിക്കാതെയായിരിക്കും എന്റെ മരണം 
മരണത്തിന്റെ മുഖത്തുനോക്കാന്‍ ഭ 
ടുന്ന നമ്മളെ നോക്കി നിര്‍വ്വികാരതയേ&; 
സ്വന്തം മരണസങ്കല്ഛത്തെക്കുറിച്ച്‌ കട്ടികാടു 
പറയുന്നതിങ്ങനെ. “ഇടിവെട്ടി മഴപെയ്തുന്നമ്മു 
രാത്രിയില്‍ എന്റെ വീടിന്റെ മേല്‍ക്കുര പെട്ട്‌ 
ക്കീറി അതിലൂടെ രണ്ടുതുള്ളി വെള്ളം എന്റെ 
നാവില്‍വീഴും. 
അങ്ങനയെ ഞാന്‍ മരിക്കൂ". 
മരണസങ്കല്ലങ്ങളുടെ വിശേഷണങ്ങളില്‍ 
ന്ന്‌ കട്ടികാടന്‍ മനനത്തിലേയ്ക്കു പോയി. 
സമൂഹം മറച്ചുവയ്ക്കുന്ന പല സത്യത 
ളും വിളിച്ചുപറയുന്നവര്‍ക്ക്‌ പൊടുന്നനെ ൮ 


അങ്ങനെയുളള ഒരാളെ അവര്‍ക്കു വേണ്ടാന്ന്‌. ഇമ്മാനുവേല്‍ പെപ്റ്റി 

ക്‌ അള്‍സര്‍ ബാധിച്ച്‌ ഓപ്പറേഷന്‍ ചെയ്തു കാലം ഏതോ കല്യാണം മു 

ടക്കി വൃക്ക എടുത്തവന്‍ എന്നാക്കി തലേന്ന്‌ പെണ്‍വീട്ടുകാരോടു 

പാഞ്ഞിരുന്നു. പറഞ്ഞുവെച്ച പെണ്ണുകാഴ്ച തകര്‍ന്നപ്പോള്‍, അപ 

വാദവും കേട്ടപ്പോള്‍ ഇമ്മാനുവലിന്‌ മറ്റൊരു വ്രണം കൂടി മനസ്സിലു 

ണ്ടായി. ആര്‍ക്കും വേണ്ടാത്ത ഈ ശരീരത്തിലെ കണ്ണും രക്തവും 

ദാനം ചെയ്യാന്‍ ആലപ്പുഴ മെഡിക്കല്‍ കോളേജിലെത്തിയപ്പോള്‍. അ 

വര്‍ക്ക്‌ കട്ടികാടന്റെ കണ്ണും രക്തവും ശരീരവും വേണ്ട. സൂപ്രണ്ടും 

കൈയൊഴിഞ്ഞു. അതും മറ്റൊരു വൃണമായി. 

ഏത്‌ സത്പവ്യത്തിയിലും കുറ്റം കണ്ടുപി 

ടിക്കാന്‍ തന്റെ പിന്നാലെ ആരോ ഉണ്ടെന്ന്‌ 

കട്ടികാടന്‍ പറയുന്നു. അതില്‍ രാഷ്ട്രീയക്കാ 

രുണ്ട്‌. ആത്മീയക്കാരുണ്ട്‌. രകതബന്ധുക്കളു 

ണ്ട്‌. കട്ടികാടടന്റെ പച്ചഷര്‍ട്ടില്‍ ഇടതുവശത്ത്‌ 

| മുന്നുവെളുത്ത വരകളുണ്ട്‌. “ഉപവാസം. ദാന 

ധര്‍മ്മം. നീതി” എന്നിവയാണ്‌ ഈ മുന്നുവര 

കൊണ്ട്‌ കട്ടികാടന്‍ സമൂഹത്തോട്‌ പറയുന്ന 

ത്‌. ഷര്‍ട്ടിന്‌ സാധാരണയില്‍നിന്ന്‌ വിപരീതരു 

പത്തില്‍ കയറ്റാവുന്ന അഞ്ച്‌ ബട്ടണുകളും. 

അവ അഞ്ച്‌ ആദര്‍ശങ്ങളാണെന്ന്‌ കട്ടികാടന്റെ 
ഭാഷ്യം. 

കടം മേടിച്ച്‌ കള്ളുകുടിക്കുന്നവരോടും ഇര 

ന്നുമേടിച്ച്‌ ബീഡിവലിക്കുന്നവരോടും കട്ടികാ 

ടന്‌ പുച്ഛമാണ്‌. ലോകം നന്മയിലേയ്ക്ക്‌ പോ 

| വാത്തപ്പോള്‍. താന്‍ സ്വയം തിരഞ്ഞെടുത്ത 

ഈ മാതൃക നാട്ടുകാര്‍ പിന്തുടരാത്തതില്‍ ക 

ട്ടികാടന്‌ എതിര്‍പ്പുണ്ട്‌. അതുകൊണ്ടുതന്നെ ക ഴുന്ന ഒരു വിളിപ്പേരുണ്ട്‌. ധാരാളം സാദ്ധ്യ 

ട്ടികാടന്റെ വീട്ടിലേയ്ക്ക്‌ മുന്‍കൂര്‍ അനുമതി വാ കളുള്ള ഒരു രോഗമെന്നാണ്‌ ആ വിളിപ്പേരിന്റെ 

! ങ്ങാതെ ആര്‍ക്കും പ്രവേശനമില്ല. ഇളവുള്ളത്‌ I അര്‍ത്ഥം. ഒരല്ലശ്രദ്ധ നല്‍കിയാല്‍ രക്ഷപ്പെ 

ത്രപ്രവര്‍ത്തകര്‍ക്കും, പൊലീസുകാര്‍ക്കും. തുമാണ്‌ നമുടെ വഴികാട്ടി? എന്താണ്‌ വുന്ന രോഗം. അതിന്‌ ബന്ധുക്കള്‍ക്കും സമു 


അവര്‍ നഃമാട്‌ പരങ്ങമ്‌? ആരാണ്‌ ഹത്തിനും തല്ലാതെ മം ഉമ്മ നാകം, 
ഴം നുവേലുമാര്‍ പെരുകുന്നു. അവര്‍ തീര്‍ത്ത ൫ . 
sn eS a നു, 2 കു se യം ല്ലാ a ന്ന നിടക്ഷപ പഡതികള്‍ 
കുന്തിരിക്കം പുകയുന്ന. ചന്ദനത്തിരി എരി കിയ ചതിക്കുഴികള്‍ എനര? ആരാണ്‌ ദൃങ്ങള്‍ ചോദിക്കുന്നു. ഹരിതനിറത്തിന്റെ ലഹ ഓഡിറോറിയം. 
[ യുന്ന വീട്ടിനുള്ളില്‍ സമൂഹം പാലിക്കേണ്ട നമ്മുടെ ആത്മീയ നേമാവ്‌? അയാള്‍ രിയിലിരുന്ന്‌ കട്ടികാടന്റെ ചോദ്യമിതാണ്‌. a ടതല്‍ ആദായം 
കുറെ നിര്‍ദ്ദേശങ്ങള്‍ എന്നും മാറ്റിയും മറിച്ചും നല്‍കിയ ആത്മീയ പാം എതാണ്‌? ആരാണ്‌ നമ്മുടെ വഴികാട്ടി? വിവാഹം, ബ്‌ തി 
എഴുതുകയാണ്‌ ഇമ്മാനുവേല്‍. ആ ചോദ്യങ്ങ എന്താണ്‌ നമുടെ സംസ്കാരം? അ എന്താണ്‌ അവര്‍ നമ്മോട്‌ പറഞ്ഞത്‌? തുടങ്ങിയവയ്ക്ക്‌ dis പരിപുരണ്ണ സുരക്ഷിതത്വം 
ളില്‍ സമൂഹത്തെ പൊള്ളിക്കുന്ന ചില യാഥാര്‍ പ; ആരാണ്‌ നമ്മുടെ സ്നേഹിതന്‍? ഹൃദയത്തില്‍ പാര്‍ക്കിങ ; ന്‌ 6 
. ത്യങ്ങളുണ്ട്‌. തില്‍ യ ie aad അയാള്‍ നല്‍കിയ ചതിക്കുഴികള്‍ എത്ര! സരക്ര്യത്തോടെ ആധു ;: നിദക്ഷപങ്ങള്‍ക്ക്‌ ഇന്‍ഷുറന്‍സ്‌ പരിരക്ഷ 
വിശ്വാസവഞ്ചന സുഹൃത്തുക്കള്‍ക്കിടയില്‍ ആരാണ്‌ നമ്മുടെ ആത്മീയ നേതാവ്‌? നികരീതിയില്‍ സജ്ജീക ! [ 2 
en മറന്ന്‌ കുടുംബാംഗങ്ങള്‍ പെരുമാറാമോ? Sees esse ന. a ടം 
[ 9 9 Chen 9 ഴ്‌ മ്മുടെ സംസകാരം? Be 
Dl ॥ വിശ്വാസപ്രമാണങ്ങളെ സ്ഥാപനവല്‍ക്കരിക്കാമോ? | അതില്‍ ളെ സ്ഥാനം? ന എത്തി 
ഈ ചോദ്യങ്ങള്‍ക്ക്‌ വേണ്ട സമയത്ത്‌ ഉത്തരം കിട്ടിയിരുന്നുവെ ഉത്തരം തേടിയാല്‍ ഇമ്മാനുവേലിന്റെ ഇഷ്ടത്തെ നമുക്കും സ്‌നേ ഓഡിറ്റോറിയം. കൂടു S 
a ങ്കില്‍, ഇമ്മാനുവേലിന്റെ ജീവിതം സ്വയം തീര്‍ത്ത പാതയിലേയ്ക്ക്‌ ഒരു | ഹിക്കാം. മടിച്ചും അറച്ചും ഉത്തരം നിന്നാല്‍ സമൂഹം ഇമ്മാനുവേലി തല്‍ വിവരങ്ങള്‍ക്ക്‌ 3 
lH പക്ഷേ, പോവില്ലായിരുന്നു. അവമാനിക്കുന്ന ആ “വിളിപ്പേര്‌ കേള്‍ | നെ വിളിച്ച വിളിപ്പേരിലേയ്ക്കും പോവാം. ഹെഡ്സോഫീസുമായി 
വ ക്കാന്‍ ഇടവരില്ലായിരുന്നു. പൂങ്കാവ്‌ പള്ളിയില്‍ സന്ധ്യമണി മുഴങ്ങി. കട്ടികാടന്റെ പച്ചനി? ബന്ധപ്പെടുക. 


സിമന്റ്‌ തേച്ച തറയിലെ ചെത്തിമിനുക്കിയ കരിങ്കല്ലില്‍ തിരി തെളി | മാര്‍ന്ന ധുപക്കുറ്റിയില്‍ കുന്തിരിക്കം പുകയാന്‍ തുടങ്ങി. ചന്ദനത്തിരി 
ൂ . ഞ്ഞു. ചന്ദനത്തിരികള്‍ സുഗന്ധം പരത്തി. ഇമ്മാനുവേലിന്റെ മറ്റൊരു | കള്‍ ലോകനന്മയ്ക്കുവേണ്ടി ചാമ്പലാകാന്‍ തുടങ്ങി. ഇമ്മാനുവേലി 


പ്രാര്‍ത്ഥന. ന്റെ ജീവിതസമ്പാദ്യംപോലെ ചാരക്കൂമ്പാരം നാള്‍ക്കുനാള്‍ ഉയരുന്നു 

“ഭക്ഷണ. വസ്ത്ര. ആഡംബരങ്ങളിലൂടെ കേരളം നശിക്കുന്നു, കു അന്‍പത്തിരണ്ട്‌ ആളുകളുടെ സമ്പാദ്യത്തിന്റേ നേര്‍ക്കാഴ്പപോലെ ഒ൪ 
ടുംബീനികള്‍ കടമ മറക്കുന്നു, പുതുതലമുറ തിടുക്കത്തില്‍ യാത്രചെ ചന്ദനച്ചാമ്പല്‍. അതിനുചുറ്റും ഹരിതലോകം തീര്‍ത്ത്‌ ഇമ്മാനുവേൽ 
യ്യുന്നു, മനുഷ്യന്‍ ഒത്തിരി സംസാരിച്ച്‌ ആയുസ്സ്‌ കുറയ്ക്കുന്നു, സ്ത്രീ ! കട്ടികാടും. ജൂ 


പി.ബാലന്‍ മാസ്റ്റര്‍ 


ഡ്രസിഡണ്ട്‌) 


മലയാളം ഓണപ്പതി പ്പ്‌ 
ആഗസ്ററ്‌ 2004൦ 76 


കെ.പി.രാമചന്ദ്രന്‍ നമ്പ്യാര്‍ 
(ഡി.ജി.എം.ഇന്‍.പാര്‍ജ്ജ്‌ ) 


സേവനമാണ്‌ ഞങ്ങളുടെ ലക്ഷ്യം 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004൦ 78 


1 


“ആദികാലം മുതല്‍, ചരിത്രം മഹാന്‍ എന്ന്‌ അഭിനനിച്ചിട്ടുള്ള 
ഏതു മനുഷ്യനാണ്‌ തന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലുമൊരു ഘട്ടത്തില്‍ 
പാതകകര്‍മ്മിം ആചരിച്ചിട്ടില്ലാത്തത്‌? നിയമം ലംഘിച്ചിട്ടില്ലാത്തത്‌? വി 
രുദ്ധമായ ഒരു നഗരത്തെ ഒരു പീരങ്കികൊണ്ടു തകര്‍ക്കുന്നത്‌, ഒരു നേ 
രത്തെ ഭക്ഷണത്തിനുകൂടി വകയില്ലാതെ വലയുന്ന ഒരു സഹജീവി 
സാധുക്കളുടെ രക്തം കുടിച്ച്‌ ജീവിക്കുന്ന ഒരു മനുഷ്യപിശാചിനെ നി 
ഗ്രഹിച്ച്‌ വല്ലതും കവര്‍ന്നെടുക്കുന്നതിനേക്കാള്‍ ഏതു ഭാഗം കൊണ്ടാ 
ണ്‌ വിശിഷ്ദമാകുന്നത്‌? എന്തുകൊണ്ടാണ്‌ ഒന്നു ധീരപ്രവ്ൃത്തിയും 
മറ്റതു ഹീനകര്‍മ്മവും ആയത്‌? ഒരാള്‍ മനുഷ്യവര്‍ഗത്തിന്റെ ഉപകര്‍ 
താവും മറ്റയാള്‍ ഉപദ്രവവും ആകുന്നത്‌ എന്തുകൊണ്ട്‌?” - ദേശകാ 
ലഭേദമെന്യേ. സങ്കടപ്പെടുന്ന മനുഷ്യാത്മക്കളെയോര്‍ത്തു ദുഃഖിച്ച ദ 
സ്തയേവ്സ്കിയുടെ ഇന്നും മുഴങ്ങുന്ന ഈ ചോദ്യങ്ങള്‍ മലയാളത്തില്‍ 
ഉയര്‍ന്നിട്ട്‌ ഏഴു പതിറ്റാണ്ടാകുന്നു. 

ഒരു റഷ്യന്‍ നോവലിനുപോലും മലയാള ഭാഷയില്‍ പരിഭാഷയി 
ല്ലാതിരുന്ന കാലത്താണ്‌ ഇടപ്പള്ളി കരുണാകരമേനോന്‍ ദസ്തയേ 
വ്സ്കിയുടെ “കുറ്റവും ശിക്ഷയും” മലയാളത്തിലേയ്ക്ക്‌ വിവര്‍ത്തനം 
ചെയ്തത്‌. അതു പ്രസിദ്ധം ചെയ്യുമ്പോള്‍ പരിഭാഷകന്‍ പ്രായം മുപ്പതു 
വയസ്സ്‌. ഭാരതീയേതിഹാസങ്ങള്‍ കുറേയൊക്കെ പരിചയമുണ്ടായിരുന്ന 
അക്കാലത്തെ മലയാളി വായനക്കാര്‍ക്ക്‌, തികച്ചും അപരിചിതനായി 
രുന്ന ദസ്തയേവ്‌സ്‌കിയെ “മഹര്‍ഷീസത്തമനാ'യിട്ടാണ്‌ പരിഭാഷകന്‍ 
പരിചയപ്പെടുത്തിയത്‌. റഷ്യയിലെ ആ മഹര്‍ഷിസത്തമന്റെ കുറ്റവും 
ശിക്ഷയും എന്ന നോവലിനെ “ഭാവനാപ്രചുരമായ ആര്‍ഷകൃതി'യെ 
ന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. “ദസ്തയേവ്സ്‌കിയുടെ വിപുലമായ 
കല്ലനാവൈഭവമാകുന്ന മഹാലനജ്ാലയ്ക്കുമുന്‍പില്‍ ഇതരകവികള്‍ 
കേവലം സ്ഫുലിംഗങ്ങളാണെന്ന്‌ തിരിച്ചറിഞ്ഞ സഹൃദയനായിരുന്നു 
ഇടപ്പള്ളി കരുണാകരമേനോന്‍. 


ഇടപ്പള്ളി കരുണാകരമേനോന്റെ സാഹിത്യജീവിതം പിന്‍തുടര്‍ന്നു 
ചെല്ലുന്ന ഇക്കാലത്തെ ഒരന്വേഷകന്‌ കൌതുകം പകരുന്ന കാര്യങ്ങള്‍ 
പലതുമുണ്ട്‌. മലയാളഭാഷയ്ക്കും സാഹിത്യത്തിനും വേണ്ടി സ്വന്തം 
ജീവിതം പരിപൂര്‍ണ്ണമായും സമര്‍പ്പിച്ച കരുണാകരമേനോന്‌ ജന്മനാ 
ട്ടില്‍പ്പോലും അനുസ്മരണസമ്മേളനങ്ങളൊന്നും പതിവില്ല. അദ്ദേഹ 
ത്തിന്റെ പേരില്‍ പുരസ്‌കാരങ്ങളും നിലവിലില്ല. നാലപ്പാടന്റെ “പാവ 
ങ്ങളു'ടെ പരിഭാഷയെക്കുറിച്ച്‌ പേര്‍ത്തും പേര്‍ത്തും പറയുന്നവര്‍ ദസ്ത 
യേവ്സ്കിയേയും ടോള്‍സ്‌റ്റോയിയേയും പരിഭാഷപ്പെടുത്തിയ കരു 
ണാകരമേനോന്റെ കാര്യത്തില്‍ പുലര്‍ത്തുന്ന കുറ്റകരമായ മാനമാണ്‌ 
അദ്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. സമസ്തകേരള സാഹിത്യപരിഷ 
ത്തിന്റെ ആദ്യസമ്മേളനത്തിലെടുത്ത ഒരു ഗ്രൂപ്പുഫോട്ടോയും അതിനെ 
ആസ്പദമാക്കിവരച്ച്‌ സാഹിത്യ അക്കാദമിയില്‍ സൂക്ഷിച്ചിരിക്കുന്ന 
ഒരു പോര്‍ട്രെയിറ്റുമല്ലാതെ കരുണാകരമേനോന്റെ ഒരു ഫോട്ടോഗ്രാ 
ഫുപോലും ഇന്നു ലഭ്യമല്ല. ഇടളള്ളിയില്‍, കരുണാകരമേനോന്റെ വീ 
ടിരുന്ന സ്ഥലം ഇപ്പോള്‍ നാഷണല്‍ ഹൈവേയായി രൂപം മാറിയിരി 
ക്കുന്നു. ഓര്‍മ്മകളില്‍നിന്ന്‌ ഓരോ രീതിയില്‍ കുടിയിറക്കപ്പെട്ട ഇട 
പള്ളി കരുണാകരമേനോന്റെ വ്യക്തിജീവിതം പോലെ സാഹിത്യജീ 
വിതവും ചില വിസ്മയങ്ങള്‍ ബാക്കിവച്ചിട്ടുണ്ട്‌. 

കവനകഈമുദിയില്‍ ഡോ.സിബില്‍ എന്ന തൂലികാനാമത്തില്‍ കരു 
ണാകരമേനോന്‍ രചിച്ച കവിതകളൊന്നും സമാഹരിച്ചുപ്രസിദ്ധം ചെ 
യ്ലീട്ടില്ല. പലതവണ അരങ്ങേറിയ “ശ്രീഭുതനാഥോത്ഭവം' എന്ന ആട്ട 
ക്കഥയും ഇതേവരെ അച്ചടിമഷി പുരണ്ടിട്ടില്ല. അദ്ദേഹം തയ്യാറാക്കിയ 
“പച്ചമലയാളം നിഘണ്ടു'വിനും വെളിച്ചം കാണാന്‍ ഭാഗ്യമുണ്ടായില്ല. 
ലോഡ്‌ ലിട്ടണ്‍ എഴുതിയ “റിയന്‍സി' എന്ന നോവല്‍ പരിഭാഷ ചെ 
സ്തെങ്കിലും അതും പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായില്ല. എന്തുകൊണ്ടി 
ങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യത്തിന്‌ കൃത്യമായ മറുപടിയൊന്നും ആര്‍ 


ദസ്തയേവ്സ്കിയേയും ടോള്‍സ്ദററായിയേയും മലയാളികള്‍ക്ക്‌ 
പരിചയകെടുത്തിയ ഇടദള്ളി കരുണാകരമേനോനെ കേരളം മറന്നു 


എം.വി. ബെന്നി 


ദസ്തയേവ്സ്കിയുടെ വിശ്വോത്തര നോവലായ കുറ്റവും ശിക്ഷ 
യും പരിഭാഷപ്പെടുത്തിയതുകൊണ്ടുമാത്രം ഇടപ്പള്ളി കരണാകരമേ 
നോന്റെ സാഹിതൃപ്രവര്‍ത്തനം അവസാനിച്ചില്ല. വിശ്വസാഹിത്യത്തി 
ലെ ഇതിഹാസസമാനമായ ആഖ്യായികകള്‍ പലതും അദ്ദേഹം മല 
യാളത്തിലേയ്ക്കു വിവര്‍ത്തനം ചെയ്തു. വിക്തോര്‍ യൂഗോയുടെ തൊ 
ണ്ണൂറ്റിമൂന്ന്‌, ദസ്തയേവ്സ്കിയുടെ ഇഡിയറ്റ്‌, ടോള്‍സ്റ്റോയിയുടെ യു 
ദ്ധവും സമാധാനവും എന്നിങ്ങനെ മലയാളിയുടെ സാഹിത്യഭാവുകത്വ 
ത്തെ പുനര്‍നിര്‍ണ്ണയിച്ച മഹദഗ്രമ്ഥങ്ങള്‍ വായനക്കാര്‍ക്കു പരിചിത 
മായത്‌ ഇടപ്പള്ളി കരുണാകരമേനോന്റെ വിവര്‍ത്തനങ്ങളിലൂടെയായി 
രുന്നു. സംസ്‌കാരങ്ങളെ വിനിമയം ചെയ്യുന്ന വിവര്‍ത്തനകലയുടെ കു 
ലപതിയായിട്ടാണ്‌ നമ്മുടെ സാംസ്‌കാരിക ചരിത്രത്തില്‍ കരുണാകര 
മേനോന്‌ സ്ഥാനമെങ്കിലും ചില മയലികകൃതികളും അദ്ദേഹത്തിന്റേ 
തായി വെളിച്ചം കണ്ടിട്ടുണ്ട്‌. മകന്‍” എന്ന ഒരു കാവ്യസമാഹാരവും 
ഇടപ്പള്ളി രാജവംശത്തിന്റെ ഉദ്ഭവത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ആസ്പ 
ദമാക്കി രചിച്ച “പെരുമാളുടെ തേവാരി” എന്ന ഖണ്ഡകാവ്യവും ചങ്ങ 
പുഴ തറവാടും ഇടപ്പള്ളി രാജവംശവും തമ്മിലുള്ള ബന്ധം ആവിഷ്ക 
രിക്കുന്ന “ചങ്ങമ്പുഴ മാര്‍ത്താണ്ഡന്‍” എന്ന നാടകവുമാണ്‌ ആ മാലി 
കരചനകള്‍. 


ക്കും പറയാനില്ല. ദസ്തയേവ്സ്‌കിയേയും വിക്തോര്‍ യുഗോവിനേ 
യും ടോള്‍സ്‌റ്റോയിയേയുമൊക്കെ ഹൃദയംകൊണ്ട്‌ അനുധാവനം ചെയ്ത 
എഴുത്തുകാരന്‍ സ്വന്തം കാര്യത്തില്‍ പുലര്‍ത്തിയ ഉദാസീനതയാവാം 
പ്രധാന കാരണം. ഒരുപക്ഷേ, സാഹിത്യജീവിതം പകര്‍ന്നുനല്‍കിയ 
ജീവിതപ്രാരാബ്ധങ്ങള്‍ കരുണാകരമേനോനെ അങ്ങനെയൊക്കെ 
ആക്കിത്തീര്‍ത്താകാനും മതി. അതെന്തായാലും ഇടപ്പള്ളി കരുണാകര 
മേനോന്റെ വിവര്‍ത്തനകൃതികളോരോന്നും താല്ലര്യപൂര്‍വ്വം ഏറ്റുവാങ്ങിയ 
ആസ്വാദകസമൂഹം പോലും അദ്ദേഹത്തോടു നീതിപുലര്‍ത്തിയില്ല എന്ന 
താണു വാസ്തവം. അടുത്തവര്‍ഷം ഇടപ്പള്ളി കരുണാകരമേനോന്റെ ജന്മ 
ശതാബ്ധിയാണെന്ന കാര്യം പോലും ഇപ്പോള്‍ ആരെങ്കിലും ഓര്‍ക്കു 
ന്നുണ്ടാകുമോ എന്നറിയില്ല. 


ജനനവും ജീവിതവും 


1905 ഏപ്രില്‍ 28-ന്‌ ഇടപ്പള്ളി കൃഷ്ണരാജാവിന്റേയും പുല്ലാട്ട്‌ 
ഗനരിക്കുട്ടിയമ്മയുടേയും മകനായി ജനിച്ച കരുണാകരമേനോന്‌ രാജു 
കീയമായ ജീവിതപശ്ചാത്തലം ഇന്മം കൊണ്ടുതന്നെ ലഭ്യമായിരുന്നു. 
ഇടപ്പള്ളി രാജവംശത്തിനുണ്ടായിരുന്ന സവിശേഷത, അതു ബ്രാഹ്മ 


ലയാളം ഓണപ്പതി പ്പ്‌ 


ആഗസ്ററ്‌ 2004 ൦ 79 


ണരാജവംശമായിരുന്ന; എന്നതാണ്‌. കേരളത്തില്‍ അക്കാലത്ത്‌ മൂന്നു 
ബ്രാഹ്മണ രാജധാനികളാണ്‌ ഉണ്ടായിരുന്നത്‌. അവ യഥാക്രമം ഇട 
പുള്ളി. പറവൂര്‍. അമ്പലപ്പുഴ എന്നിങ്ങനെയായിരുന്നു. കൊച്ചിക്കും 
മലബാറിനുമിടയില്‍ കഴിഞ്ഞിരുന്ന ഇടപ്പള്ളിയുടെ കൂറ്‌ സാമൂ 
തിരിപ്പാടിനോടായിരുന്നു എന്നത്‌ അക്കാലത്തെ രാഷ്ടിയ യാഥാര്‍ 
ത്ഥ്യം. 

അങ്ങനെ രാജാധികാരവും ബ്രാഹ്മണ്യവും ഒരുപോലെയുണ്ടായി 
രുന്ന ഇടപ്പള്ളി രാജവംശത്തിലെ കൃഷ്ണരാജാവിന്റെ മകനായി പിറന്ന 
കുരുണാകരമേനോന്‍ ഇടപ്പള്ളി മിഡില്‍ സ്‌കുള്‍. ആലുവാ സ്‌കുള്‍. 
കോഴിക്കോട്‌ ഹൈസ്കൂള്‍ എന്നിവിടങ്ങളിലായി സ്‌കൂള്‍ പാനം നിര്‍ 
വുഹിച്ചു. കെ.സി. കുട്യപ്പ നമ്പ്യാരുടെ കിഴിൽ പ്രത്യേകമായി സംസ്കൃ 
തവും അഭ്യസിച്ചു. പില്‍ക്കാലത്ത്‌ സംസ്‌കൃതപണ്ഡിതനെന്നനിലയി 
ലും അംഗീകാരം നേടാന്‍ അദ്ദേഹത്തെ സഹായിച്ചത്‌ ഈ വിദ്യാഭ്യാ 
സമായിരുന്നു. ലു; 

സ്‌കൂള്‍ വിദ്യാഭ്യാസത്തിനുശേഷം ഉപരിപാനത്തിന്‌ എറണാകുളം 
മഹാരാജാസ്‌ കോളേജില്‍ ചേര്‍ന്നെങ്കിലും ഇന്റര്‍മീഡിയറ്റ്‌ പാനം പൂര്‍ 
ത്തിയാക്കാന്‍ കരുണാകരമേനോന്‌ കഴിഞ്ഞില്ല. കടുത്ത ആസ്ത്മ രോ 
ഗം മൂലം പാനം അവസാനിപ്പിക്കേണ്ടിവരികയാണുണ്ടായത്‌. അസു 
ഖം മൂലം ബോലിയിലൊന്നും പ്രവേശിക്കാനും സാധിച്ചില്ല. ജീവിതാവ 
സാനം വരെ വിടാതെ പിടികുടിയിരുന്ന ആസ്ത്മാ രോഗം അദ്ദേഹത്തെ 
കാര്യമായിത്തന്നെ വിഷമിപ്പിച്ചു. സാഹിത്യസപര്യയും സാംസ്‌കാരിക 
പ്രവര്‍ത്തനവുമെല്ലാം അദ്ദേഹം നിര്‍വ്വഹിച്ചത്‌ രോഗത്തിന്റെ വിഷമത 
കള്‍ക്കിടയിലായിരുന്നു. 

സാഹിത്യമല്ലാതെ മറ്റൊന്നും ഇടപ്പള്ളി കരുണാകരമേനോനെ ആ 
കര്‍ഷിച്ചിരുന്നില്ല. വീട്ടിലായാലും സുഹൃദ്സദസ്സിലായാലും അദ്ദേഹത്തി 
ന്റെ താല്പര്യം സാഹിത്യത്തില്‍ മാത്രമായിരുന്നു. സാഹിത്യം വായിക്കു 
ക, അതു ചര്‍ച്ച ചെയ്യുക. അതിനിടയില്‍ വീണുകിട്ടുന്ന സമയം സാ 
ഹിത്യരചനയ്ക്കു ചെലവഴിക്കുക. അതായിരുന്നു കരുണാകരമേനോ 
ന്റെ നിയോഗം. 

പ്രാണവായുപോലെ തനിക്കു പ്രിയപ്പെട്ടതാണ്‌ സാഹീതിയമായ 
അന്തരീക്ഷവുമെന്ന അദ്ദേഹത്തിന്റെ തിരിച്ചറിവില്‍നിന്നാണ്‌ ഇടപ്പള്ളി 
സാഹിത്യസമാജ്ത്തിന്റെ പിറവി. പില്‍ക്കാലത്ത്‌ പ്രശസ്തരായി മാറിയ 
പല എഴുത്തുകാരുടെയും പരിശീലനക്കളരികൂടിയായിരുന്നു ആ സാ 
ഹിത്യസമാജം. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും ഇടപ്പള്ളി രാഘവന്‍പി 
ള്ളയും വിക്രമന്‍ എന്ന തൂലികാനാമത്തില്‍ രമ്യോപന്യാസങ്ങളെഴുതി 
യിരുന്ന സി.ആര്‍. കേരളവര്‍മ്മയുമൊക്കെ ആ സാഹിത്യസദസ്സിലെ 
പതിവുകാരായിരുന്നു. ഭേദപ്പെട്ട കവിതകള്‍ എഴുതിയിട്ടും പില്‍ക്കാ 
ലത്ത്‌ വിസ്മരിക്കപ്പെട്ട സ്രാമ്പിക്കല്‍ പദ്മനാഭമേനോനും ഹിന്ദി അദ്ധ്യാ 
പകനായിരുന്ന പദ്മകുമാറും അടയത്തു കൃഷ്ണപിള്ളയും സി. നാ 
രായണപിള്ളയും നാഗപ്പാടി കൃഷ്ണപിള്ളയുമൊക്കെ സജീവാംഗങ്ങ 
ളായ ആ സാഹിത്യസമാജുത്തിന്റെ സെക്രട്ടറിയായിരുന്നു ഇടപ്പള്ളി കരു 
ണാകരമേനോന്‍. കവിയും അദ്ധ്യാപകനുമായ മേലങ്ങത്ത്‌ അച്യുത 
മേനോനായിരുന്നു പ്രസിഡന്റ്‌. 

ഇടപ്പള്ളി സാഹിത്യസമാജുത്തിന്റെ പ്രതിമാസയോഗത്തിന്റെ കാര്യ 
പരിപാടികളിലെ പ്രധാന ഇനം സാഹിത്യകൃതികളുടെ വായനയും ചര്‍ 
ച്ചയും ആയിരുന്നു. ആനുകാലികങ്ങളില്‍ പ്രസിദ്ധീകരിച്ച സാഹിത്യ 
കൃതികളെക്കുറിച്ചുള്ള ചര്‍ച്ചയാണ്‌ പ്രധാനം. അതുകഴിഞ്ഞാല്‍, അം 
ഗങ്ങള്‍ എഴുതിയ സാഹിത്യകൃതികളുടെ വായനയും ചര്‍ച്ചയുമാണ്‌. 
തുടക്കക്കാരായ എഴുത്തുകാര്‍ക്കും സാഹിത്യാസ്വാദകര്‍ക്കും വലിയ പ്ര 
ചോദനമായിരുന്നു സാഹിത്യസമാജ്ുത്തിന്റെ യോഗങ്ങള്‍. ഇടപ്പള്ളി സാ 
ഹിത്യസമാജത്തിന്റെ ആദ്യവാര്‍ഷികയോഗം മലയാളത്തിലെ വി 
വിധ നാട്ടുരാജ്യക്കാരായ മലയാള സാഹിത്യകാരന്മാരെ മുഴുവന്‍ 
ക്ഷണിച്ചുവരുത്തി വിപുലമായിട്ടാണ്‌ ആഘോഷിച്ചത്‌. ആ വാര്‍ഷിക 


ത്തിന്റെ രൂപീകരണത്തിനാവശ്യമായ സാംസ്‌കാരികാത്തടിത്തറ ന 


മലയോളം ഓണപ്പതിപ്പ്‌ 


| മേനോന്‍ ദമ്പതികളുടെ ഏകമകനാണ്‌ എഴുത്തുകാരനെന്ന നിലയില്‍ 


സമ്മേളനമാണ്‌ സമസ്തകേരള സാഹിതൃപരിഷത്തിനു തുടക്കം കുള 
ച്ചത്‌. ഇടപ്പള്ളി കരുണാകരമേനോന്‍ പരിഷത്തിന്റെ സ്ഥാപക സ്ക 
ടദിയായി.മേലങ്ങത്ത്‌ അച്യുതമേനോന്‍ പ്രസിഡന്റായുംചുമതല 

വിവധ നാട്ടുരാജ്യക്കാരായ എഴുത്തുകാരെ മുഴുവന്‍ ഒരുമിച്ചുകൂട്ടി സ്മ 
ഹിത്യസമ്മേളനങ്ങള്‍ സംഘടിപ്പിച്ച പരിഷത്താണ്‌ ഐക്യകേഭള 


മ്മിച്ചത്‌. 


ഗ്രന്ഥശാല 


അങ്ങനെ എഴുത്തും സാംസ്‌കാരിക പ്രവര്‍ത്തനങ്ങളുമായി കഴി 
യുന്നതിനിടയിലാണ്‌ കരുണാകരമേനോന്‍ വിവാഹിതനാകുന്നത്‌. ത 
മ്പിള്ളി സരസ്വതിയമ്മയായിരുന്നു വധു. സരസ്വതിയമ്മ - കരുണാകു 


പ്രശസ്തനായ എസ്‌.കെ. വസന്തന്‍. 
ഇടപ്പള്ളി സാഹിത്യസമാജം പോലെ. സമസ്തകേരള സാഹിത്യപു 
രിഷത്തുപോലെ. കരുണാകരമേനോന്‍ മുന്‍കൈ എടുത്ത്‌ സ്ഥാപിത 
മറ്റൊരു സാംസ്‌കാരിക സ്ഥാപനമാണ്‌ ഇടപ്പള്ളി ചങ്ങമ്പുഴ സ്മാരക 
ഗ്രന്ഥശാല. അന്ന്‌ ആ സ്ഥാപനത്തിന്റെ പേര്‌ ഇടപ്പള്ളി ഗ്രന്ഥശാല 
യെന്നാണ്‌. പിന്നീടാണ്‌ അത്‌ ചങ്ങമ്പുഴ സ്മാരകഗ്രന്ഥശാലയാകുന്ന 
ത്‌. കരുണാകരമേനോന്റെ ക്ഷണം സ്വീകരിച്ച്‌ ഇടപ്പള്ളി ലൈബ്രറി 
ടെ ഉദ്ഘാടനം നിര്‍വ്വഹിക്കാനെത്തിയത്‌ മഹാകവി വള്ളത്തോളായി 
രുന്നു. 
ഇടപ്പള്ളി. അന്ന്‌ നല്ല പച്ചപ്പുള്ള ഒരുനാടന്‍ ഗ്രാമമാണ്‌. വൈദ്യുതി 
യൊന്നും എത്തിച്ചേര്‍ന്നിട്ടില്ല. വൈകുന്നേരം നാലുമണിയായാല്‍ കരു 
ണാകരമേനോന്‍ ഗ്രന്ഥശാല തുറന്ന്‌ അവിടെയിരിക്കും. ഏഴുമണി 
രെയാണ്‌ ഗ്രന്ഥശാലയുടെ പ്രവര്‍ത്തന സമയം. കരുണാകരമേനോന്‌ 
ആസ്ത്മ വര്‍ദ്ധിക്കുന്ന ദിവസങ്ങളില്‍ ലൈബ്രറി തുറക്കുന്ന ചുമതല. 
മകന്‍ വസന്തനെ ഏല്പിക്കും. 
അങ്ങനെയിരിക്കുമ്പോഴാണ്‌ അദ്ഭുതകരമായ ഒരു സംഭവമുണ്ടു 
കുന്നത്‌. കരുണാകരമേനോന്‌ തീരെവയ്യാത്ത ഒരു ദിവസമായിരുന്നു 
അത്‌. കാലാവസ്ഥയും നന്നല്ല. അതുകൊണ്ടാകണം ലൈബ്രറി തുറ 
ക്കാന്‍ അച്ഛനുപകരം പോകേണ്ടിയിരുന്ന മകന്‍ വസന്തനോട്‌ അന്നു 
ലൈബ്രറി തുറക്കേണ്ടതില്ലെന്ന്‌ കരുണാകരമേനോന്‍ പറഞ്ഞത്‌. 
അച്ഛനും മകനും ലൈബ്രറി തുറക്കാതെ വീട്ടില്‍ത്തന്നെ കഴിഞ്ഞ 
സമയത്താണ്‌ ലൈബ്രറിയുടെ പരിസരത്തുള്ള ഒരു കൂറ്റന്‍ ആല്‍വ 
ക്ഷം കടപുഴകി ലൈബ്രറിയുടെ മേല്‍ പതിച്ചത്‌. ഒരു കല്ലുപോലും 
അവശേഷിക്കാതെ കെട്ടിടം പരിപൂര്‍ണ്ണമായും തകര്‍ന്നുപോയി. വിവ 
രമറിഞ്ഞ നാട്ടുകാര്‍, കരുണാകരമേനോനും മകനും അത്യാഹിതത്തില്‍ 
പ്പെട്ടു മരിച്ചു എന്നുകരുതി നാലുഭാഗത്തുനിന്നും അലമുറയായി ഓടി | 
ക്കൂടി. ആ തകര്‍ച്ചയ്ക്കുശേഷം ഇടപ്പള്ളി കരുണാകരമേനോന്റെ നേ 
തൃത്വത്തില്‍ വീണ്ടും ആ ഗ്രന്ഥശാല പടുത്തുയര്‍ത്തി പ്രവര്‍ത്തനമ 
രംഭിക്കുകയാണുണ്ടായത്‌.. 
ഇത്തരം പ്രവര്‍ത്തനങ്ങളില്‍നിന്നൊക്കെ വ്യത്യസ്തമായി അരങ്ങിൽ 
പ്രത്യക്ഷപ്പെട്ട നടനായി കരുണാകരമേനോനെ കണ്ടകാര്യം വൈലോ 
പ്പിള്ളിയുടെ കാവ്യലോക സ്മരണകളിലുണ്ട്‌. ഇ.വി. കൃഷ്ണപിളി, 
യുടെ രാജാകേശവദാസന്‍ നാടകത്തില്‍ ജയന്തന്‍ ശങ്കരന്‍ നമ്പൂരി 
രിയായി വേഷമിട്ട കരുണാകരമേനോന്റെ അഭിനയ വൈദഗ്ജ്യത്തെ 
ക്കുറിച്ച്‌ വൈലോപ്പിള്ളി പറഞ്ഞത്‌, ആ വേഷം കരുണാകരമേനേ 
നുവേണ്ടി രചിച്ചതെന്നുതോന്നിപ്പോകുംവിധമായിരുന്നു അഭിനയമെന്ന 
ണ്‌. 
സ്ധടകാഭിനയവും ചതുരംഗവും അക്ഷരശ്ലോകവും സാഹിത്യപ്രള്‍ 
ത്തനവുമൊക്കെയായി അങ്ങനെ കഴിഞ്ഞുപോകുന്നതിനിടയില്‍ കര്‍ 


ആഗസ്ററ്‌ 2004൦ 80 


ണാകരമേനോന്റെ ജീവിതം ക്ലേശനിര്‍ഭരമാകാന്‍ തുടങ്ങി. പറമ്പില്‍ 
നിന്നുള്ള ആദായം കാര്യമായൊന്നും ഇല്ലാത്ത സ്ഥിതിയായി. ചെലവു 
കളാണെ്കില്‍ കൂടിക്കൂടി വരുന്നു. എന്‍ജിനീയറിംഗിന്‌ പ്രവേശനം കി 
ട്രാന്‍ അര്‍ഹമായ മാര്‍ക്കുണ്ടായിരുന്നിട്ടും മകനെ അതിന്‌ അയയ്ക്കാന്‍ 
കഴിയാതിരുന്നത്‌ സാമ്പത്തികപ്രയാസങ്ങള്‍ കൊണ്ടായിരുന്നു. 

എന്‍ജിനീയറിംഗ്‌ മോഹം ഉപേക്ഷിച്ച്‌ കോളേജുവിദ്യാദ്യാസത്തിനു 
പോയ വസന്തന്‍ അക്കാലത്തെ സാമ്പത്തികവിഷമതകളെക്കുറിച്ച്‌ 
പില്‍ക്കാലത്ത്‌ രേഖപ്പെടുത്തിയിട്ടുണ്ട്‌. “ഞാന്‍ കോളേജില്‍ ചേര്‍ന്ന 
കാലത്തോടുകൂടി ഞങ്ങളുടെ കുടുംബത്തെ സാമ്പത്തികമായ ബുദ്ധി 
മുട്ടുകള്‍ വളരെയേറെ അലട്ടുകയുണ്ടായി. ഫീസു കൊടുക്കാന്‍ താമ 
സിച്ചതുകൊണ്ടുമാത്രം പലതവണ എന്റെ പേര്‍ കോളേജ്‌ രജിസ്റ്ററില്‍ 
നിന്ന്‌ മാറ്റുകയുണ്ടായി. വണ്ടിക്കൂലി കൊടുക്കുവാന്‍ ഇല്ലാതിരുന്നതു 
കൊണ്ടുമാത്രം ഞാന്‍ കോളേജില്‍ പോകാതിരുന്നിടുണ്ട്‌. അന്നൊക്കെ 
അച്ഛന്‍ എനിക്ക്‌ മേഘദൂതം വായിച്ച്‌ വ്യാഖ്യാനിച്ചുതരികയോ എന്നെ 
ക്കൊണ്ട്‌ വള്ളത്തോള്‍ക്കവിതകള്‍ വായിപ്പിക്കുകയോ പതിവാണ്‌. അ 
തല്ലെങ്കില്‍ ഞങ്ങള്‍ ശീട്ടുകളിക്കും. ജീവിതത്തിനുനേരെ ഒരു നിസ്സംഗ 
താഭാവം വളര്‍ത്തിയെടുക്കാനുള്ള തീവ്രശമത്തിന്റെ വിജയഫലമായി 
രുന്നു അതെന്ന്‌ ഞാനിന്നു മനസ്സിലാക്കുന്നു. 

പണമില്ലാത്തതുകൊണ്ടു പവപ്പോഴും ശുണ്ഠി പിടിച്ചിട്ടുണ്ട്‌, എ 
ങ്കിലും ഒരിക്കലും അച്ഛന്റെ ചിന്തയില്‍ പണത്തിന്‌ ഒന്നാംസ്ഥാനം 
ലഭിച്ചിരുന്നില്ല. ചില പുസ്തകങ്ങളുടെ പകര്‍പ്പവകാശം എന്‍.ബി.എ 
സിനു നല്‍കിയപ്പോള്‍ വളരെ കുറഞ്ഞ വിലയ്ക്കാണ്‌ അവകാശം വി 
ട്ടുകൊടുത്തതെന്ന്‌ മറ്റു ചില പ്രസാധകന്മാര്‍ അച്ഛനോടു പറഞ്ഞു. 
“പാവം ഡോസ്‌റ്റോയവ്സ്കിയ്ക്ക്‌ ഇത പോലും പണം തന്റെ പുസ്ത 
കത്തില്‍നിന്ന്‌ കിട്ടിയിട്ടുണ്ടാവില്ല” എന്നായിരുന്നു മറുപടി. താന്‍ എഴു 
തിയതും വിവര്‍ത്തനം ചെയ്തതുമായ പുസ്തകങ്ങളുടെ കയ്യെഴുത്തുപ്ര 
തികളുമായി കേരളത്തിലെ ഒരു നല്ല പ്രസിദ്ധീകരണശാലക്കാരെ ഒരി 
ക്കല്‍ അച്ഛന്‍ സമീപിച്ചു. “ചെറിയ നോവലുകള്‍ വല്ലതുമാണെങ്കില്‍ 
നോക്കാം" എന്നുപറഞ്ഞ്‌ അവര്‍ മടക്കി അയയ്ക്കുകയാണുണ്ടായത്‌. 
തന്റെ ദീര്‍ഘകാലപ്രവര്‍ത്തനത്തിന്റെ ഫലമായ ആ വലിയ പുസ്തകം 
അച്ചടിച്ചു കിട്ടാന്‍ വിഷമമാണ്‌ എന്നറിഞ്ഞിട്ടും അത്‌ തിരുത്തുന്നതി 
ലും പകര്‍ത്തുന്നതിലും ആയിരുന്നു ശ്രദ്ധ”. 

“ഒരു പുസ്തകം വിവര്‍ത്തനത്തിനെടുത്താല്‍ അതു തീരുന്നതുവരെ 
അച്ഛന്‌ ഒരുതരം അസ്വാസ്ഥ്യമാണ്‌. ഈ ഏകാഗ്രമായ കഠിനയത്നം 
കൊണ്ടു മാത്രമാണ്‌ പത്തുപതിനൊന്നുമാസം കൊണ്ട്‌ “യുദ്ധവും സമാ 
ധാനവും” പരിഭാഷപ്പെടുത്തുവാന്‍ സാധിച്ചത്‌. രാത്രി മുഴുവന്‍ വിവർ 
ത്തനം പകല്‍ മുഴുവന്‍ ഉറക്കം - ഇതായിരുന്നു പരിഭാഷയുടെ രീതി. 
ദിവസവും രാത്രി പത്തുപതിനൊന്നുമണിവരെ എന്റെ മുറിയില്‍ വി 
ഉക്കു കത്തുന്നുണ്ടാവും - ഞാന്‍ പരീക്ഷയ്ക്ക്‌ പഠിക്കയാണ്‌, അത 
ണഞ്ഞാല്‍ അച്ഛന്റെ മുറിയിലെ വിളക്ക്‌ തെളിയുവാന്‍ തുടങ്ങും.” 
(സ്മരണാഞ്ജലി - എസ്‌.കെ. വസന്തന്‍, മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്‌ 
18-6-1965) 


രാഷ്ട്രീയരംഗം ര 


ഇടപ്പള്ളി കരുണാകരമേനോന്‍ സജീവരാഷ്ട്രീയത്തില്‍ തല്ലരനാ 
യിരുന്നു എന്നു വിശ്വസിക്കാനാവശ്യമായ തെളിവുകളൊന്നും തല്‍ 
ക്കാലം നമ്മുടെ കൈവശമില്ല. എങ്കിലും റഷ്യന്‍ സാഹിത്യത്തോട്‌ 
അദ്ദേഹം പുലര്‍ത്തിയിരുന്ന മമതാബന്ധവും അദ്ദേഹത്തിന്റെ സുഹൃ 
ദ്വലയത്തിലുണ്ടായിരുന്ന ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരുടെ സാന്നിദ്ധ്യ 
വും കരുണാകരമേനോന്റെ വീടിനെ സംശയത്തോടെ നിരീക്ഷിക്കാന്‍ 
പലപ്പോഴും പൊലീസിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്‌. ഇടപ്പള്ളി പൊലീസ്‌ 
സ്‌റ്റേഷന്‍ ആക്രമണകാലത്ത്‌ ആ വീട്ടില്‍ വന്നുപോകുന്നവരെ നിരീ 


ക്ഷിക്കാന്‍ അധികൃതര്‍ മഫ്ടിയില്‍ പൊലീസിനെ ഏര്‍പ്പാടാക്കിയിരു 
ന്നു. 

“അച്ഛന്‌ കമ്മ്യൂണിസ്റ്റ്‌ പാര്‍ട്ടി പ്രവര്‍ത്തനങ്ങളുമായി ബന്ധമൊ 
ന്നും ഉണ്ടായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ്‌ നേതാവായ ഇ.എം.എസ്‌. ഉള്‍പ്പെ 
ടെയുള്ളവരുമായി നല്ല സ്നേഹബന്ധമുണ്ടായിരുന്നു എന്നത്‌ വാസ്ത 
വമാണ്‌. ഇ.എം.എസ്‌. പലപ്പോഴും വീട്ടില്‍ വരികയും ചെയ്തിട്ടുണ്ട്‌. ആ 
രുവന്നാലും അച്ഛന്റെ സംഭാഷണവിഷയം സാഹിത്യമായിരിക്കും. ഇ. 
എം.എസിനെപ്പോലെതന്നെ ഉറച്ച കമ്മ്യുണിസ്റ്റായീരുന്നു വള്ളത്തോ 
ളിന്റെ മകന്‍ അച്യുതക്കുറുപ്പും. അദ്ദേഹവും മുകുന്ദന്‍ രാജയുടെ മക 
നും കമ്മ്യൂണിസ്റ്റമായ എം.എസ്‌. ദേവദാസും വീട്ടില്‍ വരാറുണ്ടായിരു 
ന്നു. അച്ഛന്റെ മൂത്ത സഹോദരിയുടെ മകളെ വിവാഹം ചെയ്തത്‌ 
അച്യുതക്കുറുപ്പാണ്‌. അതിനുകാരണം കമ്മ്യൂണിസ്റ്റു ബന്ധമായിരുന്നു 
എന്നു തോന്നുന്നില്ല. വള്ളത്തോളിന്റെ മകനെന്ന പരിഗണനയായിരു 
ന്നു.” - എസ്‌.കെ. വസന്തന്‍ പറയുന്നു. 

ഇടപ്പള്ളി കരുണാകരമേനോന്റെ വീട്ടിലെ പതിവുസന്ദര്‍ശകനായി 
രുന്നു വള്ളത്തോള്‍. ആ വഴിയ്ക്കു പോകുമ്പോഴെല്ലാം, മഹാകവി കരു 
ണാകരമേനോന്റെ വീട്ടില്‍വന്ന്‌ രണ്ടുമുന്നുദിവസം താമസിക്കും. വള്ള 
ത്തോള്‍ വന്നാല്‍പ്പിന്നെ വീടുമുഴുവന്‍ എഴുത്തുകാരെക്കൊണ്ടു നിറ 
യും. ജി. ശങ്കരക്കുറുപ്പ്‌, വൈലോപ്പിള്ളി, എ.ഡി. ഹരിശര്‍മ്മ, പി. 
ശങ്കരന്‍ നമ്പ്യാര്‍ തുടങ്ങി അക്കാലത്തെ ഏതാണ്ട്‌ എല്ലാ എഴുത്തുകാ 
രും ഓടിയെത്തുമായിരുന്നു. സാഹിത്യചര്‍ച്ചകളുടെയും കവിതാലാപ 
നങ്ങളുടെയും ദിനങ്ങളായിരിക്കും പിന്നെ. 

സാഹിത്യചര്‍ച്ചകള്‍ക്കും അതിഥി സല്‍ക്കാരങ്ങള്‍ക്കുമായി കുടും 
ബസ്വത്തില്‍ നല്ലൊരു ഭാഗം വ്യയം ചെയ്ത കരുണാകരമേനോന്റെ വീ 
ടും പുരയിടവും നാഷണല്‍ ഹൈവേയ്ക്കുവേണ്ടി സര്‍ക്കാര്‍ ഏറ്റെടു 
ത്തു. അക്കാലമായപ്പോഴേയ്ക്കും മകന്‍ വസന്തന്‍ കാലടി ശ്രീശങ്കരാ 
കോളേജില്‍ അദ്ധ്യാപകനായിക്കഴിഞ്ഞിരുന്നു. മകനോടൊപ്പം കരുണാ 
കരമേനോനും താമസം കാലടിയിലേയ്ക്കു മാറ്റി. രാഷ്ട്രീയപ്രവര്‍ത്ത 
നവുമായി ബന്ധപ്പെട്ട്‌ കരുണാകരമേനോന്‍ പൊതുരംഗത്തു പ്രത്യ 
ക്ഷപ്പെട്ട ഏകസന്ദര്‍ഭവും അക്കാലത്താണുണ്ടാകുന്നത്‌. 

കമ്മ്യൂണിസ്റ്റുകാരായതിന്റെ പേരില്‍ പൊലീറ _.ഗ്ലു ഭീകരമര്‍ദ്ദനങ്ങള്‍ 
ക്കിരയാകേണ്ടിവന്ന അച്യുതക്കുറുപ്പും എം.എസ്‌. ദേവദാസുമുള്‍പ്പെടെ 
നിരവധി കമ്മ്യൂണിസ്റ്റുകാര്‍ കരുണാകരമേനോന്റെ സുഹൃദ്വലയത്തില്‍ 
ഉണ്ടായിരുന്നുവെന്നു പറഞ്ഞുവല്ലോ. അവരുടെ ആത്മാര്‍ത്ഥതയിലും 
ത്യാഗസന്നദ്ധതയിലും അദ്ദേഹത്തിന്‌ സംശയമൊന്നും ഉണ്ടായിരുന്നി 
ല്ല. വ്യക്തിപരമായി അവരെയൊക്കെ അദ്ദേഹത്തിന്‌ ഇഷ്ടവുമായിരു 
ന്നു. എങ്കിലും ഒരു തവണപോലും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ്‌ പാര്‍ട്ടിക്കു 
വേണ്ടി പൊതുവേദിയില്‍ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല, അമ്പത്തേഴിലെ തി 
രഞ്ഞെടുപ്പില്‍പ്പോലും. പക്ഷേ, വിമോചനസമരത്തെത്തുടര്‍ന്ന്‌ കമ്മ്യൂ 
ണിസ്റ്റ്‌ മന്ത്രിസഭയെ പിരിച്ചുവിട്ട പ്രധാനമന്ത്രി ജവഹര്‍ലാല്‍ നെഹ്റു 
വിന്റെ നടപടി കരുണാകരമേനോന്‌ അംഗീകരിക്കാനായില്ല. തുടര്‍ന്നു 
നടന്ന പൊതുതിരഞ്ഞെടുപ്പില്‍. ഇടപ്പള്ളി ഉള്‍പ്പെടുന്ന കണയന്നൂര്‍ 
താലൂക്കിലെ കമ്മ്യൂണിസ്റ്റു പാര്‍ട്ടി സ്ഥാനാര്‍ത്ഥി ടി.കെ. രാമകൃഷ്ണ 
നായിരുന്നു. അന്ന്‌ കാലടിയില്‍ താമസമാക്കിയിരുന്ന കരുണാകരമേ 
നോന്‍ ഇടപ്പള്ളിയിലെത്തി ടി.കെ. രാമകൃഷ്ണന്റെ തിരഞ്ഞെടുപ്പു ക 
മ്മിറ്റി ചെയര്‍മാന്‍ സ്ഥാനം ഏറ്റെടുത്തു. അതായിരുന്നു അദ്ദേഹത്തി 
ന്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും രാഷ്ട്രീയ പ്ര 
വര്‍ത്തനം. 

൭ 

1965 ഏപ്രില്‍ 11-ന്‌ സ്വന്തം ഉള്ളംകൈയിലെ രേഖകള്‍ നോക്കി 
അദ്ദേഹം പറഞ്ഞു: “രേഖകള്‍ ഒന്നും തെളിഞ്ഞുകാണുന്നില്ല. മരണം 
അടുത്തു എന്നു തോന്നുന്നു”. 

അന്നുതന്നെ ആ ജീവിതത്തിന്‌ തിരശ്ലീലവീണു. 8 


മലയാളം ഓണപ്പ തി പ്പ്‌ 


ആഗസ്ററ്‌ 2004 ൦ 81 


I 
] 
[ 
| 


൫9൫00090 ൪൭690001 ചര) 


കഷലോട്ടവുമായി 
ബന്ധഷെട്ടുകിടക്കുന്ന 


കേരളത്തിന്റെ ചരിത്രത്തിലേയക്കു 


വെളിച്ചംവിശുന്ന 
നിരീക്ഷണങ്ങള്‍ 


എം.ജി.എസ്‌. നാരായണൻ 


കേരളത്തിലെ കപ്പലോട്ടത്തിന്റെ ചരിത്രം തൃപ്തികരമായ രീതി 
യില്‍ ഗവേഷണം നടത്തി പുനഃക്രമീകരിച്ചിട്ടില്ല. ആദ്യകാല ചരിത്രമാ 
രന്മാര്‍ മതപരമായ താത്പര്യമുള്ളവരായിരുന്നതിനാല്‍ അവരുള്‍പ്പെ 
ടുന്ന വിഭാഗത്തെ ഉയര്‍ത്തിക്കാട്ടുവാനും, സ്വന്തം താത്പര്യങ്ങള്‍ 
നുസ്ൃതരായി സാമൂഹ്യമായ ഉയര്‍ച്ച നേടുവാനും മറ്റുമാണ്‌ ശ്രമിച്ച. 
അതൃപ്തികരമായ വസ്തുതകള്‍ പുഴ്ത്തിവയ്ക്കപ്പെടുകയും ചിലവ ല്‍ 
വഗണിക്കപ്പെടുകയും ചെയ്തു. ശിലാലേഖാപഠനം, പുരാവസ്തുശാസ്തം 
ഭാഷാശാസ്ത്രം എന്നിവയിലെ ശാസ്ത്രീയ പഠനങ്ങള്‍ ഉരുത്തിരിഞ്ഞു 
ന്നതോടെ, ഇരുപതാം നൂറ്റാണ്ടിന്റെ മദ്ധ്യത്തില്‍, വിശ്വസനീയമായ ഒര 
കാലഗണനയും രാഷ്ട്രീയമായ ചരിത്രവും രേഖപ്പെടുത്തുവാന്‍ നമ) 
ക്കു സാധിച്ചു. ഇതുവഴി സമൂഹത്തിന്റെയും സംസ്‌കാരത്തിന്റെയും പരി 


ലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 82 


മലയാളം ഓണ പ്പ തി പ്പ്‌ 


ണാമം സമചിത്തതയോടെ ഗ്രഹിക്കാനും നമുക്ക്‌ സാധിച്ചിട്ടുണ്ട്‌. 

പരശുരാമന്‍. സെയ്ന്റ്‌ തോമസ്‌. ചേരമാന്‍ പെരുമാള്‍ എന്നിവ 
രുള്‍പ്പെടുന്ന ഐതിഹ്യങ്ങള്‍ ശരിയായ ചരിത്രാന്വേഷണത്തിന്‌ തട 
സ്സങ്ങള്‍ സൃഷ്ടിച്ചിട്ടുണ്ട്‌. വൈകാരികവും വിശ്വാസപരവുമായ കാര 
ണങ്ങളാല്‍ ചില സമൂഹങ്ങള്‍ മേല്‍പറഞ്ഞ ഐതിഹ്യങ്ങളെ പിന്‍ 
താങ്ങിയിരുന്നു. ഇത്തരം ഐതിഹ്യങ്ങളില്‍ തീര്‍ച്ചയായും ചില ചരി 
ത്രപരമായ വസ്തുതകള്‍ ഉണ്ടെങ്കിലും കാലഗണനാപരമായ പോരാ 
യ്മകള്‍ അവയ്ക്കുണ്ട്‌. ഇത്തരം ഐതിഹ്യങ്ങളെ ഉപയോഗിക്കുന്നവര്‍ 
അന്ധമായി അവയ്ക്കു പിന്നാലെ പോകാതെ വിമര്‍ശനാത്മകമായ 
രിതിയില്‍ അവയെ പരിശോധിക്കുകയും. വ്യക്തമായ തെളിവുകള്‍ 
ക്ക്‌ ഈന്നല്‍ നല്കുന്ന വിവരശകലങ്ങളായി അവയെകാണേണ്ടതുമു 
ണ്ട്‌. എന്നാല്‍ വസ്തുതകള്‍ക്കു പകരമായി ഇവയെ ഉപയോഗിക്കാന്‍ 
പാടുള്ളതല്ല. 


വടക്കുമായുള്ള ബന്ധം 


ബി.സി. നാലാം നൂറ്റാണ്ടിനു മുന്‍പ്‌ അതായത്‌ ഭാരതത്തിലെ മൌര്യ 


തൈക്കലില്‍ കണ്ടെത്തിയ നക 


സാമ്രാജ്യത്തിന്റെ കാലത്തിനു മുന്‍പ്‌ കേരളത്തിന്‌ തനതായ ഒരു ഭര 
ണസംവിധാനമോ സാമൂഹ്യ ഘടനയോ ഇല്ലായിരുന്നു. അശോക ചക്ര 
വര്‍ത്തിയുടെ രാജ്ുശശാസനകളില്‍ ഈ ദേശത്തെ കേരളരുടെ ദേശമാ 
യാണ്‌ പ്രതിപാദിച്ചിട്ടുള്ളത്‌. ഒരു പരമാധികാരിയുടെ പേരിനാല്‍ മാ 
ത്രമല്ല ഈ ദേശം അറിയപ്പെട്ടിരുന്നത്‌ എന്നര്‍ത്ഥം. തമിഴ്‌ സംഘ സാ 
ഹിത്യത്തിലും ഭാഗികമായി ഗിരിവര്‍ഗ്ഗക്കാരായ ഒരു സമൂഹം ഈ ദേ 
ശത്ത്‌ അധിവസിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്‌. ബി.സി. പത്താം 
നൂറ്റാണ്ടു മുതല്‍ ഇവിടുത്തെ വനപ്രദേശങ്ങളില്‍ മഹാശിലായുഗ സം 
സ്‌ക്കാരം നിലനിന്നിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്‌. കേരളത്തിന്റെ 
ദധ്യഭാഗത്തും തുറമുഖ പ്രദേശങ്ങളായ മുചിറി (മുസിറിസ്‌) തൊണ്ടി 


ആഗസ്ററ്‌ 2004 ൽ 83 


(തിണ്ടിസ്‌) എന്നിവിടങ്ങളിലും നിലനിന്ന ചേരന്മാരുടെ ആധിപത്യവും | 
അവരുടെ രാജ്യത്തിന്റെ പരിണാമവും സമൂഹത്തിന്റെ വളര്‍ച്ചയും സ 


മകാലീന സാഹിത്യത്തില്‍ നിന്നും ചികഞ്ഞെടുക്കാവുന്നതാണ്‌. ക്രി 
സ്ത്വബ്ദത്തിന്റെ ആദ്യനുറ്റാണ്ടുകളിലെ അനേകം റോമന്‍ നാണയങ്ങ 
ളും. മാര്യന്‍ നാണയങ്ങളും. റോമന്‍ നാണയങ്ങളെ അനുകരിച്ചു നിര്‍ 
മ്മിക്കപ്പെട്ട ചേരകാലത്തെ നാണയങ്ങളും. ചേര സാമാണ്യത്തിന്റെ കാ 
ലഘട്ടത്തില്‍ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്‌. ഈ കാലഘട്ടത്തില്‍ ദേശാ 
ന്തരഗമനം നടത്തി എത്തിച്ചേര്‍ന്ന ബ്രാഹ്മണര്‍. ജൈനര്‍. ബുദ്ധമത 
സ്ഥര്‍ എന്നിവരില്‍ നിന്നും പതിയെ ആര്യസംസ്‌കാരം കേരളത്തിലെ 
ദ്രാവിഡവംശജൂരായ ഗിരിവര്‍ഗ്ഗക്കാരില്‍ സ്വാധീനം ചെലുത്തി. ഹി 
ന്ദുമതം കേരളീയരില്‍ വേരുറപ്പിക്കാന്‍ പിന്നെയും നാലോ അഞ്ചോ 
നുറ്റാണ്ടുകള്‍ വേണ്ടിവന്നു. 

കേരള ബ്രാഹ്മണര്‍ അഥവാ നമ്പൂതിരിമാര്‍ എന്നു പിന്നീടറിയ 
പ്പെട്ട ആര്യബ്രാഹ്മണര്‍ ദ്രാവിഡ (തമിഴ്‌) ദേശത്തേക്ക്‌ വളരെക്കാലം 
കഴിഞ്ഞാണ്‌ എത്തിച്ചേര്‍ന്നത്‌. അവര്‍ തീരദേശ കര്‍ണ്ണാടകത്തില്‍ നി 
ന്നുമാണ്‌ ഇവിടേയ്ക്ക്‌ വന്നത്‌. 

ഏറ്റവും വടക്കുള്ളതും ആദ്യത്തേതുമായ കുടിയേറ്റങ്ങളില്‍ ഒന്നാ 
ണ്‌ ഇന്നത്തെ തളിപ്പറമ്പിലെ ചെല്ലുരില്‍ നിലനിന്നിരുന്നത്‌. സംഘകാ 
ലത്തെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണിത്‌. ബാക്കിയുള്ള ദേശങ്ങളിലെ 
കുടിയേറ്റങ്ങള്‍ എല്ലാം എട്ടാം നൂറ്റാണ്ടിന്റെ അന്ത്യഘട്ടത്തില്‍ ചേരദേ 
ശത്തെ പിന്താങ്ങി ഉയര്‍ന്നു വന്നവയും. ചേര സാമ്രാജ്യത്തില്‍ സമാ 
ജികരായിരുന്നു ഈ ബ്രാഹ്മണര്‍. ചേരമാന്‍ പെരുമാളിന്റെ സാമാ 
ജയത്തിന്റെ തലസ്ഥാനം കൊടുങ്ങല്ലൂരായിരുന്നു. പന്ത്രണ്ടാം നൂറ്റാണ്ടില്‍ 
ചെറിയ നാട്ടുരാജ്യങ്ങളായി ഈ സാമ്രാജ്യം ശിഥിലീകരിക്കപ്പെട്ടു. ജൈ 
നര്‍, ബുദ്ധമതസ്ഥര്‍, ബ്രാഹ്മണര്‍, ജൂതന്മാര്‍, സിറിയന്‍ ക്രിസ്ത്യാനി 
കള്‍, അറബി മുസ്ലീംങ്ങള്‍ എന്നിവര്‍ രാജാവിന്റെ സഹായത്തോടെ 
ചെറുകിട സെറ്റില്‍മെന്റുകള്‍ സ്ഥാപിച്ചിരുന്നു. അവരില്‍ കച്ചവടക്കാ 
രുടെ ചെറുസംഘങ്ങളും കുടിയേറിപ്പാര്‍ക്കുവാന്‍ വന്നവരും ഉണ്ടായി. 
1800 എ.ഡി. യില്‍ ബ്രിട്ടീഷുകാര്‍ ആധിപത്യം സ്ഥാപിക്കുന്നതു വരെ 
ചേരന്മാരുടെ വംശക്കാര്‍ പരസ്പര വൈരം പുലര്‍ത്തിപ്പോരുകയും 
അത്‌ ഇടയ്ക്കിടെയുള്ള സംഘര്‍ഷങ്ങളില്‍ കലാശിക്കുകയും ചെയ്തു. 

മേല്‍പ്പറഞ്ഞ ലഘുവിവരങ്ങളില്‍ നിന്നും. പഴയ നിയമത്തിലെ സോ 
ഉമന്‍ രാജാവ്‌. മലബാര്‍തീരത്തുനിന്നും തേക്കും സുഗന്ധ്രദവ്യങ്ങളും 
ശേഖരിച്ചിട്ടുണ്ട്‌ എന്നു പറയുന്നതിന്റെ അര്‍ത്ഥം അദ്ദേഹം ഗിരിവര്‍ 
ഗ്ഗക്കാരുമായാണ്‌ ഇടപഴകിയിരുന്നത്‌ എന്നാണെന്ന്‌ കരുതേണ്ടിയി 
രിക്കുന്നു. ക്രിസ്ത്വബ്ദത്തിന്റെ ആദ്യനൂറ്റാണ്ടുകളില്‍ റോമന്‍ സാമ്രാജ്യ 
ത്തിന്‌ ഇടപെടേണ്ടിവന്നത്‌ ഗിരിവര്‍ഗ്ഗക്കാരുമായാണ്‌ എന്നും കരു 
തേണ്ടിയിരിക്കുന്നു. റോമന്‍ കാലഘട്ടത്തിനുശേഷം യൂറോപ്യന്‍ കച്ച 
വടക്കാര്‍, ആഫ്രിക്കന്‍, അറേബ്യന്‍ തീരങ്ങളില്‍ നിന്നും കുരുമുളക്‌, 
സുഗന്ധ്രദവ്യങ്ങള്‍, സുഗന്ധവ്യഞ്ളുനങ്ങള്‍ എന്നിവ തേടി ഇവിടെ 
എത്തിച്ചേര്‍ന്നു. 


റോമന്‍ വ്യാപാരത്തിന്റെ സ്വാധീനം 


560 കി.മി വരുന്ന തീരദേശവും. വാണിജ്യത്തിനു സഹായകമായ 


കാറ്റോട്ടവും, കരുമുളകിലും ചന്ദനത്തിലുമുള്ള കേരളത്തിന്റെ കുത്തക 


യും ഈ ദേശത്തെ ഒരു ഇരട്ടവ്യക്തിത്വത്തിലേയ്ക്കാണ്‌ നയിച്ചത്‌. 
സ്ഥിരമായി ഈ ദേശത്തേക്ക്‌ വ്യാപാരികളും കുടിയേറ്റക്കാരും എത്തി 
ച്ചേര്‍ന്നു. അറബിക്കടലിലെ കപ്പലോടുക്കാരുടെ സമൂഹത്തിലെ ഒരംഗ 
മായിരിക്കുകയും ചെയ്തു ഈ ദേശം. കേരള ചരിത്രത്തിന്റെ പകുതി 
യോളം സമുദ്രത്തിലൂടെയുള്ള വ്യാപാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 
കേരളത്തിന്റെ സംസ്‌കാരവും സമൂഹവും വികസിച്ചു വന്നതിനു കാ 
രണം പ്രധാനമായും സമുദ്രത്തിലുടെയുള്ള വ്യാപാരബന്ധവും കുടി 


ഉലയാളം ഓണപ്പതിപ്പ്‌ 


| യേറ്റങ്ങളുമാണ്‌. പ്രാദേശികമായ വികസനത്തെ ഇവയ്ക്കു പ്ര 
ധാന്യവുമുണ്ട്‌. പ്രാചീനകാലത്ത റോമാക്കാരും മദ്ധ്യകാലത്ത്‌ ആം 
ബ്ദേശക്കാരും ആധുനിക കാലത്ത യൂറോപ്യന്മാരുമാണ്‌ കേരളത്ത 
ന്റെ സാമ്പത്തിക രാഷ്ട്രീയ മാറ്റങ്ങള്‍ക്കും സാമ്പത്തികാഭിവ്യദിക്കു, 
കാരണമായി ഭവിച്ചത്‌. ഗ്രീക്ക്‌. ലാറ്റിന്‍, അറബിക്‌. പോര്‍ച്ചുഗീസ്‌. ഫ്ര 
ഞ്ച്‌, ഇംഗ്ലീഷ്‌ തുടങ്ങിയ ഭാഷകളില്‍ രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങ 
ളും പ്രാദേശികമായ വിവരങ്ങളും വച്ചുകൊണ്ട കേരളചരിത്രം പുന 
ക്രമീകരിക്കേണ്ടത്‌ അത്യന്താപേക്ഷിതമാണ്‌. അടുത്ത കാലത്തായി 
വിജ്ഞാനീയവും പുരാവസ്തുശാ(സ്തവും പ്രാമുഖ്യത്തിലെത്തിയിട്ടുണ്ട്‌ 
എന്തായാലും സമുദ്രസഞ്ചാരവുമായി ബന്ധപ്പെട്ട പുരാവസ്തുശാ[സ്തരത്തെ 
കേരളവുമായി ബന്ധപ്പെടുത്തി പഠിച്ച്‌ ചരിത്രത്തെ പുനപ്പരിശോമ 
നയ്ക്ക്‌ വിധേയമാക്കുവാനുള്ള ശ്രമം ഇനിയും നടന്നിട്ടില്ല. 

മലബാര്‍ തീരത്തെക്കുറിച്ച്‌ പ്രാചീന ഗ്രീക്ക്‌ ചരിത്രകാരന്മാരായ ട്രേ 
ഉമിയും പ്ലീനിയും എറിത്രിയന്‍ കടലിലെ പെരിപ്പസും വിപുലമായ ദ 
തിയിൽ വിവരങ്ങള്‍ രേഖപ്പെടുത്തിയിട്ടുണ്ട്‌. തുറമുഖങ്ങളും രാജ്യങ്ങ 
ളും വ്യാപാര വസ്തുക്കളും വിശദമായി ഇവര്‍ പ്രതിപാദിച്ചിരിക്കുന്നു. 
ഈ രേഖകള്‍ വഴി ഗ്രീക്ക്‌ നാമധേയങ്ങളായ മുസിറിസ്‌. തിണ്ടിസ്‌ നെല്‍ 
കിണ്ട. ബെക്കാറെ എന്നിവയെക്കുറിച്ചും തെക്കേ ഇന്ത്യയിലെ കേരള 
പുത്രന്‍. ചോളന്‍, പാണ്ഡ്യന്‍ എന്നിവര്‍ ഭരിച്ചിരുന്ന രാജ്യങ്ങളെക്കുറി 
ച്ചുമുള്ള വിവരങ്ങള്‍ ലഭിച്ചിട്ടുണ്ട്‌. തുറമുഖ ദേശങ്ങളെ ചില ചരിത്രപ 
ണ്ഡിതര്‍ കണ്ടെത്തിയിട്ടുണ്ട്‌. എന്നാല്‍ പുരാവസ്തു ശാസ്ത്രപരമായും 
ഉദ്ഖനനം കൊണ്ടും ലഭിച്ച വിവരങ്ങളുടെ അഭാവത്താല്‍ ഇവ കൃത്യം 
തന്നെ എന്നു കണക്കാക്കാനാവില്ല. ഗ്രീക്ക്‌, റോമന്‍ സഞ്ചാരികള്‍ പല 


തുറമുഖങ്ങളെക്കുറിച്ചും വിവരിച്ചിട്ടുണ്ട്‌. കേരളത്തില്‍ നിന്നും അസം 
ഖ്യം റോമന്‍ നാണയങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്‌. എന്നാല്‍ പുരാവസ്ത 
ശാസ്ത്രപരമായി പടിഞ്ഞാറന്‍ തീരദേശത്ത്‌ ഒരു റോമന്‍ സെറ്റില്‍മെന്റ്‌ 
ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല. പുരാവസ്തുശായ്ത്രക്കാര്‍ക്ക്‌ ഇതിന്‌ കഴി 
യാത്തതിന്‌ പല കാരണങ്ങളുമുണ്ട്‌. ഇതില്‍ പ്രധാനപ്പെട്ടത്‌ ഒരു ശരി 
യായ സര്‍വ്വേ പടിഞ്ഞാറന്‍ തീരദേശത്ത്‌ നടത്തിയിട്ടില്ല എന്നതാണ്‌. 
വലിയ തോതിലുള്ള ഉദ്ഖനനങ്ങളും നടത്തിയിട്ടില്ല. ചെറുകിട ഉദ്ഖ 
നനങ്ങള്‍ വിശ്വസനീയമായ വിവരങ്ങളൊന്നും നല്‍കിയിട്ടുമില്ല. ചില 
വിവരങ്ങള്‍ തെറ്റിദ്ധാരണയ്ക്ക്‌ ഇടനല്‍കുകയും ചെയ്തു. കൊടുങ്ങ 
രില്‍ പണ്ട്‌ നടത്തിയ ഉദ്ഖനനം പോലെ. 


ആദ്യകാല ഉദ്ഖനനങ്ങള്‍ 


ഇന്നത്തെ തമിഴ്‌ നാട്ടിലുള്ള കരുവൂരാണ്‌ സംഘകാലത്തെ ചേര 
രാജാക്കന്മാര്‍ അവരുടെ ആസ്ഥാനമാക്കിയത്‌. ടോളമിയെപ്പോലെയുളു : 
ഗ്രീക്ക്‌ എഴുത്തുകാരുടെ കൃതികളിലും സംഘസാഹിത്യത്തിലും ഇതെ 
ക്കുറിച്ചുള്ള പരാമര്‍ശമുണ്ട്‌. അവരുടെ സാമ്രാജ്യത്തിന്റെ ഒരു പ്രതിനി 
ധി മുചിറി എന്ന തീരദേശ രാജ്യത്ത്‌ അതായത്‌ പെരിയാറിന്റെ തീ 
രത്ത്‌ വസിച്ചിരുന്നു എന്ന്‌ സംഘകാലത്തെ കവികള്‍ രേഖപ്പെടുത്തി 


യിട്ടുണ്ട്‌. മുസിറിസിനെ ചേരന്മാരുടെ വാഴ്ചക്കാലത്തെ ആദ്യ വാണി 
ജ്യകേന്ദ്രമായാണ്‌ ഗ്രീക്ക്‌ എഴുത്തുകാര്‍ വിശേഷിപ്പിച്ചിട്ടുള്ളത്‌. 


ആഗസ്ററ്‌ 2004 ൦ 84 


(മലബാര്‍ മാനുവല്‍) ടി.കെ. വേലുപ്പിള്ള (സ്‌റ്റേറ്റ്‌ മാനുവല്‍ ഓഫ്‌ ട്രാ 
വന്‍കൂര്‍), കെ.പി. പദ്മനാഭമേനോന്‍ (കേരള ചരിത്രം) എന്നിവരുടെ 
കൃതികളില്‍ ഈ ആശയക്കുഴപ്പം സ്പഷ്ടമാണ്‌. ട്രാവന്‍കൂര്‍ ആര്‍ 
ക്കിയോളജിക്കല്‍ സീരീസ്‌. രാമവര്‍മ്മ റിസര്‍ച്ച്‌ ഇ൯സ്ററിയ്യൂട്ട്‌ ബുള്ള 
റ്റിന്‍, കേരളാ സൊസൈറ്റിപേപ്പര്‍, സൌത്ത്‌ ഇന്ത്യന്‍ ഇന്‍സ്ക്രിപ്ഷന്‍ 
സ്‌ എന്നിവയുടെ പ്രസാധനവും കെ.എ. നീലകണ്ഠശാസ്ത്രിയും മറ്റു 
ള്ളവരും പല്ലവ, ചോള, പാണ്ഡ്യ ചരിത്രങ്ങളെക്കുറിച്ചു നടത്തിയ പഠ 
നങ്ങളും, പ്രൊഫസര്‍ ഇളംകുളം പി.എന്‍. കുഞ്ഞന്‍പിള്ളയെ പില്‍ 
ക്കാല ചോളന്മാരുടെ ചരിത്രം കണ്ടെത്തി പുനഃക്രമീകരിക്കുന്നതിലേക്കു 
നയിച്ചു. സമകാലിന ശിലാലേഖകളും സാഹിത്യവും ഇതിനു സഹായ 
കമായി ഭവിച്ചു. പ്രൊഫ. എ. ശ്രീധരമേനോനും ഈ ലേഖകനും പു 
തിയ സ്രോതസ്സുകളെയും പഠനങ്ങളെയും ഉപയോഗപ്പെടുത്തി ഒരു പു 
നര്‍വ്യാഖ്യാനം നടത്തുവാല്‍ സാധിച്ചു. 

കൊടുങ്ങല്ലൂരില്‍ ആദ്യമായി ശാസ്ത്രീയമായ ഉദ്ഖനനം നടത്തിയ 
അനുജന്‍ അച്ചന്‍ ചേരന്മാരുടെ കൊട്ടാരം നിലനിന്നിരുന്ന ചേരന്മാര്‍ 
പറമ്പില്‍ നിന്നും കണ്ടെടുത്ത ഒഴട്ടിടത്തിന്റെ അവശിഷ്‌ടങ്ങളും കര 
കശല വസ്തുക്കളും ബിംബങ്ങളും കാലഗണന ചെയ്ത രേഖപ്പെടുത്തു 
ന്നതില്‍ ഗുരുതരമായ വീഴ്ച വരുത്തി. ഉപരിതലത്തിനു വളരെ താഴെ 
നിന്നും കണ്ടെടുത്ത വസ്തുക്കള്‍ 12, 13 നൂറ്റാണ്ടുകളിലേതാണെന്ന്‌ 
അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എഡി 1343-ല്‍ ഉണ്ടായ മഹാപ്രളയത്തില്‍ 
പഴയ ചേരന്മാരുടെ തലസ്ഥാനം പുതുവൈപ്പ്‌ എന്ന പുതുതായി ഉ 


യര്‍ന്നുവന്ന പ്രദേശത്തിനു കീഴിലായി എന്നാണ്‌ അദ്ദേഹം കരുതിയ 
ത്‌. എന്നാല്‍ പ്രളയത്തില്‍ ചേരന്മാരുടെ തലസ്ഥാനത്തിനു കേടുപാ 


| ടുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നു കരുതേണ്ടിയിരിക്കുന്നു. കാരണം ഒ 


മ്പത്‌, പ്രന്തണ്ട്‌ എന്നീ നൂറ്റാണ്ടുകളില്‍ നിര്‍മ്മിക്കപ്പെട്ട ചേരന്മാരുടെ 
കുടുംബക്ഷേത്രങ്ങള്‍ ഉപരിതലത്തില്‍ തന്നെ നിലനില്ക്കുന്നു എന്ന 


| താണ്‌. ഇതുകൊണ്ടുതന്നെ ഉപരിതലത്തിനു വളരെ താഴെനിന്നും 


കണ്ടെടുത്ത വസ്തുക്കള്‍ 12. 13 നൂറ്റാണ്ടുകളിലേതല്ല. മറിച്ച്‌ ഒമ്പതാം 
നൂറ്റാണ്ടിനും മുന്‍പുള്ളതാണെന്ന്‌ കരുതേണ്ടിയിരിക്കുന്നു. അതായത്‌, 
ആദ്യകാല ചേരരാജുാക്കന്മാരുടെ കാലത്തിലേത്‌. 1970-ല്‍ ഈ ലേഖ 
കനും ഉള്‍പ്പെട്ട്‌ നടത്തിയ ഉദ്ഖനനത്തില്‍ ലഭിച്ച വിവരത്തെ അടി 
സ്ഥാനമാക്കി ഈ തെറ്റ്‌ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാല്‍ പണ്ടു രേഖ 
പ്പെടുത്തിയ വിവരങ്ങളില്‍ കൂടുതല്‍ പാനം നടത്താതെയാണ്‌ ഈ 
ദ്യോഗിക പാനവിവരം പുറത്തുവന്നത്‌. കാരണം മഹോദയപുരത്ത്‌ 
പില്‍ക്കാലത്തുണ്ടായ ചേരസാമ്രാഞ്യത്തെക്കുറിച്ചുള്ള അറിവ്‌ പുരാവ 
സ്തുഗവേഷകര്‍ക്ക്‌ അന്യമായിരുന്നു എന്നതുതന്നെ. 

എ.ഡി ആയിരാമാണ്ടില്‍ അന്നത്തെ ചേരസാമാജ്ത്തിന്റെ അധി 
പനായ ഭാസ്കര രവി വര്‍മ്മന്റെ കാലത്തെ ജൂത താമരപത്രത്തില്‍ രേ 
ഖപ്പെടുത്തപ്പെട്ട വിവരങ്ങളില്‍ നിന്നും കൊടുങ്ങല്ലൂരാണ്‌ മുചിറി അല്ലെ 
ങ്കില്‍ മുസിറിസ്‌ എന്ന്‌ ഈ ലേഖകന്‍ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട. തലസ്ഥാ 
നത്ത്‌ ഇജൂതന്മാര്‍ക്കു നല്കപ്പെട്ട പ്രത്യേ അവകാശങ്ങളെക്കുറിച്ചും 
അതില്‍ പരാമര്‍ശിച്ചിട്ടുണ്ട്‌. ഈ രണ്ടു ദേശക്കാരും സന്ധിച്ച ഇടത്തെ 
മുപിറിക്കോട്‌ എന്നാണിതില്‍ വിശേഷിപ്പിച്ചിരിക്കുന്നത്‌. മുപിറി എ 
ന്നാല്‍ സ്ഥാനവും കോട്‌ എന്നാല്‍ കുടിയേറിയ ഇടവുമാണ്‌. തുറമുഖ 


| പ്രദേശത്തെ ജൂതന്മാരുടെ കുടിയേറ്റത്തെ സൂചിപ്പിക്കാനായി ഈ നാ 


മധേയം പ്രയോഗത്തിലുണ്ടായിരുന്നു എന്ന്‌ കരുതേണ്ടിയിരിക്കുന്നു. 
1343-ലെ മഹാപ്രളയത്തില്‍ കൊടുങ്ങല്ലൂര്‍ ശിഥിലമായി. കോഴിക്കോ 
ട്‌ - കൊച്ചി ദേശങ്ങള്‍ തമ്മിലുള്ള യുദ്ധം കാരണം ഇവിടുത്തെ അന്യ 
ദേശക്കാരുടെ സെറ്റില്‍മെന്റുകള്‍ തുടച്ചു നീക്കപ്പെട്ടതായിരിക്കാന്‍ ഇട 
യുണ്ട്‌. 


പുതിയ കണ്ടെത്തലുകള്‍ i 


കുറച്ചു നാളുകള്‍ക്കുമുന്‍പ്‌ തുപ്പൂണിത്തുറയിലെ സെന്റര്‍ ഫോര്‍ 
ഹെറിറ്റേജ്‌ സ്റ്റഡീസിലെ ഗവേഷകര്‍ കൊടുങ്ങല്ലൂരിനടുത്തെ പട്ടണം 
എന്ന ചെറിയ ഗ്രാമത്തില്‍ നിന്നും മുചിറി അഥവാ മുസിറിസിന്റെ സ്ഥാ 
നം നിര്‍ണ്ണയിക്കുന്നതിനായുള്ള നിര്‍ണ്ണായക തെളിവുകള്‍ കണ്ടെത്തി. 
ഇത്‌ പറവൂരിനടുത്ത്‌ പെരിയാറിന്റെ തെക്കന്‍ തീരത്തായിട്ടാണുള്ളത്‌. 
പട്ടണം എന്ന പേര്‌ ഒരു തുറമുഖദേശത്തെ സൂചിപ്പിക്കുന്നു. ഭൂവി 
ജ്ഞാനീയത്തില്‍ ഗവേഷണം നടത്തുന്ന ഡോ. കെ.പി. ഷാജന്‍, 
സെന്റര്‍ ഫോര്‍ ഹെറിറ്റേജ്‌ സ്റ്റഡീസിലെ മ്യൂസിയോളജിസ്റ്റായ പി.കെ. 
ഗോപി, പുരാവസ്തുഗവേഷകനായ ഡോ. പി. സെല്‍വകുമാര്‍, സതാം 
പ്ടണ്‍ സര്‍വ്വകലാശാലയിലെ പുരാവസ്തു ശാസ്ത ഗവേഷകനായ റോ 
ബര്‍ട്ടാ ടോംബര്‍ എന്നിവര്‍ ചേര്‍ന്ന്‌ ഒന്നും രണ്ടും നൂറ്റാണ്ടുകളിലേ 
തെന്നു കരുതപ്പെടുന്ന മണ്‍കലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും അവ 
ശിഷ്ടങ്ങള്‍ കണ്ടെത്തി. റോമന്‍ പാത്രങ്ങളുടെ അവശിഷ്ടങ്ങള്‍ ആ 
ദൃയമായാണ്‌ പടിഞ്ഞാറന്‍ തീരദേശത്തുനിന്നും കണ്ടെടുക്കുന്നത്‌. പ്രാ 
ചിന റോമന്‍ ഇടമാണെന്നുള്ളതിന്റെ സൂചനയാണിത്‌. പ്രാചീന മുചി 
റി (മുസിറിസ്‌) ഈ ഇടമാകാന്‍ ഇടയുണ്ട്‌. പെരിയാറിന്റെ തീരത്ത്‌ പ്ര 
കൃത്യാ സംഭവിച്ച കാരണങ്ങളാല്‍ ഇതിന്റെ മുഖഛായ തന്നെ മാറി 
പ്പോയതാകാന്‍ ഇടയുണ്ട്‌. പണ്ട്‌ പല ഗവേഷകരും നിരത്തിയ തെളി 
വുകള്‍ക്ക്‌ ഈ കണ്ടെത്തല്‍ ആക്കം കൂട്ടുന്നു. പട്ടണം എന്ന ഗ്രാമം 
നിലനില്ക്കുന്നത്‌ കൊടുങ്ങല്ലൂരിനും പറവൂരിനുമിടയ്ക്കാണ്‌. റോമന്‍ 
നാണ്യശേഖരങ്ങള്‍ പറവൂരിനടുത്ത വള്ളുവെള്ളിയില്‍ നിന്നും മാള 


ലയാളം ഓണപ്പതി പ്പ്‌ 


ആഗസ്ററ്‌ 2004 ൦ 85 


യില്‍ നിന്നും കണ്ടെടുത്തിടുണ്ട്‌. മുചിറിക്കോടിന്റെ പ്രാധാന്യം സുചി 
പ്പിക്കുന്ന രേഖാമൂലമായ തെളിവുകള്‍ ഈ ലേഖകന്‍ മുന്നോട്ടു വച്ചി 
ട്ടുണ്ട്‌. സെന്റര്‍ ഫോര്‍ ഹെറിറ്റേജ്‌ സ്റ്റഡീസിലെയും സതാംപ്ടണ്‍ സര്‍ 
വൃകലാശാലയിലെയും ഗവേഷകരെ ഈ കണ്ടെത്തലിന്റെ പേരില്‍ അഭി 


നന്ദിക്കേണ്ടതുണ്ട്‌. സാഹിതൃപരവും ശിലാലേഖാപരവുമായ തെളിവു | 


കള്‍ക്ക്‌ പുരാവസ്തുശാ;സ്തപരമായ ഒരു വ്യാഖ്യാനം നല്കുന്നതിനാവ 
ശൃമായ വിവരങ്ങള്‍ ശേഖരിച്ചതിനും. ഇടം കൃത്യമായി കണ്ടെത്തിയ 
തിനും. കുടുതല്‍ പാനങ്ങളും ഉദ്ഖനനങ്ങളും ഇവിടെ നടത്തേണ്ടതു 
ണ്ട്‌. 

ചരിത്രപരമായി പ്രാധാന്യമുള്ള മറ്റ്‌ പ്രദേശങ്ങളുടെ സ്ഥാനം രേഖ 
പ്പെടുത്തിയിരിക്കുന്നത്‌ ഗ്രീക്ക്‌ കൃതികളില്‍ പരാമര്‍ശിച്ചിട്ടുള്ള ദൂരങ്ങളെ 
അടിസ്ഥാനപ്പെടുത്തിയായതിനാല്‍ ഉതിന്റെ സ്ഥിരീകരണത്തിന്‌ പറ 
നങ്ങളിനിയും നടത്തേണ്ടതുണ്ട്‌. തൊണ്ടി അഥവാ തിണ്ടിസ്‌ എന്നു 
വിളിക്കപ്പെടുന്ന ഇടത്തിന്‌ കടലുണ്ടിയും കൊയിലാണ്ടിയും അവകാ 
ശം ഉന്നയിക്കുന്നുണ്ട്‌. കടലുണ്ടിയിലാണ്‌ പ്രാചീന ചേരന്മാരുടെ ബ 


ന്ധുക്കളായ ക്ഷത്രിയരുടെ സാമ്രാജ്യം നിലനിന്നിരുന്നത്‌ എന്ന വിവ | 


രത്തെ അടിസ്ഥാനമാക്കി ഗവേഷണങ്ങള്‍ നടന്നിട്ടുണ്ട്‌. മംഗലാപുര 
ത്തിനടുത്തെ നേത്രാവതി നദീമുഖത്തുള്ള ഒരു തുറമുഖത്തിന്റെ ഗ്രീക്ക്‌ 
നാമധേയമായിരിക്കാം നിത്രിയാസ്‌ എന്നത്‌. ബെക്കെറെ എന്നത്‌ 
തെക്കന്‍ കേരളത്തിലെ വര്‍ക്കലയുമാകാം. 

എലി അഥവാ ഏഴിമല ഇന്നും ദൃശ്യവും പഴയ പേരിനാല്‍ത്തന്നെ 
അറിയപ്പെടുന്നതുമാണ്‌. സംഘകാലത്തെ തമിഴ്‌ കാവ്യങ്ങള്‍ ഈ ദേ 
ശത്തിന്റെ അധിപതിയെ പ്രകീര്‍ത്തിക്കുന്നുണ്ട്‌. കപ്പലോട്ടക്കാര്‍ക്ക്‌ ഇത്‌ 
സുപ്രധാനമായ ഒരു അടയാളമായിരുന്നു. ഇത്‌ മൌണ്ട്‌ ദെ എലി എന്നാ 
ണ്‌ മദ്ധ്യകാലത്ത്‌ പടിഞ്ഞാറന്‍ ദേശങ്ങളില്‍ അറിയപ്പെട്ടിരുന്നത്‌. പോര്‍ 
ച്ചുഗീസുകാര്‍, ഡച്ചുകാര്‍, ബ്രിട്ടീഷുകാര്‍ എന്നിവര്‍ കപ്പലോട്ടത്തില്‍ 
ഇതിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച്‌ പറഞ്ഞിട്ടുണ്ട്‌. ഏഴിമല ഇപ്പോള്‍ 
നേവല്‍ അക്കാദമി ഏറ്റെടുത്തിരിക്കുന്നു. ഇവിടെ പുരാവസ്തു ശാസ്ത്ര 
പരമായ ഒരു പഠനവും നടത്തിയിട്ടില്ല. 


കിഴക്കന്‍ തീരദേശം 


കിഴക്കന്‍ തീരത്തെ റോമന്‍ ഇടങ്ങളായ അരിക്കമേടിലും അരാന്‍ 
കുളത്തും പുരാവസ്തു ശാസ്ത്രപരമായ പഠനം നടന്നിട്ടുണ്ട്‌. കഴിഞ്ഞ 
നാലഞ്ച്‌ ദശകങ്ങളായി പല ചെറുകിട സെറ്റില്‍മെന്റുകളിലും ഉദ്ഖ 
നനം നടന്നിട്ടുണ്ട്‌. ആര്‍ക്കിയോളജിക്കല്‍ സര്‍വ്വേ ഓഫ്‌ ഇന്ത്യയും ത 
മിഴ്‌നാട്ടിലെ സംസ്ഥാന വകുപ്പും കപ്പലോട്ടത്തിന്റെ ചരിത്രത്തിലും പു 
രാവസ്തുശാസ്ത്രത്തിലും താല്പര്യപ്പെട്ട്‌ മുന്നോട്ടു വന്നിട്ടുണ്ട്‌. റോമന്‍ 
സെറ്റില്‍മെസ്ലുകളെ കുടാതെ തുറമുഖപ്രദേശങ്ങളായ കാവേരിപൂംപ 
ട്ടണത്തും കൊര്‍കൈയിലും പാനം നടന്നിട്ടുണ്ട്‌. മഹാബലിപുരം, കട 
ലൂര്‍, കന്യാകുമാരി എന്നിവിടങ്ങളില്‍ കപ്പലോട്ടത്തെ സംബന്ധിച്ച്‌ 
പുരാവസ്തു ശാസ്ത്രപരമായ പഠനം നടത്തിയിട്ടുണ്ട്‌. എന്നാല്‍ കേരള 
ത്തില്‍ പടിഞ്ഞാറന്‍ തീരദേശത്ത്‌ ഇത്തരത്തിലൊരു പഠനം നടന്നിട്ടേ 
യില്ല. 

ആര്‍ക്കിയോളജിക്കല്‍ സര്‍വ്വേ ഓഫ്‌ ഇന്ത്യയ്ക്ക്‌ കേരളത്തിനു പ്ര 
ത്യേകമായി ഒരു സര്‍ക്കിള്‍ ഇല്ലാത്തതുമുലമാണ്‌ പടിഞ്ഞാറന്‍ തീരത്തെ 
അവഗണിക്കുന്നത്‌ എന്ന്‌ ഞങ്ങള്‍ വിദ്യാര്‍ത്ഥികളായിരുന്നപ്പോഴും ഗവേ 
ഷകകുപ്പായം അണിഞ്ഞപ്പോഴും തോന്നിയിട്ടുണ്ട്‌. എന്നാല്‍ ഞങ്ങള്‍ 
ക്കുതെറ്റി. കേരളാ സര്‍ക്കിള്‍ സ്ഥാപിതമായിട്ട്‌ ദശകങ്ങള്‍ കഴിഞ്ഞി 
ട്ടും കാര്യങ്ങള്‍ ഒട്ടും മുന്നോട്ടു പോയിട്ടില്ല. കേരളത്തിലെ ഇനങ്ങളില്‍ 
നിന്നും സര്‍വ്വകലാശാലകളില്‍ നിന്നും സംസ്ഥാന വകുപ്പുകളില്‍ നി 
ന്നും മുന്‍ കൈ എടുക്കേണ്ടതിന്റെ ആവശ്യകത തെളിഞ്ഞുകാണുന്നു. 
സ്വാതന്ത്യത്തിനു ശേഷം അമ്പതുവര്‍ഷം കഴിഞ്ഞിട്ടും ഇതു നടന്നിട്ടി 


ല്ല. എന്നാല്‍ സ്വാഗതാര്‍ഹമായ ഒരു നീക്കം ഇപ്പോള്‍ സംസ്ഥാന 
രാവസ്തു വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുകയും പ്രവര്‍ത്തനങ്ങള്‍ 
ഫലപ്രാപ്തിയിലെത്തുകയും ചെയ്തിട്ടുണ്ട. . 

മ്യൂസിയവും പുരാവസ്തുശാ[സ്തവും ഒത്തുചേര്‍ന്ന്‌ സെന്റര്‍ഫോര്‍ ഹെ 
റിറ്റേജ്‌ സ്റ്റഡീസ്‌ തുടങ്ങിയിരിക്കുന്നതും മന്ത്രാലയത്തിന്‍റെ കീഴില്‍ ഉ 
ദ്യോഗസ്ഥരും വിദഗ്ദ്ധരും അര്‍പ്പണബുദ്ധിയോടെ പ്രവര്‍ത്തി ചുവരു 
ന്നു എന്നതും കേരളത്തില്‍ മേല്‍പറഞ്ഞ വൈജ്ഞാനിക ശാഖയ്ര്ക്ട്‌ 
ശോഭനമായ ഭാവിയുണ്ട്‌ എന്നതിന്റെ സൂചനയാണ്‌. ഗ്രന്ഥരക്ഷാലയ 
ത്തിന്റെ മേഖലയില്‍ കോഴിക്കോട്‌ സര്‍വ്വകലാശാലയിലും തിരുവന 
ന്തപുരത്തും ചില നീക്കങ്ങള്‍ ഉണ്ടായിട്ടുണ്ട്‌ കേരളത്തിലെ കപ്പലേ 
ടടത്തിന്റെ ചരിത്രം പഠിക്കുന്നതിന്‌ ഒരു മാസ്റ്റര്‍ പ്ലാന്‍ തയ്യാറാക്കാന്‍ 
ശുഭാപ്തി വിശ്വാസത്തോടെ ചിന്തിച്ചു തുടങ്ങേണ്ട സമയമായി. നും 
നല്ലൊരു തുടക്കമിട്ടാല്‍ കേന്ദ്ര എഇന്‍സികള്‍ മുന്‍കൈ എടുത്ത്‌ സു 
മ്പത്തികവും ബൌദ്ധികവുമായ സഹായങ്ങള്‍ നല്‍കാന്‍ ഇടയുണ്ട്‌. ആര്‍ 
ക്കിയോളജിക്കല്‍ സര്‍വ്വേ ഓഫ്‌ ഇന്ത്യ, കേരളത്തിലെ പ്രാചീന തുറമു 
ഖങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനായുള്ള പദ്ധതികളില്‍ താത്പര്യം പ്ര 
കടിപ്പിച്ചിട്ടുണ്ട്‌. 


അറബ്സ്രോതസ്സുകള്‍ 


മദ്ധ്യകാലത്ത്‌ ഇസ്ലാം മതത്തിന്റെ മുന്നേറ്റത്തില്‍ ശക്തിയാര്‍ള്ജിച്ച 
അറബികള്‍ ഇന്ത്യാമഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറേ ഭാഗം മുഴുവന്‍ 
അവരുടെ കപ്പലുകളാല്‍ നിറച്ചിരുന്നു. കാലവര്‍ഷത്തിന്റെ സഹായ 
ത്തോടെ അവര്‍ കേരളത്തിലെ തുറമുഖങ്ങളിലെത്തി. അവിടെ നിന്നും 
കിഴക്കന്‍ തീരത്തേയ്ക്കും, ശ്രീലങ്കയിലേക്കും. വടക്കുകിഴക്കന്‍ ഏഷ്യ 
യിലേക്കും അവര്‍ സഞ്ചരിച്ചു. കോഴിക്കോടുള്ള ബേപ്പൂരിലെ ദേശവാ 
സികളായ മാപ്പിളമാരുമായുള്ള ബന്ധം, കപ്പല്‍ നിര്‍മ്മാണത്തില്‍ ചില 
സാങ്കേതിക മുന്നേറ്റങ്ങള്‍ക്കു കാരണമായി. കടല്‍വഴിയുള്ള വ്യാപാര 
ത്തിനും ചരക്കുനീക്കത്തിനും അവര്‍ ആളും ധനവും ഇറക്കി. ഇതിനു 
സമാന്തരമായി സമുദ്രത്തിലൂടെയുള്ള ഒരു സില്‍ക്ക്‌ റൂട്ട്‌ ചൈനയില്‍ 
നിന്നും ഈജിപ്തുവരെ നീണ്ടു. കിഴക്കും പടിഞ്ഞാറുമായുള്ള ബന്ധ 
ത്തിലെ ഒരു പ്രധാന കണ്ണി, കോഴിക്കോട്ടുമായിത്തിര്‍ന്നു. ചീനക്കാര 
നായ മഹുവാന്‍ എന്ന കപ്പലോട്ടക്കാരന്‍, ചെന്‍ഹോയുടെ നേതൃത്വ 
ത്തില്‍ പടിഞ്ഞാറന്‍ ദേശങ്ങളില്‍ എത്തിച്ചേരാനായി ചൈനീസ്‌ ചക്ര 
വര്‍ത്തി ഏര്‍പ്പെടുത്തിയ ആള്‍. ചീനക്കാരുടെ പരമ്പരാഗത വ്യവസാ 
യം കൊല്ലത്തു നിന്നും കോഴിക്കോട്ടു വരെ നീട്ടുകയും പിന്നീടദ്ദേഹം 
ഈജിപ്തിലെത്തിച്ചേരുകയും ചെയ്തു. ഏഴുതവണ അദ്ദേഹം ഈദേ 
ശങ്ങളിലൂടെ സഞ്ചരിച്ചു. അദ്ദേഹം രേഖപ്പെടുത്തിയ കപ്പലുകളുടെ 
യും തുറമുഖങ്ങളുടെയും വിവരങ്ങളും അന്നത്തെ മലബാര്‍ തീരത്തി 
ന്റെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥകളെക്കുറിച്ചുള്ള വിവരങ്ങളും വ 
ഉരെയധികും പ്രാധാന്യമര്‍ഹിക്കുന്നവയാണ്‌. അറബ്‌ ചരിത്രമെഴുത്തു 
കാരായ സുലൈമാന്‍ (9-ാംനൂറ്റാണ്ട) മുതല്‍ അല്‍ ഇട്രീസി, അല്‍ 
കസ്വീനി, അബ്ദുള്‍ റസാക്ക്‌, ഇബന്‍ ബത്തുത്ത എന്നിവര്‍ വരെ പ 
ലതുറമുഖങ്ങളെക്കുറിച്ചും സമുദ്രവ്യാപാരത്തെ സംബന്ധിച്ചും മതങ്ങ 
ക്കുറിച്ചും അന്നത്തെ സാമൂഹ്യ അവസ്ഥയെക്കുറിച്ചും വളരെയധി 
കം എഴുതിയിട്ടുണ്ട്‌. അവരുടെ കപ്പലുകളെക്കുറിച്ചും. വ്യാപാര വസ്തു 
ക്കളെക്കുറിച്ചും, സാഹസിക യാത്രകളെക്കുറിച്ചും കടല്‍കൊള്ളക്കാരെ 
ക്കുറിച്ചും വിശദമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്‌ മലബാറിലെ പുതിയ 
തുറമുഖ പട്ടണങ്ങളായ മഞ്ചരൂര്‍, ബുഡ്ഫത്താന്‍, ദഫത്താന്‍, പയ 
ങ്ങാടി, മാടാമി. പണ്ടരീന, കോഴിക്കോട്‌ എന്നിവ പ്രാമുഖ്യത്തിലെത്തി. 
യൂറോപ്യന്മാര്‍ ബലിക്കല്ല്‌ എന്നുവിളിച്ചു വെള്ളിയാന്‍കല്ല്‌. കടല്‍കൊ 
ള്ളക്കാരുടെ താവളമായിരുന്നു. അവിടെ പ്രക്ഷുബ്ധമായ കടലില്‍ വെ 
ചും ഉന്തിനില്‍ക്കുന്ന കല്ലുകളിലിടിച്ചും അനേകം കപ്പലുകള്‍ തകര്‍ന്ന 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 86 


പ്യാപാരത്തെക്കുറിച്ചും, സമുദ്രത്തിലെ യുദ്ധങ്ങളെക്കുറിച്ചും. കപ്പൽ 
നിര്‍മ്മാണത്തിന്റെ സാങ്കേതികതയെക്കുറിച്ചുമുള്ള വിവരങ്ങളേറെയു 
ണ്ട്‌ വടക്ക്‌ ബേപ്പൂരും തെക്ക്‌ വിഴിഞ്ഞവും ആലപ്പുഴയും പോലെയുള്ള 
കപ്പല്‍ . 
കപ്പല്‍ പണിയുന്ന ഇടത്ത ഇന്നും പരമ്പരാഗത വസ്തുക്കളും പണി 
ക്കോപ്പുകളും ഉപയോഗിച്ച പരമ്പരാഗത ശൈലിയില്‍ വലിയ 
വള്ളങ്ങള്‍ നിര്‍മ്മിക്കുന്നുണ്ട. 


യൂറോപ്യന്‍ കമ്പനി 


ണ്ട്‌ പാര്‍ച്ചുഗീസ്‌ കാലത്തിലെത്തുമ്പോള്‍ കടല്‍യാത്രയെക്കുറിച്ചും. 


നിര്‍മ്മാണ കേന്ദ്രങ്ങള്‍ അക്കാലത്ത്‌ തഴച്ചു. ബേപ്പൂരിലെ പഴയ 


യൂറോപ്യന്മാരുടെ കത്തുകളില്‍നിന്നും ഡയറിക്കുറിപ്പുകളില്‍ നി 
ന്നും വാര്‍ഷിക റിപ്പോര്‍ട്ടുകളില്‍ നിന്നും കേരളത്തിലെ കപ്പലോട്ടത്തി 


ന്റെ ചരിത്രം കണ്ടെത്താവുന്നതാണ്‌. അതു കണ്ടെത്താവുന്ന സ്രോത 


വാസ്‌കോഡ ഗാമയുടെ _ 


സ്സുകളെക്കുറിച്ചുമുള്ള വിവരങ്ങളുണ്ട്‌ അവയില്‍. കേരള ചരിത്രം എഴു | 


തിയപ്പോള്‍ ഈ സ്രോതസ്സുകളില്‍ നിന്നുമുള്ള വിവരങ്ങളുടെ ഒരു ചെ 
റിയ ശതമാനം പോലും ഉപയോഗപ്പെടുത്തിയതായി കാണുന്നില്ല. 
കഴിഞ്ഞ കുറേക്കാലമായി പ്രൊഫ. കെ.എസ്‌. മാത്യുവും പോണ്ടി 
ച്ചേരിയിലെ അദ്ദേഹത്തിന്റെ സഹപ്രവര്‍ത്തകരും കുറേ പ്രവര്‍ത്ത 
നങ്ങള്‍ ഈ മേഖലയില്‍ നടത്തിയിട്ടുണ്ട്‌. മദ്ധയകാലത്തെ രേഖകള്‍ 
ഭാരതത്തിലെയും ഗ്രേറ്റ്‌ ബ്രിട്ടനിലെയും യൂറോപ്പിലെ മറ്റിടങ്ങളിലെയും 
ഗ്ര്ഥരക്ഷാലയങ്ങളില്‍ ചിതറിക്കിടക്കുന്നു. അവയെല്ലാം കണ്ടെത്തി 
കാലഗണനാക്രമത്തില്‍ രേഖപ്പെടുത്തി പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട്‌. 
പണ്ഡിതലോകത്തിനു മുമ്പാകെയായി ഇത്‌ കൊണ്ടുവരേണ്ടത്‌ അത്യ 
താപേക്ഷിതമാണ്‌. നി 
കേരളചരിത്രത്തിന്റെ ശാപം രേഖകളും സ്രോതസ്സുകളും ഇല്ലാ 
ത്തതല്ല മറിച്ച്‌, അവയുടെ ബാഹുല്യവും സ്രോതസ്സുകളില്ല എന്ന 
പറഞ്ഞു നടന്ന്‌ കേരള ചരിത്രം ഗവേഷണം ചെയ്ത്‌ രേഖപ്പെടുത്തിയ 


വരുടെ ബുദ്ധിപരമായ അലസതയുമാണ്‌ എന്ന്‌ ഈ ലേഖകന്‍ എ 
പ്പോഴും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്‌. 1600 എ.ഡി. വരെ പോര്‍ച്ചുഗീസുകാ 
രെ ചെറുത്തുനിന്ന കോടുയ്ക്കലിലെ കുഞ്ഞാലിമരയ്ക്കാരുടെ വീരച 
രിത്രം കേരളത്തിലെ കപ്പലോട്ടത്തിന്റെ ചരിത്രത്തിലെ ഒരു തിളങ്ങുന്ന 
അദ്ധ്യായമാണ്‌. ഗോവയില്‍ ലഭ്യമായിട്ടുള്ള പുരാതന ഗ്രന്ഥസ്രോത 
സ്റുകളിലെ വിവരങ്ങള്‍ ഉപയോഗിച്ചുപോലും ശരിക്ക്‌ ഇതു പഠനവി 
ധേയമാക്കിയിട്ടില്ല. കോഴിക്കോട്‌ - കൊച്ചി യുദ്ധങ്ങള്‍, പോര്‍ച്ചുഗീസ്‌ 
- ഡച്ച്‌. ആംഗ്ലോ-ഫ്രഞ്ച്‌ എന്നീ യുദ്ധങ്ങളില്‍ സമുദ്രത്തില്‍ നടന്നവ 
യും ഉണ്ടായിരുന്നു. അറബിക്കടലിലെ കപ്പലുകളുടെ ശക്തിയും കപ്പ 
ലുകള്‍ വിന്യസിച്ചിരുന്ന രീതിയും നോക്കിയാണ്‌ ആരു ജയിച്ചു എന്നു 
തീരുമാനിച്ചിരുന്നത്‌. തുറമുഖ നഗരങ്ങളുടെ ഉയര്‍ച്ചയും താഴ്ചയും നി 
രീക്ഷിച്ച്‌ രാജ്യങ്ങളുടെയും വിദേശികളുടെയും ഉയര്‍ച്ചയും താഴ്ചയും 
കണ്ടെത്താവുന്നതാണ്‌. ചിലയവസരങ്ങളില്‍ തകര്‍ച്ചക്ക്‌ പ്രകൃതി കാ 
രണമായിരുന്നു. കൊടുങ്ങല്ലൂര്‍ തുറമുഖത്ത്‌ ചെളിയടിഞ്ഞതും കോഴി 
ക്കോട്‌ തഴച്ചതിനുകാരണമായ രാഷ്ട്രീയപരവും വ്യാപാരപരവുമായ 
മാറ്റങ്ങളുമാണ്‌ ഇതിനുദാഹരണം. മാര്‍ക്കോപോളോയ്ക്കുശേഷം കി 
ക്കുഭാഗത്തേയ്ക്കുള്ള കടല്‍മാര്‍ഗ്ഗം കണ്ടെത്താനായി പല സാഹ 
സികരും ശ്രമിച്ചു. ഒടുവില്‍ വാസ്‌കോഡിഗാമ 1498-മേയ്‌ 20-ന്‌ സാമൂ 
തിരിയുടെ രാജ്യത്ത്‌ കോഴിക്കോടിനടുത്ത്‌ കാലുകുത്തി. 

കേരളത്തിന്‌ 560 കി.മീ നീണ്ടുകിടക്കുന്ന ക്രമരഹിതവും നാശന 
ഷ്ടങ്ങള്‍ക്ക്‌ എപ്പോഴും വിധേയമാകുന്നതുമായ ഒരു തീരദേശമുണ്ട്‌. 
കോഴിക്കോട്ടെ സി.ഡബ്ലിയു.ആര്‍.ഡി.എം.എസിന്റെ എക്സിക്യൂട്ടീവ്‌ ഡ 
യറക്ടറായ ഡോ. ഇ.ണെ.ജെയിംസ്‌ പണ്ടുകാലത്ത്‌ മദ്ധ്യകേരളത്തില്‍, 
പ്രത്യേകിച്ച്‌ തീരദേശത്ത്‌ ഉണ്ടായിട്ടുള്ള ഗുരുതരമായ മാറ്റങ്ങളെക്കുറി 
ച്ച്‌ പഠനം നടത്തിയിട്ടുണ്ട്‌. പ്രത്യേകിച്ച്‌ കാരണമൊന്നുമില്ലാതെതന്നെ 
അറബിക്കടല്‍ കരയെ വിഴുങ്ങുകയും പുതിയ കരയെ ഉയര്‍ത്തിക്കൊ 
ണ്ടുവരികയും ചെയ്തിട്ടുണ്ട്‌. ഇത്തരം പ്രതിഭാസങ്ങള്‍ക്കുകാരണം ജലോ 
പരിതലം ഉയരുന്നതും താഴുന്നതുമല്ല എന്നു പറയാം, കാരണം അത്ത 
രമൊരു പ്രതിഭാസം ഭൂഗോളത്തെയാകെ ബാധിക്കും എന്നതുതന്നെ. 
അപ്രകാരം സംഭവിച്ചിട്ടില്ല. 


കളത്തിന്‌ 560 കി.മി നീങുകിടക്കുന ക്രമരഹിതലും നാശന 
ദ്ടങള്‍ക്ക്‌ എകോഴും വിധയമാകുത്തുമായ ഒരു തീരദശമുണ്‍്‌. 


ക്രമേണ കര നശിച്ചതു മൂലമായിരിക്കും കടല്‍ അതിക്രമിച്ചുകയറി 
യത്‌. ജലം വിട്ടുമാറിയതിനു കാരണം നദികളിലെ വെള്ളപ്പൊക്കവും 
കടലിലെ ഒഴുക്കുകള്‍ മൂലം മണലും ചെളിയും തീരദേശത്തും അതിന 
ടുത്തുള്ള സമുദ്രത്തിനുള്ളിലെ പ്രദേശത്തും അടിഞ്ഞുകൂടിയതുമാകാ 
നിടയുണ്ട്‌. ചെറിയ തോതിലാണെങ്കില്‍ ആരും അത്‌ ശ്രദ്ധിച്ചു കാണാ 
നിടയില്ല. എന്നാല്‍ 1343-ലെ വലിയ വെള്ളപ്പൊക്കം ജനങ്ങളുടെ ഓര്‍ 
മ്മയില്‍ തങ്ങി നില്ക്കുന്നുണ്ട്‌. അത്‌ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്‌. കേരള 
ത്തിന്റെ തീരപ്രദേശങ്ങളിലും ഇന്ത്യന്‍ കുടലുകളിലും നുറുകണക്കിന്‌ 
കപ്പല്‍ച്ചേതങ്ങള്‍ സംഭവിച്ചത്‌ ഇന്ത്യയിലെ ബ്രിട്ടീഷ്‌ ഗവണ്‍മെന്റ്‌ വി 
പൂലമായ രീതിയില്‍ രേഖപ്പെടുത്തിയിട്ടുണ്ട്‌. ഇത്‌ ഡോ. കെ.ഹു.എം. 
അന്‍വര്‍ എന്റെ ശ്രദ്ധയില്‍പെടുത്തിയിട്ടുണ്ട്‌. 


കടക്കരപ്പള്ളിയിലെ വലിയവള്ളം 


കടക്കരപ്പള്ളിയിലെ തൈക്കല്‍ എന്ന പ്രദേശത്തെ ചെളിനിറഞ്ഞ 
ഒരു പാടത്തു നിന്നും പണിക്കാര്‍ കുഴിയെടുത്തു കൊണ്ടു നിന്നപ്പോള്‍ 


മലയാളം ഓണപ്പ തി പ്പ്‌ 


ആഗസ്ററ്‌ 2004 ൦ 87 


ആകസ്മികമായി കണ്ടെത്തിയ വലിയ വള്ളത്തെക്കുറിച്ചാണ്‌ ഇനി പ 
രാമര്‍ശിക്കുന്നത്‌. ഈ സംഭവം പ്രാധാന്യത്തോടെ തന്നെ അന്താരാ 
ഷ്ട്ര പ്രസിദ്ധീകരണങ്ങളെല്ലാം വിവരിച്ചു. കുടുതല്‍ പഠനമൊന്നും നട 
ത്താതെ അതിശയോക്തി കലര്‍ത്തി ചരിത്രാതീതകാലത്തെ കപ്പല്‍ 
എന്നുവരെ ഇതിനെ വിശേഷിപ്പിച്ചു. ഹെറിറ്റേജ്‌ ഇനസ്സിവ്ലൂട്ടിലെ ഗ 
വേഷകര്‍ ആദ്യമിതിനെ ഒരു വലിയ വള്ളം എന്നു വിശേഷിപ്പിച്ചു. 
ഇരുമ്പാണികള്‍ ഒട്ടും തന്നെ ഉപയോഗിക്കാതെയാണ്‌ പണ്ടുകാലത്ത്‌ 
കേരളത്തില്‍ കപ്പലുകള്‍ നിര്‍മ്മിച്ചിരുന്നത്‌ എന്നു കരുതി ഇതു വി 
ദേശ നിര്‍മ്മിതമാണെന്ന്‌ അവര്‍ പറഞ്ഞു. 


എന്നാല്‍ പിന്നീട്‌ കാര്‍ബണ്‍ ടെസ്റ്റുകളുടെയും തടി പരിശോധനാ 
റിപ്പോര്‍ട്ടുകളുടെയും അടിസ്ഥാനത്തില്‍ കപ്പല്‍ നിര്‍മ്മിച്ചത്‌ 15-16നൂ | 


റ്റാണ്ടുകളിലോ അതിനു ശേഷമോ ആയിരിക്കണമെന്ന്‌ വിദഗ്ദ്ധര്‍ ഏ 


കകണ്ഠമായി അഭിപ്രായപ്പെട്ടു. ബ്രസീലില്‍ നിന്നും പോര്‍ച്ചുഗീസു | 


കാര്‍ ഇന്ത്യയിലേക്കു കൊണ്ടുവന്ന ആഞ്ഞിലിത്തടിയിലാണ്‌ ഇതു നിര്‍ 
മ്മിച്ചിരിക്കുന്നത്‌. ആഞ്ഞിലിത്തടിക്ക്‌ ബ്രസീല്‍ തടി എന്നും പേരുണ്ട്‌. 
പത്തേമാരിയുടെ മാതൃകയിലാണ്‌ ഇതു നിര്‍മ്മിച്ചിരിക്കുന്നത്‌. കടല്‍ 


യാത്രയ്ക്ക്‌ ഒട്ടും അനുയോജ്യമല്ലാത്തതും പരന്ന അടിഭാഗം ഉള്ളതും ; 


ഇവിടെത്തന്നെ നിര്‍മ്മിച്ചതുമാണിത്‌. വേമ്പനാട്‌ കായലിന്റെ ഉള്‍പ്ര 


ദേശങ്ങളില്‍ നിന്നും അറബിക്കടലിലേക്ക്‌ ഭാരം കുറഞ്ഞ കയര്‍പോ | 
ലെയുള്ള വസ്തുക്കള്‍ കടത്താനായിരിക്കണം ഇതുപയോഗിച്ചിരുന്നത്‌. | 


ഈ അഭിപ്രായങ്ങള്‍ക്ക്‌ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നറിയില്ല. ഇനി 


വിദഗ്ധര്‍വേണം ഈ കപ്പലിന്റെ സംരക്ഷണത്തിനും പ്രദര്‍ശനത്തി | 
നും വേണ്ടവഴികള്‍ നിര്‍ദ്ദേശിക്കേണ്ടത്‌. എന്തുതന്നെയായാലും വളരെ | 


താത്പര്യഇനകമായ ഒരു കണ്ടെത്തലാണ്‌ ഇത്‌. നാലോ അഞ്ചോ നു 
റാണ്ടിനു മുന്‍പ്‌ നിര്‍മ്മിച്ചതാണെങ്കില്‍ക്കുടിയും ഇതു സംരക്ഷിക്കേ 
ണ്ടത്‌ അത്യാവശ്യം തന്നെ. 

വള്ളത്തെ കുടാതെ. കടക്കരപ്പള്ളി നിലനില്ക്കുന്ന കരപ്പുറം പ്ര 
ദേശത്തിന്റെ പുരാവസ്തു ശാസ്ത്രവും. ഇപ്പോഴത്തെ കുടല്‍ത്തീരത്തിന്‌ 
ഒന്നരക്കിലോമീറ്റര്‍ ഉള്ളിലായി ചെളിയില്‍ പുതഞ്ഞ്‌ കപ്പല്‍ താഴ്ന്നു 
പോയ സാഹചര്യങ്ങളും വളരെയധികം പ്രാധാന്യം അര്‍ഹിക്കുന്നവ 
യാണ്‌. മഹാശിലായുഗ സൈറ്റുകളോ ചേരകാലത്തെ ക്ഷേത്രങ്ങളോ 
ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടില്ല. ഈ വസ്തുതകള്‍ കണക്കിലെടുത്ത്‌ കര 
പ്പുറം എന്ന പ്രദേശം. വളരെ പ്രാചീനമായ ഒന്നെല്ലന്നും 12-ാം നൂറ്റാ 
ണ്ടിനു മുന്‍പ്‌ നിലനിന്നിരുന്നതല്ലെന്നും കരുതേണ്ടിയിരിക്കുന്നു. ഇവി 
ടുത്തെ മണ്ണ്‌, ചുറ്റുവട്ടത്തുള്ള മറ്റിടങ്ങളില്‍ നിന്നും വ്യത്യസ്തമാണ്‌. കര 
പ്പുറം പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രവും പ്രത്യേതകളേറെ ഉള്ള ഒന്നാണ്‌. 

മദ്ധ്യകാലത്തിനുശേഷം ചേരന്മാരുടെ സാമ്രാജ്യത്തിന്‍ കീഴിലെ ദേ 
ശാധിപതികള്‍ കേരളത്തിന്റെ വിവിധയിടങ്ങളില്‍ വാണിരുന്നു. 
എന്നാല്‍ ഈ പ്രദേശത്ത്‌ വാണിരുന്നത്‌ കൈമള്‍, ഉണ്ണിത്താന്‍. വലി 
യത്താന്‍ എന്നീ വിഭാഗക്കാരാണ്‌. ഇത്‌ ചേരകാലത്ത്‌ നിലനിന്നിരു 
ന്നതല്ല എന്നതിന്‌ ഒരു ഉദാഹരണമാണിത്‌. 1343- എ.ഡി.യിലെ വ 
ലിയ മാറ്റത്തില്‍ ഉണ്ടായതോ അതോ വേമ്പനാട്ടുകായലില്‍ നിന്നും 
പുറപ്പെട്ട്‌ കടലിലവസാനിച്ചിരുന്ന ചെറു അരുവികളുടെയും ആറുക 
ളുടെയും പ്രവര്‍ത്തനത്തിന്‍ ഫലമായി ഉണ്ടായതാണോ ഈ കര? കാ 
യലിന്റെ അടിത്തട്ടിലെ മണലിന്റെയും കരപ്പുറത്തെ മണലിന്റെയും പ്ര 
ത്യേകതകള്‍ പാനവിധേയമാക്കിയാല്‍ മാത്രമേ ഇതിനൊരു ഉത്തരം 
കണ്ടെത്താന്‍ സാധിക്കുകയുള്ളു. കരപ്പുറം മേഖലയില്‍ കുഴിച്ചെടുത്ത്‌ 
ഉപരിതലത്തിനു കീഴില്‍ മറ്റൊരുതരം മണലാണോ ഉള്ളത്‌ എന്നും പ 
രിശോധിക്കാവുന്നതാണ്‌. 

വള്ളം കണ്ടെടുത്ത ഇടത്തിനടുത്ത്‌ നൂറുമീറ്ററോളം വീതിയുള്ള ഒരു 
ആറ്‌ നിലനിന്നിരുന്നതായി നൂറുവര്‍ഷം പഴക്കമുള്ള ഒരു മാപ്പില്‍ ചി 


ത്രീകരിച്ചിരിക്കുന്നത്‌ ഒരു റിപ്പോര്‍ട്ടില്‍ (മലയാളം വാരിക ഫെബ്രുവരി | 


14-2003, പേജ്‌ 45-49) പറഞ്ഞിട്ടുണ്ട്‌ കടലിനെ കായലുമായി ബ 


മലയാളം ഓണപ്പ തി പ്പ്‌ 


| കിച്ച്‌ കേരളം. തെന്നിന്ത്യ എന്നീ മേഖലകളില്‍ ശ്രദ്ധ കേന്ദ്രീകരിക്കുന 


ന്ധിപ്പിക്കുന്ന ഒരു ഇലപാതയായിരുന്നു അത്‌. 1670-ലെയും 1701. 
എ.ഡി.യിലെയും പലമാപ്പുകളിലും ഇത്തരം ചാനലുകളെക്കുറിച്ച്‌ ദ 
വരച്ചിട്ടുണ്ട്‌. (എ.ആന്റ്‌.ബെ. ചര്‍ച്ചില്‍. എ കളക്ഷന്‍ ഓഫ്‌ വുഴ്ര 
ഇസ്‌ ആന്റ്‌ ട്രാവല്‍സ്‌. നാലു വാല്യങ്ങള്‍. 1704. കടപ്പാട്‌ ഡോ. ൭ 
ബെ. ഇയിംസ്‌), ഇതെല്ലാം സൂചിപ്പിക്കുന്നത്‌ ഈ വള്ളം കടലിനും കൃ 
യലിനുമിടയ്ക്ക്‌ സഞ്ചരിച്ചിരുന്ന എന്നും ചെളിയില്‍ പുതഞ്ഞുപ്രേ 
യി തിരികെ കൊണ്ടുവരാന്‍ സാധിക്കാതായി എന്നുമാണ്‌. അതി 
ഉടമസ്ഥര്‍ ഉപേക്ഷിച്ചു പോയിട്ടുണ്ടാകണം. ഇതാണു ശരിയെങ്കില്‍ ഉഴ 
മുങ്ങിപ്പോയ വള്ളമോ. കപ്പല്‍ച്ചേതമോ ഒന്നുമല്ല ഉപേക്ഷിക്കപ്പെടട 
ഒന്നാണെന്ന്‌ കരുതേണ്ടിയിരിക്കുന്നു. അതിനാലായിരിക്കണം അത്ര 
മറിഞ്ഞു പോകാതെയും അധികം കോട്ടം തട്ടാതെയും തുടരുന്നത്‌. a 
റത്തെ സ്ഥലനാമങ്ങളും നാടോടിക്കഥകളും കുടുംബ ചരിത്രങ്ങളു, 
വളരെയധികം വിവരങ്ങള്‍ തരാനിടയുള്ള സ്രോതസ്സുകളാണ്‌. 
ചരിത്രത്തില്‍ ഗവേഷണം നടത്തുന്ന ഒരാളെന്ന നിലയില്‍ പ്രത്യ 


Regd. Office: Cochin House, No.1, Anderson Road, Chennai 600 006 
Ph : 2827 5858 / 2821 4256 / 2827 2616 / 2827 8713 


ൽ B.Sc. Computer Science ® - B.SC. Hotel 
Management ൭ B.Sc. Microblology 

൭ B.Sc. Bio-Chemistry ൭ B.Sc. Visual 
Communication ¢ B.Com.$ B.B.A. ൭ 
M.Sc. Applied Micro-biology ൭ M.Sc. Bio- 
Chemistry © M.Sc. Hotel Management ൭ 
7.ട൦. (൩൬ ൭ M.B.A.® M.C.A. 


തിനാല്‍. വള്ളത്തിന്റെ സംരക്ഷണത്തെ സംബന്ധിച്ച സാങ്കേതിക പ്ര 
ശ്നങ്ങള്‍ കൈകാര്യം ചെയ്യാന്‍ ഞാന്‍ പ്രാപ്തനല്ല. പക്ഷേ, ഗവേ 
ഷകരുടെയും സംരക്ഷകരുടെയും ശ്രദ്ധ ഇവിടേയ്ക്കു നയിക്കാനും ക്ല 
ലോട്ടത്തെ സംബന്ധിച്ച പൃരാവസ്തുശാസ്ത്രത്തില്‍ കേരളത്തിനുള്ള ഫ്ര 
ധാന്യം ചുണ്ടിക്കാട്ടാനും കഴിയും. 


SAN MEMORIAL COLLEGE OF ARTS & SCIENCE 
(affiliated to Madras University) 


Velachery - Tambaram Road, 
Jaladampet, Chennai 601 302 
Ph: 2246 1418 / 2246 0216 / 2246 0032 


മാസ്റ്റര്‍ പ്ലാന്‍ 
കേരള ചരിത്രത്തിന്റെ പകുതിയോളം വരുന്ന കുപ്പലോട്ടത്തിന്റെ 
ചരിത്രത്തെയാണ്‌ പ്രബന്ധം പ്രധാനമായും വിഷയമാക്കുന്നത്‌. 
വളരെ ദയനീയമായ രീതിയില്‍ ഈ ചരിത്രത്തെ അവഗണിച്ചിരിക്ക 
യാണ്‌ ഇപ്പോള്‍. കടക്കരപ്പള്ളിയിലെ കണ്ടെത്തലും അടുത്തകാലത്തു 
യി ഉയര്‍ന്നുവന്ന മുചിറിയുടെ ശരിയായ സ്ഥാനത്തെ സംബന്ധിച്ച വ 
ദ്പ്രതിവാദങ്ങളും ചരിത്രകാരന്മാരെയും. പുരാവസ്തു ശാസ്തരക്കാരെയും 
ഉന്സാഹിപ്പിച്ചിട്ടുണ്ട്‌. കപ്പലോട്ടത്തിന്റെ ചരിത്രം പഠിക്കാനായി ഒരു അന്താ 
രാഷ്ട്ര ബന്ധം തുടങ്ങുന്നതിലേക്കും ഇത്‌ അവരെ നയിക്കുന്നു. 
കേരളത്തിന്റെ മുഴുവന്‍ തീരപ്രദേശത്തും സര്‍വ്വേ നടത്തേണ്ടതു 
ണ്ട്‌. സാഹിത്യകൃതികളില്‍ നിന്നും മറ്റും തുറമുഖങ്ങളുടെ സ്ഥാനം 
കണ്ടെത്തി അവിടെ ഉദ്ഖനനം ചെയ്ത്‌ പഠനങ്ങള്‍ നടത്തേണ്ടതുണ്ട്‌. 
കേരളത്തിലെ കപ്പലോട്ടത്തിന്റെ ചരിത്രത്തെക്കുറിച്ച്‌ പല ഭാഷകളി 
ലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള വിവരങ്ങള്‍ വിശദമായി പരിശോധിച്ച്‌ 
കേരളത്തിന്റെ വിശദമായ ചരിത്രം രേഖപ്പെടുത്തേണ്ടതുണ്ട്‌. സൈദ്ധ 
ന്തികവും പ്രവര്‍ത്തനപരവുമായ അറിവുകള്‍ ഉപയോഗപ്പെടുത്തിയുള്ള 
ഒരു പദ്ധതിയായിരിക്കണം അത്‌. പല മേഖലകളിലെയും ശാസ്ത്രജ്ഞ 
രെയും സാങ്കേതിക വിദഗ്ദ്ധരെയും, സാമ്പത്തിക ശാസ്ത്രജ്ഞരെയും, 2 ളെ 
നരവംശ ശാസ്ത്രജ്ഞരെയും നാടോടിക്കഥകള്‍ ഐതിഹ്യങ്ങള്‍ എന്നി « 3 Years Diploma Course in Hotel Management & Catering Technology 
വയില്‍ ഗവേഷണം നടത്തുന്നവരെയും മറ്റ ജനങ്ങളെയും ഇതില്‍ പക്കി « 1 Year Craft Course in Food Production, Bakery & Confectionery 
ളികളാക്കി ലഭിക്കുന്ന വിവരങ്ങള്‍ പ്രയോഴഇനപ്പെടുത്തേണ്ടതുണ്ട. 
സെന്റര്‍ ഫോര്‍ ഹെറിറ്റേജ്‌ സ്റ്റഡീസിന്‌ ഇതില്‍ മുന്‍കൈ എടുക്കാവു 
ന്നതാണ്‌. ഇതുമായി ബന്ധപ്പെട്ട സര്‍ക്കാര്‍ വകുപ്പുകളും സര്‍വ്വകലാ 
ശാലകളും ഒത്തുചേര്‍ന്ന്‌ ലഭ്യമായിട്ടുള്ള വിവരങ്ങളും മാനവശേഷിയും 
ഈ പദ്ധതിയുടെ നടത്തിപ്പിനായി വിനിയോഗിക്കേണ്ടതുണ്ട്‌. 8 


IAL INSTITUTE OF HOTEL MANAGEMENT & CATERING TECHNOLOGY 
‘Approved by A.l.C.T.E., New Delhi & D Chennai 


h: 2246 1418 / 2246 0216 / 2246 0032 


ASAN MEMORIAL COLLEGE OF 
ENGINEERING & TECHNOLOGY 
Oragadam Road, Keerapakkam, 
Thirukazhikundram, Chengulpet 603 109 
Phone: 954114448016 / 954114447283 


ചേര്‍ത്തലയില്‍ തൈക്കലില്‍ നിന്നും കണ്ടെടുത്ത കപ്പലിന്റെ സംരക്ഷണത്തെ 
സംബന്ധിച്ച്‌ തൃപ്പൂണിത്തുറയിലെ സെന്റര്‍ ഫോര്‍ ഹെറിറ്റേജ്‌ സ്റ്റഡീസില്‍ നടന 
അന്തര്‍ദേശീയ സെമിനാറില്‍ ചരിത്രകാരനായ എം.ജി.എസ്‌. നാരായണന്‍ നഃ 
ത്തിയ പ്രഭാഷണം. 

പ്രഭാഷണം: എ. രാജഗോപാല്‍ കമ്മത്ത്‌ 


B.E. Computer Science, 

B.E. Electronics & Communication, 
E.E.E.,B.E.Mechanical Engineering 
B.Tech. (1.7) 


ASAN MEMORIAL SENIOR SECONDARY 
SCHOOL / JUNIOR COLLEGE 


1, Anderson Road, Chennai 600 006 
Ph: 2827 5858 / 2827 8713 / 2821 4256 


ASAN MEMORIAL MATRICULATION 


HIGHER SECONDARY SCHOOL 
169, Greams Road, Chennai 600 0061 
Ph:2829 0127 


ആഗസ്ററ്‌ 2004 88 


൭൫ 
ചിരിയുടെ 


[ആത്ങിത്ഥ 


ഒഴുകുന്ന ഇലയില്‍ 
ധ്യാനലീനമായിരിക്കുന്ന 
കൊച്ചുപമൂമ്പാററയെശോലെയാണ്‌ 
വനചാരിയായ നസീറിന്റെ ജീവിതം 


മീരീഷ്‌ ജനാര്‍ദ്ദനന്‍ 


പി.ജെ. സെബാസ്റ്ന്‍ എന്ന റിട്ടയേര്‍ഡ്‌ സ്‌ക്കൂള്‍മാഷ്‌. തേക്ക 
ടിയിലേയ്ക്കുള്ള പഴയൊരു വിനോദയാത്ര ഓര്‍ത്തുവെച്ചിട്ടുണ്ട്‌. തടാ 
കത്തിലൂടെ വലിയൊരു ഗുഡാലോചനക്കാരനെപ്പോലെ നിശ്ശബ്ദം നീ 
ങ്ങുന്ന ബോട്ടില്‍ അദ്ധ്യാപകസൃഹൃത്തുക്കളോടൊത്ത്‌ ശ്വാസം പിടി 
ച്ചിരിക്കയാണ്‌. അന്നേരം ഓരോരോ കാട്ടുവഴികളിലേയ്ക്കും ചുണ്ടി 
ബീവിടീച്ചറുടെ മകന്‍ നസീര്‍ ചിലയ്ക്കാന്‍ തുടങ്ങി. ഞാനിതിലേ പോ 
യിട്ടുണ്ട്‌... ഞാനാ മല കയറിയിട്ടുണ്ട്‌... 

അസഹ്യമായപ്പോള്‍ മാഷ്‌ ശബ്ദിച്ചു: ഒന്നുമിണ്ടാതിരിയെടാ ചെ 
റുക്കാ... | 

ചെറുക്കന്‍ വിവര്‍ണ്ണനായി. ദാളങ്ങള്‍ പോലുമുയര്‍ത്താതെ ബോ 
ട്ട്‌ നീങ്ങിക്കൊണ്ടിരിക്കെ മാഷിന്‌ കുറ്റബോധം കലശലായി. അദ്ദേഹം 
ചെറുക്കന്റെ തോളില്‍ പ്രീണനത്തോടെ കയ്യിട്ടു. “നേരാണോ? നീ ഈ 
കാടിന്റെ ഉള്ളിലൊക്കെ പോയിട്ടുണ്ടോ?” 

ചെറുക്കന്‍ തെളിഞ്ഞു. ഉമ്മ കൊടുത്ത നാണയത്തുട്ടുകള്‍ ഈട്ടം 
കുട്ടി വച്ച്‌, ഷോളയാറിലേയ്ക്കും അഗസ്ത്യകൂടത്തിലേയ്ക്കും തേക്കടി 
യിലേയ്ക്കുമൊക്കെ ആ പതിനേഴുകാരന്‍ നടത്തിയ സാഹസികയാ 
ത്രകള്‍ കേട്ട്‌ മാഷ്‌ അന്തം വിട്ടിരുന്നു. പിന്നെ അവര്‍ വലിയ ചങ്ങാതി 
മാരായി നാട്ടില്‍ തിരിച്ചുചെന്നിട്ട്‌ ആദ്യം ചെയ്തത്‌ വനസീമ എന്ന പേ 
രില്‍ ഒരു നേച്ചര്‍ ക്ലബ്‌ രൂപീകരിക്കലായിരുന്നു. മാഷിന്റെ സ്ഥലമായ 
ചെറായിയില്‍ നിന്നും മുന്നു കിലോമീറ്ററപ്പുറമായിരുന്നു നസീറിന്റെ നാ 
ടായ പള്ളിപ്പുറം. ഉപ്പുമണക്കുന്ന കാറ്റും സദാ കരഞ്ഞു പാറുന്ന ക 
ടല്‍ക്കാക്കകളും ഈ രണ്ട; ദേശങ്ങള്‍ക്കും അസാധാരണമായൊരു സമാ 
നതയണച്ചു. വര്‍ഷങ്ങള്‍ക്കുശേഷം എന്‍.എ. നസീര്‍ ശ്രദ്ധേയനായൊ 
രു വൈല്‍ഡ്‌ ലൈഹ്‌ ഫോട്ടോഗ്രാഫറാകുന്നു. ബോംബെ നാച്യുറല്‍ 
4 ഹിസ്റ്ററി സൊസൈറ്റിയുടെ ഹോണ്‍ബില്‍ മാഗസിനിലൊക്കെ ഫോ 

we ട്ട ട്ടോഗ്രാഹുകളും യാതാക്കുറിപ്പുകളും അച്ചടിച്ചുവരുന്നു. വിദേശവാസി 

_മസനുഗുഡിയിലെ വം യാവുക കുടി ചെയ്യുന്നു. എന്നിട്ടും പള്ളിപ്പുറത്തിനും ചെറായിക്കുമിട 

- കോട്ടോ: എന്‍.എ. നസ്‌ യിലെ സ്‌നേഹത്തിന്റെ പൊന്നിഴ പൊട്ടാതെതന്നെ നിന്നു. ആത്മഘോ 


ലയാളം ഓണ പു തി പ്പ്‌ 


ലയാളം ഓണപ്പതി പ്പ്‌ 


ആഗസ്ററ്‌ 200: 90 ട്ട ~ = Sette + 


ആഗസ്ററ്‌ 2004 » 91 


ഷിയലാത്തതിനാല്‍ തന്നെക്കുറിച്ചുള്ള ഏതൊരു ചോദ്യാവലിയേയും 
നസീര്‍. മാഷിന്റെ ഉത്തരങ്ങള്‍ക്കായി വഴിതിരിച്ചുവിട്ടു. മാഷിനാകട്ടെ 
മുന്നേ മുന്ന്‌ വാചകങ്ങള്‍ കൊണ്ട്‌ നസീറിന്റെ ജീവിതത്തെ വിശദീക 
രിക്കാനും കഴിഞ്ഞു. “നേച്ചര്‍ എന്‍൯ത്യുസിയാസം അയാളുടെ ജീനില 
ള്ളതാണ്‌. ഒരു ശക്തിക്കും അയാളെ അതില്‍ നിന്ന്‌ പിന്തിരിപ്പിക്കാ 
നാവുകയില്ല. തന്റെ വനസഞ്ചാരങ്ങള്‍ക്ക്‌ വിഘാതം നില്ക്കുന്നത്‌ 

സ്വന്തം ഉമ്മയാണെങ്കില്‍ അയാള്‍ അവരേയും ഉപേക്ഷിച്ചുകളയും. 
പോലയാര്‍ പത്രികയില്‍ പ്രത്യക്ഷപ്പെട്ട അതീവഹൃദ്യങ്ങളായ ചില 
യാത്രാക്കുറിപ്പുകളാണ്‌ എന്‍.എ. നസീറിലേയ്ക്കും. അയാളുടെ ജീവി 
തകഥയുടെ പൂരണത്തിനായി സെബാസ്റ്യന്‍ മാഷിലേയ്ക്കും എന്നെ 
കൊണ്ടുചെന്നെത്തിച്ചത്‌. വിസ്മയചിഹനങ്ങള്‍ നിറഞ്ഞതായിരുന്നു ആ 
യാത്രാനുഭവങ്ങള്‍. മലക്കപ്പാറയില്‍ നിന്നും ആനമല റോഡിലൂടെയുള്ള 
വനയാത്ര വര്‍ണ്ണിച്ചുകൊണ്ട്‌ നസീര്‍ എഴുതി. “റോഡിനിരുവശവും തല 
യുയര്‍ത്തി നില്ക്കുകയാണ്‌ മഹാവ്ൃക്ഷക്കുട്ടങ്ങള്‍. 
റോഡില്‍ നിന്നും വനത്തിലേയ്ക്കു കയറി വനത്തി 
ന്റെ സ്വൈരത നശിപ്പിക്കാതിരിക്കാന്‍ ആനവിരട്ടി 
ചൊറിയനവും രക്തം കുടിക്കുന്ന അടുകളും കാവല്‍ 
നില്ക്കുന്നു. എല്ലാ വനത്തിന്റെ അതിരുകളിലും 
ഇങ്ങനെ എന്തെങ്കിലും വനത്തിനു കാവല്ക്കാരായി 
നില്ക്കുന്നതു ശ്രദ്ധിച്ചിട്ടുണ്ട്‌ ഞാന്‍. ഇലപൊഴിയും 
കാടുകളില്‍ മുള്ളുച്ചെടികള്‍. മാന്‍ചെള്ളുകള്‍. ഒരു തരം 
കടിക്കുന്ന ചെറു ഈച്ചകള്‍. അല്ലെങ്കില്‍ കാട്‌ അതിരു 
[1 കളില്‍ ആര്‍ത്തലച്ചു വളര്‍ന്ന്‌ ഒരിഞ്ചുകയറുവാന്‍ പറ്റാ 
തെ മതിലുപോലെ നില്ക്കുക. എല്ലാം ഏറ്റവും വലിയ 

ശത്രുവായ മനുഷ്യനെതിരെയാണ്‌.” 

കാടിന്റെ പരമരഹസ്യങ്ങളില്‍ ചെന്നു പറ്റുന്ന ഈ കാക 
ദൃഷ്ടിയുണ്ടല്ലോ, അതാണ്‌ നസീറിനെ വ്യത്യസ്തനായൊരു; വന 
ചാരിയാക്കുന്നത്‌. കാട്ടില്‍ നിന്നെടുക്കുന്നവയെല്ലാം കാടിനു 
തന്നെ തിരിച്ചുനല്‍കണമെന്നാണ്‌ നസീറിന്റെ ആദര്‍ശം. അ 
തുകൊണ്ടയാള്‍ തന്റെ വന്യജീവിഫോട്ടോഗ്രാഫുകള്‍ അതാ 
ത്‌ സാങ്ചുറികളില്‍ തന്നെയാണ്‌ പ്രതിഷ്ഠിച്ചത്‌. പറമ്പി 
ക്കുളം, ആറളം, തേക്കടി, ഇരവികുളം, വാഴച്ചാല്‍ തുടങ്ങിയ 
.സങ്കേതങ്ങളിലെ വനംവകുപ്പുകെട്ടിടങ്ങളുടെ ചുമരുകളെ 
പ്രരഡ്മായി അലങ്കരിക്കുന്നുണ്ട്‌ അവ. 20 % 24. 16 ഴ20 
-സൈസുകളില്‍ ലാമിനേറ്റ്‌ ചെയ്ത വമ്പന്‍ വന്യജീവി ചി 
ല ലവുള്ളൊരു ആദര്‍ശ്മാണി 


ക. 


< 


കജ 
ര 


ക ലി 


മലയാളം ഓണപ്പ തി പ്പ്‌ 


— 


ആഗസ്ററ്‌ 2004 ൭ 92 


12 മാസവും പച്ചക്കുതിര നിങ്ങളുടെ വീട്ടില്‍ വരും 


105 രൂപ ലാഭിക്കുക! 
200 + 85 = 285180 
15 രൂപ വിലയുള്ള 1 ലക്കങ്ങളും 35 രൂപ വ്ലയുള്ള 
വിശേഷാല്‍ പതിഷും ചേര്‍ത്ത്‌ പച്ചക്കുത്ര വാര്‍ഷിക വരിസംഖ്യ 
200 രൂപയാണ്‌ ഇഷോള്‍ 180 രൂപ അടച്ചാല്‍ ഒരു വര്‍ഷത്തേക്ക്‌ 
പച്ചക്കുതിര തപാലില്‍ അയയ്‌ക്കുന്നു 


85 രൂപ വിലയുള്ള പുസ്തകങ്ങള്‍ സമ്മാനം 
ഇഷോള്‍ വരിക്കാരാകുന്നവര്‍ക്ക്‌ ഒട രൂപ വിലയുള്ള 
പുസ്തകങ്ങള്‍ സമ്മാനമായി നല്കുന്നു. ഈ പദ്ധതിയില്‍ 
85 രൂപ വിലയുള്ള പുസ്തകങ്ങള്‍ ഡി സ്‌ കവറ്‌ ബുക്സ്പാളുക്‌ 
ളില്‍നിന്ന്‌ വ്‌. ഐ. പി ബുക്കബ്ബിലേതുപോലേ ഷതു പുന്സ്‌ത 
കവും തെരഞ്ഞെടുക്കാന്‍ അവസരമുണ്ടായര'ക്ക 


Ls 


പ്വക്കുതിര 
മാസികാരൂപത്തില്‍ 
പുറത്തിറങ്ങി! 


ഓഗസ്റ്‌ ലക്കത്തില്‍ 


താമസിക്കാനുള്ള യ,ത്താതമന്ന 
- തസ്യ മ്പഛഥ്സ്‌ തയ്ക്കാാ, 

വിട എറമാംാ; ചെയുക: 
റാമി മാമ വിക്കും 


ചര്‍ച്ചാസംഭാഷണം 
സിറിയക്‌, വി സനില്‍. രാധ. 
എന്‍. എന്‍ റിംസണ്‍. ലക്ഷ്മി. 
ജയ ഗോപാര 


൩ ഡി എസ്‌. ദാര്‍ക്മകഗ്‌ 
-ലാറി ബേക്കര്‍ 


മലയാളിയുടെ 
ഗ്ഹസ്ഥാരശമത്തെച്ഛ്റ്‌ 
-നിസാര്‍ അഹകമ്മര്‍ 


ബേക്കര്‍ ൭൦൭൧ 
ഒരു സമംസ്കാരിക വിമര്‍ശം 
“ആര്‍. നന്ദകുമാര്‍ 


“കുട്ടാചേരുകയ്!ം സഞ്ചാരികളായ? 
മാറുകയും ചയുുന്നയ?ിനം 
പച്ചക്കതിരകളാണ്‌ 
വെട്ടുക്കിളികള്‍... ” 

-പാക്തി: ടി. വി. സജീവ്‌ 


“ക്സ്‌ വര്‍ക്കര്‍ 
സെക്സ്‌ വരക്കരുടെ മക്കളല്ല” 
-ആരമകഥനം: നളിനിജമില 


പ്രത്യേക ലേഖനങ്ങള്‍ 
വി. സി. ഹാരിസ്‌ 
സമൃതി 


കൂടാതെ. 
സിനിമാ-ലോകം 
വെണ്റിവ്യുയ 
ആര്‍ക്കൈവ്‌ 
കല്പന 
നിരീക്ഷണം 


ഡിസൈന്‍ 
രാമു അരവിന്ദന്‍ 


ഡി സി ബുക്സ്‌/കറന്റ്‌ ബുക്സ്‌ 
ശാഖകളിലും മറ്റു പ്രമുഖ 
പുസ്തകശാലകളിലും ലഭിക്കും. 


ഒറു.പതി വില: 15 രൂപ 


പ്്ക്കുതിര 

ഡ്‌ സ ബുക്‌സ്‌ 

ഡി സ്‌ ക്ഴക്കെമുറ്‌ി ഇടം 
ഗുഡ്‌ ഷെഷേര്‍ ഡ്‌ സ്ട്ര്റ്‌ 
കോട്ടയം 686 001 

ഫോണ്‍ 481-256 3114 
ഫാക്‌സ്‌ 481-256 4758 
ഇ-ഥെയിരു pk@dcbooks com 
വ്‌ ww OCbocks Cor, 


ത്‌ പ്പികളം വന്ല്ലീവി ന ജേതത്തിലേര്ക്ക്‌ അമ്പത്‌ ചില 
അന്ത സ്റൈഡുകളും സംഴാവന ചെയ സിറി 
ശ്പില്‍ 


പോക്കില്‍ നിന്ന്‌ ചോര്‍ന്നത്‌ 2സ്ലക്ഷം 
യാള്‍ യോഗയമൊകൊ പാിച്ച്ച്ച്‌ അറിഷടിപ്പുണൊ 
ക്കുന്ന യവ്യമാണ്‌ ഇങ്ങനെ കാട്ടില്‍ തൂളിപ്പോകുന്നനെന്നാര്‍ക്ണെം 


SES നസീര്‍ ഗള്‍ഫില്‍ ചെന്നുഫിയിട്ട്‌ പ്ഞവര്‍ഷ . 


ത്തോള്മായി കാത്നറ്റാണ്ടിലേമാക്കാലം പശിമ ഘട്ടവനങ്ങളുടെ ഹരി 
തഭംഗികളില്‍. സ്വപ്നാടകനെപ്പോലെ നടന്നലഞ്ഞ ഈ മനുഷ്യനെ. 
സ്റീവിതം മരുഭൂമിയുടെ ഏകവര്‍ണ്ണവിരസതയില്‍ തളച്ചിടന്തില്‍ 
ത്തൊര; വൈപരിത്യമുണ്ട്‌ വര്‍ഷത്തില്‍ രണ്ടാം മൂന്നും തവണ നാട്ടി 
ലേയക്കു പറന്നുകൊണ്ടാണ്‌ നസീറതിനെ അതിസ്ലീവിക്കുന്നത്‌ 
സാധാരണ ഗള്‍ഫുകാര്‍ വിമാനമിറങ്ങിയാല്‍ വിട്‌പിടിക്കാന്‍ വെ 
സ്ധമ്പോള്‍ നസീര്‍ നേരെ ഏതെങ്കിലുമൊരു വനാന്തരത്തിലേയ്ക്കു 


വണ്ടി പിടിക്കും. ആദിവാസിക്കുടികളിലോ വനപാലകരുടെ മാടങ്ങ 


ളിലോ രാപാര്‍ക്കും. കാടിന്റെ മുടിയാട്ടങ്ങളിലു. കാടുരുവികളുടെ ആ 
ദിമുസംഗീതത്തിലും വിലയം കൊണ്ട്‌, തന്റെ ,്പിയപ്പെട്ട കാനോണ്‍- 
വി ക്യാമറയുമായി അയാളങ്ങനെ അലയും. കാടുകയറിയാര്‍പ്പിന്നെ 
താന്‍ സ്വാഭീഷ്ടത്തിലല്ലെന്ന്‌ നസീര്‍ പറയാറുണ്ട്‌. ചിലപ്പോശ ഒരു 
പവിട്ടടിപ്പാത. ഒരു വന്‍വ്യക്ഷം. ഒരു കാട്ടരുവി. ഒരു പക്ഷിയുടെ ഗാ 
നം, ഒരു കാട്ടുപുവിന്റെ സൌരഭ്യം. അകലെയുള്ള ഒരു മലനിരയുടെ 
ശിഖരം... ഇവയൊക്കെ തന്നെയിങ്ങനെ നയിച്ചുകൊണ്ടുപോവകയാ 
ണത്രേ. 

ലീവ്‌ തീരും വരെയോ മിത്രങ്ങള്‍ മണത്തറിഞ്ഞ്‌ പിടികൂടുംവരെ 
യോ നിളുന്ന നസീറിന്റെ അജ്ഞാതവനവാസങ്ങളിലൊന്ന്‌ കഴിഞ്ഞ 


മദ്യവേനലിലായിരുന്ന;. പണ്ടെപ്പോഴോ മനസ്സുഹരിച്ചു മാവേലിമേട്‌ 


ജലപാതത്തിന്റെ ക്ഷേമാന്വേഷണങ്ങളുമായി നസീര്‍ ഷോലയാര്‍ വനാ 
ന്തരത്തിലുണ്ടെന്ന്‌ പോലയാര്‍ പൃതികയിലെ എസ്‌. ഉണ്ണിക്കൃഷ്ണന്‍ 
അറിയിച്ചു. 

മത്സ്യം വഴുതും പോലെ പിടിതരാത്തൊരു പോക്കായിരുന്നു നസീ 
റിന്റേത്‌. ഷോളയാറിലന്വേഷിക്കുമ്പോള്‍ ആള്‌ പുയംകുട്ടിയിലാണെ 
ന്നറിയും. അവിടെത്തിരയുമ്പോള്‍ മസനഗുഡിയിലോ നാഗര്‍ഹോളയി 
ലോ ആണെന്നാണ്‌ കേള്‍ക്കുക. അങ്ങനെയങ്ങനെ നീണ്ട അന്വേഷ 
ണങ്ങള്‍ക്കൊടുവില്‍ തേക്കടി എക്കോ ടുറിസം ഓഫീസര്‍ സി. എ. 


അബ്ദുള്‍ ബഷീര്‍ അറിയിക്കുന്നു. ” ആളിവിടെ അവതരിച്ചിട്ടുണ്ട്‌. മം | 


ഗളാദേവിയിലേയ്ക്ക്‌ മലകയറിയിരിക്കയാണ്‌.” 

പിറ്റേന്ന്‌ സന്ധ്യയ്ക്ക്‌ തേക്കടിയില്‍ സന്ധിക്കുമ്പോള്‍ നസീര്‍ തന്റെ 
യാത്രാബാഗിലേയ്ക്ക്‌ എന്റെ ഗ്രദ്ധക്ഷണിച്ചു. കാട്ടിലെ പൊറുതിക്കുള്ള 
ടെന്റും മിലിറ്ററി ഗ്രീന്‍ കുപ്പായങ്ങളും ക്യാമറകളും മാത്രമായിരുന്നു അതി 
ലെ ഉള്ളടക്കം, നസീര്‍ ഖേദമൊന്നുമില്ലാതെ വിശദീകരിച്ചു: “ ഇതൊ 
ക്കെയാണ്‌ എന്റെ സമ്പാദ്യങ്ങള്‍. ഇതൊക്കെത്തന്നെയാണ്‌ എന്റെ ജീ 
വിതവും.” 

അന്നേരം കാടിന്റെ ഘനശ്യാമത്തെ പിളര്‍ന്നു കൊണ്ട്‌ തടാകത്തി 
നപ്പുറത്തെവിടെയോ നിന്ന്‌ ഒറ്റയാന്റെ ചിന്നം മുഴങ്ങി. 


൭ 

ജന്മദേശമായ പള്ളിപ്പുറം കടലോരഗ്രാമമായതിനാലും. ബാപ്പ നടു 
വിലകത്ത്‌ അബ്ദുള്‍കരിം ഉലകം ചുറ്റിയ നാവികനായിരുന്നതിനാലും. 
കടല്‍ച്ചൊരുക്കുള്ള കഥകള്‍ ചുഴന്നു നിന്ന ബാല്യമായിരുന്നു നസീറി 
ന്റേത്‌. പാരനിറമുള്ള ഈ മ്ലാനപ്രകൃതിയില്‍ നിന്ന്‌ രക്ഷപ്പെടുവാന്‍ 
അവധിക്കാലങ്ങളില്‍ നസീര്‍ നെടുമ്പാശ്ശേരിയിലെ ഉമ്മവിട്ടിലേയ്ക്ക്‌ 
വിരുന്നു പോയി. അവിടെ കാട്ടിലെ കഥകളുടെ ഉസ്താദായ ജബ്ബാര്‍ മാ 
മയുണ്ടായിരുന്നു. ഉമ്മയുടെ നേരാങ്ങളയല്ലെങ്കിലും ഗാഡ്മമായിരുന്നു 
നസീറിനോടുള്ള മാമയുടെ സ്നേഹബന്ധം. 


ലയാളം എം 


ആഗസ്റ്റ്‌ 2004 5 94 


വല്ലാ : 


നിര്‍പ്പംഘികള.ടെ ചാനല ിനമാ൯. വയലുകളും. മുയലും കുരു, 
പിയും വാഴന്ന നെന കുന്നുകളും ഇ ഇടകലര്‍ന്ന അനവദ്യമായു 
വല ls saa നടുമ്പാശ്ശേരിയുടേത്‌. അവിടെ പാസ 
കള്‍ക്ക്‌ ശരണക്കരുക്കുകള്‍ നിര്‍ത്തും കു ളക്കോഴിയ്ക്കും മായലിന, 
കി മാമ നേരംപോക്കിയപ്പോള്‍. ആ eee 
പിന്തുടര്‍ന്ന്‌ അലിവിന്റെ വേറൊരു ലോകത്താണ്‌ നസീര്‍ ചെന്നുപ 
യത്‌ പക്ഷികളും ൩സ്വഇന്തുളാലങ്ങളും. അവ ഒളിച്ചുപിടിച്ച ന 
ഹസ്ുങ്ങളുമള്ള ഒരദഭൃതലോകും. പത്താംതരം കഴിഞ്ഞതോടെ പ ' 
പ്പപേക്ഷിച്ച്‌ കാനനവാസിതന്നെയായി നസീര്‍. [ 

സറീന. നിഗാര്‍ എന്നിങ്ങനെ രണ്ടുപെങ്ങന്മാര്‍ക്കിടയില്‍ ഒറ്റ ആണ്‍ ;, 
തരിയുടെ സകല സാഭാഗ്യങ്ങളോടെയു മാണ്‌ നസീര്‍ വ ളര്‍ന്നത്‌. ഉമ്മ ' 
ബീവി ടീച്ചര്‍ പാപ്പിച്ച അതേ പള്ളിപ്പുറം സ്കൂളില്‍. പഴുതില്ലാത്ത | 
അച്ചടക്കത്തിലായിരുന്നു പഠനം. എന്നിട്ടും താനെന്തേ തലതിരിഞ്ഞു 
പോയെന്ന്‌ ആലോചിക്കാനിടവന്നപ്പോഴൊക്കെ അജ്ഞ്ഞേയമായൊു 
ജന്മനിയോഗത്തിന്റെ മറ്റേ അറ്റത്ത ്‌ നസീര്‍ ഇബ്രാഹിം മാമയെ കണ്ടു. 
ഉമ്മയുടെ മുത്ത ആങ്ങള. ഒന്നാംതരം ഫോട്ടോഗ്രാഫര്‍. ടൈംസ്‌ ഓഫ്‌ 
ഇന്‍ഡ്യയ്ക്കുവേണ്ടിയൊക്കെ പടമെടുത്തിട്ടുണ്ട്‌ അദ്ദേഹം. സി.എച്ച്‌. 
മുഹമ്മദ്‌ കോയ മുതല്‍പ്പേരായിരുന്നു മൂപ്പരുടെ കമ്പനി. സൈഗാള്‍ 
തന്നെ തിരിഞ്ഞും മറിഞ്ഞും പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടുപെട്ടി സ്മ 
സംഗിതസാന്ദ്രമാക്കിയ ആ ജീവിതത്തില്‍ പക്ഷേ. പലരും അവത, 
കണ്ടു. ചിത്രകാരനായ ബഷീര്‍ മാമയ്ക്കുമുണ്ടായിരുന്നു ഉന്മാദിയെന്ന 
വിശേഷണം. 

ഷെല്‍ഫില്‍ പലതരം ക്യാമറകളും അപൂര്‍വ്വങ്ങളായ മ്യൂസിക്ഡി 
സ്‌ക്കുകളും അവശേഷിപ്പി ച്ച്‌ ഇബ്രാഹിംമാമ പോയി. പാരമ്പര്യം പിന്‍ 
പറ്റാനെന്നോണം നസീര്‍ അന്തംവിട്ട യാത്രകളാരംഭിച്ചു. ആദ്യം ആങ്ങ 
ളയും പിന്നീട്‌ മകനും തലതിരിയുന്നതു കണ്ടുനിന്ന ബിവിടിച്ചര്‍ വലി 
യൊരു ജിവിതനിരീക്ഷണത്തിലാണെത്തിയത്‌. അടുപ്പമുള്ളവരോടെ 
ക്കെ അവരത്‌ പറയുകയുംചെയ്തു: “ഒരാള്‍ ചിത്തയാകാന്‍ അയാള്‍ 
ക്കൊരു ക്യാമറ വാങ്ങിക്കൊടുത്താല്‍മതി”. 

നസീറിനെ ഗര്‍ഭംധരിച്ചിരുന്ന കാലത്ത്‌ ടീച്ചര്‍ മലയാറ്റര്‍ സ്‌ക്കൂളി 
ലായിരുന്നു. നിറവയറുംതാങ്ങി കാടുംമേടും കടന്നാണ പോക്കുവരവു 
കള്‍. കാട്‌ അങ്ങനെ ഗര്‍ഭസ്ഥനായിരിക്കുമ്പോഴേ നസീറിനെ ആയേ 
ശിച്ചുവെന്നു പറയാം; അഭിമന്യുവിനെപ്പോലെ. 


ആനേ പിത്ത ESTD 1945 
[110 00040 (ഹസന്‍ ൮0800 


കാങ്കത്ത മുക്ക, 
കൊല്ലം-12, ഫോണ്‍: 0474-2794082 


ചികിത്സാരംഗത്തും ഓഷധ നി൪മ്മാണ രംഗത്തും 


വര്‍ഷത്തെ സേവന പാരസ്പര്യം, 


° 

പുഴയിലുടെ ഒഴുകുന്ന ഇലയില്‍ ധ്യാനലീനമായിരിക്കുന്ന കൊ വഃ 
ചപുമ്പാറ്റയെപ്പോലെയാണ്‌ വനത്തില്‍ ചെലവിടുന്ന ഓരോ നിമിഷ 
വും നസീര്‍ അനുഭവിക്കാറുള്ളത്‌. അസ്തിത്വം താനേ അഴിയുന്ന സാന , & 
ന്ദമാണത്‌. ക്യാമറയാണ്‌ ഈ സന്ന്യാസാനുഭവത്തില്‍ നസീറിന്റെ ക്ഷ ' 
ണ്ഡ. കാല്‍നുറ്റാണ്ടുമുന്‍പ്‌ കേവലമൊരു സ്‌കൂള്‍ വിദ്യാര്‍ത്ഥിയ ; 
ഡിരിക്കേ. എസ്‌കര്‍ഷനെന്നും പറഞ്ഞ്‌ വീട്ടില്‍നിന്നും ഇരന്നവാങ്ങിയ 
പണവുമായി ഒറ്റയ്ക്കു കാടുകയറാന്‍ തുടങ്ങുമ്പോള്‍ ക്യാമറയും ൮ 
ന്യജീവിനിരീക്ഷണവുമൊന്നും വിദുരസ്വപ്നങ്ങള്‍ പോലുമായിരുന്നില്ല 
നസീറിന്‌ ഏതോ ഒരുള്‍വിളിയില്‍ പള്ളിപ്പുറത്തുനിന്ന്‌ ചാലക്കുടിയില്‍ 
വന്നിറങ്ങി അയാള്‍ വല്‍പ്പാറയ്ക്കു ബസ്സുപിടിച്ചു. അതിരപ്പിള്ളി-വ 
ഴച്ചാല്‍ ഇലപാതങ്ങള്‍ ഇനരഞ്ജുകമായിട്ടില്ലാത്തതിനാല്‍ ആനമല നേ 
ഡ്‌ അക്കാലം ഏറെക്കുറെ വിജനമായിരുന്നു. ആനക്കുട്ടം ഒഴിഞ്ഞുപോ 
കാന്‍ ബസ്സ്‌ ഏറെനേരം വഴിയില്‍ക്കിടക്കുന്നതൊക്കെ അന്ന്‌ അതിള്‍ 
യമേയായിരുന്നില്ല. 

വാച്ച്‌ റിപ്പയറിംഗും ഇത്തിരി കപ്പക്കൃഷിയുമൊക്കെയായി സുഹ | 
ത്ത്‌ ജോഷിയുടെ പിതാവ്‌ വല്‍പ്പാറയില്‍ ചുവടുറപ്പിച്ചി ടടുണ്ടായിരുന്ന 
തിനാല്‍. അതുതന്നെയായി നസീറിന്റെ യാത്രാപദ്ധതികളുടെ തലസ്ഥ 
നം. വല്‍പ്പാറയില്‍നിന്ന്‌ പറമ്പിക്കുളത്തേയ്ക്കും മുന്നാര്‍. ചിന്നാര്‍ വനു 


Dr. D. Sujith B.A.M.S. 
Chief Physician 


Dr. Sini Sujith B.A.M.S. 
Physician 


ജീവി സങ്കേതങ്ങളിലേയ്ക്കും അയാള്‍ കുറുക്കുവഴികള്‍ തേടി. നാല 
ഞ്ചുദിവസങ്ങള്‍ നീളുന്ന ഇത്തരം വനയാത്രകളില്‍ ഏതെങ്കിലുമൊരു 
മുതുവാപ്പയുനാവും വഴികാട്ടി. മുതുവാക്കുടികളാവും ഇടത്താവളങ്ങള്‍. 
ഒരിക്കല്‍ രണ്ടു ചങ്ങാതികള്‍ക്കൊപ്പം അടിച്ചില്‍ത്തൊട്ടിയിലെ മുത്തയ്യാ 
തുതുവാന്റെ കുടിലില്‍ രാപാര്‍ക്കുകയാണ്‌. തലയ്ക്കു മുകളിലെ ഈറ്റ 
ത്തട്ടിയില്‍ പടയണികേട്ട്‌ ചങ്ങാതികള്‍ ഭയന്നു കിടക്കുമ്പോള്‍ മുത്തയ്യ 
സമാധാനിപ്പിച്ചു; മുര്‍ഖന്‍പാമ്പ്‌ എലിയെ പിടിക്കുന്ന ശബ്ദമാണ്‌. സമാ 
ധാനമായി ഉറങ്ങിക്കോളു എന്ന്‌. 

മരണത്തെ മുട്ടിയുരുമ്മുന്ന അങ്ങേയറ്റത്തെ സാഹസികതയായിരു 
ന്നു നസീറിന്റെ ഓരോ യാത്രയും. കപ്പായത്തുനിന്നും ഈറ്റക്കെട്ടുകള്‍ 
ഒഴുക്കിക്കൊണ്ട്‌ ഇടമലയാറിനു പോകുന്ന സംഘങ്ങളില്‍ തുഴക്കാര 
നായിക്കുടി അയാള്‍ പൂയംകുട്ടി വനാന്തരങ്ങളുടെ നിഗുഡസുഷമകള്‍ 
കണ്ടു. ടോപ്സ്‌റ്റേഷനില്‍നിന്നും കൊടൈക്കനാലിലേയ്ക്കുള്ള അമ്പ 
ത്തൊന്നു കിലോമീറ്ററുകള്‍ നടന്ന്‌ നീരവമണിഞ്ഞ ഹരിതഭംഗികളറി 
ഞ്ഞു. (ഈ കാട്ടുപാതയില്‍ ആരെയും കൂസാതെ പാര്‍ത്തുപോരുന്ന 
മലയണ്ണാനുകളുണ്ട്‌. ഒരു മണിക്കുറിലെ നടത്തത്തിനിടയില്‍ 48 എണ്ണ 
ത്തിനെവരെ കണ്ടിട്ടുണ്ട്‌) | 

പൂയംകുട്ടിയിലെ പരിന്തയിലേയ്ക്കുള്ള യാത്രകളാണ്‌ മനുഷ്യന്‍ 
വന്യജീവികളോടു കാട്ടുന്ന കൊടിയ ക്രൂരതകള്‍ നസീറിന്‌ വെളിപ്പെ 
ടുത്തിക്കൊടുത്തത്‌. ഈറ്റക്കാടുകളുടെ സമൃദ്ധിയില്‍ മേയാനെത്തുന്ന 
ആനകളെ വിരട്ടിയോടിക്കാന്‍ ഏറുമാടങ്ങളിലിരുന്ന്‌ ഈറ്റവെട്ടുകാര്‍ 
ഭാരിച്ച ഈറ്റക്കുന്തങ്ങള്‍ ചാണ്ടി. കയറിന്റെ രണ്ടറ്റത്തും ടയര്‍ കെട്ടി 
കത്തിച്ച്‌ ആനയുടെ കൃത്യം മുതുകിലേയ്ക്ക്‌ വലിച്ചെറിഞ്ഞു. മനുഷ്യ 
നോടും ഏറുമാടങ്ങളോടും ഒടുങ്ങാത്ത പകയും, ഉണങ്ങാത്ത പ്രണ 
ങ്ങളുമായി ആനകള്‍. അലയുന്ന ഈ സംഘര്‍ഷഭൂമിയില്‍ ഒരു തീര്‍ 
ത്ഥാടകനെപ്പോലെയാണ്‌ നസീര്‍ പോവുക. ശനിയാഴ്ച ഈറ്റവെട്ടു 
കാര്‍ ഏറുമാടങ്ങളുപേക്ഷിച്ചു നാട്ടില്‍പ്പോകുമ്പോള്‍, അവയിലൊന്നില്‍ 
രാപാര്‍ത്ത്‌ ആനകളെക്കാണാന്‍. മണികണ്ഠന്‍ചാലില്‍നിന്ന്‌ രണ്ടു മ 
ണിക്കൂര്‍ കാട്ടിലൂടെ നടന്ന്‌ നസീര്‍ പരിന്തയിലെത്തി. പുഴയും കാടും 
വെള്ളിത്തളികപോലെ തിളങ്ങിക്കിടന്ന നിറനിലാവിൽ ആനക്കൂട്ടമാ 
റാടുന്നതുകണ്ട ആഹ്ലാദനിമിഷത്തെക്കുറിച്ച്‌ നസീര്‍ യാത്രാക്കുറിപ്പി 
ലെഴുതി: “ഓര്‍ക്കുത്തിന്രികില്‍ ആനകളുടെ ബഹളമാണ്‌. വലിയ 
ഒരു കൂട്ടമാണത്‌. ഉന്തും തള്ളും. വെള്ളത്തില്‍ കാലിട്ടടിക്കുന്ന ശബ്ദ 
ങ്ങളും. ചില കുട്ടിക്കുറുമ്പന്മാര്‍ വലിയ ആനകളുടെ കാലുകള്‍ 
ക്കിടയിലൂടെ തള്ളിക്കയറുവാന്‍ ശ്രമിക്കുന്നു. പെട്ടെന്ന്‌ ഒരു കൊമ്പന്‍ 
തന്റെ തുന്പിക്കയ്യില്‍ വലിച്ചെടുത്ത വെള്ളവുമായി തലയുയര്‍ത്തി. നി 
ലാവേറ്റ്‌ അതിന്റെ കൊമ്പുകള്‍ തിളങ്ങുകയാണ്‌. തുമ്പിക്കയ്യിലുള്ള വെ 
ള്ളമവന്‍ തന്റെ മുതുകിലേയ്ക്കു ചീറ്റി. പുലരുംവരെ ആ ഉത്സവം തു 
ടര്‍ന്നു”. 

വനത്തില്‍ നസീര്‍ കണ്ടെത്തിയ ആത്മസാക്ഷാത്കാരം വലിയൊ 
രൂ അരാജുകത്വമായാണ്‌ മിത്രങ്ങള്‍ നോക്കിക്കണ്ടത്‌. ഒരു വലിയ കു 
ടുംബത്തിന്റെ നെടുംതൂണായി മാറേണ്ട മകന്‍ ഇങ്ങനെ കാടാറുമാസ 
ക്കാരനാവുന്നതില്‍ ബീവിടീച്ചര്‍ ഖേദിച്ചു. അവരയാളെ നേരെയാക്കാന്‍ 
ലക്ഷദ്വീപിലേയ്ക്കയച്ചു. മൂഷികന്‍ പഴയ മുഷികനായിത്തന്നെ തിരി 
ചുവന്നു. ഗള്‍ഫില്‍ വിടാന്‍ കുരുക്കുമുറുക്കിയപ്പോള്‍ പലവട്ടം പാ 
സ്പോര്‍ട്ട്‌ പുതുക്കാതെ ഉഴപ്പിനടന്നു. ജീവിതായോധനത്തിന്‌ ഒരു ജോ 
ലി കൂടിയേ തീരു എന്നു വന്നപ്പോള്‍ കപ്പല്‍ ജോലിയാവാമെന്നായി. 
അതിനായി വര്‍ക്ക്ഷോപ്പില്‍ പണിപഠിക്കാന്‍ പോയി; ഉലകം ചുറ്റാ 
നുള്ള ആര്‍ത്തി! 

ഇതിനിടയിലെപ്പോഴോ നസീറിന്‌ ആയോധനകലകളില്‍ കമ്പം കയ 
റി. കരാട്ടെ പഠിച്ചു. കളരി പഠിച്ചു. യോഗയും പ്രാണിക്‌ ഹീലിംഗും ശീ 
ലിച്ചു. ഇതെല്ലാം പഠിപ്പിച്ചു കിട്ടുന്ന ചെറിയ വരുമാനങ്ങളുമായി അയാള്‍ 
കാടുകയറി. പറയാന്‍ ഓരോരോ കാരണങ്ങളുണ്ടായി. പശ്ചിമഘട്ട 


മലയാളം ഓണപ്പതിപ്പ്‌ 


സംരക്ഷണഇാഥ. വനസംരക്ഷണത്തിനായി സൈക്കിള്‍ യാത്ര. അട്ടി 
ച്ചില്‍ത്തൊട്ടി ആദിവാസിക്കോളനിയിലെ റേഷന്‍ വിതരണം സുഗമമു 
ക്കാന്‍ “വനസീമ' ഏറ്റെടുത്ത കോടതിക്കേസ്‌... ഇടയ്ക്ക്‌ കരാട്ടെ ഇന്‍ 
സ്ട്ക്റ്ററായി ദില്ലിയിലേയ്ക്കൊരു പോക്ക്‌. ഹിമാലയമായിരുന്നു ആ 
യാത്രയുടെ ആത്യന്തിക പ്രലോഭനം. കുറച്ചുകാലം കഴിഞ്ഞപ്പോള്‍ ബ 
ംഗാളിബാബ എന്ന ഒരു സന്ന്യാസി പള്ളിപ്പുറത്തുവന്ന്‌ നസീറിന്റെ വീ 
ടന്വേഷിച്ചു. ദില്ലിയില്‍ ജോലിക്കുപോയയാള്‍ ഹിമാലയത്തില്‍ അന്തം 
വിട്ടു നടക്കുകയായിരുന്നുവെന്ന്‌ ബീവിടിച്ചര്‍ക്ക്‌ തെളിഞ്ഞത്‌ അപ്പോ 
ഴായിരുന്നു. അവര്‍ രണ്ടാമത്തെ ജീവിതനിരീക്ഷണത്തിലെത്തി: “ഹിമ 
ഗിരിവിഹാരംപോലുള്ള പുസ്തകങ്ങള്‍ കുട്ടികള്‍ക്കു വായിക്കാന്‍ കൊ 


'ടുക്കരുത്‌”. 


൭ 

പട്ടാളക്കാരനും വനസഞ്ചാരിയും വലിയ പുളുവടിക്കാരായിരിക്കും 
എന്നത്‌ ഒരു ഫലിതമല്ല. നേരിട്ട അപകടസന്ധികളെ അവരങ്ങനെ 
പൊലിപ്പിച്ചുകൊണ്ടിരിക്കും. നസീറിനോട്‌ സംസാരിക്കൂ. ഒരു നഖക്ഷതം 
പോലുമില്ല ഇയാളുടെ കാടനുഭവങ്ങളില്‍: “ഒരു ജീവിയും എന്നെ ഉപ 
ദ്രവിച്ചിട്ടില്ല. കാട്ടില്‍ നില്ക്കുമ്പോള്‍ എനിക്കു ഭയം തോന്നാറില്ല. സ്നേ 
ഹിക്കുന്നവയേയും ആദരിക്കുന്നവയേയും നമ്മളെന്തിനാണ്‌ ഭയക്കുന്ന 
ത്‌. മൃഗങ്ങള്‍ക്കും ആ തിരിച്ചറിവുണ്ട്‌. നമ്മുടെ സ്നേഹം മൃഗം തിരി 
ച്ചു തരികതന്നെ ചെയ്യും.” 

വനം ഒരു മഹാഗുരുവായി നിറഞ്ഞുനില്ക്കേ. ഫോട്ടോഗ്രാഫിയില്‍ 
മറ്റൊരു ഗുരുനാഥനില്ല നസീറിന്‌. എം. കൃഷ്ണന്റെ ഫോട്ടോഗ്രാഫുക 
ളോട്‌ അനല്ലമായ ആരാധനയുണ്ടെന്നു മാത്രം. “ഞാന്‍ ഫോട്ടോഗ്ര 
ഫി പഠിച്ചിട്ടില്ല. ഞാനെടുത്തവയല്ല എന്റെ ഫോട്ടോഗ്രാഫുകള്‍. എ 
ല്ലാം വനം എന്നെക്കൊണ്ട്‌ ചെയ്യിക്കുന്നതാണ്‌. ഞാനൊരു നിമിത്തം 
മാത്രമാകുന്നു. പെട്ടെന്നൊരു.വെളിപാടില്‍ ക്യാമറയുമെടുത്തു ചെന്നാല്‍ 
കാണാനാഗ്രഹിക്കുന്ന ജീവി മുന്നില്‍ വന്നുപെടുന്നു. ഇതെങ്ങനെയാ 
ണു സംഭവിക്കുന്നതെന്ന്‌ അറിയില്ല”. 

ഒരിക്കല്‍ പറമ്പിക്കുളം ഡോര്‍മിറ്ററിയില്‍ സുഖസുഷുപ്തിയിലാ 
ണ്ടു കിടന്ന ഒരു വെളുപ്പാന്‍കാലത്ത്‌ അതിമനോഹരമായൊരു സ്വപ്നം. 
ഭൂമിനിറയെ പച്ചവില്ലീസു വിരിച്ചുകൊണ്ട്‌ പ്രാര്‍ത്ഥനാപക്കികള്‍. ഉണര്‍ 


ന്നപ്പോള്‍ നഷ്‌ടപ്പെട്ട സ്വപ്നമോര്‍ത്ത്‌ വിഷാദിച്ചുവെങ്കിലും സുഹൃ- 
ത്തുക്കളോട്‌ പറഞ്ഞു: “ഇന്നു നോക്കിക്കോളൂ. നമ്മുടെ മുന്നില്‍ പ്രാര്‍ . 


ത്ഥനാപക്കികള്‍ വരും”. പതിനേഴ്‌ പ്രാര്‍ത്ഥനാപക്കികളുടെ ചിത്രങ്ങ 


ളെടുത്തുകൊണ്ടാണ്‌ അന്ന്‌ പറമ്പിക്കുളത്തെ ട്രെക്കിംഗ്‌ അവസാനി 


Ww 


ച്ചത്‌”. 


കടംകൊണ്ട ഒരു ഓട്ടോഫോക്കസ്‌ ക്യാമറയാണ്‌. വനത്തില്‍ വെ , 
റുതെ അലയുന്നതും ക്യാമറയോടെ അലയുന്നതും തമ്മിലുള്ള സൂക്ഷ | 
വ്യതിയാനങ്ങള്‍ നസീറിനു ബോദ്ധ്യപ്പെടുത്തിക്കൊടുത്തത്‌. (എട്ടുവര്‍ 
ഷം മുന്‍പുമാത്രമാണ്‌ സ്വന്തമായൊരു എസ്‌.എൽ.ആർ. ദ്യാമറയുണ്ടാ ; 


കുന്നത്‌, ഇപ്പോള്‍ നസീറിന്റെ കയ്യില്‍ 300 എം.എം. ലെന്‍സിന്റെ കാ 
നോണ്‍ -വി. സെക്കന്റില്‍ പത്തുഫ്രെയിം വര്‍ക്ക്‌ ചെയ്യാവുന്ന കിടിലന്‍ 
സാധനം) L 

“ക്യാമറയോടെ കാടുകയറുമ്പോള്‍ ഓരോ ചുവടുകളിലും നാം നമെ 
ത്തന്നെ കണ്ടെത്തുകയാണ്‌. നേരിയ അലോസരം പോലും സൃഷ്ടി 
ക്കാതെ മൃദുലമായാണ്‌ നമ്മള്‍ നടക്കുന്നത്‌. ഏതുനിമിഷവും അപ്രതീ 
ക്ഷിതമായ ഒരു കാഴ്ച നമ്മുടെ മുന്നില്‍വരും. ഇന്്രിയങ്ങളെല്ലാം ആയി 
രം മടങ്ങ്‌ സൂക്ഷ്മമായിരിക്കണം. ചിലപ്പോള്‍ പത്തടിമുന്നില്‍ ഒരാന 
യോ കരടിയോ കടുവയോ പ്രത്യക്ഷപ്പെട്ടേക്കാം. മറ്റുള്ളവരുടെ ൩! 
പ്നത്തില്‍ പോലും അസ്വസ്ഥതയുണ്ടാക്കുന്ന ജീവികള്‍. നമ്മെത്തന്നെ 
തുറിച്ചുനോക്കിക്കൊണ്ട്‌ അത്‌ സ്തബ്ധമായി നില്ക്കും. നമ്മുടെ ദേഹ 


ത്തില്‍നിന്നു പ്രസരിക്കുന്നത്‌ സ്നേഹമാണെന്നു തിരിച്ചറിയുന്നതോ . 


ആഗസ്ററ്‌ 2004൭4 96 


ടെ പതുക്കെപ്പതുക്കേ മൃഗം അതിന്റെ രരം വെടിയാന്‍ തുടങ്ങും. 
ഇത്രനേരം ക്ഷമയോടെ നില്ക്കാന്‍ കഴിഞ്ഞാല്‍ നമുക്കിഷ്ടമുള്ള. ചി 
തങ്ങള്‍ ലഭിക്കുകയായി”. 

നസീറിനൊപ്പം കാടുകയറിയവര്‍ പറഞ്ഞുപോരുന്ന ഒരു ഫലിത 


മുണ്ട. “കാട്‌ അയാള്‍ക്ക്‌ ഒരു സ്റ്റുഡിയോ ഫ്ളോര്‍ പോലെയാണത്രേ. 


അവിടെ മൃഗങ്ങള്‍ മനുഷ്യരെപ്പോലെ അണിഞ്ഞൊരുങ്ങി വന്നു ഫോ 
ട്ടോയ്ക്കുപോസുചെയ്യുകയാണ്‌.” 

ഒരിക്കല്‍ ഒരുക്കൊമ്പന്‍കുട്ടിയില്‍വച്ച്‌ കരടിയുമായുണ്ടായ നേര്‍ക്കു 
നേരനുഭവം നസീര്‍ ഓര്‍മ്മിക്കുന്നു. പഴയൊരു ഓട്ടോറിക്ഷയെപ്പോലെ 
അത്‌ ആടിയാടി വരികയായിരുന്നു. എതിരാളി ക്യാമറയുമായി അച 
ഞ്ചലനായി നില്ക്കുന്നതുകണ്ടപ്പോള്‍ കക്ഷി ഒന്നറച്ചുനിന്നു. പിന്നെ 
തലചെരിച്ച്‌ കാതുകഭാവം കാട്ടി. നിവര്‍ന്നുനിന്നു ഗമകാട്ടി. പൊടു 


സിംഹവാലന്‍ കുരങ്ങ്‌ 


നനെ ക്യാമറ പ്രവര്‍ത്തിക്കാന്‍ തുടങ്ങി. കുറച്ചുനേരം കഴിഞ്ഞപ്പോള്‍ 
ഫോട്ടോസെഷന്‍ മതിയാക്കി കരടി പുഴയിലിറങ്ങി, വെള്ളം കുടിച്ചു. 
ശബദ്മുണ്ടാക്കിയപ്പോള്‍ തലചെരിച്ച്‌ ഒന്നു നോക്കി; ഒന്നുപോടാ കൂവേ 
എന്നുഭാവം. (അവന്‍ തനിക്കായി പോസു ചെയ്യുകയായിരുന്നു എന്നു 
തന്നെ വിശ്വസിക്കാനാണ്‌ നസീറിനിഷ്ടം.) സ്വാമിനാഥനും കരടിക്ക 
മ്ലനുമെല്ലാം കരടി മാന്തിപ്പൊളിച്ച ഭീതിദമായ മുറിപ്പാടുകളുമായി ജീ 
വിക്കുന്ന അക്കാലത്ത്‌ നസീറിന്റെ അനുഭവം വിശ്വസിക്കാന്‍ പ്രയാസ 
മായിരുന്നു പലര്‍ക്കും. ം 
ഇതേ ഒരുക്കൊമ്പന്‍കുട്ടിയില്‍വച്ചാണ്‌ നസീറിന്റെ പ്രശസ്തമായ രാ 
ജവെമ്പാലച്ചിത്രങ്ങള്‍ പിറന്നത്‌. ഫോറസ്റ്റ്‌ വാച്ചര്‍ ശശിയും സുഹൃ 
ത ഇലീലുമൊത്ത്‌ കുരിയാര്‍കുട്ടിയാറിന്റെ തീരത്തുനില്ക്കേ പുഴ 


നീന്തിവരികയാണ്‌ ഒരു പാമ്പ്‌. ഈറ്റക്കാട്ടിലേയ്ക്ക്‌ വലിഞ്ഞു കയ 
റാന്‍ തുടങ്ങിയ പാമ്പ്‌. രാജവെമ്പാലയാണെന്നറിഞ്ഞതും ചങ്ങാ 
തികള്‍ അപ്രത്യക്ഷരായി. ഭൂമുഖത്തെ ഏറ്റവും ആപത്കാരിയായ സര്‍ 
പ്രരാജനൊപ്പം മുന്നുമണിക്കുറാണ്‌ അന്ന്‌ നസീര്‍ ചെലവിട്ടത്‌. 
ആറ്‌ റോള്‍ ഫിലിം ഒഴിഞ്ഞു. ഒടുവില്‍ ജലീല്‍ ഫ്ലാഷ്‌ നല്‍കാന്‍ നസീ 
റിനടുത്തേയ്ക്കു മടങ്ങിവന്നപ്പോള്‍. നിഴല്‍കണ്ട്‌ അവനൊന്നു രുദ്ര 
നായി. 

വിശേഷം വര്‍ണ്ണിച്ചുകേട്ടതോടെ ഒരു ഫോറസ്റ്റ്‌ ഓഫീസര്‍ക്ക്‌ പനി 
പിടിച്ചു. നസീര്‍ നാഷണല്‍ ജ്യോഗ്രഫിയിലെ റോമുലസ്‌ വിറ്റുക്കര്‍ക്ക്‌ 
എഴുതി. മദ്രാസ്‌ സ്നേക്കുപാര്‍ക്കിന്റേയും ക്രോക്കഡേല്‍ ബാങ്കിന്റെ 
യും സ്ഥാപകനായ സായിപ്പ്‌ അദ്ഭുതസ്തബ്ധനായി മറുപടി എഴു 
തി: “ഒരു രാജവെമ്പാലയെ അതിന്റെ സ്വാഭാവിക ആവാസവ്യവസ്ഥ 


മലമുഴക്കി വേഴാമ്പല്‍ 


യില്‍വെച്ച്‌ ശാന്തനായി അഭിമുഖീകരിക്കാനും മൂന്നുമണിക്കൂര്‍ ചെല 
വിട്ട്‌ ചിത്രങ്ങളെടുക്കാനും കഴിഞ്ഞത്‌ അപൂര്‍വ്വമായൊരു സഭാഗ്യമാ 
ണ്‌ 

അക്കൊല്ലം വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി വന്യജീവി 
ഫോട്ടോഗ്രഫി മത്സരം നടന്നപ്പോള്‍ നസീറിന്റെ ഈ ചിത്രപരമ്പരയി 
ലൊന്നുമായി തിരുവനന്തപുരത്ത്‌ ചെന്ന സെബാസ്റ്യന്‍ മാഷിനോട്‌ 
ഒരു മാഡം പറഞ്ഞു; അതവിടെയെങ്ങാനും ഇട്ടേക്കാന്‍. മാഷിനത്‌ വലി 
യൊരു മുറിവായി. പിന്നീടൊരിക്കലും ഒരു മത്സരത്തിലേയ്ക്കും നസീര്‍ 
ഉത്സുകനായിട്ടില്ലെന്നു മാത്രമല്ല സ്വന്തം കാര്യങ്ങളില്‍ അമാന്തം കാട്ടാ 
നും തുടങ്ങി. 

നസീര്‍ തന്റെ കഥ ഉപസംഹരിക്കുമ്പോള്‍, എന്റെ മനസ്സില്‍ നി 
ഷ്കളങ്കമായ ഒരു ലോകവും വിചിത്രരായ കുറെ മനുഷ്യരും ബാ 
ക്കിയായി. പള്ളിപ്പുറം കടലോരത്ത്‌ ഒരു ചൂണ്ടക്കാരനായി ജീവിക്കുക 
യും, നസീര്‍ നാട്ടിലെത്തിയാല്‍ വിശ്വസ്തനായ അനുചരനായി വന 
ചാരിയാവുകയും ചെയ്യുന്ന ജലീല്‍, (ഒരു ബുദ്ധഭിക്ഷുവിനെപ്പോലെ 
അചഞ്ചലനായ മനുഷ്യന്‍ എന്നു ബഷീര്‍ സാറിന്റെ വിശേഷണം), പതി 
റ്റാണ്ടുകളായി മസനഗുഡിയിലെ വനകുടിരത്തില്‍ ഏകാന്തവാസം ന 
യിക്കുന്ന മാര്‍ക്ക്‌ ദാവേദാര്‍, മൂന്നാറിന്റേയും ടോപ്സ്‌റ്റേഷന്റേയും ചരി 
ത്രം കൈവെള്ളയില്‍ കൊണ്ടുനടക്കുന്ന ട്രൈബല്‍ ഗൈഡുകളായ മനോ 
യും, കിഴവനായ ആനന്രാജും, പിന്നെ അനിശ്ചിതവും അരക്ഷിതവു 
മായ നസീറിന്റെ ജീവിതം പങ്കുവയ്ക്കാന്‍ തയ്യാറായ കോവിലൂരുകാരി 


മലയാളം ഓണപ്പ തി പ്പ്‌ 


ആഗസ്ററ്‌ 2004 ൦ 97 


കരടിയുടെ കൈപ്പാടകലെ. ഫോട്ടോ: മെറിയം എബ്രഹാം 


ജയന്തി... 
തേക്കടിയില്‍ നേരം പുലരുകയാണ്‌. ഇന്ന്‌ വനവാസമവസാനിപ്പി 
ച്ച്‌ നസീര്‍ ഗള്‍ഫിലേയ്ക്കു മടങ്ങുന്നു. 


൭ 

നമുക്ക്‌ സെബാസ്റ്യന്‍ മാഷിലേയ്ക്കു തിരിച്ചുവരാം. കുരിയാര്‍കു 
ട്ടിയില്‍ നസീറിനൊപ്പം അലയുകയാണ്‌ മാഷ്‌. മുന്നിലേയ്ക്കു വഴിമുട 
ക്കിനിന്ന ഒരു ചില്ലയില്‍നിന്ന്‌ ഇലപൊട്ടിക്കാനൊരുങ്ങുമ്പോള്‍ മാഷി 
നുനേരെ നസീര്‍ ഒച്ചവച്ചു: “മാഷേ. അതു ചൊറിയും. ആനവിരട്ടി ചൊ 
റിയനമാണ്‌*. 

മാഷ്‌ കൈവലിച്ചു. ഈ വിരട്ടല്‍ പലപാടാവര്‍ത്തിച്ചപ്പോഴാണ്‌ സു 
ത്രം മനസ്സിലാകുന്നത്‌. ഏതിലയേയും നസീര്‍ ആനവിരട്ടി ചൊറിയന 
മാക്കി അവതരിപ്പിച്ചുകളയും. അപ്പോള്‍ ആരുമത്‌ നുള്ളാന്‍ മുതിരില്ല 
ല്ലോ. അപാരമായ വനസ്‌നേഹമെന്നോ പരിസ്ഥിതി മനലീകവാദമെ 
ന്നോ ഇതിനെ പറയേണ്ടത്‌? കാടുകയറിയാല്‍ മറ്റൊരാളായി നസീര്‍ 
മാറുന്നത്‌. നൂറോളം യാത്രകളില്‍ സഹയാത്രികനായിരുന്ന മാഷ്‌ അ 
ദ്ഭുതാദരങ്ങളോടെ നോക്കിനിന്നിട്ടുണ്ട്‌. പിന്നെ അയാള്‍ക്ക്‌ പൈദാ 
ഹങ്ങളില്ല. കാലബോധമില്ല. മണിക്കൂറുകളോളം മരത്തലപ്പുകളില്‍ പൊ 
തിപ്പിടിച്ചിരിക്കും. രണ്ടുദിവസം കരിംപട്ടിണിയിലായാലും ഒരു കാട്ട 


രുവി കണ്ടാല്‍ ഉഷാറാകും. കുളിര്‍ക്കേയൊന്നു മുങ്ങും. വയറുനിറച്ച്‌ 


വെള്ളവും കുടിക്കും. പിന്നെ പാറമേല്‍ മലര്‍ന്നു കിടന്നിട്ട്‌ സംതൃപ്തി 
യോടെ പറയും: “എന്തൊരു സുഖമാണ്‌ മാഷേ.” 

കാട്ടില്‍ ഏതൊരു സുക്ഷ്മജ്ീവിയേയും സ്പോട്ട്‌ ചെയ്യുന്നതിലാ 
ണ്‌ വന്യജീവി ഫോട്ടോഗ്രാഫറുടെ മിടുക്ക്‌. നസീറിനതുണ്ട്‌. ഒരിക്കല്‍ 
ഒരു രാത്രി മൂന്നാറില്‍നിന്ന്‌ ബോഡിമേട്ടിലേയ്ക്കു പോകുംവഴി പൊ 
ടുന്നനെ കാര്‍ നിര്‍ത്താന്‍ പറഞ്ഞു. വനപാതയില്‍ ഒരു തവള. വി 
ഡ്ഡിക്കണ്ണുകള്‍ മിഴിച്ച്‌ അത്‌ യാത്രികരെ നോക്കുന്നു. നസീര്‍ പുറ 
ത്തുചാടി: “മാഷേ ഇതൊരു റെയര്‍ സ്പീഷീസാണ്‌. 

തവള റോഡിനു കുറുകെയുള്ള ജലതുരങ്കത്തിലേയ്ക്കു പാഞ്ഞു. 
രണ്ടാമതൊന്നാലോചിക്കാതെ നസീറും പിന്നാലെ ഇഴഞ്ഞുപോയി. 


കലര്‍പ്പില്ലാത്ത സമര്‍പ്പണം. അചഞ്ചലമായ ധീരത. സുരക്ഷിത 
ലയത്തിനുള്ളില്‍ കളിക്കുന്ന സാധാരണ വൈല്‍ഡ്‌ ലൈഫ്‌ ഫോട്ടോ 
ഗ്രാഫര്‍മാരില്‍നിന്നു വ്യത്യസ്തമായി അപകടമേഖലകളിലേയ്ക്കു കട 
ന്നുചെല്ലുന്ന സാഹസികത. ആദിവാസികളോടുപോലും പുലര്‍ത്തുന്ന 
സാഹോദര്യം എന്നിങ്ങനെ ഒരുപാട്‌ സദ്ഗുണങ്ങളാണ്‌ എന്‍.എ. നസീ 
റിനെ വ്ൃത്യസ്തനാക്കുന്നതെന്നു മാഷ്‌ പറയും. മൂടല്‍മഞ്ഞില്‍ ഒരു സ്പ 
പ്നം പോലെ നില്ക്കുന്ന ആനയും. കോട്ടുവായിടുന്ന സിംഹവാലന്‍ 
കുരങ്ങും, ഗാരവക്കാരനായ കടുവയും ആഹ്ലാദവതികളായ വേഴാവ 
ലുകളുമെല്ലാമുള്ള നസീറിന്റെ ചിത്രപപഞ്ചത്തിന്‌ വല്ലാത്തൊരു ൭ 
വാത്മകതയുണ്ട്‌. അവ നമ്മെ വനത്തിനുള്ളില്‍ നിര്‍ത്തി കാഴ്ചകള്‍ 
കാട്ടിത്തരുന്നു. 

ബോംബെ നാച്യുറല്‍ ഹിസ്റ്ററി സൊസൈറ്റിയുടെ ആജീവനാംഗ 
മായ നസീറിന്റെ ഫോട്ടോഗ്രാഫുകളും യാത്രാക്കുറിപ്പുകളും ഹോണ്‍ 
ബില്‍ മാഗസിന്‍, ഗള്‍ഫ്‌ ന്യൂസ്‌, ഗള്‍ഫ്‌ ടുഡേ. പനോരമ മാഗസിന്‍, 
യു.എസ്‌. ട്രാവലര്‍ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളില്‍ പ്രത്യക്ഷപ്പെടു 
റുണ്ട്‌. 

നാല്ലത്തിരണ്ടുവയസ്സായി നസീറിന്‌. കാല്‍നൂറ്റാണ്ടിന്റെ കാടനുഭവ 
ങ്ങള്‍ക്കിടയില്‍ നമ്മുടെ പരിസ്ഥിതി സംരക്ഷണ മുന്നേറ്റങ്ങള്‍ക്ക്‌ ഒരു 
പാട്‌ ഈര്‍ജഴും നല്‍കി നസീര്‍. വാഴച്ചാല്‍ വനമേഖലയില്‍ നിന്ന്നു 
ലൂതരം വേഴാമ്പലുകളേയും പകര്‍ത്തി ഒരേ ഫ്രെയിമിലാക്കി അതിനു 
നടുവില്‍ നസീര്‍ രേഖപ്പെടുത്തിവെച്ചു. “No more dams Of 
Chalakkkudy river. Save the hornbills” അതിരപ്പിള്ളി അണക്കെട്ടി 
നെതിരായ ഇനകീയ പ്രക്ഷോഭത്തില്‍ നസീറിന്റെ ഫോട്ടോഗ്രാഫുകള്‍ 
ശക്തമായ ആയുധങ്ങളാക്കി ചാലക്കുടി പുഴ സംരക്ഷണ സമിതി പ്ര 
യോഗിച്ചു. 

ആസ്ഥാനവിദഗ്ദ്ധര്‍ കാണാതെ പോയ, മിത്രങ്ങള്‍ മുടിയനായ പ 
ത്രനെന്നു പുച്ഛിച്ച നിഷ്ക്കാമിയായ വനചാരിയെ ആദിവാസികള്‍ 


മാത്രം എന്നുമാദരിച്ചു. ടോപ്‌ സ്‌റ്റേഷനില്‍ ബന്ദര്‍മലയ്ക്കു താഴെ നസ! |. 


പതിവായി യോഗ ചെയ്തിരുന്ന പാറയ്ക്ക്‌ അവര്‍ നസീര്‍പാറയെന 
പേരിട്ടു. അചഞ്ചലമായൊരു സ്മാരകം! അ 


ലാമും ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004൦ ൭൫ നട്ടം 


വലുത്‌ ചെറുതിനെ വിഴുങ്ങുമെന്ന വളര്‍ച്ചയുടെ സ്വാഭാവിക യുക്തിക്കുനേരെയുള്ള വെല്ലു 
വിളിയാണ്‌ ചെറുത്‌ സുന്ദരമാണ്‌ എന്ന വാദം. വിപണിയുടെ ആധിപത്യമുള്ള മുതലാളിത്ത 
മാതൃകകളും ആസൂത്രണത്തില്‍ വ്യാപരിച്ച സോഷ്യലിസ്റ്‌ മാതൃകകളും മനുഷ്യത്വരഹിതമായ 
ക്രനീകരണങ്ങളിലേയിക്ക്‌ മാത്രമാണ്‌ നയിക്കുന്നതെന്ന തിരിച്ചറിവായിരിക്കണം ചെറുതിന്റെ 
സനന്ദര്യത്തിന്‌ പ്രചാരം നല്‍കിയത്‌. അമിത ഉപഭോഗം, ഉല്പാദനപരിമിതി, അമിത കേന്രീക 
രണം, പരിസ്ഥിതി നാശം, വ്യക്തിത്വനാശം തുടങ്ങിയ പല ഘടകങ്ങളും അതിന്റെ അന്തര്‍ധാര 
കളാണ്‌. ഒററകെട്ട ചെറുകൂട്ടായ്മകളിലൊതുങ്ങിയിരുന്ന അതിന്റെ അനുഭവപരിസരം ഷൂ 
മാക്കറിന്റെ ചെറുത്‌ സുന്ദരമാണ്‌ എന്ന പുസ്തകത്തിന്റെ വരവോടെ വ്യാപകമായി. വി 
കസനത്തിന്റെ ചുക്കാന്‍ പിടിക്കുന്ന ലോകബാങ്ക്‌ പോലെയുള്ള സ്ഥാപനങ്ങളും ഇപോള്‍ ഇ 
ത്തരം ആശയങ്ങളുടെ പങ്കുപറഠാന്‍ തുടങ്ങിയതോടെ പങ്കാളിത്തവികസനം, സാമൂഹിക മൂ 
ലധനം തുടങ്ങിയവ വികസന സംവാദത്തിലെ സ്ഥിരം വാക്കുകളായി. മൈക്രോക്രെഡിററ്‌ 
അഥവാ ചെറുവായ്ച എന്ന ആശയം ഉരുത്തിരിഞ്ഞത്‌ ഈ പശ്വാത്തലത്തിലാണ്‌. സ്വാശ്രയ 
കൂട്ടായ്മകള്‍ക്കുവേണ്ടിയുള്ള ഈ വായ്പാ പദ്ധതിയുടെ തിളക്കമാര്‍ന്ന വിജയത്തിന്റെ മാ 
തൃകയാണ്‌ ബംഗ്ലാദേശ്‌ ഗ്രാമീണ്‍ ബാങ്ക. കേരളത്തില്‍ ഉഖ്ധോള്‍ നടക്കുന്ന കുടുംബശ്രീ പദ്ധതി 

ഈ മാതൃകയുടെ മറെറാരു പതിദാണ്‌. കുടുംബശ്രീയുമായി ബന്ധമില്ലാതെ തന്നെ ചെറു 
വായ്പാ ആശയത്തിന്റെ സ്വാധീനത്തില്‍ പ്രവര്‍ത്തിക്കുന്ന നിരവധി കൂട്ടായ്മകള്‍ ഇന്ന്‌ കേര 
ത്തിന്റെ കാര്‍ഷിക മേഖലയില്‍ ദൃശ്യമാണ്‌. പുഷ്പകൃഷി, ജൈവവള നിര്‍മ്മാണം, മത്സ്യക്കൃഷി, 
പല്ലത്തറിക്ൃഷി ഇങ്ങനെ വിവിധ രംഗങ്ങളില്‍ ഈ കൂട്ടായ്മകള്‍ സജിവമായിരിക്കുന്നു. 


ലയം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 ൦ 99 


പറവൂര്‍ താലൂക്ക്‌ ലം | 
1 ലൂക്ക്‌ പുഷ്പക്കൃഷി വികസന സമിതിക്കാര്‍ ഏഴിക്കരയിലെ കുറ്റിമുല്ലക്കൃഷിയിടം സന്ദര്‍ശിക്കുന്നു 


പ്ഠവൃരിലെ 
സൃഗസ്ധാവീപ്പവം 


കുററിമുല്ലക്കൃഷി പ്രമാനവരുമാന മാര്‍ഗമല. 
[ 
വീട്ടമ്മമാര്‍ക്കും ജോലിയില്‍ നിന്ന്‌ പിരിഞ്ഞവര്‍ക്കും 
ജോലിയോടൊഷം അല്പം അധികവരുമാനവും 


ശാരീരിക-മാനസികോല്ലാസവും ആഗ്രഹിക്കുന്നവര്‍ഘുമാണിത്‌ ഉത്തമം. 


ഓണപ്പതിപ്പ്‌ 
ആഗസ്ററ്‌ 2004 100 


നമുക്ക്‌ ഓണത്തിന്‌ പൂക്കളമിടാന്‍ തമിഴന്‍ ചെടി നട്ടുനനച്ച്‌ പൂ 
വുണ്ടാക്കി അയച്ചുതരണം, കല്ല്യാണപ്പെണ്ണിന്‌ അണിഞ്ഞൊരുങ്ങാനും 
ബൊക്കെയും കല്ല്യാണമാലയുമുണ്ടാക്കാനും കോയമ്പത്തൂരില്‍ നിന്ന്‌ 
പൂ വരണം. കറി കുട്ടി ഉണ്ണണമെങ്കില്‍ തമിഴ്‌നാട്ടില്‍ നിന്നു പച്ചക്കറി 
ലോറി വരണം. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചതെന്നും ദൈവത്തിന്റെ 
സ്വന്തം നാടെന്നും നാം അവകാശപ്പെടുന്ന നാടിന്‌ ഈ സ്ഥിതി വരു 
ന്നത്‌ എന്തൊരു കഷ്ടമാണ്‌... നാം കുറെക്കാലമായി സ്വയം ഇങ്ങനെ 
യെല്ലാം പരാതിപ്പെട്ടുതുടങ്ങിയിട്ട്‌. നിഷ്ഫലമായ ഈ പരാതിനിര്‍ത്തി 
കുറെപ്പേര്‍ തങ്ങളാലാവുന്നതു ചെയ്യാന്‍ മുന്നോട്ടുവന്നിരിക്കുകയാണ്‌. 
അത്തരം കുറെപ്പേരുടെ കഥയാണിത്‌. 

എല്‍. ഐ.സിയില്‍ ഉദ്യോഗസ്ഥനായിരുന്ന ഗോപാലകൃഷ്ണപി 
യ്ക്ക്‌ ഓഫീസില്‍ ഏറ്റവും തിരക്കുള്ള സെക്ഷനിലായിരുന്നു ജോ 
ലി. രാത്രി എട്ടുമണിവരെ പണിയുണ്ടാകും. അനേകവര്‍ഷങ്ങള്‍ 
ഇങ്ങനെ നിന്നുതിരിയാന്‍ നേരമില്ലാത്ത വിധം ജോലി ചെയ്തിരുന്ന ഒ 
രാള്‍ക്ക്‌ ഒരു സുപ്രഭാതത്തില്‍ ജോലിയൊന്നുമില്ലാതായാലുള്ള അവ 


സ്ഥ അദ്ദേഹത്തിന്‌ നേരത്തെ സങ്കല്‍പ്പിക്കാനാകുമായിരുന്നു. റിട്ടയര്‍ 


മെന്റിനുശേഷം ഒരുരാത്രികൊണ്ട്‌ മനുഷ്യന്റെ തലനരയ്ക്കുന്നതും 
അവന്‍ രോഗിയാകുന്നതുമെല്ലാം നാം കാണാറുണ്ടല്ലോ. എന്തായാലും 
1997-ല്‍ ജോലിയില്‍ നിന്നു പിരിയും മുമ്പേ പിള്ള ചില തീരുമാനങ്ങള്‍ 


മലയാളം ഓണപ്പതി പ്പ്‌ 


എടുത്തിരുന്നു. താമസിയാതെ അദ്ദേഹം ചെറിയ തോതില്‍ കുറ്റിമുല്ല 
ക്കൃഷി തുടങ്ങി. പറവൂരില്‍ റ്റാറ്റകമ്പനിയില്‍ നിന്ന്‌ വിരമിച്ച കെ.കെ. 
ജോയ്‌, മാല്യങ്കര കോളേജിലെ അദ്ധ്യാപകരായിരുന്ന മധുസൂദനന്‍. 
രാജപ്പന്‍ എന്നിവരും ഏതാണ്ട്‌ അക്കാലത്തു തന്നെ പറവൂരില്‍ ഇതേ 
കൃഷിയാരംഭിച്ചിരുന്നു. തുടക്കക്കാര്‍ നേരിട്ട ബുദ്ധിമുട്ടുകള്‍ അനവധി 
യാണ്‌. വിപണനമായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. വിളവ്‌ ധാരാള 
മുള്ള കാലങ്ങളില്‍ ചിലപ്പോള്‍ കടക്കാര്‍ പൂ മുഴുവനും എടുക്കില്ല. 
പണം കിട്ടാന്‍ വൈകും, ചിലപ്പോള്‍ കിട്ടുകയേയില്ല. മാത്രമല്ല. വില 
യുടെ കാര്യത്തില്‍ കര്‍ഷകര്‍ക്കിടയില്‍ ഭിന്നിപ്പുണ്ടാക്കി പൂവ്‌ വിലകു 
റച്ചുവാങ്ങുന്ന പരിപാടിയും പുക്കച്ചവടക്കാര്‍ നടത്തിയിരുന്നു. ഇങ്ങ 
നെയൊക്കെയാണെങ്കിലും കര്‍ഷകരുടെ എണ്ണം അല്പാല്പമായി വര്‍ദ്ധി 
ച്ചുവന്നിരുന്നു എന്നത്‌ മറ്റൊരു കാര്യം. തങ്ങള്‍ നേരിടുന്ന പ്രശ്നങ്ങളെ 
ക്കുറിച്ച്‌ സ്വാഭാവികമായും കര്‍ഷകര്‍ക്കിടയില്‍ ചര്‍ച്ചകളുണ്ടായി. അതി 
ന്റെ ഫലമാണ്‌ 11 കര്‍ഷകര്‍ ചേര്‍ന്ന്‌ 2000 ജനുവരിയില്‍ പറവൂര്‍ താ 
ലൂക്ക്‌ പുഷ്പക്കൃഷി വികസന സമിതി എന്നപേരില്‍ രജിസ്റ്ററാക്കിയ 
ചാരിറ്റബിള്‍ സൊസൈറ്റി. പറവൂരിലെ വിവിധപഞ്ചായത്തുകളില്‍ പെ 
ട്ടവരായിരുന്നു ഈ പതിനൊന്നുപേര്‍. താലുക്ക്‌ അടിസ്ഥാനത്തില്‍ 
സമിതിയുണ്ടാക്കിയതിന്റെ കാരണമതാണ്‌. നൂറോളം പേര്‍ പങ്കെടുത്ത 


പറവ്വുരില്‍ ഇന്ന്‌ പ്രതിമാസം 3,500 രൂപ വരെ 
സമ്പാദിക്കുന്ന കളക്ഷന്‍ ബോയ്സും പൂവു 
കള്‍ കൊണ്‌ മുലുവര്‍ദ്ധിത ഉല്പന്നങ്ങള്‍ ഉണാ 
ക്കി, മണിക്കൂറുകള്‍ കൊണ്‌ 20 മുതല്‍ 49 


രൂപവരെ വമ്പാരിക്കുന സ്തികളുമുങ്. 


ത്തതില്‍ 


ഉദ്ഘാടനപരിപാടിയില്‍ കാര്‍ഷിക സര്‍വ്വകലാശാലയിലെ വിദഗ്ദ്ധര്‍. 
കൃഷിവകുപ്പ്‌ അസിസ്റ്റന്റ്‌ ഡയറക്റ്റര്‍ ഇ.എം. കുര്യാക്കോസ്‌, ജില്ലാ 
സഹകരണ ബാങ്കിലെ .കൃഷി ഓഫീസര്‍ വര്‍ഗീസ്‌ തോമസ്‌ തുടങ്ങി 
യവർ പങ്കെടുത്തിരുന്നു. പുതുതായി കൃഷി ആരംഭിക്കാന്‍ ഉദ്ദേശിക്കുന്ന 
30 പേര്‍ കൂടി അന്നുതന്നെ സംഘത്തില്‍ ചേര്‍ന്നു. താമസിയാതെ 
ഈ കര്‍ഷകര്‍ക്കായി യൂണിവേഴ്സിറ്റിയിലെ വിദഗ്ദ്ധര്‍ മുല്ലക്കൃഷിയെ 
ക്കുറിച്ച്‌ ഏകദിനക്ലാസും നടത്തി. മേയ്‌ ആയപ്പോഴേയ്ക്കും കെട്ടിടം 
വാടകയ്ക്കെടുത്ത്‌ സംഭരണകേന്ദ്രം തുടങ്ങി. ആദ്യം പറൂരിലുള്ള കട 
ക്കാര്‍ക്കാണ്‌ പുകൊടുത്തുതുടങ്ങിയത്‌. പിന്നീട്‌ മട്ടാഞ്ചേരി, എറണാ 
കുളം തുടങ്ങിയ സ്ഥലങ്ങളിലേയ്ക്കും വിപണനം വ്യാപിച്ചു. ബസ്സുക 
ളിലാണ്‌ പൂ കയറ്റി വിട്ടിരുന്നത്‌. കടക്കാര്‍ നിശ്ചിത സ്റ്റോപ്പുകളില്‍ 
വന്നു പുവെടുക്കും. സംഘം രൂപീകരിച്ച്‌ വിപണനം സുഗമമാക്കിയ 
തോടെ പൂക്കൃഷിക്കാര്‍ നേരിട്ടിരുന്ന പ്രശ്നങ്ങള്‍ നല്ല പരിധിവരെ തീര്‍ 
ന്നു. മാത്രമല്ല, കൂടുതല്‍ കൃഷിക്കാര്‍ രംഗത്തേയ്ക്കു വരികയും ചെയ്തു. 
പറവൂര്‍ സംഘത്തില്‍ മാത്രം ഇന്ന്‌ അറുന്നൂറ്റമ്പതോളം അംഗങ്ങളുണ്ട്‌. 

പറവൂരില്‍ ഇന്ന്‌ 30 ഏക്കറിലാണ്‌ മുല്ലക്കൃഷി. സീസണില്‍ 200 
കിലോ വരെ ഉല്ലാദനമുണ്ട്‌. പ്രതിമാസം 3,500 രൂപ വരെ സമ്പാദി 
ക്കുന്ന കളക്ഷന്‍ ബോയ്സും പൂവുകള്‍ കൊണ്ട്‌ മൂല്യവര്‍ദ്ധിത ഉല്ല 
ന്നങ്ങള്‍ ഉണ്ടാക്കി, ഒന്നോ രണ്ടോ മണിക്കൂറുകള്‍ കൊണ്ട്‌ 20 മുതല്‍ 
40 രൂപവരെ സമ്പാദിക്കുന്ന സ്ത്രീകളുമുണ്ട്‌. 

ഈ കൂട്ടായ്മയുടെ ഫലം ഒരു പ്രദേശത്ത്‌ മാത്രമായി ഒതുങ്ങിയില്ല 
എന്നതാണ്‌ കൂടുതല്‍ ചാരിതാര്‍ത്ഥ്യജുനകമാകുന്നത്‌. ഇതിന്റെ അലകള്‍ 
സമീപ്രദേശങ്ങളിലും ചലനങ്ങള്‍ സൃഷ്ടിച്ചു. പറവൂര്‍ താലൂക്കിലെ 


ആഗസ്ററ്‌ 2004 5 191 


ഏഴിക്കരയിലും സമീപത്തുള്ള ഇടവനക്കാട്‌. തൃപ്പൂണിത്തറ തുടങ്ങിയ 
സ്ഥവങ്ങളില്ുമാണ്‌ ആദ്യമായി ഇത്തരത്തിലുള്ള മാറ്റങ്ങള്‍ കണ്ടത്‌. 
പഴിക്കരയിലെ പള്ളിയാക്കല്‍ സര്‍വീസ്‌ സഹകരണബാങ്കിന്റെ നേ 


തൃതത്തില്‍ നേരത്തെ തന്നെ അവിടെ പച്ചക്കറിക്കൃഷി. പാലുല്ലാദനം ! 
എന്നിവയ്ക്കായി സ്വാശയ.ഗുപ്പുകള്‍ തുടങ്ങിയിരുന്നു കുറ്റിമുല്ലക്കര്‍ | 
ഷകരുടെ സ്വാശയഗുപ്പ്‌ രൂപീകരിച്ചപ്പോള്‍ ബാങ്കധികൃതരുടെ താല്ല , 


രൃപകാരം പിള്ള ആ കര്‍ഷകര്‍ക്കായി ക്ലാസെടുക്കയും ചെയ്തു. 
കൂടുതര്‌: പേര്‍ മുല്ലക്കൃഷിയോട്‌ താല്പര്യം കാണിച്ചുതുടങ്ങിയപ്പോള്‍ 


പറവൂര്‍ താലൂക്കിലെ മിക്ക പഞ്ചായത്തുകളും വാര്‍ഷിക ബജറ്റില്‍ മു 


ലക്കൃഷിയ്ക്കുള്ള സബ്‌സിഡി പ്രത്യേകമായി വകയിരുത്തിത്തുടങ്ങി 
യതും എടുത്തുപറയേണ്ടതാണ്‌, മാതമല്ല. എറണാകുളം ജില്ലാ സഹ 
കരണ ബാങ്ക്‌ ഓരോ പ്രദേശത്തേയും സഹകരണബാങ്കുകള്‍ വഴി കര്‍ 
ഷകരുടെ സ്വാശ്രയസംഘങ്ങള്‍ക്ക്‌ പണം കൊടുത്തു. 

എറണാകുളം ജില്ലാസഹകരണ ബാങ്കിന്റെ തൃപ്പുണിത്തുറശാഖ 
അവിടത്തെ 11 സ്വാശയസംഘങ്ങള്‍ക്ക്‌ ലോണ്‍ കൊടുത്തു. ഇങ്ങ 
നെയൊക്കെയുള്ള സഹായവും പ്രോത്സാഹനവും കിട്ടിയതിന്റെ ഫല 
മായി തൃപ്പൂണിത്തുറയിലും ഇടവനക്കാട്ടും പെരുമ്പാവൂരും സമാനസ്വ 
ഭാവമുള്ള സംഘങ്ങള്‍ തുടങ്ങി. ഇത്തരത്തിലുള്ള ഓരോ സംരംഭങ്ങള്‍ 
ക്കും മുന്‍കൈയെടുത്തതും തത്സമയത്ത്‌ വേണ്ടസഹായങ്ങള്‍ കൊടു 
ത്തതും പറവൂര്‍ പുഷ്പക്കൃഷി വികസനസമിതിയാണ്‌. 


ജില്ലാസംഘരൂപീകരണം 


കാലാവസ്ഥയും ട്ുതുഭേദവുമനുസരിച്ച്‌ പുവുല്ലാദനത്തിന്റെ അളവു 
വ്യത്യാസപ്പെടും. അതുപോലെ കല്ല്യാണങ്ങള്‍ അധികവും ഞായറാ 
ഴ്ച്ചയായതിനാല്‍, ശനിയാഴ്ച്ച പൂവിന്‌ ആവശ്യമധികമാവും, അമ്പല 
ങ്ങളിലെ ഉത്സവകാലത്തും പൂവ്‌ അധികം വേണം. വില നിശ്ചയിക്കു 
മ്പോള്‍ ഇതെല്ലാം പരിഗണിക്കണം. തമിഴ്‌നാട്ടില്‍ പൂവിന്റെ വിലയില്‍ 
ഇതനുസരിച്ച്‌ ഏറ്റക്കുറച്ചിലുണ്ടാകും. എന്നാല്‍ സംഘം രുപീകരിക്കു 


I 
i 
| 
i 
i 


ന്നതിനു മുമ്പ്‌ ഇവിടത്തെ കച്ചവടക്കാര്‍ പൂവിന്‌ എത്ര ഡിമാന്റ്‌ ഉള്ള 


പിചു 


കേരളത്തിലെ മറെറാരു കര്‍ഷകസഹകരണ 
സംഘത്തിനും സ്വന്തം ഉല്പനത്തിന്റെ വില 
നിശ്ചയിക്കാനുള്ള കെലപുലഭിച്ചിടി 


എന്നറിയുമ്പോഴാണ്‌ പറവൂര്‍ പുഷ്പക്കൃഷി വികസന 


ഇവിടത്തെ പുക്കച്ചവടക്കാര്‍ക്കും തമിഴ്‌നാട്ടില്‍ നിന്ന്‌ പുവെത്തിക്ക 
ഇടനിലക്കാര്‍ക്കും പ്രാദേശികകര്‍ഷകരെ ചൂഷണം ചെയ്യാന്‍ പറ്റു 
അവസ്ഥയാണ്‌ അന്നു നിലനിന്നിരുന്നത്‌. പണ്ട്‌ കര്‍ഷകര്‍ തമ്മില്‍ ദു 
ലയുടെ കാര്യത്തില്‍ പ്രഗ്മുണ്ടായതുപോലെ സംഘങ്ങള്‍ തമിഴ, 
ത്സരമുണ്ടാകുന്ന അവസ്ഥ സ്വാഭാവികമായും സംജാതമായി. ഇവ്വിഴ്ല 
യും പ്രശ്നപരിഹാരത്തിന്‌ മുന്നിട്ടിറങ്ങിയത്‌ പറവൂര്‍ സമിതി തന്നെയ; 
ണ്‌. അങ്ങനെയാണ്‌ കൃഷി വകുപ്പിലെ അസിസ്റ്റന്റ്‌ ഡയറക്റ്റര്‍. കൃഷ്ട 
ഓഫീസര്‍മാര്‍. ജില്ലാ സഹകരണ ബാങ്കിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ 
എന്നിവര്‍ ചേര്‍ന്നു നടത്തിയ ചര്‍ച്ചയ്ക്കു ശേഷം എല്ലാ സൊമെസ്ു 
കളുടേയും തലപ്പത്തായി എറണാകുളം ജില്ലാ പുഷ്പ കര്‍ഷക സ്യ 
ശ്രയസംഘം രൂപീകരിച്ചത്‌. ഇതോടെ ജില്ലയിലെ മൊത്തം പൂവല്ല 
നത്തിന്റെ നിയന്ത്രണവും സംഘത്തിനു ലഭിച്ചു. സംസ്ഥാനത്തെ പൂ 
ന്റെ രാവിലെയുള്ള ആവശ്യം സംഘമാണ്‌ നിറവേറ്റുന്നതെന്ന ആവ 


സമതിയുടെയും ജില്ലാ സംഘത്തിന്റെയും നേട്ടത്തിന്റെ പ്രാധാന്യം വ്യക്തമാകുന്നത്‌. 


സമയമാണെങ്കിലും ഒരു നിശ്ചിത തുകയില്‍കുടുതല്‍ കര്‍ഷകര്‍ക്ക്‌ കൊ 
ടുക്കില്ല. പുവ്‌ ധാരാളമുള്ള സമയത്ത്‌ വില കുറക്കുകയും ചെയ്യും. ഇതി 
ന്‌ പ്രാദേശികകര്‍ഷകര്‍ സമ്മതിച്ചില്ലെങ്കില്‍ രാവിലെ അത്യാവശ്യമുള്ള 
പൂ മാതം അവരില്‍ നിന്നെടുത്തിട്ട്‌ പോരായ്ക നികത്താന്‍ കുറഞ്ഞ 
വിലയ്ക്ക്‌ കോയമ്പത്തൂര്‍പൂവ്‌ വാങ്ങുന്ന രീതിയും ഉണ്ടായിരുന്നു. 
എന്തെല്ലാം ശിതീകരണസനകര്യങ്ങളുണ്ടെങ്കിലും പൊതുവെ കാര്‍ഷി 
കോല്ലുന്നങ്ങള്‍ അധികകാലം സൂക്ഷിച്ചുവെയ്ക്കാനാവില്ല. മുല്ലപ്പുവാ 
കട്ടെ അത്രപോലും പറ്റില്ല. പറിച്ച അന്നുതന്നെ ആവശ്യക്കാരന്റെ പ 
കലൈത്തിക്കാന്‍ പറ്റാത്ത മൊട്ടുകള്‍ വിപണിയിലാവശ്യമില്ല. കഷ്ട 
പ്പട്ടു നട്ടുനനച്ചുണ്ടാക്കിയ പൂമൊട്ടുകള്‍ പറിച്ചെടുത്ത്‌, കുട്ടയില്‍ വാ 
രിക്കളയേണ്ട അവസ്ഥ കര്‍ഷകനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തി 
കുനഷ്ടത്തിനപ്പുറം തീ വമായ മനോപീഡനം കൂടിയാണ്‌. ചുരുക്കത്തില്‍ 


ഭട കം 


സ്ഥയില്‍ പൂവിന്റെ വിലനിശ്ചയിക്കാനുള്ള അധികാരം സംഘത്തിനു 
കൈവരികയും കര്‍ഷകര്‍ ചൂഷണത്തില്‍ നിന്നു രക്ഷപ്പെടുകയും 
ചെയ്തു. 

ഇപ്പോള്‍ ജില്ലാ സംഘത്തില്‍ 1,200- ഓളം കര്‍ഷകരുണ്ട്‌. ജില്ലാ 
സംഭരണകേന്ദ്രം പറവുരിലാണ്‌. കൂടാതെ ഇടവനക്കാട്‌. കലൂര്‍. ചേ 
രാനല്ലൂര്‍. തൃക്കാക്കര, കോലഞ്ചേരി. പെരുമ്പാവൂര്‍. ആലുവ. തുപ്പ്‌ 
ണിത്തുറ. കോതമംഗലം എന്നിവിടങ്ങളിലായി ഒമ്പതു പ്രാദേശികസം 
ഭരണക്േന്ദ്രങ്ങളുമുണ്ട. എല്ലാ കര്‍ഷകരും പുമൊട്ടുകള്‍ രാവിലെ എട്ടു 
മണിക്കുള്ളില്‍ നേരിട്ടോ കളക്ഷന്‍ ബോയ്സ്‌ മുഖേനയോ പ്രാദേശിക 
സംഭരണകേന്ദ്രങ്ങളില്‍ എത്തിക്കും. ജില്ലാസംഘം രാവിലെ തന്നെ കോ 
യമ്പത്തൂരിലെ വില വിളിച്ചുചോദിക്കും. തലേ ദിവസം വിപണിയില്‍ 
ചെലവായ പൂവിന്റെ അളവും ദിവസവും കാലവും എല്ലാം നോക്കി വീ 


ലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004൦ 164 


പണിയിലെ പൂവിന്റെ ആവശ്യകത കണക്കാക്കും. അപ്പോഴേയ്ക്കും | 
അന്നു കിട്ടിയ പൂവിന്റെ അളവ്‌ ഓരോ പ്രാദേശികസംഘവും ജില്ലാ 
സംഘത്തിലേയ്ക്കു വിളിച്ചുപറഞ്ഞിരിക്കും. ഈ ഘടകങ്ങളുടെയെ 

ം അടിസ്ഥാനത്തിലാണ്‌ ഓരോ ദിവസത്തേയും വില നിശ്ചയിക്കു; 
ക. ഉല്ലാദനം കുറവും ആവശ്യം കൂടുതലുമാണെങ്കില്‍ പുവിന്‌ കുടു 
തല്‍ വില ആവശ്യപ്പെടാം. മറിച്ചാണെങ്കില്‍ വില കുറയ്ക്കുകയും 
വേണ്ടി വരും. പു അധികമുണ്ടെങ്കില്‍ ചിലപ്പോള്‍ കോയമ്പത്തൂര്‍പു 
വിനേക്കാള്‍ കുറഞ്ഞ വില നിശ്ചയിക്കും. കേരളത്തിലെ മറ്റൊരു കര്‍ 
ഷകസഹകരണസംഘത്തിനും സ്വന്തം ഉല്പന്നത്തിന്റെ വില നിശ്ചയി 
ക്കാനുള്ള കെല്ലുലഭിച്ചിട്ടില്ല എന്നറിയുമ്പോഴാണ്‌ പറവൂര്‍ പുഷ്പക്കൃ 
ഷി വികസന സമിതിയുടെയും ജില്ലാ സംഘത്തിന്റെയും നേട്ടത്തിന്റെ 


പ്രാധാന്യം വ്യക്തമാകുന്നത്‌. ഇന്ത്യയില്‍ തന്നെ ഇത്തരമൊരു നേട്ടം 
കൈവരിച്ച മറ്റൊരു കര്‍ഷകസംഘമുണ്ടോ എന്നു സംശയമാണ്‌. 


സംസ്ഥാനത്ത്‌ ഏറ്റവും കൂടുതല്‍ മുല്ലപ്പു ഉല്ലാദനമുള്ളത്‌ എറണാ 
കുളത്തും പാലക്കാട്ടുമാണ്‌. ജില്ലാസംഘത്തിന്റെ കീഴില്‍ തന്നെ ഭൂമി 
ശാസ്ത്രപരമായി കൂടുതല്‍ അനുയോജ്യമായ സ്ഥലങ്ങളുണ്ടെങ്കിലും ചൊ 
രിമണല്‍പ്രദേശമായ പറവൂരില്‍ നിന്നുതന്നെയാണ്‌ ഏറ്റവും കൂടുതല്‍ 
പൂവ്‌ ലഭിക്കുന്നത്‌. 20 കിലോ മുതല്‍ 175 കിലോ വരെ. കൃഷിക്കാരു 
ടെ എണ്ണക്കൂടുതലും ഇവരില്‍ നല്ലൊരു ശതമാനം മുഴുവന്‍സമയകര്‍ 
ഷകരാണെന്ന വസ്തുതയും ഇതിനുകാരണമാണ്‌. സംഘത്തിന്റെ വിപ 
ണനശ്യംഖല വിപുലമായതിനാല്‍ പൂവ്‌ വില്‍ക്കാനാകാതെ നശിച്ചു 
പോകുന്നത്‌ തടയാന്‍ കഴിയുന്നു എന്നതാണ്‌ സംഘരൂപീകരണം കൊ 
ണ്ടുണ്ടായ മറ്റൊരു വലിയ നേട്ടം. എത്ര പുവുണ്ടെങ്കിലും ചെലവാ 
കുന്ന വിപണി മുംബൈയാണ്‌. കേരളത്തിലെ ആവശ്യം കഴിഞ്ഞ്‌ മിച്ചം 
വരുന്ന പുവ്‌ ഒരു കോയമ്പത്തൂര്‍ ഏജന്‍സി വഴി മുബൈയിലേയ്ക്ക 
യക്കുകയാണ്‌ ചെയ്യുന്നത്‌. [ 

എറണാകുളം ജില്ലയില്‍ ഏറ്റവുമധികം പൂവുപയോഗിക്കുന്നത്‌ ന 
മ്മുടെ പഴയ റോയല്‍ ടൌണ്‍ഷിപ്പായ തൃപ്പുണിത്തുറ തന്നെ. പിന്നെ 
മട്ടാഞ്ചേരി. എറണാകുളം, ആലുവ, കൊടുങ്ങല്ലൂര്‍... ഇങ്ങനെപോകും. 
ഓരോ വില്ലനകേന്ദ്രങ്ങളിലേയ്ക്കും അടുത്തുള്ള സംഭരണശാലയില്‍ 


നിന്നാണ്‌ പുവെടുക്കുക. പോരായക വന്നാല്‍ മാതം അടുത്ത 
ത്തില്‍ നിന്ന്‌ പുവെത്തിക്കും. ഉദാഹരണത്തിന്‌ എ ണോകുളത്തേയക്കി 
എറണാകുളം സംഭരണശാലയില്‍ നിന്നും . മതിയാകാതെ വന്നാര്‌ 
കാക്കനാടു നിന്നുമാണ്‌ പൂവെടുക്കുക കാര്യക്ഷമമായ ശൃംഖലാപ്പ 
വര്‍ത്തനത്തിലുടെ സംഭരണശാലകള്‍ തമ്മില്‍ ബന്ധപ്പെടുന്നതു കൊ 
ണ്ട്‌ ആവശ്ൃമുള്ളിടത്തേയ്ക്ക്‌ അധികമുള്ളിടത്തുനിന്ന്‌ ഉല്ലന്നമെത്തി 
ക്കാന്‍ ബുദ്ധിമുട്ടില്ല. കഴിഞ്ഞ വര്‍ഷം ജില്ലാ സംഘം വഴി മാതം 12.85 
ടണ്‍ മുല്ലമൊട്ടാണ്‌ വിപണനം ചെയ്തത്‌ ഇതിന്റെ പ്രതിഫലമായി 31 . 
25 ലക്ഷം രൂപ കര്‍ഷകര്‍ക്കിടയില്‍ വീതിച്ചു. പ്രതിവര്‍ഷം ഏതാണ്ട്‌ 
300 കോടി രൂപയുടെ പൂവാണ്‌ അയല്‍സംസ്ഥാനങ്ങളില്‍ നിന്ന്‌ കേര 
ളത്തിലെത്തുന്നത്‌ എന്ന്‌ ചില കണക്കുകള്‍ കാണിക്കുന്നു ഇതില്‍ 
പ്രധാനപങ്ക്‌ മുല്ലപ്പുവിനാണ്‌. എറണാകുളം ജില്ലയൊട്ടാകെ ദിവസവും 
ശരാശരി 200-300 കിലോ വീതം മുല്ലപ്പു ആവശ്യമുണ്ട്‌. നഗരത്തില്‍ 


മാത്രം 100 കിലോ ചെലവാകും. പൂക്കളുടെ വിപണനരംഗത്ത്‌ സര്‍ 
ക്കാര്‍ കൂടുതല്‍ സഹകരിച്ചാല്‍ എറണാകുളം ജില്ലക്കാവശ്യമായ പു 
വ്‌ ജില്ലയില്‍ തന്നെ ഉണ്ടാക്കാനാകുമെന്ന്‌ പുഷ്പക്കൃഷിക്കാര്‍ക്ക്‌ വി 
ശ്വാസമുണ്ട്‌. പ്രതിദിനം ഏതാണ്ട്‌ 1,000-1.500 കിലോ മൊട്ടുകള്‍ മു 
ബൈയിലേയ്ക്കും ആഴ്ചയില്‍ നാലു ദിവസം ഏതാണ്ട്‌ 500 കിലോ 
മുല്ലയടക്കമുള്ള വിവിധപുഷ്പങ്ങള്‍ ഷാര്‍ജയിലേയ്ക്കും നെടുമ്പാശ്ശേരി 
വഴി പോകുന്നുണ്ട്‌ എന്നാണറിവ്‌. ഇതില്‍ കേരളത്തിന്റെ പങ്ക്‌ തുച്ഛ 
മാണ്‌ സംസ്ഥാനത്ത്‌ കൃഷി വ്യാപിക്കുന്നതോടെ ഇതിലും വലിയ വ്യ 
ത്യാസമുണ്ടാകും. 


ചെറിയ ശിക്ഷകള്‍ 


മുല്ലപ്പുവിപണിയുടെ രംഗത്ത്‌ ഇത്രയൊക്കെ മേല്‍ക്കൈ കിട്ടിയി 
ട്ടും സംഘത്തെ തകര്‍ക്കാനുള്ള ശ്രമങ്ങള്‍ പല കച്ചവടക്കാരും ഇട 
യ്ക്കു നടത്താറുണ്ട്‌. പൂവിന്‌ ക്ഷാമമുള്ളപ്പോള്‍ എല്ലാകടകളിലും ആവ 


ശ്യമുള്ള പു കൊടുക്കാന്‍ പറ്റാറില്ല. അപ്പോള്‍ കശലക്കാരായ കച്ച 
വടക്കാര്‍ കൃഷിക്കാരെ നേരിട്ട്‌ സമീപിക്കും. സംഘത്തില്‍ നിന്നു കിട്ടു 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 ൦ 193 


ന്നതിനേക്കാള്‍ കുടുതല്‍ വില തരാമെന്നാണ്‌ വാഗ്ദാനം. സംഘത്തി 
ന്റെ മുന്നറിയിപ്പുകള്‍ മറന്ന്‌ ചില അവസരങ്ങളില്‍ കര്‍ഷകര്‍ ചതി 
ക്കുഴിയില്‍ വീഴും. ഇതിന്റെ ദുരവ്യാപകമായ ഫലങ്ങളൊന്നും ഓര്‍മ്മി 
ക്കാതെയാണവര്‍ ഇതു ചെയ്യുന്നത്‌. അതിനാല്‍ ഇവിടെ തക്ക നടപടി 
കളെടുത്തില്ലെങ്കില്‍ അപകടമാണ്‌. സ്ഥിരമായി മൂന്നുകിലോ പൂവ്‌ സം 
ഭരണശാലയിലെത്തിക്കുന്നയാള്‍ ഒരു ദിവസം അരക്കിലോ പുവ്‌ മാ 
ത്രമെത്തിച്ചാല്‍- പ്രത്യേകിച്ചും ഉല്ലാദനം കുറഞ്ഞ കാലത്ത്‌- നടന്ന 
തെന്തെന്ന്‌ വ്യക്തമാണല്ലോ. അങ്ങനെ സംഭവിച്ചാല്‍ സംഘം അയാ 
ളില്‍ നിന്ന്‌ അടുത്ത രണ്ടുദിവസം പൂവ്‌ എടുക്കില്ല. കൂടുതല്‍ വില 
യ്ക്ക്‌ പൂ വിറ്റതിന്റെ ലാഭം ഇതോടെ തീരും. സ്വന്തമാളുകളുടെ കല്ല്യാ 
ണാവശ്യങ്ങള്‍ക്കും മറ്റുമായി പൂവെടുക്കുന്നതില്‍ വിരോധമില്ല. നേ 
രത്തെ വിവരമറിയിക്കണമെന്നുമാത്രം. അതുപോലെ ബാക്കി വരുന്ന 
പൂമൊട്ടുകള്‍ [ഫിഡ്ജില്‍ സൂക്ഷിച്ച്‌ പിറ്റേന്നുള്ള മൊട്ടിനോടൊപ്പം ചേര്‍ 
ത്തു വില്‍ക്കുന്നവരുണ്ട്‌. രാവിലെ എട്ടരയ്ക്കുമുമ്പാണ്‌ സംഭരണശാ 
ലയില്‍ പുവെത്തേണ്ടത്‌. ഫ്രിഡ്ജില്‍ നിന്ന്‌ പുറത്തെടുത്ത. തലേ ദി 
വസത്തെ മൊട്ട്‌ ഒരു മണിക്കൂറിനുള്ളില്‍ വിരിയും. അതു പെറുക്കി മാ 
റ്റാനൊന്നും ആര്‍ക്കും നേരമില്ല. കച്ചവടക്കാര്‍ ആ കുട്ട അങ്ങനെതന്നെ 
പുറന്തള്ളും. ചുരുക്കത്തില്‍ അനേകമിരട്ടി നഷ്ടമുണ്ടാകും. അതിനാല്‍ ഇ 
ത്തരം സൂത്രപ്പണി ചെയ്യുന്നവര്‍ക്കും നേരത്തെ പറഞ്ഞ ശിക്ഷ നല്‍കും. 

പൂമൊട്ടിന്റെ സംഭരണം, വിതരണം, മൊട്ടിന്റെ വില നിശ്ചയിക്കല്‍ 
എന്നിവയാണ്‌ ജില്ലാസംഘത്തിന്റെ ഉത്തരവാദിത്വം. ഓരോ മാസവും 
എത്ര മൊട്ടുകിട്ടി, എത്ര രൂപ വിറ്റുകിട്ടി, എന്നതുകണക്കാക്കും. ഈ 
തുകയില്‍ നിന്ന്‌ കെട്ടിടവാടക. ജോലിക്കാരുടെ ശമ്പളം, വിതരണച്ചെ 
ലവ്‌ തുടങ്ങിയവക്കായി ചെലവായത്‌ കിഴിച്ചുകിട്ടുന്ന പണം കര്‍ഷകര്‍ 
ക്കിടയില്‍ വീതിക്കും. കിലോവിന്‌ 80 മുതല്‍ 193 രൂപ വരെ ഒരാള്‍ക്ക്‌ 
ലഭിക്കാറുണ്ട്‌. പ്രാദേശിക സഹകരണസംഘങ്ങളാണ്‌ വളം, കീടനാ 
ശിനികള്‍ എന്നിവ കര്‍ഷകര്‍ക്കിടയില്‍ വിതരണം ചെയ്യുന്നത്‌. ഈ 
കച്ചവടത്തില്‍ സംഘം എടുക്കുന്ന ചെറിയ മാര്‍ജിനും കര്‍ഷകര്‍ക്കിട 
യില്‍ വീതിക്കുന്നു. മൂല്യവര്‍ദ്ധിത ഉല്ലന്നങ്ങളില്‍ നിന്നു കിട്ടുന്ന ലാഭ 
വും അങ്ങനെ തന്നെ. ഫലത്തില്‍, പ്രാദേശികസംഘത്തിന്‌ ജില്ലാ 
സംഘം മൊട്ടിന്‌ കിലോ എണ്‍പതുരുപാനിരക്കില്‍ വില കൊടു 


കരക രകമരരകരരടണകരരരരകര 


അല്പം സര്‍ക്കാര്‍ സഹായം കൂടിയുണ്ടെങ്കില്‍ 
സമ്‌പരാറ്വിയിൽ ആവശ്യത്തിന്റെ നല്ലൊരു 
ഭാരം പുവ്‌ കേരളത്തില്‍ തനെ ഉല്പാദിഷിക്കാം 


ഭര കരക കരക യരു 


ത്താല്‍വളം.--കീടനാശിനി വില്പനയില്‍ നിന്നും മൂല്യവര്‍ദ്ധിത ഉല്ലന്നങ്ങ 
ളില്‍ നിന്നുമുള്ള ലാഭം കൂടി വീതിയ്ക്കുമ്പോള്‍ കിലോവിന്‌ 85-90 
രൂപ വീതം കൃഷിക്കാരന്‌ കിട്ടും. 


മുല്ലമമാലകളും പൂച്ചെണ്ടുകളും 


മുല്ലമൊട്ടുകളുടെ ഉല്ലാദനവും വിപണനവും മെച്ചപ്പെട്ടപ്പോള്‍ മൊ 
ട്ടുകള്‍ കൊണ്ട്‌ മാലകള്‍ തീര്‍ത്ത്‌ വിറ്റാലെന്താ എന്ന ആശയം കൃഷി 
ക്കാരിലുദിച്ചു. ഒരു കിലോ മൊട്ടിന്‌ പരമാവധി നൂറോ ഇരുന്നൂറോ 
രൂപ കിട്ടുമ്പോള്‍ അതു കൊണ്ടുണ്ടാക്കുന്ന അമ്പതുമുഴം മുല്ലമാലയ്ക്ക്‌, 


മുഴത്തിന്‌ അഞ്ചുരൂപ വെച്ച്‌, ഇരുന്നുറ്റിയമ്പതു രൂപ കിട്ടും. അമ്പതു 
മുഴത്തിന്‌ ഇരുപതു രൂപ കെട്ടുകുലി കൊടുത്താല്‍ മതി. ഡിസംബദ- 
ജനുവരി കാലത്താണെങ്കില്‍ മുഴത്തിന്‌ ഇരുപതു രൂപ വരെ വിലയ 
കും. ഒരു കിലോ പൂ കൊണ്ട്‌ കല്യാണമാലയുണ്ടാക്കിയാലോ, കുറ 
ഞ്ഞത്‌ മുന്നൂറു രൂപ കിട്ടും, പരമാവധി അഞ്ഞൂറു രൂപയും. പൂച്ചെ 
ണ്ടുകൾ, റീത്തുകള്‍ തുടങ്ങിയവയും ഇത്തരത്തിലുണ്ടാക്കി വിൽക്കും. 
വെറും പൂമൊട്ടുകള്‍ക്കു പകരം അവകൊണ്ട്‌ ഇത്തരം മൂല്യവര്‍ദ്ധിത 
വസ്തുക്കള്‍ ഉണ്ടാക്കി പ്രാദേശികസഹകരണസംഘങ്ങളുടെ റീട്ടെയ്‌ൽ 
കടകള്‍ വഴി വിറ്റഴിക്കുന്നത്‌ കര്‍ഷകര്‍ക്ക്‌ വളരെ ലാഭകരമാണെന്നു 
ണ്‌ അനുഭവം. പറവൂരില്‍ രണ്ടും ഇടവനക്കാട്‌ തൃപ്പൂണിത്തുറ, എറ 
ണാകുളം എന്നിവിടങ്ങളില്‍ ഒന്നുവീതവും സംഘം നേരിട്ട്‌ നടത്തുന്ന 
റീട്ടെയില്‍ ഷോപ്പുകള്‍ ഉണ്ട്‌. ഈ കടകള്‍ വന്നതുകൊണ്ട്‌ മറ്റു കച്ചവ 
ക്കാര്‍ അമിതലാഭം എടുക്കുന്നത്‌ തടയാന്‍ കഴിഞ്ഞിട്ടുണ്ടെന്നും ഇത്‌ 
ഉപഭോക്താവിനും ഗുണകരമായിടുണ്ടെന്നും സംഘത്തിന്റെ പ്രവര്‍ 
ത്തകര്‍ ചൂണ്ടിക്കാട്ടുന്നു. കല്യാണമാലയ്ക്കും സംഘത്തിന്റെ റീട്ടെയ്‌ൽ 
കടകള്‍ വന്നതില്‍ പിന്നെ വിലകുറഞ്ഞിട്ടുള്ളതായി അവര്‍ ചൂണ്ടിക്കാ 
ടുന്നു. ജോടിക്ക്‌ 250 മുതല്‍ 1.000 രൂപവരെയുള്ള കല്യാണമാലകള്‍ 
സംഘം നിര്‍മ്മിക്കുന്നുണ്ട്‌. ആദ്യകാലത്തൊന്നും അധികം കല്ല്യാണ ഓര്‍ 
ഡറുകള്‍ കിട്ടിയിരുന്നില്ല. എന്നാല്‍ ഇപ്പോള്‍ ധാരാളം കല്ല്യാണ ഓര്‍ 
ഡറുകള്‍ പ്രാദേശികസംഘങ്ങള്‍ക്കു ലഭിക്കുന്നുണ്ട്‌. നല്ല നിലവാര 
മുള്ള മുല്ലമാലകള്‍, താരതമ്യേന കുറഞ്ഞ വിലയില്‍ ഇവിടെ ലഭിക്കു 
ന്നുണ്ട്‌ എന്ന്‌ ജനങ്ങള്‍ക്കു മനസ്സിലായതിന്റെ ഫലമാണിതത്രേ. ഈ 
ഉല്പന്നങ്ങളുടെ നിര്‍മാണവും വിപണനവും കര്‍ഷകര്‍ക്കിടയില്‍ ലാഭം 
വീതിക്കലുമെല്ലാം പ്രാദേശിക സംഘങ്ങളുടെ ചുമതലയാണ്‌. ജില്ലാ 
സംഘത്തിന്‌ ഇതില്‍ പങ്കില്ല. 

വെന്തി, ജമന്തി, ചെണ്ടുമല്ലി, പട്ടുപുവ്‌, തുളസി എന്നീ പൂക്കളും 


കര്‍ഷകരില്‍ നിന്ന്‌ വാങ്ങി വിപണനം ചെയ്യുന്നുണ്ട്‌ ഇവ അന്നന്നു 
പറിക്കേണ്ടതില്ലാത്തതിനാല്‍ ആവശ്യമനുസരിച്ചായിരിക്കും പഠിച്ചു 
വില്‍ക്കുക. ഇവിടത്തെ തുളസിയുമായി താരതമ്യം ചെയ്യുമ്പോള്‍ കോ 


-യമ്പത്തൂര്‍തുളസി തീരെ മണവും ഗുണവും കുറഞ്ഞതാണ്‌. പറവൂ 


രില്‍ തുളസിക്കൃഷി നടത്തുന്നവരും ധാരാളമുണ്ട്‌. ഇതു നടത്തുന്നത്‌ 
ഹിന്ദുക്കളേക്കാള്‍ കൂടുതല്‍ ക്രിസ്ത്ാനികളാണെന്നത്‌ കൌാതുകമുണര്‍ 
ത്തുന്നു. ഏതായാലുമിപ്പോള്‍ പറവൂരില്‍ തുളസി പുറത്തുനിന്നു വാ 
ങ്ങേണ്ട ആവശ്യമില്ല. സംഘത്തില്‍ ആന്തൂറിയം കൃഷിക്കാരുമുണ്ട്‌. ഈ 
പൂവിന്റെ വിപണനത്തിന്‌ സ്വന്തം സംവിധാനം ഇല്ലാത്തതിനാല്‍ സംഘം 
സ്വകാര്യ ഏജന്‍സികളെ ഉപയോഗപ്പെടുത്തുന്നു. 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 ൦ 104 


കൃഷി ടുപാത്സാഹികിക്കാനായി പൊതുഖജനാവില്‍ നിന്‌ ധനം ചെലവഴിക്കുന്നതനുസരിച്ച്‌ ഫലം 


t 
v 


കാണാത്തതിന്റെ കാരണം തെറ്റായ സര്‍ക്കാര്‍ നയങ്ങളാണെന 


കകക 


മുല്ലക്കൃഷിയ്ക്ക്‌ ആവശ്യമായ വളം, കീടനാശിനി തുടങ്ങിയവ 
സംഘം മൊത്തക്കച്ചവടക്കാരില്‍ നിന്ന്‌ ഒരുമിച്ചുവാങ്ങി കര്‍ഷകര്‍ക്ക്‌ 
കുറഞ്ഞ വിലയ്ക്ക്‌ നല്‍കുന്നു. അതുപോലെ കേടുവന്ന ചെടികളുടെ 
സാംപിളുകള്‍ സൊസെറ്റിയില്‍ കൊണ്ടുവന്നാല്‍, ഇതിനെക്കുറിച്ചറി 
യുന്ന കൃഷി ഓഫീസര്‍മാരേയോ മണ്ണുത്തി കാര്‍ഷിക സര്‍വ്വകലാശാ 
ലയിലെ വിദഗ്ദ്ധരെയോ കാണിച്ച്‌ പ്രശ്നപരിഹാരം നിര്‍ദ്ദേശിക്കും. മു 
ല്ലക്കൃഷിയെക്കുറിച്ച്‌ ജനങ്ങളെ ബോധവല്‍ക്കരിക്കാനും ഈ കൃഷി 
യാരംഭിക്കാന്‍ ഉദ്ദേശിക്കുന്നവര്‍ക്ക്‌ ക്ലാസുകള്‍ നടത്താനും സംഘം മുന്‍ 
കൈ എടുക്കുന്നുണ്ട്‌. ഒന്നുകില്‍ സംഘാംഗങ്ങളില്‍ തന്നെ കൃഷിയെ 
ക്കുറിച്ച്‌ കൂടുതല്‍ പഠഠിച്ചിട്ടുള്ളവരും കൂടുതല്‍ അനുഭവസമ്പത്തുള്ളവ 
രും ആയിരിക്കും ക്ലാസ്‌ എടുക്കുക. അല്ലെങ്കില്‍ വിദഗ്ദ്ധരെ ഏര്‍പ്പാടാ 
ക്കും. പറവൂര്‍ താലുക്ക്‌ പുഷ്പകൃഷി വികസനസമിതി, കുറ്റിമുല്ലക്ക്ൃ 
ഷിയെക്കുറിച്ച്‌ ഒരു ലഘുപുസ്തകവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്‌. ആദ്യത്തെ 
രണ്ടുപതിപ്പുകളിലായി 2,000 പുസ്തകങ്ങള്‍ വിറ്റുപോയി. ഇപ്പോള്‍ മൂ 
ന്നാം പതിപ്പായി 1.000 പുസ്തകങ്ങള്‍ ഇറക്കിയിരിക്കുന്നു. കൃഷിവകു 
പ്പ്‌ ഉദ്യോഗസ്ഥരുടേയും കേരള കാര്‍ഷിക സര്‍വകലാശാലയിലെ വിദ 
ഗ്ധരുടേയും സഹകരണത്തെക്കുറിച്ച്‌ പൂര്‍ണ്ണ സംതൃപ്തിയുള്ള സം 
ഘം, കൃഷിവകുപ്പിലെ അസിസ്റ്റന്റ്‌ ഡയറക്റ്റര്‍ ഇ.എം. കുര്യാക്കോസ്‌. 
കാര്‍ഷിക കോളേജിലെ ഡോ. ജിം തോമസ്‌. ഡോ. പി. കെ. രാജീ 
വന്‍ തുടങ്ങി ചില പേരുകള്‍ എടുത്തുപറയുന്നു. കൃഷി ഓഫീസര്‍ 


ea 


സംഘം ആരോപിക്കുന്നു. 


കകക കക 


മാര്‍ക്ക്‌ സാധാരണഗതിയില്‍ കുറ്റിമുല്ലക്കൃഷിയില്‍ പ്രത്യേകിച്ചു പരി 
ശ്രീലനമൊന്നും കിട്ടാറില്ലെങ്കിലും പറവൂര്‍ താലൂക്കില്‍ കൃഷി ഓഫീ 
സര്‍മാരായി ഇരുന്നവര്‍ കുറച്ചുകഴിയുമ്പോള്‍ ഈ കൃഷിയില്‍ വിദ 
ഗ്ദ്ധരാകുന്നുണ്ട്‌ എന്ന്‌ കര്‍ഷകര്‍ പറയുന്നു. കൃഷിയും കൃഷിക്കാരു 
മായുള്ള നിരന്തരസമ്പര്‍ക്കം കൊണ്ടാണിത്‌. 


സ്വന്തം കെട്ടിടത്തിനായി 


കഴിഞ്ഞ ഓണത്തിന്‌ പറവൂര്‍ പ്രാദേശിക സംഘം എഴുപതിനായി 
രം രൂപയ്ക്ക്‌ വെന്തി, ജമന്തി, വാടാമല്ലി, പട്ടുപുവ്‌ തുടങ്ങിയവ കോയ 
മ്വത്തുരില്‍ നിന്ന്‌ വരുത്തി. എല്ലാ ചെലവും കഴിഞ്ഞ്‌ 38.000 രൂപയാണ്‌ 
ലാഭം കിട്ടിയത്‌. ഇത്‌ വീതിക്കാതെ സൂക്ഷിച്ചുവെച്ചിരിക്കയാണ്‌. കുറച്ചു 
കാലമായി മൊട്ടുകളുടെ വിപണനമൊഴിച്ചുള്ള കച്ചവടത്തില്‍ മാസംതോ 
റും കിട്ടുന്ന ലാഭവും കര്‍ഷകര്‍ക്കു കൊടുക്കാതെ സൂക്ഷിക്കുന്നു. അം 
ഗത്വഫീസായി ലഭിക്കുന്ന തുകയും ഇങ്ങനെ തന്നെ. പ്രാദേശിക സംഘ 
ത്തിന്‌ സ്വന്തമായി കെട്ടിടം നിര്‍മ്മിക്കാനാണിത്‌. ഇപ്പോള്‍ സംഭരണകേ 
രവും റീട്ടെയില്‍ ഷോപ്പും പ്രവര്‍ത്തിക്കുന്നത്‌ വാടകക്കെട്ടിടങ്ങളിലാണ്‌. 

ജില്ലാ സംഘത്തില്‍ പ്രവേശനഫീസ്‌ 200 രൂപയാണ്‌. വാര്‍ഷിക 
വരിസംഖ്യ ഇരുപത്തഞ്ചു രൂപയും. പറവൂര്‍ പ്രാദേശിക സംഘത്തില്‍ 
പ്രവേശനഫീസായി 125 രൂപയും വാര്‍ഷികവരിസംഖ്യ പത്തൂ രൂപ 


മലയാളം ഓണപ്പ തി പ്പ്‌ 


ആഗസ്ററ്‌ 2004 » 108 


യുമാണ്‌. പ്രാദേശിക സംഘങ്ങള്‍ക്ക്‌ അംഗങ്ങളുടെ ഫീസ്‌ നിശ്ചയി | 


ക്കാന്‍ അധികാരധുണ്ടെങ്കിലും എല്ലായിടത്തും ഏറെക്കുറെ തുല്യമായി 
രിക്കും. കര്‍ഷകന്‍ ജില്ലാ സംഘത്തിലും പ്രാദേശിക സംഘത്തിലും 
വെവ്വേറെ അംഗത്വമെടുക്കണം. കൃഷിചെയ്യാത്തവര്‍ക്ക്‌ അംഗത്യമില്ല. 
സംഘത്തില്‍ എല്ലാ രാഷ്ടീയപാര്‍ട്ടികളിലുള്ളവരും അംഗങ്ങളാണ്‌. 
എന്നാല്‍ അവിടത്തെ തിരഞ്ഞെടുപ്പിലോ മറ്റപവര്‍ത്തനങ്ങളിലോ രാ 
ഷ്ട്രീയമില്ല. ഇത്‌ കര്‍ഷകരുടെ കൂട്ടായ്മ മാത്രം. ജില്ലാ സംഘത്തിന്‌, 
ളില്ലാ സഹകരണബാങ്ക്‌ കംപ്യൂട്ടര്‍ വാങ്ങാനായി 20000 രുപ ധനസ 
ഹായം നല്‍കിയതല്ലാതെ. സര്‍ക്കാര്‍ സഹായമൊന്നും ഇതുവരെ ലഭി 
ചിട്ടില്ല. ജില്ലാ സംഘത്തിന്‌ ഇന്ന്‌ പ്രധാനമായി ആവശ്യമുള്ളത്‌ ഒരു 
എയര്‍ കണ്ടീഷൻഡ്‌ വാന്‍ ആണ്‌. ഇപ്പോള്‍ സ്‌കൂട്ടറിലും മറ്റും വെള്ളം 
നനച്ച ചാക്കില്‍ കെട്ടി അമിതവേഗതയിലോടിച്ചാണ്‌ ഓരോ വില്പന 
കേന്ദ്രങ്ങളിലും മൊട്ടെത്തിക്കുന്നത്‌. മൊട്ട്‌ അല്പം മോശമായാല്‍ പിന്നെ 
ഉപയോഗശ്യുന്യമാണ്‌. പ്രത്യേകിച്ചും മുംബൈയിലേയ്ക്ക്‌ അയക്കാനുള്ള 


യിലി ാത്ത്തത്ത്ത്ത്ടുത്നു 


ല്ലി നത്തത്തത്തതത്ത്ത്ത്‌ 


ഒരു കിലോ പൂവിന്റെ കല്യാണമാലയ്ക്ക്‌ അഞ്ഞൂറു രൂപ വരെ കിട്ടും 


ചെലവഴിക്കുന്നതനുസരിച്ച്‌ ഫലം കാണുന്നില്ലെന്നും അതിന്റെ കാരണ 
തെറ്റായ സര്‍ക്കാര്‍ നയങ്ങളാണെന്നും സംഘം ആരോപിക്കുന്നു. 9 
ല്ലാദനരംഗത്താണ്‌ സര്‍ക്കാര്‍ പ്രധാനമായും സബ്സിഡി കൊടു. 

ന്നത്‌. പല പഞ്ചായത്തുകളും മുല്ലക്കൃഷിയ്ക്ക്‌ സബ്സിഡി കൊട്ട 
ക്കാറുണ്ട്‌. എന്നാല്‍ സബ്സിഡി വാങ്ങുന്ന എത്ര പേര്‍ ഭംഗിയ്യുന്ത 
കൃഷി ചെയ്യുന്നുണ്ടെന്ന്‌ പരിശോധിക്കുന്നത്‌ നന്നായിരിക്കും, ക്യു 
ഷിയില്‍ നിന്ന്‌ നല്ല ഉല്ലാദനമുണ്ടാക്കുന്നവര്‍ സ്വന്തം കാശുപ്ചെലവ്വു 
ക്കി കൃഷി തുടങ്ങിയവരാണ്‌ എന്നതാണനുഭവം. “കൃഷിയ്ക്കു 
സബ്സിഡി വാങ്ങുന്നവര്‍ നല്ലശതമാനവും സബ്സിഡിയ്ക്കായി കൃഷ്ണ 
നടത്തുന്നവരായിരിക്കും. കൃഷിയില്‍ താല്ലര്യമുള്ള വ്യക്തിയെസ്പ, 
ബന്ധിച്ചിടത്തോളം കൃഷി നടത്താനല്ല ബുദ്ധിമുട്ട്‌, മറിച്ച്‌ ഉ 

ന്നങ്ങള്‍ നല്ലവിലയ്ക്ക്‌ സുഗമമായി വിറ്റഴിക്കാനാണ്‌. അതിനു കഴി 
ഞ്ഞില്ലെങ്കില്‍ അയാള്‍ക്കു മടുക്കും. ഇത്‌ കൃഷിക്കാരന്റെ അടിസ്ഥന 
മനശ്ലാസ്ത്രമാണ്‌. ഒരുപക്ഷേ, നെല്‍ക്കൃഷി പോലെ കാലാവസ്ഥയെ 


കം, 


ഇരു തുടങ്ങാന്‍ ഒരാള്‍ക്കു വേണ്ട 
അടിസ്ഥാനയോഗ്യത കൃഷിയിലുള്ള താല്ല 
ര്യമാണ്‌. വലിയ ശാരീരികാദ്ധ്യാനം വേണ്ടെ 
കിലും മൂല്ലച്ചെടികള്‍ക്ക്‌ നിതാന്തപരിച 
രണം ആവശ്യമാണ്‌. അതിന്‌ സമയവും സ 
ന്നദ്ധതയും വേണം. അതുകൊണ്ടുതന്നെ 
കൃഷിയില്‍ വാസനയില്ലാത്ത ഒരാള്‍ക്ക്‌ 
ഇത്‌ അധികകാലം സംതൃപ്തിയോടെ ചെ 
യ്യാനാകില്ല. അമിതസാമ്പത്തികലാഭം പ്ര 
തീക്ഷിക്കുന്ന, ആളുകള്‍ക്കും ഈ കൃഷി 
യോഞിക്കില്ല. ഇത്‌ മറ്റു ബീസ്സിനസ്സുകള്‍ 
പോലെയല്ല. തരക്കേടില്ലാത്ത ലാഭം നല്‍ 


കുന്നതോടൊപ്പം മനസ്സിനും ശരീരത്തിനും 


സുഖം നല്‍കുന്ന ഒരു പ്രവൃത്തിയാണ്‌. കൃ 
ഷിയുടെ ലാഭം കണക്കാക്കുമ്പോള്‍ വില 
മതിക്കാനാകാത്ത ഈ സുഖം കൂടി കണ 
ക്കില്‍ പെടുത്തേണ്ടതാണ്‌. കുറ്റിമുല്ലക്കൃഷി 
മുഴുവന്‍ സമയജോലിയായി ചെയ്യുന്നവരു 
മുണ്ട്‌. എങ്കിലും ജോലിയില്‍ നിന്ന്‌ പിരി 
ഞ്ഞവര്‍ക്കും ജോലിയോടൊപ്പം തന്നെ 
അല്പം അധികവരുമാനവും മാനസിക-ശാ 
രീരികോല്ലാസവും ആഗ്രഹിക്കുന്നവര്‍ക്കുമാ 
ണിത്‌ ഏറ്റവും നല്ലത്‌. വീട്ടമ്മമാര്‍ക്ക്‌ അരു 
മയായ ഒരു വരുമാനമാര്‍ഗമാണിത്‌. 
ദിവസം ഏഴോ എട്ടോ മണിക്കൂര്‍ നല്ല 


വെയില്‍ കിട്ടുന്നതും വെള്ളക്കെട്ടില്ലാത്തതു 


മായ സ്ഥലത്തേ കൃഷി ചെയ്യാവു. ചെമ്മണ്‍ 
പ്രദേശങ്ങള്‍ വളരെ നല്ലതാണ്‌. നല്ല തൈകള്‍ 
വേണം നടാന്‍. അതിനാല്‍ വിശ്വസനീയ കേ 
ന്രങ്ങളില്‍ നിന്ന്‌ തൈ വാങ്ങണം. കഴിയുമെ 
ങ്കില്‍ മാതൃസസ്യം കണ്ടതിനു ശേഷം തൈ 
വാങ്ങുക. ജില്ലാ സംഘം തൈകള്‍ വിതരണം 
ചെയ്യുന്നുണ്ട്‌. ചട്ടിയില്‍ നടുകയാണെങ്കില്‍ 
ഒരു ചെടിയ്ക്ക്‌ 50 രൂപയോളം ചെലവുവരും. 
നിലത്താണെങ്കില്‍ 15 രൂപയേ വരു. പക്ഷേ 
അദ്ധ്വാനം കൂടും. കളകള്‍ ധാരാളമായി ഉണ്ടാ 
കും. അത്‌ തുടര്‍ച്ചയായി പറിച്ചുകളയണം. ചട്ടി 
യിലാണെങ്കില്‍ കള പറിക്കുന്ന ബുദ്ധിമുട്ട്‌ കു 
റവൂണ്ട്‌. എന്നാല്‍ രണ്ടുമൂന്നു വര്‍ഷങ്ങള്‍ കഴി 
യുമ്പോള്‍ ചട്ടിയിലെ ചെടികളില്‍ പൂക്കള്‍ കു 
റയും. മണ്ണില്‍ വേരുകളുടെ വളര്‍ച്ച തടസ്സപ്പെ 
ടാത്തതിനാല്‍ ദീര്‍ഘകാലം നല്ല വിളവു കി 
ട്ടും. ഒരു ചെടി സാധാരണ പന്ത്രണ്ടു മുതല്‍ 
പതിനഞ്ചുവരെ വര്‍ഷങ്ങള്‍ മോശമല്ലാത്ത വി 
ഉവുതരും. ഒരു സെന്റില്‍ മുപ്പതു ചെടികളും 
മൂന്നു സെന്റില്‍ നൂറു ചെടികളും നടാം. ചെടി 
കള്‍ തമ്മില്‍ ഒന്നേകാല്‍ മീറ്റര്‍ അകലം ആവ 
ശ്യമാണ്‌. ഒരു മാസം കഴിയുമ്പോള്‍ ചെടികള്‍ 
മൊട്ടിടും. അപ്പോള്‍ മൊട്ടുകള്‍ പിഞ്ചിലേ ഇ 
റുത്തുകളയണം. നാലു മാസം കഴിഞ്ഞ മൊ 


ട്ടുകള്‍ മാത്രമേ പൂര്‍ണ്ണവളര്‍ച്ചയാര്‍ഇ്ജി 
ക്കാന്‍ അനുവദിക്കാവൂ. അപ്പോള്‍ മുതല്‍ 
വിളവെടുക്കുകയും ചെയ്യാം. മുല്ലമൊട്ടിന്‌ കി 
ലോവിന്‌ 80 മുതല്‍ 300 രൂപ വരെ വിലകി 
ട്ടും. ജില്ലാസഹകരണബാങ്കില്‍ നിന്ന്‌ ഒന്നി 
ന്‌ അമ്പതുരുപാ നിരക്കില്‍ 200 ചട്ടിയ്ക്ക്‌ 
വരെ വായ്പ ലഭിക്കും. 9% പലിശയേയു 
ള്ളു. രണ്ടാം വര്‍ഷം മുതല്‍ തിരിച്ചടച്ചാല്‍ 
മതി. സാധാരണ നിലയ്ക്ക്‌ നുറു ചെടിക 
ളില്‍ നിന്ന്‌ പ്രതിവര്‍ഷം 7,000 രൂപ കിട്ടും. 
2,500 രൂപ ചെലവും 4,500 രൂപ ലാഭവും. 
കൃഷിരീതി, പരിചരണം. മണ്ണ്‌ ഇവ നല്ലതാ 
ണെങ്കില്‍ പ്രതിവര്‍ഷം 14,000 രൂപ വരെ 
വരുമാനമുണ്ടാകും. കൃഷിച്ചെലവില്‍ കാര്യ 
മായ വ്യത്യാസം വരികയുമില്ല. പൊതുവെ 
മഴക്കാലത്തും മഞ്ഞുകാലത്തും മുല്ലപ്പൂക്കള്‍ 
കുറയും. ഫെബ്രുവരി മുതല്‍ മേയ്‌ വരെ 
യുള്ള മാസങ്ങളില്‍ ദിവസത്തില്‍ സംഘ 
ത്തിന്‌ 300 കിലോ വരെ പുവു ലഭിക്കാറു 
ണ്ട്‌. ഏറ്റവുമധികം ഉല്ലാദനമുള്ള കാലമാണി 
ത്‌. ജൂണ്‍-ജ്ണുലൈയില്‍ വിളവ്‌ കുറയും. 
ആഗസ്ത്‌ മുതല്‍ ഒക്ടോബര്‍ വരെ ഉല്ലാദനം 


മെച്ചപ്പെടും. നവംബര്‍ മുതല്‍ ജനുവരി 


വരെയുള്ള മാസങ്ങളില്‍ വിളവ്‌ ചിലപ്പോള്‍ 
50 കിലോ വരെ താഴും. 


മൊട്ട്‌ അപ്പോള്‍ ഇറുത്തെടുത്തപോലെയിരിക്കണമെന്ന്‌ നിര്‍ബന്ധമാ 
ണ്‌. ഇനി മറ്റൊന്ന്‌. സംസ്ഥാനത്തേക്കാവശ്യമായ മറ്റുപൂക്കള്‍ ഇവിടെ 
കൊണ്ടുവന്നു വിതരണം ചെയ്യുന്നത്‌ സ്വകാര്യ ഏഴുന്‍സികളാണ്‌. 
അവര്‍ അമിതലാഭമെടുക്കുകയും ചെയ്യുന്നു. സ്വന്തം വാനുണ്ടെങ്കില്‍ 
സംഘത്തിന്‌ ഇതു ചെയ്യാവുന്നതേയുള്ളു. പ്രാദേശിക സംഘങ്ങള്‍ വഴി 
വിറ്റഴിച്ചാല്‍ അതിലെ അംഗങ്ങളായ കര്‍ഷകര്‍ക്ക്‌ നല്ലലാഭം കിട്ടും. ഉ 


പഭോക്താവിന്‌ താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക്‌ പൂക്കള്‍ കൊടുക്കു | 
0 


കയുമാകാം. പക്ഷേ, വാഹനത്തിനായി പണം മുടക്കാനുള്ള ശേഷി 
ഇപ്പോള്‍ ചെറുകര്‍ഷകരുടെ ഈ സംഘത്തിനില്ല. 


സര്‍ക്കാര്‍രീതി തെറ്റ്‌ 


കൃഷി പ്രോത്സാഹിപ്പിക്കാനായി പൊതുഖജനാവില്‍ നിന്ന്‌ ധനം 


ഓണപ്പതിപ്പ്‌ 


അമിതമായി ആശ്രയിക്കുന്നതും ഒരുപാടു മനുഷ്യരുടെ വലിയ കായി 
കാദ്ധാനം ആവശ്യപ്പെടുന്നതുമായ വാര്‍ഷികവിളകളിലൊഴിച്ച്‌ മറ്റെ 
ല്ലാകൃഷിയുടെ കാര്യത്തിലും ഇതാണു വസ്തുത. എന്തായാലും പൂ 
ക്കൃഷിയ്ക്ക്‌ സബ്സിഡിയും മറ്റു സൌകര്യങ്ങളും കൂടുതല്‍ ആവ 
ശ്യം വിപണനരംഗത്താണ്‌. അതിനാല്‍ സര്‍ക്കാര്‍ നയങ്ങള്‍ മാറ്റിയ 
ലേ കൂടുതല്‍ പേര്‍ കാര്‍ഷികരംഗത്തുവരൂ്‌ എറണാകുളത്തെ പൂക്കു 
ഷിക്കാരായ പ്രൊഫസര്‍ രവികുമാര്‍, എ.കെ. ബോസ്‌ തുടങ്ങിയവര്‍ 
പറയുന്നു. i 
ജില്ലാസംഘത്തിന്റെ ഭരണസമിതി അംഗങ്ങള്‍ പ്രതിഫലമില്ലാതെ 
യാണ പ്രവര്‍ത്തിക്കുന്നത്‌. പൊതുവെ പ്രാദേശിക സമിതികളുടെ ഭര 
ണസമിതിയംഗങ്ങളും ശമ്പളം പറ്റുന്നില്ല. എന്നാല്‍ നല്ല വരുമാനമുള്ള 
സംഘങ്ങളില്‍, ഓഫീസില്‍ ഒരുപാടു സമയം ചെലവഴിക്കേണ്ടിവരുന്ന 


ചിലര്‍ക്ക്‌ ചെറിയ തുക ഓണറേറിയമായി കൊടുക്കുന്നുണ്ട്‌. 


ആഗസ്ററ്‌ 2004൦ 106 


സാമുഹിക പ്രസക്തി 


കൃഷിയുടെ സാമൂഹികപ്രസക്തി സാധാരണഗതിയില്‍ പ്രത്യേ. 


കിച്ചു പറയേണ്ടതില്ല. എന്നാല്‍ മണ്ണും കൃഷിയും അന്യമായിക്കൊണ്ടി 
രിക്കുന്ന ജനത ഇക്കാര്യങ്ങള്‍ ഇടയ്ക്കിടെ സ്വയം ഓര്‍മിപ്പിക്കുന്ന 
തില്‍ തെറ്റില്ല. എറണാകുളം ജില്ലാസംഘത്തിന്റെ കീഴിലുള്ള 1,200 കര്‍ 
ഷകര്‍ക്കും പുക്കള്‍ ശേഖരിച്ച്‌ സംഭരണകേന്ദ്രങ്ങളിലെത്തിക്കുന്ന മു 
പ്പത്‌ കളക്ഷന്‍ ബോയ്സിനും കുറ്റിമുല്ലക്കൃഷി സ്ഥിരവരുമാനമുണ്ടാ 
ക്കുന്നുണ്ട്‌. കൂടാതെ മാല- പൂച്ചെണ്ട്‌ കെട്ടുകാര്‍ ഇരുപത്തഞ്ചോളം 
പേരുണ്ട്‌. അതുപോലെ ഈ കൃഷിക്ക്‌ ധാരാളമായി ചെടിച്ചട്ടികള്‍ 
ഉപയോഗിക്കുന്നതിനാല്‍. ചട്ടിയുണ്ടാക്കുന്നവര്‍ക്ക്‌ നല്ല കച്ചവടം കി 
ടുന്നു. 

പറവൂരില്‍ തുടങ്ങി എറണാകുളം ജില്ലയിലെ വിവിധ പ്രദേശങ്ങ 


ളിലേയ്ക്കു വ്യാപിച്ച ഈ കൃഷി കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിലും 
ചലനങ്ങളുണ്ടാക്കിയിട്ടുണ്ടാക്കിയതായി കാണുന്നു. ഏതാണ്ടൊരു 
വര്‍ഷം മുമ്പാണ്‌ കൊട്ടാരക്കരയില്‍ നിന്നൊരാള്‍ പറവുരില്‍ വന്ന്‌ മു 
ല്ലക്കൃഷിയെക്കുറിച്ച്‌ വിവരങ്ങള്‍ ചോദിച്ചുമനസ്സിലാക്കി പോയത്‌. ഇന്ന്‌ 
അവിടെ കുറ്റിമുല്ലക്കര്‍ഷകരുടെ സൊസൈറ്റിയുണ്ട്‌. ഒരുമാസം മുമ്പ്‌ 
കോഴിക്കോട്ടുനിന്ന്‌ കൃഷിയെക്കുറിച്ച്‌ പഠിക്കാനായി കുറെപ്പേര്‍ വരി 
കയുണ്ടായി. മലപ്പുറം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, കൊല്ലം തു 
ടങ്ങിയ ജില്ലകളില്‍ നിന്ന്‌ അന്വേഷണങ്ങള്‍ വരുന്നുണ്ട്‌. അല്ലം സര്‍ 
ക്കാര്‍ സഹായം കൂടിയുണ്ടായാല്‍ മൂന്നു നാലു വര്‍ഷത്തിനുള്ളില്‍ കേ 
രളത്തിലാവശ്യമുള്ളതിന്റെ നല്ലൊരു ഭാഗം പുവ്‌ കേരളത്തില്‍ തന്നെ 
ഉല്ലാദിപ്പിക്കാനാകുമെന്ന്‌ എറണാകുളം ജില്ലാ സംഘത്തിന്റെ പ്രസി 
ഡന്റ്‌ പിള്ള പറയുന്നു. ബാക്കി വരുന്നവ സംസ്ഥാനത്തിന്‌ പുറത്തേ 
യ്ക്ക്‌ കയറ്റി അയക്കാനും സൌകര്യമുണ്ട്‌. 88 7 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 » 107 


കര്‍ഷക ഭ്രടായ്‌മ: 
പ്ള്ളിയാക്കല്‍ മാതൃക 


ഉഷുവെളളവും ചൊരിമണലും നിറഞ്ഞ പ്രദേശത്ത, 


പരമാവധി ജൈവവസ്തുക്കള്‍ മാത്രമുപയോഗിച്ചു നടത്തുന്ന 


ഒരു കാര്‍ഷിക -ക്ഷീരവിപ്ലവത്തിന്റെ കഥയാണിത്‌. 


ഒരു അറുപത്തഞ്ചുകാരന്റെ കഥയാണിത്‌. പേര്‍ വെളിപ്പെടുത്താ 


നാഗ്രഹിക്കാത്ത അയാള്‍ക്ക്‌ ഭാസ്‌കരന്‍ എന്നുപേരിടാം. ഭാസ്കരന്‌ 


ഏഴിക്കരയില്‍ അമ്പതുസെന്റോളം പൊക്കാളിക്കൃഷിയുണ്ടായിരു 
ന്നു. സഹോദരന്മാരും സുഹൃത്തുക്കളും ചേര്‍ന്നാണ്‌ അവിടെ കൃഷി 
നടത്തിയിരുന്നത്‌. അവരുടെ നിലത്തിലെ കൃഷിയ്ക്ക്‌ ഭാസ്കര 
നും സഹായിക്കും. പിന്നെ സമീപത്തുള്ള ധനികരുടെ പാടത്തും ഭാ 
സ്‌കരന്‍ പണിയെടുക്കാറുണ്ട്‌. നല്ലൊരു കൊയ്ത്തുകാരിയാണ്‌ ഭാ 
സ്‌കരന്റെ ഭാര്യ ദാക്ഷായണി. അദ്ധാനിച്ചിട്ടാണെങ്കിലും മുന്നുനേരം 
ഭക്ഷണം കഴിക്കാനും വൃത്തിയുള്ള വ്രസ്തം ധരിക്കാനും ഉറപ്പുള്ള 


പുരയില്‍ താമസിക്കാനും ഭാസ്‌കരനും കുടുംബത്തിനും കഴിഞ്ഞു. ഓ, ,. 
രോ വര്‍ഷത്തേയും കൃഷി കഴിയുമ്പോഴും ഒരു വര്‍ഷം സുഖമായി 1 


ഉണ്ണാനുള്ള നെല്ലും അടുത്തവര്‍ഷത്തേയ്ക്കുള്ള വിത്തും നീക്കിയിരി 
പ്പുണ്ടാകും. നെല്‍ക്കൃഷിയില്ലാത്തപ്പോള്‍ പതിവുപോലെ അയാള്‍ 


പൊക്കാളിനിലത്ത്‌ മത്സ്യക്കൃഷി നടത്തും, പുരയിടത്തില്‍ കുറച്ച്‌ പച്ച ൂ 


ക്കറിക്കൃഷി നടത്തും... ഇങ്ങനെ കാലം കഴിഞ്ഞുപോയി. ഒരാണും 


രണ്ടുപെണ്ണുമാണ്‌ ഭാസ്കരന്‌. മക്കളെയും ആ കര്‍ഷകന്‍ നന്നായി 


പോറ്റി. പഠനത്തില്‍ വലിയ സാമര്‍ത്ഥ്യമൊന്നും കാണിക്കാതിരുന്ന 
അവര്‍ പത്താം ക്ലാസോടുകൂടി പഠനം നിര്‍ത്തിയപ്പോള്‍ മണ്ണിനെ ഒ 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 168 


ദിക്കലും അവിശ്രിച്ചിട്ടില്ലാത്ത. അത്യാഗ്രഹിയല്ലാത്ത ഭാസ്കരന്‌ പ്ര 
തകി ച്ഛാന്നും തോന്നിയില്ല. മക്കളും മാതാപിതാക്കളുടെ പാത പി 
തുടര്‍ന്ന്‌ അല്ലലില്ലാതെ കഴിയുമെന്ന്‌ അയാള്‍ കരുതി. മക്കളും അത്ര 
ളിതമായി തന്നെയാണ്‌ ജീവിതത്തെ കണ്ടത്‌. എന്നാല്‍ കഴിഞ്ഞ കു 
0 വര്‍ ങ്ങളായി കാര്യങ്ങള്‍ കീഴ്മേല്‍ മറിഞ്ഞു. താന്‍ പണിയെടു 
തിരുന്ന മുതലാളിമാരുടെ പല നിലങ്ങളും മണ്ണിട്ടുനികത്തി, കെട്ടിട 
അളുയര്‍ന്നു. ഇതു കണ്ട ചെറുകിടകൃഷിക്കാരായ തന്റെ കൂട്ടുകാരും 
സ്ഥലമിപോടുകാരുടെ പ്രേരണയക്ക വശംവദരായി നിലം മണ്ണി 
ടുനികത്തി വില്‍ക്കാന്‍ തയ്യാറായി. ഓരോ വര്‍ഷവും ഭാസ്‌കരനും കു 
ബത്തിനും കൃഷിപ്പണി കുറഞ്ഞുവന്നു. കൂട്ടുകാര്‍ക്ക്‌ പണിയില്‍ 
തല്ല്യമില്ലാതായി. കിട്ടുന്ന കൂലി ഒന്നിനും തികയുന്നില്ലെന്ന പരാതി 
യോടെ അവര്‍ നഗരത്തിലെ ചില ജോലികള്‍ക്ക്‌ പോയിത്തുടങ്ങി. വീ 
ട്ടിൽ പണി ചെയ്യാന്‍ ആളുകള്‍ കൂടിയപ്പോള്‍ കിട്ടുന്ന നെല്ല്‌ കുറഞ്ഞു 
വരുന്നതുപോലെ തോന്നി. എല്ലാവരും പണിയെടുത്തിട്ടും നിത്യവൃത്തി 
പോലും തകരാറിലാകുന്നു. പെണ്‍മക്കള്‍ക്കുവേണ്ടി സൂക്ഷിച്ചിരുന്ന 
ചെറിയ തുകകള്‍ മറ്റാവശ്യങ്ങള്‍ക്കായി എടുക്കേണ്ടിവന്നു. കഴിഞ്ഞ 
ദശകത്തിന്റെ തുടക്കത്തോടെ ഭാസ്‌കരന്റെ കുടുംബചിത്രമാകെ മാറി. 
വിവാഹപ്രായമടുക്കുന്ന പെണ്‍മക്കള്‍, ലക്ഷ്യബോധം നഷ്‌ടപ്പെട്ട്‌ ചീ 
ടുകളിയും മറ്റുമായി നടക്കുന്ന മകന്‍ ശശി, മനോവ്യാധിയാല്‍ തളര്‍ 
ന്നുപോയ അമ്മ. എന്തുചെയ്യണമെന്നറിയാതെ കുടുംബാംഗങ്ങളോട്‌ 
നിസ്സാരകാര്യങ്ങള്‍ക്ക്‌ വഴക്കുകൂടുകയും കവലയില്‍ ചുറ്റിനടക്കുക 
യും ചെയ്ത്‌ സമയം കൊല്ലുന്ന ഭാസ്‌കരന്‍... ഏതാണ്ട്‌ പത്തുവര്‍ഷത്തി 
നുശേഷം ഇന്ന്‌ ഭാസ്‌കരന്റെ കുടുംബചിത്രത്തില്‍ വീണ്ടും വെളിച്ചം 


വീണിരിക്കുന്നു. പെണ്‍മക്കളുടെ കല്ല്യാണം അല്പം വൈകിയാണെങ്കി 
ലും നന്നായി നടത്തി. മകനും വിവാഹിതനായി. ഭാര്യയുടെ രോഗം 
ഏതാണ്ട്‌ പൂര്‍ണ്ണമായിത്തന്നെ സുഖപ്പെട്ടു. ഭാസ്കരനും മകനും ഇന്ന്‌ 
പഴയപോലെ പൊക്കാളിക്കൃഷി ചെയ്യുന്നുണ്ട്‌. മകന്റെ ഭാര്യ അടുത്ത 
വീട്ടിലെ കൂട്ടുകാരികള്‍ക്കൊപ്പം കൊയ്ത്തിനുപോകും. വീട്ടിലവര്‍ക്ക്‌ 
ഏതാനും പശുക്കളും പച്ചക്കറിക്കൃഷിയുമുണ്ട്‌. ഇന്മനാകര്‍ഷകനായ 
ഭാസ്‌ക്കരന്‌ കൃഷിയിടങ്ങളില്‍ വീണ്ടും വിളയിറക്കലിന്റേയും വിളവെ 
ടുപ്പിന്റേയും ആരവമുയര്‍ന്നപ്പോള്‍ തിരിച്ചുകിട്ടിയത്‌ സ്വന്തം ആത്മാ 
വാണ്‌. 


ഇത്‌ ഒരു കുടുംബത്തിന്റെ മാത്രം കഥയല്ല. ഏഴിക്കര ഗ്രാമപഞ്ചായ 


ത്തിലെ ഭാസ്‌ക്കരന്മാരും ദാക്ഷായണിമാരും ശശിമാരുമടങ്ങിയ അനേകം 
കുടുംബങ്ങളുടെ കഥയാണ്‌. ഈ കഥയ്ക്ക്‌ ഇത്തരമൊരു ശുഭകരമായ 
വഴിത്തിരിവുണ്ടായതിന്റെ ഉത്തരവാദിത്വം അവിടത്തെ ജനങ്ങളുടെ കൂ 
ട്ടായ്മക്കാണ്‌, ആ കൂട്ടായ്മക്കു നേതൃത്വം കൊടുത്ത പള്ളിയാക്കാല്‍ 
സര്‍വീസ്‌ സഹകരണ ബാങ്കിനാണ്‌. കുറിനടത്തുകയും അത്യാവശ്യം 
ലോണ്‍ കൊടുക്കുകയും മാത്രം ചെയ്ത്‌ കാലം കഴിച്ചുകൂട്ടുന്ന സഹകരണ 
ബാങ്കുകളെ മാത്രം കണ്ടുപരിചയമുള്ള നമുക്കു മുമ്പില്‍ ഇതാ വ്യത്യ 
സ്തമായ ഒരു ബാങ്ക്‌. ഗ്രാമീണ മേഖലകളില്‍ പ്രവര്‍ത്തിക്കുന്ന പ്രാദേ 
ശിക ബാങ്കുകള്‍ക്ക്‌ മാതൃകയാക്കാവുന്ന പള്ളിയാക്കല്‍ സര്‍വീസ്‌ സഹ 
കരണ ബാങ്ക്‌ അക്ഷരാര്‍ത്ഥത്തില്‍ ഗ്രാമീണവികസനത്തിന്റെ ചുക്കാന്‍ 
പിടിക്കുന്നു. 


കൃഷിയിലും മത്സ്യബന്ധനമേഖലയിലും വന്ന തകര്‍ച്ചയെ തുടര്‍ 


ന്ന്‌ സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമായ സാഹചര്യത്തിലാണ്‌ 


പള്ളിയാക്കല്‍ സഹകരണ ബാങ്ക്‌ സഹകരണ സ്വാശ്രയ ഗ്രൂപ്പുകള്‍ 


തുടങ്ങുന്നത്‌. ജാതി, മതങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വേര്‍തിരിവി 


നും സര്‍വോപരി കാര്‍ഷിക രംഗത്തിന്റെ ഇന്നത്തെ തകര്‍ച്ചയുടെ മൂ 
ലകാരണമായ ആഗോളവല്‍ക്കരണത്തിനും എതിരായ ശക്തമായ ജന 
കീയ പ്രസ്ഥാനമാണ്‌ ഇത്തരം ഗ്രൂപ്പുകള്‍ എന്ന തിരിച്ചറിവും ഈ സം 
രംഭത്തിനുകാരണമാണ്‌. പ്രധാനമായും പൊക്കാളിക്കൃഷി, മത്സുക്കൃ 
ഷി, പച്ചക്കറിക്കൃഷി. രഷധക്കൃഷി, കുറ്റിമുല്ലക്കൃഷി. ക്ഷീരവികസനം 
എന്നീ മേഖലകളിലാണ്‌ ബാങ്കിന്റെ സഹായത്തോടെ സഹകരണ സ്വാ 
ശ്രയഗ്രുപ്പുകള്‍ പ്രവര്‍ത്തനം നടത്തുന്നത്‌. 


വീണ്ടും പൊക്കാളി 


പ്രത്യേകിച്ച്‌ ഒരു വളവും ആവ 
ശ്ൃമില്ലാത്ത. നൂറ്റാണ്ടിന്റെ പാരമ്പര്യം 
വഹിക്കുന്ന നെല്‍ക്കൃഷിയാണല്ലോ 
പൊക്കാളി. ചരിത്രപരവും ഭൂമിശാ 


കടകക 


രാസവസ്തുക്കള്‍ ഉപയോഗിക്കാതെ ഉല്പാദി 
വിക്കുന്ന പൊക്കാളി അരിയുടെ വില്പന (പ 
ധാനമായും എറണാകുളത്തെ സുക്ര്‍മാര്‍ക 
റുകള്‍ വഴിയാണ്‌ 


കകകകരരതമകകമകകകകകകകകകകകക ടര്‍ 


മലയാളം ഓ ണപ്പ തി പ്പ്‌ 


ആഗസ്ററ്‌ 2004 » 109 


ഹാം പര്‌.ണിക്കുസോ.* ഈ സഗ 


a പര ണ്ട ആര്‍ഹിക്ക നന്‌ പൊക്കാളിക്ക ഷര്‍യാണ്‌ കാ 
വപോരം ദര പത്തായ വവണാംരമന്ള ചെളീാണ്ണില്‍്‌ 


ആല്‍ റലാര്‍പ്പിക്കുന്ന പൊളി സംരക്ഷീക്കേ 
തത്‌ തത്ത നമ്പദ-ടക്കസരക്ള്ത്തത്തിന്‌ ആനന്താപേക്ഷിത 


ന്തേ ഇ്ലാതാതിക്കൊണ്ടിരന്ന പൊക്കാളിശേരലരതെ പ്‌നരുദധരി 
തടങ്ങിതത്‌ 

രാസവളമോ കീടനാശിനിയോ പ്രയോഗിക്കാതെ വിളല്‍ച്ചെടുക്കുന്ന 
പൊക്കാളി അരി. ഗുണമേയ നഷ്‌ടപ്പെടാതെ. ഉപദോക്താവിനെത്തി 
പാര സ്ലവിലകിട്ടം ഇതിന: വേണ്ടിയാണ്‌ ബാങ്ക്‌ മ:ന്‍കൈയെടുത്ത്‌ 
രൂപീകരിച്ചത്‌ ആഡവര്‍ഷം 4 കര്‍ 


ന്വ കര്‍ഷക! 
B ved 


രണ്‌ ..- 


നടത്തി നമായ ലാടത്തിന്പറമെ പവര്‍ത്തനമിച്ചമായി പതിമ; 
വായ്രത്തോളം രൂപ്‌ ലഴീച്ചു, ഉപ്ലാദനബോണന്റെന്ന പേരില്‍ ആള്‍ 
ക്ാന്നിന്‌ അഞ്ഞുറ്രുപാ വീതം ഈ തുക കര്‍ഷകര്‍ക്കിടയില്‍ വീ 
മിക്കക്യ ം ചെയ്യ, സ്ധിപകാലക്ങളെ അപേക്ഷിച്ച്‌ കര്‍ഷകന്‌ കുടു 
നല്‍ ലാഭം കിട്ടിയെന്നു; മാതമല്ല, വിപണനം സുഗ്മമാവുകയും ചെ 


യൂ; സാധാരണ ചില സ്വകാര്യമില്ലുകാര്‍ സ്തീകളെ അയച്ചാണ്‌ നെല്ല്‌ ; 


വാംതാറുള്ളത്‌ കുറഞ്ഞവിലയേ അവര്‍ കൊടുക്ക; തൂക്കത്തിലും 


ഈ അവന്ധയ ലാണ്‌ സഹകരണ ബാജ്‌ ഏടിക്കരുപദോക്കത്ത 


ല്‍ ചേര്‍ന്നത്‌ സംഭരിച്ച സ്ത്‌ അരിയാക്കി വില്ലന . 


വഞ്ചന കാണിക്കും എന്നാല്‍ മറ്റവിപണന സൌകര്യമില്ല 
കര്‍ഷകര്‍ക്ക്‌ ഇതിനു വഴങ്ങാതെ നിവൃത്തിയില്ല. രണ്ടാം 
ാനാ-'03 ല്‍ ഗ്രൂപ്പിലെ അംഗസംഖ്യ 73 ആയി വര്‍ദ്ധിച്ചു. ആവശ്യക്കു 
രാന 44 പേര്‍ക്ക്‌ കൃഷിയിറക്കുന്നതിനായി ഗ്രൂപ്പ്‌ മുഖേന മുന്നര ലക്ഷ 
ത്തോളം രുപ ബാങ്ക്‌ വായ്പ കൊടുത്തു. ഇത്തരം പോത്സാഹനജ്ക 
ഉടെ ഫലമായി. വായ്പ എടുത്തവരും അല്ലാത്തവരുമായ കര്‍ഷക 
പരമാവധി സ്ഥലത്ത്‌ കൃഷിയിറക്കി. 

ഇന്ന്‌ നെല്‍ക്കൃഷിയില്‍ ഏറ്റവുമധികം ബുദ്ധിമുട്ട്‌ കൊയ്ത്തുസ്ള 
തത്താണ്‌ എന്നത്‌ എല്ലാവര്‍ക്കുമറിയാം. ന്യായമായ കൂലികൊടുക്കുളൽ 
( നിലമുടമയ്ക്ക്‌ കഴിയാത്തതിനാല്‍ ആവശ്യത്തിന്‌ ആളെ കിട്ടില്ല. a 
' തല്‍ പേരെ കൊയ്ത്തിനിറക്കുന്നതിനും അവരെക്കൊണ്ട്‌ പരമാവന്ീ 
പണിയെടുപ്പിക്കുന്നതിനുമായി സ്വാശ്രയ്ഗ്രുപ്പും ബാങ്കും ഏഴിക്കര 
 മപഞ്ചായത്തുകമ്മറ്റിയും ചേര്‍ന്ന്‌ പദ്ധതികള്‍ ആവിഷ്ക്കരിച്ചു. 
പകാരം കൊയ്ത്തു തൊഴിലാളികള്‍ക്ക്‌ പൊക്കാളി നില വികസ്ത 
ഏയ്്ൂന്‍സി നല്‍കിയിരുന്ന പ്രതിദിന കൊയ്ത്തുവേതനം പുനഃസ്ഥുപ്പ. 


നിവേദനം സമര്‍പ്പിച്ചു. ഇനിയും ലക്ഷ്യപ്രാപ്തിയുണ്ടായിട്ടില്ലെങ്കില്ലം 


ശ്യവുമായി. ഒരേ വേദിയില്‍ അണിചേര്‍ന്ന അപൂര്‍വ്വസന്ദര്‍ദഭമായി 
ന്നു അത്‌. ചുരുങ്ങിയത്‌ ഏഴുദിവസമെങ്കിലും കൊയ്യുന്ന തൊഴില 
! കള്‍ക്കുവേണ്ടി. ഒരു പവന്റെ ഒന്നാം സമ്മാനം. പതിനഞ്ചുപേര്‍ക്ക്‌ പ്രേ 


സമ്പൂര്‍ണ്ണ ചര്‍മ്മസംരക്ഷണം, 
സ്വന്തം വിരല്‍ത്തുമ്പില്‍! 


ചുണിലെ വിള്ളല്‍, വരര്‍ച്ച, കാലിന്റെ ഉഷൂറ്റിയിൽ 
വിങുകീറല്‍, പൊള്ളല്‍ മുതലായവ രണ്ടുമൂന്നു പ്രാവശ്യത്തെ 
ഉപയോഗം കൊണ്ട്‌ പരിപൂര്‍ണ്ണമായി ശദികിക്കുന്നു. കൂടാതെ, 
ചര്‍മത്തിന്‌ കാന്തിയും ആരോഗ്യവും പ്രദാനം ചെയ്യുന്നു. 


അമൂത്‌ മാലം 


നേകവര്‍ഷത്തെ ജനപ്രീതി നേടിയ ആയുര്‍വേദ ദെഷധം 


AMRUT PHARMACEUTICALS, 8 
(AN ISO 9002 COMPANY) 


tne MIRROR 


എല്ലാ മദുത്ന/സടഷനഥ) കടകളിലും ലഭിക്കുന്നു 


യാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004൦ 116 


പഷ 
ED 


ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്‌ ഏജന്‍സിക്കു മുമ്പില്‍ ധര്‍ണ്ണനടങ്ജു 


നിലമുടമകളായ കര്‍ഷകരും കര്‍ഷകത്തൊഴിലാളികളും ഒരേ ആര 


സസ മാനങ്ങള്‍. ഏററവും കുടുതല്‍ ദിവസം കൊയ്യുന്ന ആള്‍ക്ക്‌ 
ര്‍ണമാതിരം എന്നിങ്ങനെയുള്ള സമ്മാനപദ്ധതികളും ബാങ്ക്‌ 


Te 


റ ഈ പതി വന്‍വിജയമായിരുന്ന;. 96 ടണ്‍ നെല്ലാണ്‌ 


ച്ചത്‌ നെല്ലിന്‌ വിലയും കൂടിയ സാഹചര്യത്തില്‍. ബാങ്ക്‌ നെ 


യി കര്‍ഷകര്‍ക്ക്‌ ഏഴരലക്ഷം രൂപ നല്‍കി നെല്ല്‌ കുത്തി 
Ran 3 3 ~ 3 s പ ഷ്യ 
ഹി വില്ലന നടത്തുന്നതിനുള്ള ഏര്‍പ്പാടും സ്ാശയ ഗുപ്പ്വഴി 


. 
ളം തനെയാണ്‌ ചെയ്യുന്നത്‌. കര്‍ഷകന്റെ മുഖ്യസാകര്യവും ഇത; 
ന്നതാണ്‌ ബാങ്‌ വായ്പയും മറ്റ്‌ എല്ലാവിധ സഹകരണങ്ങള;: നല്‍ 
പ. ഉലുന്നം ഗപ്പ്‌ തന്നെ വാങ്ങി ഏറ്റവും മെച്ചപ്പെട്ട വില കൊടുക്ക, 
പം ഉടന്‌ മു 3 

ചനം ചെയ്യും അരിവില്യന പ്രധാനമായും വര്‍ക്കീസ്‌ സൂപ്പര്‍മാര്‍ക്കറ്റി 
താണ്‌ നടത്ത്‌ന്നത്‌. പൊക്കാളി എന്നുതന്നെയാണ്‌ ബാന്ദിന്‌ പേ 
രിക്കുന്നത്‌ മറുചില കേന്ദ്രങ്ങളിലും വില്ലനയുണ്ട. * ഈ വര്‍ , 
ളി ഞാക്കിയിരിക്കയാണ്‌. ബാങ്ക്‌ അതിര്‍ത്തിയില്‍ ൭ 


ത്‌ പൊട്ട്‌ 


ദര്‍ീപിക്കന്ന മഴവൻ നെല്ലും കുത്തി അരിയാക്കി, വിപണിയില്‍ ഈ : 
നക്ക ഒരക്ാത്തിലാണ്‌ ഞങ്ങള്‍” ബാങ്ക്പസിഡന്റ്‌ കെകെ. ഗോ 


Bl 


ത്താണ്‌ ഈ ഗപുകളടെ രൂപീകരണം രാ ലല SHADED 
ണ്‌ പുകള്‍ ദിനംപതി ഉലാവിച്ചിക്കന്നത്‌ ടല റി ാമവാസി 
We ൽ be ed - 


കള്‍ക്കിടയില്‍ തന്നെ വിതരണം ചെയ്തും ബാക്കി പറവ നഗരത്തി 
ലെ ചില ഹോടുലകളിലേതക്ക,ം കൊടുക്കും കൃഷിക്കാര്‍ റിന്‌ 


a 


11 രപ െപസയാണ്‌ പതിഫലം ഈ വര്‍ഷത്തെ ഉപ്പാ സബോ 
ണസായി ലീററീന്‌ 20 പൈന്‍ വീതാണത്തിന്‌ കൊടക്കം “എ? 
വം നിലവാരം ഉള്ളതും രാവിലെ നേരത്തെ കീട്ടന്നത്മായ പാ ന്‌ 
മില്‍മ കൊടുക്കുന്നത്‌ | രൂപ“ പൈസ ആണ്‌ ഇത്‌ ൭ രൂപ 0 
പൈസ വരെ കാതും” ബാങ്കിനെ പ്രസിഡന്റ്‌ കെകെ ഗോപി പായ്‌ 
ന്ന. ഈ പാല്‍ മില്‍മാ പാലിനേക്കാള്‍ ഗണം കുടിയതമാണെന്ന്‌ 
അദ്ദേഹം അവകാശപ്പെട്ട; “പാലില്‍ 8% കൊഴുപ്പും $9 വൈമി 
നുകള്‍ പോലുള്ള കൊഴുപ്പിതര പദാര്‍ത്ഥങ്ങളും വേണമെന്നാണ പ 
ടും. ശുദ്ധമായ പാലില്‍ ഈ പറാറ്ത്ഥങ്ങള്‍ കൂട്യ അളവിലണ്ടാകം 
വ്യാവസായികാടിന്ഥാനത്തില്‍ ഉല്പാദനം നടത്തുന്നവര്‍ അധിക്മള്ള 
കൊഴുപ്പ്‌ മെഷീന്‍ ഉപയോഗിച്ച്‌ ഉന്റിയെടുത്ത്‌ പാറ്റ ന്നായി വില്‍ 


പിയാ സര്‍വീസ്‌ സഹകരണ ബാങ്ക്‌ ഒരു കര്‍ഷകനു കുടം കൊടുക്കുന്ന 
മറെറാരു കര്‍ഷകന്റെ ജാമ്യത്തിലാണ്‌ 


7S NA Vv 
ടം 


കകക 


പിയും സെക്രട്ടറി എം.പി. വിജയനും ഉത്സാഹത്തോടെ പറയുന്നു. 


ഏഴിക്കരയിലെ ക്ഷീരവിപ്ലവം 


ശ്ലാഘനീയമായ പ്രകടനം കാഴ്ചവെയ്ക്കുന്ന മറ്റൊരു കൂട്ടരാണ്‌ 
ക്ഷീരകര്‍ഷക സ്വാശയഗൃപ്പുകള്‍. അഞ്ചു ഗ്രൂപ്പുകളിലായി 88 ക്ഷീര 
കര്‍ഷകരുണ്ട്‌. ഈ ഗ്രപ്പുകള്‍ രൂപീകരിക്കുന്ന കാലത്ത്‌ ബാങ്കിന്റെ 
അതിര്‍ത്തിയില്‍ ക്ഷീരോത്പാദക സംഘം ഉണ്ടായിരുന്നില്ല. പ്രധാന 
മായും പാക്കറ്‌ പാലും പിന്നെ ഒറ്റപ്പെട്ട ക്ഷീരകര്‍ഷകരില്‍ നിന്നുള്ള 
പാലമാണ്‌ ഗാമവാസികള്‍ ഉപയോഗിച്ചിരുന്നത്‌. സംഘടിത പ്രവര്‍ 
തനം ആവശ്യമാണെന്ന. പാലുല്ലാദകരുടെ ആവശ്യം കണക്കിലെടു 


യാളം ഓണപ്പതിപ്പ്‌ 


മ 


കകകകരരകകകരരകരരടടടടകകരടടടം 


ക്കുകയാണു ചെയ്യുക. ബാങ്ക്‌ ഇതുചെയ്യാറില്ല. പാല്‍ കറന്നെടുത്ത്‌ 
നാലുമണിക്കുറിനുള്ളില്‍ ഉപഭോക്താവിന്റെ പക്കലെത്തിയില്ലെങ്കില്‍. 
സാധാരണനിലയ്ക്ക്‌ കേടുവരും ഇതൊഴിവാക്കാന്‍ വ്യാവസായികാ 
ടിസ്ഥാനത്തില്‍ പാലുല്ലാറിപ്പിക്കുന്നവര്‍ പലപ്പോഴും പാലില്‍ രാസവ 
സ്തുക്കള്‍ ചേര്‍ക്കും. കറന്ന പാല്‍, ശുദ്ധി പരിശോധന നടത്തി നാല 
ണിക്കുറിനകം ആവശ്യക്കാരനിലെത്തുന്നതിനാല്‍ സ്വാശയ ഗുപ്പിന്‌ 
ഇതിന്റെ ആവശ്യം വരുന്നില്ല.” കഴിഞ്ഞ സാമ്പത്തികവര്‍ഷം മുന്നറക്ഷം 
ലീറ്ററോളം പാല്‍ സ്വാശ്യ ഗ്രൂപ്പ്‌ ഉല്ലാറിപ്പിച. പാല്‍വിലയായി ഈര; 
പത്തെട്ടു ലക്ഷത്തില്‍പ്പരം രൂപയും ഗ്രപ്പീന്‌ ലഭിച്ചു, 

പാലിന്‌ ഒരു സംഭരണവിപണന കേന്ദവുമുണ്ട്‌. അവിടെ പാലി 


ന്റെ ശുദ്ധിപരിശോധന. പാല്‍ അളക്കല്‍. വിപണനം തുടങ്ങിയവ 


v 


ആഗസ്ററ്‌ 2004 ൦ 39% 


യക്കായി എട്ടുപേര്‍ക്ക്‌ തൊഴില്‍ കൊടുത്തിട്ടുണ്ട്‌. കാലിത്തീറ്റ മൊ 


ത്തമായി വാങ്ങി കുറഞ്ഞവിലയ്ക്ക്‌ കടമായി കര്‍ഷകര്‍ക്ക്‌ കൊടുക്കു ; 
ക. തീറ്റപ്പുല്‍ക്കൃഷിയ്ക്കായി പുല്‍വിത്ത്‌ സംഘടിപ്പിച്ചുകൊടുക്കുക | 
' എല്ലാ കൃഷിയിടങ്ങളിലും ഒറ്റ ദിവസം മരുന്നു പ്രയോഗിക്കുക 


തുടങ്ങി എല്ലാ സഹായങ്ങളും ചെയ്യാന്‍ ബാങ്ക്‌ കര്‍ഷകരുടെ കുടെയു 
ണ്ട്‌. പശുവിന്‌ തീറ്റയായി ഉപയോഗിക്കാവുന്ന അസോള എന്ന ചെറു 
ജലസസ്യത്തിന്റെ കൃഷി തുടങ്ങാനും പരിപാടിയുണ്ട്‌. സ്വാശരയഗ്ഗു 
പ്പിന്റെ ആവശ്യപ്രകാരം ഗ്രാമപഞ്ചായത്ത്‌ മൃഗാശുപതിയ്ക്കുള്ള കെ 
ട്ടിടം സള്ജൂമാക്കിയിട്ടുണ്ട്‌. ഡോക്റ്ററുമുണ്ട്‌. കാലികളുടെ കൃത്രിമ 
ബീജസങ്കലനത്തിനടക്കമുള്ള കൂടുതല്‍ സാകര്യങ്ങള്‍ പഞ്ചായത്ത്‌ 
വൈകാതെ ചെയ്യുതരുമെന്ന പ്രതീക്ഷയിലാണ്‌ കര്‍ഷകര്‍. കാലികളു 
ടെ മരണം. രോഗങ്ങള്‍. ഗര്‍ഭാധാരണം നടക്കായ്ക. കര്‍ഷകന്റെയും 
ഒരു സഹായിയുടേയും ഭാര്യയോ മകനോ ആരുമാകാം) രോഗങ്ങള്‍ 
എന്നിവ ഉള്‍പ്പെടുന്ന കാമധേനു എന്ന ഇന്‍ഷ്വറന്‍സ്‌ പദ്ധതിയും ബ 
ങ്ക്‌ ക്ഷീരകര്‍ഷകര്‍ക്കായി ഏര്‍പ്പെടുത്തിയിട്ടുണ്ട്‌. 


പച്ചക്കറിയും കുറ്റിമുല്ലയും 


ബാങ്ക്‌ ആദ്യം സ്വാശ്രയ ഗ്രൂപ്പ്‌ പ്രവര്‍ത്തനത്തിനായി തിരഞ്ഞെടു 
ത്തത്‌ പച്ചക്കറി കൃഷിയാണ്‌. ഏഴിക്കര മേഖലയിലെ ഉപ്പുകലര്‍ന്ന 
മണ്ണില്‍ ഇത്തരം കൃഷികള്‍ പതിവുള്ളതല്ല. എന്നാല്‍ ഈ പരിമിതി 
കള്‍ മറികടക്കാനുള്ള അന്വേഷണത്തിന്റെ ഫലമായി, ഗ്രാമത്തിലെ ചില 
സ്ഥലങ്ങളിലെ വെള്ളത്തിന്‌ ലവണാംശമില്ലെന്നും അവിടം കൃഷിക്കു 
പയുക്തമാക്കാമെന്നും കണ്ടെത്തി. പൊതുവെ ഇത്തരം കൃഷിയ്ക്ക്‌ 
അനുയോജ്യമല്ലാത്ത മണ്ണില്‍ പരമാവധി ജൈവവളവും ജൈവകീട 
നാശിനികളും ഉപയോഗിച്ചാണ്‌ കൃഷിചെയ്തത്‌. അഞ്ച്‌ ഗ്രുപ്പുകളിലാ 
യി പ്രവര്‍ത്തിക്കുന്ന 86 കര്‍ഷകരുടെ ശ്രമഫലമായി. ഏഴുലക്ഷത്തോ 
ഉം രൂപയുടെ പച്ചക്കറി കഴിഞ്ഞ വര്‍ഷം ഉല്പാദിപ്പിക്കാന്‍ കഴിഞ്ഞു 
വെന്നത്‌ ഒട്ടും മോശമല്ല. എന്നാല്‍ ഇവര്‍ ലക്ഷ്യമിടുന്ന ഉല്ലാദനത്തോ 
ത്‌ ഇതിലും ഒരുപാടു കൂടുതലാണ്‌ എന്നത്‌ മറ്റൊരു കാര്യം. പച്ചക്കറി 
യ്ക്കും കുറ്റിമുല്ലയ്ക്കുമായി ഒരു സംഭരണ-വിപണനകേന്ദ്രവും. വളം- 
കീടനാശിനി ഡിപ്പോയും സര്‍വീസ്‌ സഹകരണബാങ്കിന്റെ ആഭിമുഖ്യ 
ത്തില്‍ ഏഴിക്കരയില്‍ പ്രവര്‍ത്തിക്കുന്നുണ്ട്‌. 

മുല്ലക്കൃഷിക്കാരെല്ലാം സ്ത്രീകളാണ്‌. സാധാരണഗതിയില്‍ ഇതിനെ 
ഒരു പ്രധാന വരുമാനമാര്‍ഗമായി കണക്കാക്കാനാവില്ലെന്നതുതന്നെ കാ 
രണം. വീട്ടമ്മമാര്‍ക്ക്‌ ഒഴിവുസമയത്ത്‌ ചെറിയൊരു വരുമാനമുണ്ടാക്കാന്‍ 
ഇത്‌ ഉത്തമമാണ്‌. പല ഗ്രൂപ്പുകളിലായി നൂറില്‍പ്പരം പേര്‍ കുറ്റിമുല്ല 
ക്കൃഷി ചെയ്യുന്നുണ്ട്‌. ഗ്രൂപ്പ്‌ കഴിഞ്ഞ വര്‍ഷം നല്‍കിയ 2.428 കിലോ 


ബാങ്ക്‌ പ്രസിഡന്റ്‌ കെ.കെ. ഗോപി, സെക്രട്ടറി എം.പി. വിജയന്‍ 


| 
| 


ഉൂലയുളം ഓണപ്പതിപ്പ്‌ 


പവിന്‌ ബാങ്ക്‌ രണ്ടര ലക്ഷം രൂപ വില കൊടുത്തു. കഴിഞ്ഞ വദ 

Be 
മണ്ഡരി. ഇലപ്പേന്‍ തുടങ്ങിയ രോഗങ്ങള്‍ മുല്ലച്ചെടികളെ ബാധി ചതു 
മുലം ഉല്ലാദനം കുറഞ്ഞുപോയെന്ന ദുഃഖത്തിലാണ്‌ വീട്ടമ്മമാര്‍. എറ | 


AMBALLUR PALACHUVADU 
SREE KODUNKALI TEMPLE 


(Panar Bridge Stop in the Ernakulam - Thalayolaparambu Route) 


ങ്ങിയ രീതികള്‍ വഴി അവര്‍ രോഗങ്ങളെ നിയന്ത്രിച്ചിരിക്കുന്നു. 


ഓൌഷധക്കൃഷിയും മത്സ്യക്കൃഷിയും . 
പലി ന്‌ ents Mo വി 


മൃതസഞ്ജീവനി എന്ന പേരിലുള്ള രഷധസന്യക്കൃഷിഗ്രപ്പിള 
മുപ്പതുപേരോളമുണ്ട്‌. കറ്റാര്‍വാഴ, കസ്തൂരി മഞ്ഞള്‍. പച്ചമഞ്ഞള്‍, 
രാമച്ചം. തുളസി. വെള്ളപ്പാല. തെച്ചി. കറുക, ആര്യവേപ്പ്‌. മഞ്ചട്ടി തു; 
ടങ്ങിയ ഈഷധങ്ങളാണ്‌ പ്രധാനമായും കൃഷി ചെയ്യുന്നത്‌. നഷ 


BLESSINGS FOR BELIEVERS-OF WORSHIP 


WHATSOEVER BE YOUR PROBLEM?! 
PERMANENT REMEDY 4 LIBERATION 


മൃതസഞ്ജീവനി ഗ്രൂപ്പിന്റെ സഞ്ജീവനി സോപ്പ്‌ 


For all types of pujas, astrological advices, protection 
of dwelling place & body, puja materias and ayuverdic 
medicines. 


ങ്ങളുപയോഗിച്ചുകൊണ്ട്‌ സഞ്ജീവനി എന്ന പേരില്‍ മൂന്നു തരം സോ 
പ്പുകള്‍ ഉല്ലാദനം തുടങ്ങിക്കഴിഞ്ഞു. സൌന്ദര്യ വര്‍ദ്ധകസോപ്പ്‌, ത്വ 
ക്രോഗ നിവാരണസോപ്പ്‌, ഈ രണ്ടു ഗുണങ്ങളും ചേര്‍ന്ന സോപ്പ്‌. 
എന്നിങ്ങനെ. ഈ മാസം ഇവ വിപണിയിലിറങ്ങും. ആയുര്‍വേദ വൈ ; 
ദൃന്മാരുടേയും ഗവേഷകരുടേയും മേല്‍നോട്ടത്തിലാണ്‌ കൃഷിയും സോ | 
പ്പുനിര്‍മ്മാണവും. ഖാദി ബോര്‍ഡിന്റെ തൃശൂരിലുള്ള പരിശീലനകേ 4 
ന്രത്തില്‍ നിന്നാണ്‌ സോപ്പ്‌ നിര്‍മ്മാണയുണിറ്റിലുള്ളവര്‍ സാങ്കേതികത 
വശമാക്കിയത്‌. ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ്‌ സോപ്പുനിര്‍മ്മാണം. 1 
ഇതിലേയ്ക്കാവശ്യമായ വെളിച്ചെണ്ണയ്ക്കായി കേരകര്‍ഷകരെ സംഘ. 
ടിപ്പിക്കാനുള്ള ആലോചനയിലാണ്‌ ബാങ്ക്‌ പല്‍പ്പൊടി തുടങ്ങിയവ 
യും സമീപഭാവിയില്‍ ഉല്ലാദിപ്പിക്കാന്‍ ഉദ്ദേശ്യമുണ്ട്‌. 

13 അംഗങ്ങളുള്ള ഒരു മത്സ്യക്കൃഷി സ്വാശ്രയ്ൃഗൂപ്പും ഇവിടെ പ്ര: 
വര്‍ത്തിച്ചുവരുന്നു. കഴിഞ്ഞവര്‍ഷം പ്രതീക്ഷിച്ചപോലെയുള്ള വിളവ്‌ 4 
ലഭിച്ചില്ല. എന്നാല്‍ ഈ വര്‍ഷം നല്ലവിളവുലഭിക്കുമെന്നാണ്‌ സൂചന.” 
മത്സ്യവിപണ രംഗത്തും ഗ്രുപ്പ്‌ ഫലപ്രദമായി പ്രവര്‍ത്തിച്ചുവരുന്നു. 


TANTRIC WORKSHIPPER 
ie SREYESAN SANTHI 


South Amballur P.O., 

Ernakulam - 682 315. 

Ph: 0484-2742373 (O), 2744112 (R) 
Mobile : 98460 36216 

Website : www.sreyesansanthi.com 
E-mail : ifo@sreyesansanthi.com 


കര്‍ഷകന്‌ കര്‍ഷകന്‍ ജാമ്യം 


എറണാകുളം ജില്ലാ സഹകരണ ബാങ്കിനോട്‌ അഫിലിയേറ്റ്‌ ചെ. 
തട്ടുള്ള പള്ളിയാക്കല്‍ സര്‍വീസ്‌ സഹകരണ ബാങ്ക്‌ കൊല്ലവര്‍ഷം 4 
1118-ലാണ്‌ വടക്കന്‍ പറൂരിലെ ഏഴിക്കരയിലുള്ള പള്ളിയാക്കലില്‍ 4 
സ്ഥാപിതമായത്‌. ഇന്ന്‌ സാമ്പത്തിക സുസ്ഥിരതയും സ്വയംപര്യാപ്ത 
തയും കൈവരിച്ച്‌ ഏഴിക്കര ഗ്രാമത്തിലെ അഞ്ചുവാര്‍ഡുകളുടെ വിക .4 
സനത്തിന്റെ നെടുംതൂണായി നിലകൊള്ളുന്ന ഈ ബാങ്ക്‌ ഏതാണ്ട്‌ a 
പത്തുവര്‍ഷം മുമ്പുവരെ വളര്‍ച്ചമുരടിച്ച അവസ്ഥയിലായിരുന്നു എ 4 
ന്നറിയുമ്പോള്‍ വികസനം വഴിമുട്ടുന്നത്‌ പ്രധാനമായും ഇച്ഛാശക്തി 4 
യുടെ കുറവുകൊണ്ടുതന്നെയെന്ന്‌ ഒരിക്കല്‍ കൂടി ബോദ്ധ്യപ്പെടുന്നു. 4 
നഷ്ടത്തിലായിരുന്ന ബാങ്ക്‌ ഏതാനും വര്‍ഷങ്ങളായി ലാഭത്തില്‍ പ്ര 4 
വര്‍ത്തിച്ചുതുടങ്ങി. ഏതാണ്ട്‌ ഇരുപത്തഞ്ച്‌ അംഗങ്ങളുമായി ആരംഭി ക 


AKSHAYA 


MARRIAGE BUREAU & COMPUTER HOROSCOPE 
Approach us to select suitable life partners either from 
India or from overseas. 


ആഗസ്ററ്‌ 2004 112 


ച്ച്‌. അമ്താവര്‍ഷതേംളം അംഗസംഖ്യയില്‍ കാര്യമായ വര്‍ദ്ധനവണ്ടാ 
കാതെ തുടര്‍ന്ന ബാങ്കില്‍ ഇന്ന്‌ ഏഴായിരത്തോളം അംഗങ്ങളുണ്ട്‌ പര 


വര്‍ താലൂക്കിലെ മികച്ച ഓണച്ുന്തയക്കും സസാ ഗുപ്പുകളുടെ പ . 


വര്‍ത്തനങ്ങള്‍ക്കും നിക്ഷേപസമാഹരണത്തിനും എറണാകുളം ജില്ലാ 
സഹകരണ ബാങ്കിന്റെയും സര്‍ക്കിള്‍ സഹകരണ യൂണിയന്റെയും പ 
രസ്‌ക്കാരം കഴിഞ്ഞ പല വര്‍ഷങ്ങളായി ഈ ബാങ്കിനാണു; ലഭിക്കു 
ന്നത്‌. എറണാകുളം ജില്ലാ സഹകരണ ബാങ്കിന്റെ 00-0001 വാര്‍ 
ഷിക റിപോര്‍ട്ടില്‍ പളളിയ ക്കല്‍ സഹകരണ ണാങ്കിനെ പവര്‍ത്തന 
ങ്ങളെ വിശദമാക്കിക്കൊണ്ട്‌ വളരെ നല്ല അഭി.പായം രേഖപ്പെടുത്തി 
യിരിക്കുന്നു. ആ കുറിപ്പിന്റെ പേരുപോലും സ്വാഹയസംഘം-പള്ളി 
യാക്കല്‍ മാതൃക എന്നാണ്‌. 

വിവിധഗുപ്പുകളിലായി അഞ്ഞുറുകുടുംബങ്ങളാണ്‌ സഹകരണ 
ബാങ്കിന്റെ സ്വാശയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട; പ്രറ ര്‍ത്തിക്കുന്നത്‌. 
ജനങ്ങളുടെ കൂട്ടായമയാണ്‌ ഈ ഗ്രൂപ്പുകളുടെ പ്രവര്‍ത്തനത്തിന്റെ അ 
ടിസ്ഥാനം. ഓരോ കര്‍ഷകനും ബാങ്കില്‍ നിന്ന്‌ വായ്പകൊടുക്കന്ന 


. വികസനം വഴിമുട്ടുന്നത്‌ 
ഇച്ഛാശക്തിയുടെ കുറവുകൊണ്ടാണെന്൬ 
ഏഴിക്കര നമെ ബോദഡ്ധകെടുത്തുന്നു 


തുപോലും ഗ്രുപ്പിലെ മറ്റൊരു കര്‍ഷകന്റെ ജാമൃത്തിലാണ്‌. ആരും ആരേ 
യും വഞ്ചിക്കാറില്ല. ആ വിധത്തിലാണ്‌ മുഴുവന്‍ കാര്യങ്ങളും ആസുത്രണം 
ചെയ്തിരിക്കുന്നത്‌. അതുകൊണ്ട്‌ ജാമ്യം നില്‍ക്കാന്‍ ആര്‍ക്കും മടിയുമില്ല. 

സ്വാശ്രയ ഗ്രൂപ്പുകളില്‍ പല രാഷ്ടീയ വിശ്വാസികളും രാഷ്ട്രീയ 
പ്രവര്‍ത്തകരുമുണ്ട്‌. എന്നാല്‍ ബാങ്കിന്റെയോ ഗുപ്പുകളുടേയോ പ്രവര്‍ 
ത്തനത്തില്‍ രാഷ്ട്രീയ- സാമുദായിക- സാമ്പത്തിക വ്യത്യാസങ്ങളി 
ല്ല. പള്ളിയാക്കല്‍ കൂട്ടായ്മയുടെ വിജയത്തിന്റെ മറ്റൊരു പ്രധാനകാര 
ണമാണിത്‌. പേരിതിരിവുകളുടെ അതിപ്രസരം കൊണ്ട്‌ ചില ജനകീയ 
കൂട്ടായ്മകള്‍ പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കാതെ മുരടിക്കുന്ന സാ 
ഹചര്യത്തില്‍. ഈ വസ്തുതക്കു പ്രസക്തിയേറുന്നു. 

സ്വാശ്രയ ഗ്രപ്പുകളുടെ ഓരോ ചവിട്ടടിയിലും ബാങ്കിന്റെ സഹകര 
ണമുണ്ട്‌. ഓരോ വീഴ്ചയിലും താങ്ങാനും ഓരോ കുതിപ്പിലും പ്രോ 
ത്സാഹിപ്പിക്കാനും ബാങ്ക്‌ ശ്രദ്ധിക്കുന്നു. പാവപ്പെട്ടവരെ സഹായിക്കാ 


ലയാളം ഓണപ്പതിപ്പ്‌ 


നായി ബാങ്ക്‌ രക്തദാനപ്രസ്ഥാനവും തുടങ്ങിയിട്ടുണ്ട്‌. അഞ്ചുവര്‍ഷം 
മുമ്പ്‌ ആരംഭിച്ച ഈ പ്രസ്ഥാനത്തില്‍ നൂറ്റമ്പതോളം ചെറുപ്പക്കാരുണ്ട്‌. 
അസ്സാം. പഞ്ചാബ്‌. ബിഹാര്‍. ഹരിയാന തുടങ്ങി രാജ്യത്തിന്റെ വി 
വിധഭാഗങ്ങളില്‍ നിന്നുമുള്ള കര്‍ഷകസംഘങ്ങള്‍ പള്ളിയാക്കല്‍ മാ 
തൃക കണ്ടുപഠിക്കാനായി ഏഴിക്കര സന്ദര്‍ശിക്കാറുണ്ട്‌ എന്നതു തന്നെ 
ഇവരുടെ പ്രവര്‍ത്തനത്തിന്റെ അപൂര്‍വ്വത വിളിച്ചോതുന്ന; 
ബാങ്കിന്റെ കീഴില്‍ മൊത്തമുള്ള പത്തൊമ്പത്‌ സ്വാശ്ര ഗ്രൂപ്പുകള്‍ 
ക്കായി മൂന്ന്‌ മോണിറ്ററിങ്‌ കമ്മറ്റികള്‍ ഉണ്ട്‌. ഗ്രൂപ്പ്‌ പ്രതിനിധികളും 
മോണിറ്ററിങ്‌ കമ്മറ്റികളും എല്ലാ മാസവും ആദ്യവാരം ബാങ്കില്‍ സമ്മേ 
ളിക്കും. എല്ലാ സ്വാശ്രയഗുപ്പുകളും മാസത്തിലൊരിക്കല്‍ വീടുകളില്‍ ഗ്ര 
പ്പ്‌ യോഗങ്ങള്‍ കൂടും. വിവിധമേഖലകളില്‍ നടക്കുന്ന പ്രവര്‍ത്തനങ്ങള്‍ 
ക്ക്‌ സഹായകമായ വിധത്തില്‍ സെമിനാറുകള്‍, ക്ലാസുകള്‍. സാങ്കേതിക 
വിദഗ്ദ്ധരടങ്ങുന്ന സംഘങ്ങളുടെ കൃഷിയിട സന്ദര്‍ശന പരിപാടികള്‍ 


ആഗസ്ററ്‌ 2004൦ 114 


തുടങ്ങിയവ ബാങ്ക്‌ തുടര്‍ച്ചയായി സംഘടിപ്പിക്കുന്നുണ്ട്‌. ഈ രീതിക 
ളെല്ലാം തന്നെ കര്‍ഷകരില്‍ ആത്മവിശ്വാസവും ആത്മവീര്യവും വളര്‍ 
ത്തി. തല്‍ഫലമായുണ്ടായ ചിട്ടയായ പ്രവര്‍ത്തനവും അന്യോന്യ സഹ 
കരണവുമാണ്‌ ഉപ്പുവെള്ളവും വളക്കൂറില്ലാത്ത ചൊരിമണലും നിറഞ്ഞ 
ഈ പ്രദേശത്ത്‌. വമ്പിച്ച കാര്‍ഷിക അഭിവൃദ്ധിയുണ്ടാക്കിയത്‌. 
പള്ളിയാക്കല്‍ സര്‍വ്വീസ്‌ സഹകരണ ബാങ്ക്‌ എവിടെ നിന്നും വാ 
യ്പയെടുക്കാറില്ല. എന്നാല്‍ കൃഷിക്കാര്‍ക്കു വായ്പ കൊടുക്കാന്‍ 
ബാങ്കിനു; മടിയില്ല. സമാനമായ പല ബാങ്കുകളും കടംകൊടുത്ത പണം 
തിരിച്ചുകിട്ടാതെ വിഷമിക്കുമ്പോള്‍. ഈ ബാങ്കിന്‌ വേവലാതികളേയി 
ല്ല. സാധാരണബാങ്കുകള്‍ പണം കടം കൊടുത്ത്‌ തിരിച്ച്‌ പണമായി 
തന്നെ ആവശ്യപ്പെടുന്നു. ഇത്‌ പലപ്പോഴും സാധാരണക്കാരനായ കര്‍ 
ഷകന്‌ ബുദ്ധിമുട്ടാണ്‌. വിപണനത്തിനുള്ള ബുദ്ധിമുട്ടുതന്നെ പ്രധാന 
കാരണം. എന്നാല്‍ പള്ളിയാക്കല്‍ സര്‍വ്വീസ്‌ സഹകരണ ബാങ്ക്‌ പ്ര 


ലയാളം ഓണപ്പതിപ്പ്‌ 


ധാനമായും കൃഷിയ്ക്കാവശ്യമായ വസ്തുക്കളാണ്‌ കൊടുക്കുന്നത്‌. വാ 
യ്പ ഈടാക്കുന്നതും കാര്‍ഷികോല്ലന്നങ്ങള്‍ തിരികെ വാങ്ങിയാണ്‌. 
അത്‌ വില്‍ക്കുന്നതിന്റെ ഉത്തരവാദിതും ഞങ്ങള്‍ ഏറ്റെടുക്കുന്നു. നീ 
ശ്വിതവില വില്ലനയ്ക്കുമുമ്പുതന്നെ ഞങ്ങള്‍ കര്‍ഷകന്‌ കൊടുക്കുക 
യും പെയ്യുന്നു. സര്‍വോപരി ഇനങ്ങളുടെ ഇടയില്‍ പരസ്പരവിശ്വാ 
സത്തിലും ശുഭപ്രതീക്ഷയിലും അധിഷ്ഠിതമായ ഒരു കുട്ടായ്മയ:ം 
ആരോഗ്യകരമായ മത്സരബുദ്ധിയും ഞങ്ങള്‍ക്കുണ്ടാക്കാന്‍ കഴിഞ്ഞ്‌. 
സ്വാശ്രയ ഗ്രൂപ്പുകളുടെ പ്രവര്‍ത്തനം ഇത്ര ഭംഗിയായി പോകുന്നത്‌ 
അതിനാലാണ്‌. ഞങ്ങളുടെ ബാങ്ക്‌ ലാഭത്തില്‍ പോകുന്നതിന്റെ രഹ 
സ്യം ജനങ്ങളുടെ കൂട്ടായ്മയുടെ വിഇയമല്ലാതെ മറ്റൊന്നുമല്ല ബാങ്കി 
ന്റെ പ്രസിഡന്റ്‌ വെളിപ്പെടുത്തുന്നു. ഇത്തരം സ്ഥാപനങ്ങളില്‍ നിന്ന്‌ 
ഇനങ്ങള്‍ പ്രതീക്ഷിക്കുന്നത്‌ പണം മാത്രമല്ലെന്ന സന്ദേശം കൂടിയാ 
ണ്‌ ഇതില്‍ നിന്നു തെളിയുന്നത്‌. 


ആഗസ്ററ്‌ 2004൦ 1138 


കുമരകത്തെ 
സ്ത്രീ ക്രട്ടായ്മകള്‍ 


കുമരകം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ 


സ്ത്രീകൂട്ടായമകള്‍ ആവേശമുണര്‍ത്തുന്നവയാണ്‌. 


എന്നാല്‍ നട്ടുനനച്ചവരുടെ അഭാവത്തില്‍ ഇവ വാടിക്കരിയുമോ? 


മലയാളം ഓണ പ്പ തി പ്പ്‌ 
ആഗസ്ററ്‌ 2004൦ 116 


കുമരകം സ്വദേശിനിയായ മഞ്ജു; ബോട്ടണിയില്‍ ബിര: ദമെടു 
തിട്ടുണ്ട്‌. പത്താം ക്ലാസ്‌ കഴിഞ്ഞ്‌ വൊക്കേഷണല്‍ ഹയര്‍ സെക്ക 
നി പാസ്തായിട്ടാണ്‌ ഡിഗ്രിയെടുത്തത്‌. സാമ്പത്തികമായി പിന്നാക്കം 
നില്‍ക്കുന്ന കുടുംബം. മകള്‍ പഠിച്ച്‌, ജോലി സമ്പാദിച്ച്‌ കുടുംബത്തി 
ന്‌ താങ്ങാവുമെന്നു കരുതിയിട്ടാണ്‌ ബുദ്ധിമുട്ടിയാണെങ്കിലും അവര്‍ മ 
കളെ പാപ്പിച്ചത്‌. 'വല്ലഭര്‍ക്കല്ലേയുള്ളൂ ഈ പഠിപ്പതുദ്യോഗവും...' എന്ന 
സുഗതകുമാരിക്കവിതപോലെ. അവരുടെ മോഹം ദിവാസ്വപ്നമായി 
കലാശിച്ചു. നിസാര പ്രതിഫലവും വലിയ കഷ്ടപ്പാടുമുള്ള. സൃഷ്ടി 
പരത തീരെയില്ലാത്ത. മനം മടുപ്പിക്കുന്ന ജോലിസാദ്്യതകള്‍ മാത്രമാ 
ണ്‌ സ്വാഭാവികമായും. അവള്‍ക്കുമുമ്പില്‍ തെളിഞ്ഞത്‌. അങ്ങനെ വഴി 
മുട്ടി നില്‍ക്കവെയാണ്‌ കുമരകത്തെ കൃഷി വിജ്ഞാന കേന്ദ്രം സ്വയം 
തൊഴില്‍ കണ്ടെത്താനായുള്ള കാര്‍ഷിക പരിശീലനപരിപാടികള്‍ക്കാ 
നി പത്താംക്ലാസ്‌ വിദ്യാഭ്യാസമെങ്കിലുമുള്ള യുവതീയുവാക്കളെ ക്ഷ 
ണിക്കുന്ന പരസ്യം പത്രത്തില്‍ കാണുന്നത്‌. ഇന്ന്‌ കൃഷി വിജ്ഞാന 
കേന്ദ്രത്തിന്റെ കീഴിലുള്ള ഒരു സ്വാശ്രയ സംഘത്തിലെ അംഗമായ മ 
ഞ്ജു സന്തോഷവതിയാണ്‌. മാസം ശരാശരി 4.000 രൂപ അവള്‍ ഉണ്ടാ 
ക്കുന്നു. മടുപ്പില്ലാത്ത, സ്വാതത്ത്യമുള്ള, ആത്മവീര്യവും ആത്മാഭിമാ 
നവും കെടുത്തുംവിധമുള്ള ശാസനകളോ ഭീഷണികളോ സഹിക്കേ 
അതില്ലാത്ത ജോലി. പോലീസുകാരനായ ഭര്‍ത്താവിന്റെ വരുമാനം മാ 
തമുള്ള. പ്രത്യേകിച്ച്‌ ആസ്തികളൊന്നുമില്ലാത്ത കുടുംബത്തിന്‌ മഞ്ജു 
വലിയൊരു താങ്ങാണ്‌. സംഘാംഗങ്ങളില്‍ ഏറ്റവും മെച്ചപ്പെട്ട കുടും 
ബസാഹചര്യത്തില്‍ നിന്നു വരുന്ന യുവതിയാണ്‌ മഞ്ജു എന്ന്‌ എടു 


യുടെ കീഴില കുമരകത്തെ പാദേശിക ഗവേഷണ കേന RARS) 
ത്തിനോടസുബന്ധിച്ച്‌ ഒര: പദ്ധതി എന്ന നിലയില്‍ തുടങ്ങിയ കൃഷി 
വിജ്ഞാന കേന്ദ ത്തി കീഴില്‍ ഹരിത. ഐശ്വ ര്യ, വേമ്പനാ 
ട്‌ പന്നീ മുന്ന സാ സംഘങ്ങളും RARS-ന്റ നേരിട്ടുള്ള നിയന്ത 
ണത്തില്‍ ലക്ഷ്മി എന്ന സ്വാ സംഘവും വര്‍ത്തിക്കുന്നു. കോ 
ടടയം ജില്ലയിലെ തൊഴിത്രഹിതരും വീദ്യാസമപന്നരുമായ ചെറുപ്പക്കാര്‍ 
ക്ക്‌ തൊഴില്‍ കൊടുക്കുക എന്ന ഉദ്ദേശ്യത്തോടെ തുടങ്ങിയ പരിശീല 
നപരിപാടികളുടെ ഫലമാണ്‌ ഈ സംഘങ്ങള്‍. പത്താം ക്ലാസെങ്കി 
ലും ജയിച്ച യുവതീയ;വാക്കളില്‍ നിന്ന്‌ അപേക്ഷ ക്ഷണിച്ച്‌. ജനപ 
തിനിധികളുള്‍ച്ചെട്ട ഒര; ടിം ഇന്‍റ്വ്യ; നടത്തി, സാമ്പത്തികമായി ഏറ്റ 
വും പിന്നാക്കം നില്‍ക്കുന്നവരെയാണ്‌ കൃഷിവിജ്ഞാനകേന്ദം ആറു 
മാസത്തെ പരിശിലനത്തിനായി തിരഞ്ഞെടുത്തത്‌ കാര്‍ഷിക ഗവേ 
ഷണകേനും സ്ഥിതി ചെയ്യുന്ന കുമരകം, സമീപത്തുള്ള ഐമനം തുട 
ങ്ങിയ പഞ്ചായത്തുകളില്‍ നിന്നായിരുന്നു അപേക്ഷകര്‍ അധികവും. 
കാര്‍ഷികവിളകളുടെ നഴ്‌സറി പരിപാലനം, പഴം- പച്ചക്കറി സംസ്‌ക്ക 
രണം. കുണിന്റെകൃഷിയും വിത്തുല്ലാദനവും സംസ്ക്കരണവും മണ്ണിര 
ക്മ്പോസ്റ്റ്‌- ചകിരിച്ചോര്‍ കമ്പോസ്റ്റ്‌ നിര്‍മ്മാണം. ജൈവകിട-കുമിള്‍ 
നാശിനികളുടെ നിര്‍മ്മാണം. അക്വേറിയം നിര്‍മ്മാണം. മത്സൃക്കുഞ്ഞു 
ങ്ങളുടേയും പച്ചക്കറിവിത്തിന്റേയും ഉല്പാദനം, ഈഷധസസ്യങ്ങള്‍. ഓര്‍ 
ക്കിഡ്‌. ആന്തൂറിയം തുടങ്ങിയവയുടെ കൃഷി തുടങ്ങിയവയിലാണ്‌ പരി 
ശീലനം വാഗ്ദാനം ചെയ്തിരുന്നത്‌. പരിശീലനം കഠിനമായിരിക്കുമെന്നും 
മണ്ണും കല്ലും ചുമക്കുക. ചാണകം കൈകൊണ്ട്‌ വാരുക തുടങ്ങി ഏതു 


ETD WONT 


പ്രതിമാസം ഭരാശരി രണ്ായിരം കിലോ ജൈ ?വകീടനാശിനി വില്ക്കുന്നതിലൂടെ 
ഒരു ലക്ഷം രുപയുടെ വരുമാനമുണാകുന്നു 


. നത്തെ; 
കടകക ക നി ക . നി കം 


ത്തുപറയേണ്ടതാണ്‌. മറ്റുള്ളവര്‍ ഇതിനേക്കാള്‍ എത്രയോ ദുരിതപൂര്‍ 
ണമായ ജീവിതപശ്ചാത്തലമുള്ളവരാണ്‌! എന്നാല്‍ സ്വന്തം കുടുംബ 
ങളുടെ നിലനില്‍പ്പില്‍ അവരിന്ന്‌ വലിയ പങ്കു വഹിക്കുന്നു. കുട്ടാ 
യമയുടെ വിജയമാണ്‌ ഇവരുടെ ശക്തി. 
൭ 

ഇത്‌ കോട്ടയത്തെ കുമരകം-ഐമനം പഞ്ചായത്തുകളിലെ. സാ 
മത്തികമായി പിന്നാക്കം നില്‍ക്കുന്ന കുറെ സ്ത്രീകളുടെ കൂട്ടായ്മകളു 
ടെ കഥ. തൃശൂര്‍ മണ്ണുത്തിയിലെ കേരള കാര്‍ഷിക സര്‍വകലാ ശാല 


തരത്തിലുള്ള ജോലിയും ചെയ്യേണ്ടിവരുമെന്നും ഇന്റര്‍വ്യു സമയത്തു 
തന്നെ മുന്നറിയിപ്പുനല്‍കിയിരുന്നു. അതുപോലെ തന്നെ ദുഷ്ക്കരമാ 
യിരുന്നു പരിശീലനകാലഘട്ടം എന്ന്‌ വിവിധ സംഘങ്ങളിലെ അം 
ഗങ്ങള്‍ പറയുന്നു. കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ട്രെയിനിങ്‌ അ 
സോസിയേറ്റുകളായ ജി. പ്രമോദ്‌. ബിനു ജോണ്‍ സാം. എലിസബ 
ത്ത്‌ ജോസഫ്‌. കെ.ജെ. റോയിച്ചന്‍ എന്നിവരായിരുന്നു പരിശീലക 
രില്‍ പ്രമുഖര്‍. ഇപ്പോള്‍ സംഘങ്ങള്‍ക്ക്‌ നേതൃത്വം കൊടുക്കുന്നവരും 
അവര്‍ തന്നെ. ഈ പരിശീലനത്തിന്റെ ഫലമായി തങ്ങളുടെ സംഘ 


മലയോളം ഓണപ്പ തി പ്പ്‌ 


ആഗസ്ററ്‌ 2004 » 117 


ത്തിന്റെ പ്രവര്‍ത്തനവുമായി ബന്ധപ്പെട്ട എന്തുജോലിയും ചെയ്യാന്‍ . 


ശാരീരികമായും മാനസികമായും അംഗങ്ങള്‍ ഇന്ന്‌ സഇജുരാണ്‌. ഒന്നി 
നും പൃറത്തുനിന്ന്‌ പണിക്കാരെ വിളിക്കേണ്ട ആവശ്യമില്ല. പരിശീ 
ലനം പുര്‍ത്തിയാക്കിയവര്‍ക്ക്‌ ഇന്ത്യന്‍ കാര്‍ഷിക ഗവേഷണ കണ്‍ 
സിലും. കാര്‍ഷിക വിജ്ഞാന കേന്ദവും സംയുക്തമായി സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുകയും അവര്‍ എംപ്ളോയ്മെന്റ്‌ എക്‌സ്‌ചേഞ്ചില്‍ പേര്‌ രജി 
സ്റ്റര്‍ ചെയ്യുകയും ചെയ്തുവെങ്കിലും ഇനിയെന്ത്‌ എന്ന്‌ വ്യക്തമല്ലാത്ത 


അവസ്ഥയായിരുന്നു. സ്വന്തം നിലയില്‍ സംഘം രൂപീകരിച്ച്‌ പ്രവര്‍ 
ത്തനം തുടങ്ങാനുള്ള സാമ്പത്തികശേഷിയോ സ്വാധീനമോ ഇല്ല. ഈ 


യടി മക ടര്‍ രുക്കു വാതി ലെ 


ടു കൊടുക്കാനൊന്നുമില്ലാത്ത ഇവര്‍ക്ക്‌ ബാങ്കുകളും കടം നിഷേധി 
ച്ചു. ഈ അവസ്ഥയിലാണ്‌, ഇവരെ സ്വയം സഹായക സംഘങ്ങളായി 
രജിസ്റ്റര്‍ ചെയ്യിച്ച്‌, അടിസ്ഥാന സൌകര്യങ്ങളും സാങ്കേതിക ഉപദേശ 
ങ്ങളും നല്‍കിക്കൊണ്ട്‌ ഗവേഷണ കേന്ദത്തിന്റെ കാമ്പസില്‍ യൂണിറ്റു 
കള്‍ തുടങ്ങാന്‍ കാര്‍ഷിക യൂണിവേഴ്‌സിറ്റി അനുവാദം നല്‍കിയത്‌. 
ഇക്കാര്യങ്ങളും നടന്നത്‌ നേരത്തെ സൂചിപ്പിച്ച പരിശീലകരുടെ ശ്രമ 
ഫലമായിട്ടാണ്‌. ഇതിനുവേണ്ടിയുള്ള ശാസ്ത്രീയവും പ്രായോഗികവുമായ 
പദ്ധതികള്‍ ആവിഷ്ക്കരിച്ചതും ഇവരായിരുന്നു. യഥാക്രമം, കൃഷി. ഉ 
ദ്യാനനിര്‍മാണം. ഹോംസയന്‍സ്‌. ഫിഷറീസ്‌ എന്നീ വിഷയങ്ങളില്‍ 
മാസ്റ്റര്‍ബിരുദമുള്ള ഇവരുടെ നേതൃത്വമില്ലായിരുന്നെങ്കില്‍ ഇത്തരം സം 
രംഭങ്ങള്‍ കുമരകത്ത്‌ തുടങ്ങുമായിരുന്നോ എന്നു തന്നെ സംശയമാ 


ലയാളം ഓണപ്പതിപ്പ്‌ 


കൃഷിവിജ്ഞാന കേദ്രത്തിലെ ട്രെയിനിങ്‌ അസോസിയേററുകളായ 
യുവരാസ്ത്രജ്ഞരാണ്‌ ഈ കൂട്ടായ്മകളുടെ ഇന്ധനം 


ണ്‌ അവര്‍ തന്നെ അതാത്‌ ഗ്രൂപ്പുകളുടെ മേല്‍നോട്ടവും എറ്റെടുത്തു 
എന്നാല്‍ മേലധികാരികളായ ഡോ. പി.ജെ. ജോയ്‌. ഡോ. കെജെ 
ജോസഫ്‌ എന്നിവരുടെ ശക്തമായ പിന്തുണയില്ലായിരുന്നെടില്‍, 
തങ്ങള്‍ക്ക്‌ ഇതിനൊന്നും കഴിയില്ലായിരുന്നുവെന്ന്‌ പ്രമോദും സഹപ്ര 
വര്‍ത്തകരും പറയുന്നു. . 

ഉല്ലാദിപ്പിക്കുന്ന നടില്‍വസ്തുക്കളുടേയും മറ്റ്‌ ഉല്ലന്നങ്ങളുടേയും വി 
വരവിന്റെ ദു ത്തില്‍ കവിയാത്ത ഒരംശം ലഭിക്കുമെന്നതല്ലാതെ, 
സംഘത്തിന്‌ ഗവേഷണ കേന്ദ്രത്തിന്മേലോ കാര്‍ഷിക സര്‍വ്വകലാരു 
ലയിന്മേലോ മറ്റു അവകാശങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല എന്ന 


ധാരണാപത്രം സംഘവും സര്‍വ്വകലാശാലയും ഒപ്പു വെച്ചിട്ടുണ്ട്‌. 


ഹരിത സംഘം 


ഹരിത സ്വയം സഹായക സംഘത്തില്‍ പുഷ്പവല്ലി, പുഷ്പക; 
മാരി. മഞ്ജു, ലീന, മായ തുടങ്ങി ഒമ്പതു (സ്ത്രീകളാണുള്ളത്‌. ഈ ൯ 
ഘത്തിന്‌ നടീല്‍വസ്തുക്കളുടേയും ജൈവകിടനാശിനികളുടേയും ല്ലി 


ദനവും വില്ലനയുമാണ്‌ ജോലി. ഇവര്‍ ഉല്ലാദിപ്പിക്കുന്ന ഒട്ടുതൈകള്‍. | 


രഷധച്ചെടികള്‍, പൂച്ചെടികള്‍, അലങ്കാരച്ചെടികള്‍. വിത്തുകള്‍ തഃ 


ങ്ങിയ നടീല്‍വസ്തുക്കളുടെ നഴ്‌സറി കെ.വി.കെ- ആര്‍. എ. അര്‍. 
എസ്‌ കാമ്പസിലേയ്ക്കുള്ള പ്രവേശനകവാടത്തിനധികം അകലെ 


ആഗസ്ററ്‌ 2004൦ 118 


ട്ട്‌ ഇവര്‍ ജോലിസ്ഥലം അന്യോന്യം മാറുന്നതുകൊണ്ട്‌ എല്ലാവര്‍ക്കും 


കാണാം. മുകുളനം. പതിവെയ്ക്കല്‍. ഒട്ടിയ്ക്കല്‍ എന്നിവയി 
തൈകള്‍ ഉല്ലാദിപ്പിക്കാന്‍ ശ്രമിച്ച ഈ സംഘത്തിന്‌ ആദ്യപാവ 

ശ്യം തന്നെ. വളരെ പരിചയ സമ്പന്നര്‍ക്കുമാത്രം ലഭിക്കുന്ന 95-100% 
വിജയം ലഭിച്ചു. ഗുണനിലവാരം കൂടിയ നടീല്‍വസ്തുക്കള്‍- പ്രത്യേകി | 
ഒട്ടുതെകള്‍- മറ്റിടങ്ങളിലേതിനേക്കാള്‍ കുറഞ്ഞവിലയ്ക്ക്‌ ഇവി 
ടെ ലഭിക്കുന്നു. നഴ്‌സറിയുടെ അടുത്തു തന്നെയാണ്‌ ജൈവകീടനാ | 
ശിനികളായ സ്യൂഡോമോണോസ്‌ എന്ന മിത്രബാക്ടീരിയയും ടൈ ! 
ക്കോഡെര്‍മ എന്ന മിത്രകുമിളും ഉല്ലാദിപ്പിക്കുന്ന യൂണിറ്റ്‌. ഹരിത സം | 
ഘത്തിലെ പകുതിപ്പേര്‍ നഴ്‌സറിയിലും ബാക്കിയുള്ളവര്‍ കീടനാശി 
നി ഉല്ലാദനസ്ഥലത്തുമായിട്ടാണ്‌ ജോലി ചെയ്യുന്നത്‌. മൂന്നാഴ്ച ഇടവി | 


രണ്ടുജോലിയിലും പ്രാവീണ്യമുണ്ട്‌. ഏറ്റവും കൂടുതല്‍ വരുമാനം കിട്ടു 
നത്‌ ജൈവകീടനാശിനികളില്‍ നിന്നാണെന്ന്‌ സംഘത്തിന്റെ പ്രസി 
ഡന്റം മാതൃകാപരമായ പ്രവര്‍ത്തനം കാഴ്ചവെയ്ക്കുന്ന അംഗവുമായ 

പവലി പറയുന്നു. യുണിവേഴ്‌സിറ്റി നിശ്ചയിച്ച വിലയായ കിലോ 
തമ്പതുരൂപ നിരക്കിലാണ്‌ ട്രൈക്കോഡെര്‍മയും സ്യൂുഡോമോണോസും 
വില്‍ക്കുന്നത്‌. ഇത്‌ മുമ്പും സ്വകാര്യസ്ഥാപനങ്ങള്‍ ഉണ്ടാക്കിവിറ്റിരു 
ന്നു. എന്നാല്‍ വില ഒരുപാടുകൂടുതലായിരുന്നു. ഹരിതയുടെ ഉല്ല 
നങ്ങള്‍ കുറഞ്ഞവിലയ്ക്ക്‌ കിട്ടിത്തുടങ്ങിയതോടെ സ്വകാര്യ ഉല്ലാദ 
കര്‍ക്ക്‌ വില കുറക്കേണ്ടിവന്നു. എന്നിട്ടും വമ്പിച്ചവില്ലനയാണ്‌ ഹരിത 
യുടെ ഉല്ലന്നങ്ങള്‍ക്കുള്ളത്‌. നെല്‍ക്കൃഷിയെ ബാധിക്കുന്ന പോളരോ 
ഗം, കുലവാട്ടം. പോളകരിച്ചില്‍. കുരുമുളകിനെ ബാധിക്കുന്ന ദ്രുതവാ 


ടും. ഏലം. ഇഞ്ചി. മഞ്ഞള്‍. വാനില. പച്ചക്കറിവിളകള്‍ തുടങ്ങിയവയ: 
ടെ അഴുകല്‍. മുടചീയല്‍ തുടങ്ങിയവയ്ക്ക്‌ വളരെ ഫലപദമാണ്‌ ഈ 
ജൈവകീടനാശിനികള്‍. മാതമല്ല. ചാണകപ്പൊടി. വേപ്പിന്‍പിണ്ണാക്ക്‌ 
തുടങ്ങിയ ജൈവവളങ്ങളോടൊപ്പം മാതം ഉപയോഗിക്കാവുന്ന ട്രൈ 
ക്കോഡെര്‍മ വിളകളുടെ വളര്‍ച്ചയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു 

പ്രതിമാസം ഗരാശരി 2.000 കിലോ കീടനാശിനി ഉല്ലാരിപ്പീക്കുന്ന; 
ണ്ട്‌. മുഴുവന്‍ വിറ്റുപോകുന്നു. വിറ്റുവരവ്‌ ഒരുലക്ഷം രൂപ. 2002 ഓഗസ്റ്റി 
ലാണ്‌ ഈ ഉല്ലാദനം തുടങ്ങിയത്‌. രണ്ടുവര്‍ഷം കൊണ്ട്‌ റിവോള്‍വിങ്‌ 
ഫണ്ടായി ഇരുപത്തിയഞ്ച; ലക്ഷത്തില്‍പ്പരം രുപ സ്വരൂപിക്കാന്‍ കഴി 
ഞ്ഞുവെന്ന്‌ സംഘത്തിന്റെ മേല്‍നോട്ടം വഹിക്കുന്ന ജി. പ്രമോദും ബി 
നു ജോണ്‍ സാമും പറയുന്നു. കണ്ണൂര്‍. കാസര്‍കോട്‌ തുടങ്ങിയ ദുരസ്ഥ 
ലങ്ങളില്‍ നിന്നുപോലും നടീല്‍വസ്തുക്കളും ജൈവകീടനാശിനികളും 
വാങ്ങാന്‍ ഇവിടെ ആളുകള്‍ വരുന്നുവെന്നത്‌ ഉല്പന്നത്തിന്റെ ഗുണനി 
ലവാരത്തിന്റെ സാക്ഷൃപത്രമാകുന്നു. ഭാവിയില്‍ ഈഷധച്ചെടികള്‍. കാര്‍ 
ഷിക വിളകളുടേയും മറ്റും ഒട്ടുതൈകള്‍ തുടങ്ങിയവ ഉല്ലാദിപ്പിക്കുന്ന 
ജോലി സഹോദരീസ്ഥാനത്തുള്ള മറ്റൊരു സ്വാശയ സംഘമായ ലക്ഷ്മി 
യ്ക്ക്‌ നല്‍കിക്കൊണ്ട്‌. അലങ്കാരച്ചെടികളിലും ജൈവകീടനാശിനിയി 
ലും മാത്രം ശ്രദ്ധയുന്നാനുള്ള ഒരുക്കത്തിലാണ്‌ ഹരിതസംഘം. 


ഭക്ഷണമൊരുക്കുന്ന സ്ത്രീകള്‍ 


കൃഷി വിജ്ഞാനകേന്ദ്രത്തിന്റെ അഗ്രിക്കള്‍ച്ചറല്‍ ടെക്‌നോളജി 


പകതൃതിക്കിണണ്ടമുന്ന തും 


രയ താ റഡ്യദായ്മ ഒം വ്വ 
ബമാദി ഞഅമുണ്ടിക്ക ല്‍ ഒകക 
ഷം രാതി നാന 


തായ 
നിര്മിച്ച 


ഛഹഫപേതയവടിയമുതമായി 


ബാദിഗ്രാമമ്പാഭാബ ഹ്പോറൂമുകള്‍ 


നസാന്ദര്‍യിക്കകാുക്ം 


കേരള ഖാദി ഗ്രാമവ്യവസായ ബോര്‍ഡ്‌ 
വഞ്ചിയൂര്‍. കിഭുവനന്തപുരം ഫോണ്‍ 471൦96 


യാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004൦ 119 


ആന്‍ഡ്‌ ഇന്‍ഫര്‍മേഷന്‍ സെന്റ്റിനോടന;ബന്ധിച്ച്‌ പ്രവര്‍ത്തിക്കുന്ന 
ഒമ്പതുസസ്തീകളുടെ കൂട്ടായ്മയാണ്‌ ഐശ്വര്യ സ്വയം സഹായക സം 
ഘം, കാന്റീനും ഫുഡ്‌ പോസസ്സിങ്‌ യൂണിറ്റുമാണ്‌ ഇവര്‍ നടത്തുന്ന 
ത്‌. ആയിരം രൂപ കടമെടുത്ത്‌ 7003 മദ്യത്തോടെ തുടങ്ങിയ ഐശ്വര്യ 
യില്‍ ഇന്ന്‌ അനിത. ഭായിയമ്മ. മിനിമോള്‍ തുടങ്ങി ഒമ്പത്‌ സ്ത്രീകള 
ണുള്ളത്‌. രാവിലെ 9 മണിയ്ക്ക്‌ ജോലി സ്ഥലത്ത്‌ എത്തുന്ന ഇവര്‍ 
വൈകീട്ട്‌ 5 മണിയ്ക്ക്‌ വീട്ടിലേയ്ക്കു മടങ്ങും. കറന്റ്‌. കെട്ടിടം. പാചക 
സാകര്യങ്ങള്‍. പാത്രങ്ങള്‍. ഫ്രിഡ്ജ്‌ തുടങ്ങിയവ കൃഷി വിജ്ഞാ 
നകേന്ദ്രത്തിന്റേതാണ്‌. കൃഷി വിജ്ഞാനകേന്ദ്രം ഇതുവരെ സംഘ 
ത്തില്‍ നിന്ന്‌ പണമൊന്നും ഈടാക്കിയിട്ടില്ല. എന്നാല്‍ അടുത്തമാസം 
മുതല്‍ 500 രൂപവീതം കെ.വി.കെയിലേയ്ക്ക്‌ ഇവര്‍ അടയ്ക്കേണ്ട 
തണ്ട്‌. 

കുമരകത്തെ സീസണ്‍ ആയ വേനല്‍ക്കാലത്ത്‌ പല ദിവസവും 
നുറോളം ആളുകള്‍ ഹശ്വര്യയില്‍ ഭക്ഷണം കഴിക്കാനെത്തുന്നു. മഴ 
ക്കാലത്താണെങ്കിലും ശരാശരി മുപ്പത്‌ ആളുകളെങ്കിലും കാന്റീനില്‍ 
നിന്ന്‌ ഭക്ഷണം കഴിക്കും. വൃത്തിയും രുചിയുമുള്ളതാണ്‌ ഇവിടത്തെ 
ആഹാരം. പാചകം അധികവും ഓര്‍ഡര്‍ അനുസരിച്ചാണ്‌. പ്രാതല്‍. 
ഉച്ചഭക്ഷണം, നാലുമണിച്ചായ. ചെറുപലഹാരങ്ങള്‍ എന്നിവയാണ്‌ ഇവി 
ടെയുള്ളത്‌. കാമ്പസില്‍ നടക്കുന്ന എന്തെങ്കിലും പരിശീലനപരിപാടി 
കള്‍ക്കായി. വിദ്യാര്‍ത്ഥികളോ മറ്റുള്ളവരോ കാമ്പസിലെ ഹോസ്റ്റലില്‍ 
താമസമുണ്ടെങ്കില്‍ അവര്‍ക്കുള്ള അത്താഴം നേരത്തെ തയ്യാറാക്കി നല്‍ 
കും. പരിപ്പുവട. കട്ലെറ്റുകള്‍. ഉണ്ണിയപ്പം, വറുത്തുപ്പേരികള്‍ തുട 
ങ്ങിയ ചെറുപലഹാരങ്ങള്‍ അടുത്തുള്ള ചില വലിയ ഹോട്ടലുകാര്‍ 
സ്ഥിരമായി വാങ്ങാറുണ്ട്‌, ഇവര്‍ക്ക്‌ ജാം. ജെല്ലി, വൈന്‍, സ്‌ക്വാഷ്‌. 
അച്ചാറുകള്‍, വിവിധ ഫ്ളേവറുകളുള്ള സിപ്അപ്പുകള്‍, നാളികേര ഉല്ല 


തോതില്‍ വിപണനം തുടങ്ങിയത്‌. എന്നാല്‍ തുടക്കം തന്നെ പ്രശംസ 
നീയമായിരുന്നു. ആദ്യപടിയായി പ്രതിമാസം രണ്ടായിരത്തിഅഞ്ഞും 
രൂപയുടെ വില്പന മാത്രം ലക്ഷ്യമിട്ടിരുന്ന സംഘം കഴിഞ്ഞ രണ്ടുമു 
സത്തിനുള്ളില്‍ പതിനായിരം രൂപയുടെ വില്പന നടത്തി. ആദ്യം ബല 
ങ്കാരമത്ത്യങ്ങളുടെ ഉല്പാദനത്തില്‍ ശ്രദ്ധിച്ചിരുന്ന സംഘം ഇപ്പോള്‍ 
വരാല്‍. കരിമീന്‍, പരല്‍. മഞ്ഞപ്പള്ളത്തി. മഞ്ഞക്കൂരി തുടങ്ങി 
മത്യങ്ങളുടേയും വിത്തുല്ലാദനം കൂടി ലക്ഷ്യമാക്കി പ്രവര്‍ത്തി ക്ക 
ന്നു. മത്സ്യത്തീറ്റ. മത്സ്യങ്ങള്‍ക്കുള്ള ഓഷധങ്ങള്‍ തുടങ്ങിയവയുടെ 
നിര്‍മ്മാണം. വില്പന എന്നിവയും സംഘം നടത്തുന്നുണ്ട്‌. അതുപ്രേ 
ലെ കടകളിലേയ്ക്കും വ്യക്തികളുടെ സ്വന്തം ആവശ്യത്തിനുമായി ഫി 
ഷ്ടാങ്കുകളും ഇവിടെ നിന്ന്‌ നിര്‍മ്മിച്ച്‌ കൊടുക്കാറുണ്ട്‌. കുട്ടനാട്ടി്്‌ 
അനുയോജ്യമായ താറാവ്‌- മത്സ്യക്കൃഷി തുടങ്ങാനും സംഘം പദ്യത്ത 
യിടുന്നു. 


ലക്ഷ്മി ഹോര്‍ട്ടികള്‍ച്ചറല്‍സംഘം 


നടില്‍വസ്തുക്കളുല്ലാദിപ്പിക്കുന്ന മറ്റൊരു സ്വാശരയസംഘമാണ്‌ 
ലക്ഷ്മി. കൂണിന്റേയും കൂണ്‍വിത്തിന്റേയും ഉല്ലാദനം, മണ്ണിരക്കന്വേ 
സ്റ്റ നിര്‍മ്മാണം, ജാതി, കശുമ്മാവ്‌ തുടങ്ങിയ കാര്‍ഷികവിളകളുടെ 
ഒട്ടുതെളല്ലാദനം എന്നിവയാണ്‌ നിര്‍മ്മല. ബേസി, വിദ്യ തുടങ്ങി ആ 
ഞ്ചുസ്തരീകളടങ്ങിയ സംഘത്തിന്റെ ജോലി. മണ്ണിരക്കമ്പോസ്റ്റിനറെ വിറ്റ 
വരവിന്റെ 35%, കൂണ്‍വില്ലനയുടേയും നഴ്‌സറിയുടേയും 30% വീത, 
എന്ന നിരക്കിലാണ്‌ സംഘം പ്രവര്‍ത്തകര്‍ക്ക്‌ ലഭിക്കുന്നത്‌. ഇവരു, 
പ്രവര്‍ത്തനം തുടങ്ങിയിട്ട്‌ ഒരു വര്‍ഷമായിട്ടില്ല. അതിനാല്‍ പ്രതിമഃ 
സം കൃത്യമായ വരുമാനമില്ല. എങ്കിലും, ജോലി തുടങ്ങി ആറുമാസ, 


വായനക്കാര്‍ക്ക്‌ ഗ്രീന്‍ ബുക്സിന്റെ ഓണാശംസകള്‍ 


പ്രസാധകരംഗത്തെ ശക്തിയും നവോന്മേഷവും 


ഞങ്ങള്‍ മികച്ച പുസ്തകങ്ങള്‍ മാത്രം പ്രസിദ്ധീകരിക്കുന്നു! 


ലി 


അണിഞ്ഞൊരുങ്ങുന്ന പുസ്തകങ്ങള്‍ 


കൊച്ചി - കെ.എല്‍. മോഹനവര്‍മ്മ 

നിശാന്തം (മറാത്തി നോവല്‍) - വിജയ്‌ ടെണ്ടുല്‍ക്കല്‍ 
നിഷ്കളങ്കയായ എറിണ്ടീറ - മാർക്വിസ്‌ 

റോമിലെ അഭിസാരിക - ആൽബർട്ടോ മൊറേവിയ 


കവിത 
രു ചീന ആകാശം - വി.പി. സിംഗ്‌ - വിവ: പ്രഭാവര്‍മ്മ 


കമലാദാസിന്റെ കവിതകള്‍ - എഡി: കെ.ജി. ശങ്കരപ്പിള്ള 

സ്ത്രീലോക കവിതകള്‍ - എഡി: ദേശമംഗലം രാമകൃഷ്ണന്‍ 
റ്റ! - മുല്ലനേഴി 

എന്തൊരു കാറ്റു! - മുല്ല തത്വചിന്ത/യാത്ര/മറ്റുള്ളവ 

ജീവിത ചിന്തകള്‍ - ജിദ്ദു കൃഷ്ണമൂര്‍ത്തി 

ഒരു ഭ്രാന്തന്റെ കുറിപ്പുകള്‍ - ഓഷോ 

നീ ഒരു സ്വാര്‍ത്ഥിയാവുക (പോസിറ്റീവ്‌ തിങ്കിങ്‌) - സി.ജി. ശാന്തകുമാര്‍ 

ദേവദാസിത്തെരുവുകളിലൂടെ - പി. സുരേന്ദ്രന്‍ 

അച്ഛന്‍ (പ്രശസ്തരായ പിതാക്കന്മാരെക്കുറിച്ച്‌ മക്കൾ) - എഡി: ടി.എന്‍. 

ജയചന്ദ്രന്‍ 


കഥ/നോവല്‍ 

തെരഞ്ഞെടുത്ത പ്രണയകഥകള്‍ - മാർക്വിസ്‌ 
മൈഥിലിയുടെ മകള്‍ - പി. വല്‍സല 

ചേറപ്പായി കഥകള്‍ - ഐപ്പ്‌ പാറമേല്‍ 

പരേതാത്മാക്കള്‍ക്ക്‌ അപ്പവും വീഞ്ഞും - ബാബു ഭരദ്വാജ്‌ 
മരണപര്യന്തം - പി. മോഹനന്‍ 


വിപണിയില്‍ 
ലേഖനം/അനുഭവം 
കണ്ണാന്തളിപ്പുക്കളുടെ കാലം - എം.ടി. വാസുദേവന്‍ നായര്‍ 80.00 


നോവല്‍ 
ആദ്യാനുരാഗം - ഖലീല്‍ ജി്ബാന്‍ 
പാവത്താന്‍ - ശ്രീകൃഷ്ണ ആലനഹള്ളി 


90.00 


90.00 
ന്നങ്ങള്‍, പാലുല്പന്നങ്ങള്‍ തുടങ്ങിയവ ഉണ്ടാക്കാന്‍ പരിശീലനം കിട്ടി കഴിഞ്ഞപ്പോള്‍ മുതല്‍ പല പ്രാവശ്യമായി കിട്ടിയ തുകകള്‍ കണക്കു കരിനീലക്കണ്ണുകള്‍ - ടോണി മോറിസൺ ലര്‍ പള്ളിക്കുന്ന്‌ - ടി. പദ്മനാഭന്‍ 95.00 
യിട്ടുണ്ടെങ്കിലും ഇതില്‍ ഏതാനും ഇനങ്ങള്‍ മാത്രമേ സംഘക്കാര്‍ ഉണ്ടാ | ക്കിയാല്‍ മാസം ആയിരം രൂപയോളം വരുമാനമുണ്ട്‌. പ്രാദേശിക ൫ വീട്ടുമുറ്റത്തെ ശാസ്ത്രം - സി.ജി. ശാന്തകുമാര്‍ പാടില വീട്‌ - a ചരുവില്‍ 85.00 
ക്കി വില്പന നടത്തിയിട്ടുള്ളു. കൂടുതല്‍ ഉല്ലാദന-വിപണനസനകര്യങ്ങ വേഷണകേന്ദ്രത്തിലെ അസോസിയേറ്റ്‌ പ്രഫെസര്‍മാരായ ഡോ. എ. കല്ലിവല്ലി - സുറാബ്‌ Bete ലര sd Sen യായ സാനു 
| ളും പ്രോത്സാഹനവും ലഭിക്കുകയാണെങ്കില്‍ പഠിച്ചതെല്ലാം പ്രായോ | വി. മാത്യു, ഡോ. കെ. ഗീത, ഡോ. സാജന്‍ കുര്യന്‍ എന്നിവരാണ്‌ ല pes sags - en ഭൂഷണ്‍ ബാദ്ധോപാധ്യായ 110.00 'രുബായ്പ്പൂഴ - കൃ ദന ണ്ണ Te 
Ee ത്ത്‌ ) ട്‌ ചിലന്ത। - ജി.ബാലച്രദ “145.00 ം ലു 7 
ഗികമാക്കാന്‍ ഇവര്‍ക്ക്‌ താല്ലര്യമുണ്ട്‌.എന്തായാലും വളരെ ചെറിയ തുക ര്‍ക്ിനാഘത്തിന്റെ DR DS PEE പ്രവചിക്കപ്പെട്ട ഒരു മരണത്തിന്റെ പുരാവൃത്തം - മാർക്വിസ്‌ 85.00 പാതയിലേക്ക്‌ വീണ്ടും - ചെഗുവേര 99.00 
ഉപയോഗിച്ച്‌ തുടങ്ങിയ ഈ സംരംഭം ഒരു വര്‍ഷത്തിനുള്ളില്‍ കൈവ ൭ ല്‍ കേണലിന്‌ ആരും എഴുതുന്നില്ല - മാർക്വിസ്‌ 55.00 പാമ്പും കോണിയും - ഒരു വ്യവസായിയുടെ കുറിപ്പുകള്‍ - 
രിച്ച നേട്ടത്തില്‍ സംഘാംഗങ്ങള്‍ സംതൃപ്തരാണ്‌. അവര്‍ക്കിന്ന്‌ 1500. ശ്രൂദാപ്തിവിശ്വാസവും ആവേശവുമുണര്‍ത്തുന്നതാണ്‌ തൊഴില്‍ ലം i ബോബന്‍ കൊള്ളന്നൂര്‍ ത 
2000 രൂപയോളം മാസവരുമാനമുണ്ട്‌. അംഗങ്ങള്‍ ആവശ്യത്തിനുള്ള | രഹിതരും ദരിദ്രരുമായ സ്ത്രീകളുടെ, ഈ കൂട്ടായ്മക്കഥകള്‍. എന്നാൽ മലയാളത്തിന്റെ സുവര്‍ണ്ണകഥകള്‍ - മാധവിക്കുട്ടി 50 നം 
. തിനാല്‍ വലിയ അദ്ധ്വാനവുമില്ല. സാമ്പത്തിക ലാഭം മാത്രം നോക്കി | അശുഭകരമായ ചില വസ്തുതകള്‍ സൂചിപ്പിച്ചുകൊണ്ട്‌ കഥനം അവ മലയാളത്തിന്റെ സുവര്‍ണ്ണകഥകള്‍ - കോവിലന്‍ 85.00 ആളൊഴി അരങ്ങ്‌ - ഡോ. വി. രാജക'ഷ്ണന്‍ 95.00 
nl i കണക്കറ്റു കഷ്ടപ്പെടാതെ അവര്‍ ജോലി ആസ്വദിച്ചു തന്നെയാണ്‌ | സാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. ഈ സ്തീകള്‍ ഇന്ന്‌ ആശങ്കാകുല്ര [എന്റെ പ്രിയകഥകള്‍ - സി.വി. ശ്രീരാമന്‍ ന ഖുറം ലും വ . 
ചെയ്യുന്നത്‌. “ഞങ്ങളുടെ അയല്‍പക്കത്തുള്ള പല സ്ത്രീകളും അവരെ | ണ്‌. തങ്ങളുടെ വിജയഗാഥ തുടരാനാകുമോ എന്നതില്‍ അവര്‍ക്ക്‌ ഉ ]/മോഹജ്വാല (ആറു യുവകഥാകാരികളുടെ എഡി: ഡോ. എന്‍.ആര്‍. ഗ്രാമരപകാശ്‌ 85.00 
ക്കൂടി ഇതില്‍ കൂട്ടാമോ എന്നു ചോദിക്കുന്നുണ്ട്‌. പക്ഷേ അവര്‍ പരി | പ്പില്ല. സംഘങ്ങള്‍ക്ക്‌ നേതൃത്വം കൊടുക്കുന്നവരെ കരാര്‍ കാലാവധി ee 5 a എം.കെ. ശ്രീകുമാര്‍ 85.00 
VE ശീലനമെടുത്തിട്ടില്ലല്ലോ. മാത്രമല്ല, ഇവിടെയിപ്പോള്‍ ആവശ്യത്തിന്‌ | കഴിഞ്ഞതിന്റെ പേരില്‍ അധികാരികള്‍ സ്ഥാപനത്തില്‍ നിന്നൊഴിവ ാരോവ്‌ ള്ള ഹെമിങ്‌വേ 70.00 തത്വചിന്ത 
ലു 3 Al ഞ്ഞടുത്ത കഥകള്‍ - ടി.എന്‍. പ്രകാശ്‌ 85.00 മരണമെന്ന വാതിലിനപ്പുറം - നിത്യചൈതന്യയതി 80.00 
i ആളുകള്‍ ഉണ്ട്‌” സംഘത്തിന്റെ പ്രസിഡന്റ്‌ സലില പറയുന്നു. കൃഷി | ക്കുകയാണ്‌. കാര്‍ഷിക സര്‍വകലാശാലയില്‍ അദ്ധ്യാപകനിയമനംകി പപ ളം HE 
|; റ ലു 2 രാന്‍ഫേ എഡി: ഉ 3 [ സ്നേഹസംവാദം - നിത്യചൈതന്യയതി 85.00 
വിജ്ഞാന കേന്ദ്രത്തിലെ എലിസബത്ത്‌ ജോസഫ്‌ ആണ്‌ ഐശ്വര്യ | ട്ടിയിട്ടുള്ളവരാണ്‌ പകരം വരുന്നതെന്നു പറയപ്പെടുന്നു. വ അറബി നാടോടിക്കഥകള്‍ - വിവ: എന്‍. മൂസക്കുട്ടി 85.00 ജീവിതം എന്നെ എന്തു പഠിപ്പിച്ചു? - 
| കുന്നവര്‍ക്ക്‌ സഹായക സംഘങ്ങളോട്‌ എത്രമാത്രം കുറുണ്ടെന്നതി മുത്തച്ഛന്‍ പറഞ്ഞ കഥ - സി.ജി. ശാന്തകുമാര്‍ 110.00 | 


സമ്പാ : ടി.എന്‍. ജയചന്ദ്രന്‍ 85.00 


നെ അടിസ്ഥാനമാക്കിയായിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങള്‍. വരുഷ 
രായ്കകളാലോചിക്കാതെ, വെറും സാങ്കേതികതയുടെ പേരില്‍ അധി 
കാരികള്‍ ഇത്തരമൊരു നടപടിയെടുക്കുന്നതില്‍ സംഘാംഗങ്ങള്‍ ക 
ടുത്തപ്രതിഷേധത്തിലാണ്‌. “ഞങ്ങളെ ഇത്രയും വളര്‍ത്തിക്കൊണ്ടു 
ന്നവരെ ഇപ്പോള്‍ പുറന്തള്ളുന്നത്‌ വലിയ കഷ്ടമാണ്‌. ഞങ്ങളുടെ ൽ. 
വിയെക്കുറിച്ചും ആശങ്കകളേയുള്ളു. ഇപ്പോഴത്തെ സാറന്മാര്‍ ബുദ്ിമു. 
ട്ടിയതുപോലെ ഇനിയാരും ബുദ്ധിമുട്ടുമെന്നു തോന്നുന്നില്ല. ഈ വു: 


കവിത 
കാവ്യകേളി - സമാ: എന്‍.കെ. ദേശം, എസ്‌.കെ. വസന്തന്‍ 
കവിതാവര്‍ഷം - എഡി: സച്ചിദാനന്ദന്‍ 

കലുഷിതകാലം - എസ്‌. രമേശന്‍ 


മറ്റുള്ളവ 
ഹൃദ്രോഗം അകറ്റാന്‍ - ഡീന്‍ ഓര്‍ണിഷ്‌ 
ഇംഗ്ലീഷ്‌ ഗ്രാമര്‍ - പ്രൊഫ. എം. ബാലകൃഷ്ണ വാരിയര്‍ 


99.00 
75.00 
50.00 


100.00 


| 
| മത്സ്യക്കൃഷി 
| 80.00 


അദിലാഷ്‌, സ്മിത, രജ്ഞിമോന്‍, സുലജു തുടങ്ങി ഒമ്പത്‌ അംഗങ്ങ 
ളുള്ള വേമ്പനാട്‌ സ്വയം സഹായകസംഘത്തെ വനിതാ സ്വാശ്രയ 
i സംഘം എന്നു വിളിക്കാനാകില്ലെങ്കിലും ഇതില്‍ മൂന്നില്‍ രണ്ടുഭാഗവും 
॥ സ്ത്രീകളാണ്‌. കെ.വി.കെയിലെ കെ.ജെ. റോയിച്ചന്റെ കീഴിലുള്ള വേമ്പ 


| 
| 
| 
| 
| യുടെ മേല്‍നോട്ടം വഹിക്കുന്നത്‌. 


നാട്‌, പ്രവര്‍ത്തനം തുടങ്ങിയിട്ട്‌ അധികനാളുകളായില്ല. കാര്‍ഷീക വി 
ജ്ഞാനകേന്ദ്രത്തിന്റെ സാങ്കേതിക-സാമ്പത്തിക സഹായത്തോടെയാ 
ണ്‌ സംഘം പ്രവര്‍ത്തനം തുടങ്ങിയത്‌. ആദ്യമെല്ലാം പ്രായോഗിക പരി 
ശീലനം, മത്സ്യക്കുഞ്ഞുങ്ങളുടെ ഉല്പാദനം എന്നീ മേഖലകളിലാണ്‌ സ്വാ 
ഭാവികമായും ശ്രദ്ധ കൊടുത്തത്‌. രണ്ടുമാസം മുമ്പുമാത്രമാണ്‌ ചെറിയ 


മലയാളം ഓണപ്പതിപ്പ്‌ 


മാനമില്ലാതായാല്‍ ഞങ്ങള്‍ കഷ്ടത്തിലാകും” അവര്‍ പറയുന്നു. ളു 
യില്‍ മറ്റൊന്നുകൂടി. കേരള കാര്‍ഷിക സര്‍വകലാശാലയില്‍ പഠിപ്പ്‌ | 
ക്കാനാളില്ലെന്നും അദ്ധ്യാപകരെ 'ദിവസക്കുലി”യ്ക്ക്‌ എടുക്കുകയാണെ ; 
ന്നുമൊക്കെ അവിടത്തെ അദ്ധ്യാപകരും വിദ്യാര്‍ത്ഥികളും ദീര്‍ഘകാല്‍ 
മായി പരാതിപ്പെടുന്നുണ്ട്‌. പിന്നെ എന്തിനാണീ ദ്രോഹം? 8 


ആഗസ്ററ്‌ 2004൦ 120 


ച 5 
v vv ha 

ഗ്രീന്‍ ബുക്സ്‌ ഹോം ലൈബ്രറി സ്കീം 

പ്രശസ്തരായ എഴുത്തുകാരും മികച്ച പൂസ്തകങ്ങളും. 110 രൂപ വരെ വിലയുള്ള പുസ്തകങ്ങള്‍ തപാല്‍ 

ചെലവൂള്‍പ്പെടെ വെറും 50 രൂപക്ക്‌ ലഭ്യമാകുന്നു. അപേക്ഷാ ഫോറത്തിന്‌ ട രൂപ സ്റ്റാമ്പൊട്ടിച്ച കവര്‍ 


സഹിതം എഴുതുക. അല്ലെങ്കില്‍ മേല്‍ കൊടുത്ത ലിസ്റ്റില്‍ നിന്ന്‌ ചുരുങ്ങിയത്‌ 12 പുസ്തകങ്ങള്‍ 
തെരഞ്ഞെടുത്തുകൊണ്ട്‌ 50 മൂപ റജിസ്ട്രേഷന്‍ ഫീസ്‌ സഹിതം എഴുതുക. 


മികച്ച പുസ്തകങ്ങളുടെ കലവറ 
td v 

ഗ്രീന്‍ ബുകസ്‌ 
തൃശൂര്‍-680 003. ഇ: 


ഡി.സി. കറന്റ്‌, മാതൃഭൂമി, പെന്‍, ദേശാഭിമാനി, പ്രഭാത്‌, സി.ഐ.സി.സി. തുടങ്ങിയ പൂസ്തകശാലകള്‍ വഴിയും പുസ്തകങ്ങള്‍ ലഭിക്കുന്നു. 


2361038, 2364439 


ണീവന്‍ ദയാവേദി; 
മാന്നാാരത്തിനെത്തിരെ 
മഡെസ്തവ മൃട്ടായമ 


ഏതൊരു സമൂദയത്തിന്റെയും നൂരാാണ്ടുകളായി വളര്‍ന്നുവന്ന 
ഭ്യണസ്ധസക്കാരത്തെ തളളിചറയൂക എന്നത തൊട്ടാല്‍ പൊള്ളുന്ന വിഷയമാണ 


' ഇവര്‍ക്ക്‌ നേരത്തെ തന്നെ അനുഭവപ്പെട്ടിരുന്നു. ഈ രീതിയോടുള്ള 


റ “5 ETE ഗം PhD 
ആഹാരം ആമാ നിങ്ങള മെഷഥം. ഒന മു 7 ന 
' പ്രതിഷേധ സചകമായിട്ടാണ്‌ ഇവര്‍ 2002-ലെ ക്രിസ്തുമസ്‌ ദിനത്തില്‍ 


ആഹാ 
ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ കോട്ടയത്തെ മാങ്ങാനം ക്രൈസ്തവാശ്രമത്തില്‍ ഒന്നിച്ചുചേര്‍ന്ന്‌ ഉപവ 
ഹിപ്പോക്രാറ്റിസ്‌ സിച്ചത്‌ 
ഇത്‌ അദൃതപൂര്‍വ്വമായൊര; സംഭവമാണ്‌ കാലങ്ങളായി പെരു സമുദായജീര്‍ണ്ണനം 


ന്നാളുകള്‍ക്കും വിവാഹങ്ങള്‍ക്കും ആദ്യകൂര്‍ബാനകള്‍ക്കുമെന്നുവേണ്ട 
എന്താഘോഷത്തിസും എണ്ണിയാലൊട്‌ങ്ങാത്ത മാംസവിഭവങ്ങളൊരു 
ക്കി ശീലിച്ച കൈസുവസ്ധ്യഹത്തിലെ കുറെപ്പേര്‍. സ്വന്തം സമുദായ 
ത്തിലെ മാംസാഹാരപ്വഞതക്കെതിരെ സംഘടിച്ചിരിക്കുന്നു. മനുഷ്യ 
ന്‌ അനഃയോഞ്യമായത്‌ ലളിതമായ സസ്യാഹാരമാണ്‌ എന്നും. മാംസാ 
ഹാരപ്പിയം ആത്യന്തികമായി സമുദായത്തിനു ദോഷമുണ്ടാക്കുന്ന; എ 
ന്നുമുള്ള തിരിച്ചറിവാണ്‌ ജീവനന്‍ദയാവേദി എന്ന മാംസാഹാരവിരുദ്ധ 
പ്രസ്ഥാനം തടങ്ങാന്‍ ൭൨ വര്‍ത്തകര്‍ക്ക്‌ പ്രേരണയായത്‌. ഇക്കാര്യം ശാ 
സ്ത്രീയനിഗ്മനങ്ങളുടെ അടിസ്ഥാനത്തില്‍ സമദായാംഗങ്ങളെ ബോദ്ധ്യ 
പ്പെടുത്തി അവരുടെ ആഹാരശിലത്തില്‍ മാറ്റമുണ്ടാക്കുക എന്നതാ 
ണ്‌ പ്രസ്ഥാനത്തിന്റെ പാഗമികലക്ഷ്യം. 

കേരളത്തില്‍ പ്രകൃതിജീവനം പ്രചരിപ്പിച്ചവരില്‍ മുന്‍നിരക്കാരനാ 


( ട്‌നിങ്ങളുടെ സമുദായത്തിന്‌ എന്തുപറ്റിറ്‌ സി.ആര്‍.ആര്‍. വര്‍മ്മ 
യുടെ ഗുരുനാഥനായ ആചാര്യ എസ്‌. സ്വാമിനാഥന്‍ ജീവന്‍ദയാവേദി 
യൂടെ ചെയര്‍മാന്‍ എം. കൃര്യനോട്‌ ചോദിച്ചതാണിത്‌. 2003-ല്‍ അദ്ദേഹം 
കോട്ടയത്ത്‌ വന്ന്‌ പത്തുദിവസം താമസിച്ചപ്പോള്‍ മാരകരോഗങ്ങളുമാ 
യി അദ്ദേഹത്തെ സന്ദര്‍ശിച്ച നാല്പതോളം പേരില്‍ ഏതാണ്ടെല്ലാവരും 
തന്നെ ക്രിസ്ത്മതക്കാരായിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു ചോ 
ദ്യം. ഇതിനെത്തുടര്‍ന്ന്‌ കൃര്യനും സുഹൃത്തുക്കളും വിഷയം പര്‍ച്ച ചെ 
സ്ക. ഒരു സമുദായത്തിന്റെ ആരോഗ്യപ്രശ്നം എന്നനിലയില്‍ അതുവരെ 
അവര്‍ ഇക്കാര്യം ചിന്തിച്ചിരുന്നില്ല. സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പി 
ന്റെ സര്‍വ്വേയില്‍ കൈസ്മവ-മുസ്സിം മതവിഭാഗക്കാര്‍ക്ക്‌ പ്രാമുഖ്യമുള്ള 
മലപ്പുറം. പത്തനംതിട്ട. ആലപ്പുഴ. കോട്ടയം ഭാഗങ്ങളിലാണ്‌ ഏറ്റവും 
൬. പരേതനായ. സി.ആര്‍.ആര്‍. വര്‍മ്മ സ്ഥാപിച്ച പകൃതി ജീവനപ | കൂടുതല്‍ കാന്‍സറുകള്‍ കാണപ്പെടുന്നതെന്ന്‌ പ്രതറിപ്പോര്‍ട്ടുണ്ടായ 
സ്ഥാനത്തിന്റെ സന്തതിയാണ്‌ ജീവന്ദയാവേദി “സംഘടനയാനിടുല്ല. : തായി ജീവന്‍ദയാവേദിയുടെ ജനറല്‍ കണ്‍വീനറായ ഫാദര്‍ എ.സി. 
മുവ്മെന്റ്‌ ആയിട്ടാണ്‌ ഞങ്ങള്‍ ഇത്‌ വിഭാവനം ചെയ്തുന്നത്‌. മൂവ്മെന്റ്‌ തോമസ്‌ ഓര്‍മിച്ചു. തിരുവനന്തപുരം റീജിയണല്‍ കാന്‍സര്‍ സെന്റി 
ആണെങ്കിലേ പവനമുണ്ടാകു. സംഘടനയില്‍ ജീര്‍ണ്ണതകള്‍ വരാന്‍ ന്റെ മുന്‍മേധാവിയായ ഡോ. എം. കൃഷ്ണന്‍നായര്‍ ബ്രാഹ്മണരുടെ 
എളുപ്പമാണ്‌ പഴക്കമുള്ള സംഘടനകളില്‍ ഇത; സംഭവിക്കുന്നത്‌ നാ | ഇടയില്‍ പൊതുവെ കാന്‍സര്‍ കുറവാണെന്ന്‌ പൂണ്ടിക്കാട്ടിയിട്ടുണ്ട്‌. 
മിന്ന്‌ കാണന്നുണ്ടല്ലോ - വേദിയുടെ പ്രവര്‍ത്തകനായ കോട്ടയത്തുള്ള ബാഹ്മണര്‍ പൊതുവെ സസ്യാഹാരികളാണല്ലോ. ഈ അവസ്ഥയി 
ഫാദര്‍ സീറിയക്‌ കുളങ്ങോട്ടില്‍ പായുന്നു. ഈ കത്തോലിക്കാ പ; ലാണ്‌ സമുദായാടിസ്ഥാനത്തില്‍ പ്രവര്‍ത്തിക്കേണ്ടതിന്റെ ആവശ്യം മു 
രോഹിതനുള്‍പ്പെടെ എല്ലാവരും തമന്ന മാറ്റിയ ഭക്ഷണശിലത്തിന്റെ | ര്യനും സുഹൃത്തുക്കള്‍ക്കും അനുഭവപ്പെട്ടത്‌. ഇതിനെത്തുടര്‍ന്ന്‌ കഴി 
ഗുണഫലങ്ങള്‍ അനുഭവിച്ചവരാണ്‌ ഞ്ഞവര്‍ഷം ആഗസ്റ്റ്‌ 19-ാം തീയതി കോട്ടയം ബേക്കര്‍ ഹില്ലിലെ സീരി 

ജീവന്ദയാവേദിയിലെ ചിലര്‍ നേരത്തെ തന്നെ കോട്ടയം പ്രകൃതി | യില്‍ നടന്ന ഏകദേശം മുന്നൂറോളം പേര്‍ പങ്കെടുത്ത കൈസ്തവ Se 
ജീവനസമിതിയഃമായി ബന്ധപ്പെട്ട; പ്രവര്‍ത്തിച്ചിരുന്നു. സനേഹസ്വരു മ്മേളനത്തില്‍. ഏതാണ്ടെല്ലാവര്‍ക്കും തന്നെ ഇത്തരം ഒരു കൂട്ടായ്മ 
പനഃം കാലിത്തൊഴുത്തില്‍ പിറന്നവന്മായ ക്രിസ്മുവിന്റെ ഇന്മനാള്‍. | യുടെ ആവശ്യം പൂര്‍വ്വാധികം ഗാരവത്തോടെ ബോദ്ധ്യമാവുകയും 
ഉണ്ണിയേശുവിനെ ആദ്യം ദര്‍ശിക്കാന്‍ ഭാഗ്യമുണ്ടായ കാലികളുടെ ചോ അവര്‍ തിരുവനന്തപുരം മാര്‍ ഇവാനിയോസ്‌ കോളേജിലെ മൂന്‍ ; പ്രിന്‍ 
രപ്പുഴയൊഴുക്കി ആഘോഷിക്കുന്നതിലെ വൈരുദ്ധ്യം കിസ്മാനികളായ : സിപ്പലായ ഡോ. ഗീവര്‍ഗീസ്‌ പണിക്കരുടേയും റാണിഗിരി ഹോസ്പി 


ടീമ്‌ 


യി, 


_ ലാമും ഓണപ്പ തി പ്പ്‌ 


ആഗസ്റ്‌ 2004 ° 122 


ദുലിലെ ചീഫ്‌ ഫിസിഷ്യനായ ഡോ (സിസ്റര്‍ പരിഷ്യ ; അന 
ഗ്ഹാശിസ്കളോടെ ജീവന്‍ദയാവേദി എന്ന പ്രസ്ഥാനം ആരംഭിക്ക 
കയും ചെയ്യു. 


5 


വേദിയുടെ പ്രവര്‍ത്തനങ്ങള്‍ 


ക്രീസ്്ന്‍ സംഘടനകളും പള്ളികളുമായി ബന്ധപ്പെട്ട സഹൃത്ത; 
ക്കള്‍ മീറ്റിങ്ങുകള്‍ സംഘടിപ്പിച്ചാല്‍ വേദിയുടെ പ്രവര്‍ത്തകര്‍ അവി 
പ്പോയി ഭക്ഷണം. കൃഷി. വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ച്‌ കാസ്‌ 
എടുക്കാറുണ്ട്‌. ഒക്ടോബറില്‍. ബോധവല്‍ക്കരണ പരിപാടികള്‍ക്കാ 
യി പ്രത്യേകം വോളന്റിയര്‍മാരെ പരിശീലിപ്പിച്ചെടു;ക്കാന്‍ പരിപാടി 
യുണ്ട്‌. 

ക്യാമ്പുകള്‍. ക്ലാസ്മുകള്‍ എന്നിവ സംഘടിപ്പിച്ച്‌ ഈ വിഷയം പ്രച 
രിപ്പിക്കുക. മത്സ്യ-മാംസാദികളുടെ ആരോഗുൃതലത്തിലുള്ള സ്വാധിനം 
ബൈബിളിന്റേയും ഗാസ്തത്തിന്റെയും അടിസ്ഥാനത്തില്‍ വിശകലനം 
ചെയ്യുന്ന പാനങ്ങള്‍. സര്‍വേകള്‍ തുടങ്ങിയവ നടത്തുക. വേദിയുടെ 
പാനങ്ങള്‍ ഇനങ്ങളിലേക്കെത്തിക്കുവാന്‍ ബുള്ളറ്റിന്‍ പ്രസിദ്ധീകരി 
ക്കുക തുടങ്ങിയവയാണ്‌ വേദിയുടെ മറ്റുപരിപാടികള്‍. 
പകൃതി വിഭവങ്ങള്‍ ദൃര്‍വ്യയം ചെയ്യുന്നതും ആവാ 
സവ്യവസ്ഥയുടെ നിലനില്‍പ്പിന്‌ ഭീഷണിയാകു 
ന്നതുമായ എല്ലാവികസനമാതൃകകളേയും നി 
രാകരിക്കുക എന്നതാണ്‌ വേദിയുടെ ദീര്‍ 
ഘകാലാടിസ്ഥാനത്തിലുള്ള ലക്ഷ്യം. 

വേദിയുടെ പ്രവര്‍ത്തനത്തിന്റെ ഭാഗ 
മായി ഇക്കഴിഞ്ഞ ഈസ്റ്റര്‍ ദിനത്തില്‍ മാ 
ങാനം ക്രൈസ്തവാശ്മത്തില്‍ മുന്നൂറോ 
ളം പേര്‍ ഒത്തുചേര്‍ന്ന്‌ ആരാധന നട 
ത്തുകയും സസ്യാഹാരസദ്യയില്‍ പങ്കു 
കൊള്ളുകയും ചെയ്തു. ഈസ്റ്റര്‍ദിനത്തില്‍ 
മാംസാഹാരം ആഗ്രഹിക്കാത്ത അനേകം 
ക്രൈസ്തവരുണ്ട്‌ എന്ന തിരിച്ചറിവുകൂടിയായി 
രുന്നു ഈ സമ്മേളനം പ്രദാനം ചെയ്തത്‌. 


വിദഗ്ദ്ധാഭിപ്രായങ്ങള്‍ 


ആരോഗ്യരംഗത്ത്‌ നടന്നുവരുന്ന പാനങ്ങള്‍ ജ്ലീവ൯ദയാവേദിയു 
ടെ ആശയത്തെ പിന്താങ്ങുന്നുണ്ട്‌. മസ്തിഷ്ക്കാഘാതത്തെക്കുറിച്ച്‌ 
അനേകം ഗവേഷണങ്ങള്‍ നടത്തിയിട്ടുള്ള ലോകപ്രശസ്ത ന്യൂറോളജി 
സ്റ്റ്‌ ആയ പ്രഫെസര്‍ ജെയിംസ്‌ ടൂള്‍ മൂന്നോ നാലോ വര്‍ഷങ്ങള്‍ക്കു 
മുമ്പ്‌ ബാംഗ്ലൂരില്‍ നടന്ന ന്യൂറളോജ്ിക്കല്‍ സൊസൈറ്റി ഒഫ്‌ ഇന്ത്യയു 
ടെ സമ്മേളനത്തില്‍, ചില പ്രത്യേകതരം ജനിതകഘടനയുള്ളവര്‍ മാം 
സം കഴിക്കുമ്പോള്‍ ശരീരത്തില്‍ ഹോമോസിസ്റ്റീന്‍ (Homocysteine) 
പോലുള്ള അമിനോ ആസിഡുകള്‍ വര്‍ദ്ധിക്കുകയും രക്തക്കുഴലുകള്‍ 
അടയാന്‍ ഇടയാവുകയും ചെയ്യുന്നുവെന്നും ചെറുപ്പക്കാരില്‍ ഹൃദയാ 
ഘാതം, മസ്ലിഷ്ക്കാതം തുടങ്ങിയവ ഉണ്ടാകുന്നതിന്റെ ഒരു പ്രധാന 
കാരണമിതാണെന്നും ചുണ്ടിക്കാണിക്കുകയുണ്ടായി. “നിങ്ങള്‍ കൂട്ടി 
കള്‍ക്ക്‌ ചെറുപ്പത്തില്‍ ആരോഗ്യമുണ്ടാകാനും അത്ലറ്റ്‌ ആകാനുമൊ 
ക്കെയായി ധാരാളം മാംസാഹാരം കൊടുത്തു ശീലിപ്പിക്കുന്നു. നാല്പതു 
വയസ്സുകഴിയുമ്പോള്‍ എല്ലാവരും അവരോട്‌ പറയുന്നു മാംസാഹാരം 
ഒഴിവാക്കണമെന്ന്‌. എന്തു വിഡ്ഡിത്തമാണിത്‌? കുട്ടികളെ ശൈശവ 
ത്തിലേ സസ്യാഹാരികളായി വളര്‍ത്തുകയാണുത്തമം” അദ്ദേഹം ഉപ 
ദേശിച്ചു. 

കേരളത്തിലെ വിദഗ്ദ്ധരുടേയും അഭിപ്രായം വ്യത്യസ്തമല്ല. 


“മസ്തി 


l 
1 


ഷ്കാഘാനം മന്ിഷ്ക്ാത്തിലല രക്ത സനാവം. ഹദവാഘാതം തുടങ്ങി 
൬൮ ഇന്ന്‌ സാധാരണ്മായിക്െണ്ടിരിക കയാണ്‌ ഒവയിലേയ്ക്കു 


നിക്കുന്ന രക്രസര്‍ദും. പധഹം കൊടസ്ടോള്‍ പോലങ്ള കൊ 
ഴ്പ്ചകള്‍ തടങ്ങിയ വയെല്ലാം സസ്യാഹാരികളില്‍ കുറവാണെന്നത്‌ 


പണ്ടേ തെളിഞ്ഞിട്ടട്ട കാ വും്അളാണ്‌ എറണാക്‌ളത്തെ സ്യറോള 
ജിസാ ഡോ ബി രാജനെ അഭിപായമിനാണ്‌ 

കുറ. മലാശയം, സൃനംങ്ങള്‍ എന്നീ അവയവം്ങളിലെ അര്‍ബാ 
ബാധ സസ്ദാഹാരികളില്‍ മാംസാഹാരികളേക്കാള്‍ നാലിലൊന്ന്‌ കാ 
വാണെന്ന്‌ കാന്‍സര്‍ വിദഗ്ധനായ ഡോ. സിഎന്‍ മോഹന്‍നായര്‍ 
പായന്ന; 


പുരോഹിതന്റെ അനുഭവം 


71 വയസ്സ ഫാര്‍ സിറിയക്‌ കളങ്ങോട്ടില്‍ നിവന്ദയാവേോി 
യില്‍ അംഗമായത്‌ യാദ്യചപ്ഛികമായീട്ടാണ്‌. ഒരുദിവസം അദ്ദേഹം വെ 
യിലത്ത്‌ ആറുകിലോമീറര്‍ നടന്ന്‌ താമസന്ഥലത്തെത്തി അന്നു തോ 
ന്നിയ കഠിനമായ ക്ഷിണം മൂന്നുദിവസം വി.ശമിച്ചിട്ടം വിട്ടമാറാത്തതി 
നെ തടറന്ന്‌ അദ്ദേഹം ആശുപതിയില്‍ പോയി. ഹൃദ 
യത്തിലെ ബ്ളോക്ക്‌ ആണ്‌ വില്ലന്‍ എന്നതായിരു 

ന; പരിശോധനാഫലം ഒരുപാട; മരുന്നുകളും 
ആന്‍ജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന ഉപദേശ 

വ്യമായിട്ടാണ്‌ അച്ചന്‍ ആഗഃപതിവിട്ടത്‌. 
ഒരോ നേരത്തേയക്കുമായി ഒരോ കൈക്കു 
ടന്ന മരുന്നുകള്‍. ഒരിക്കല്‍ കഴിച്ചപ്പോള്‍ 
തന്നെ മടുപ്പുതോന്നി. പ്രകൃതിജീവന 
ത്തെക്കുറിച്ചു; കേടുറിഞ്ഞിട്ടുള്ള അച്ചന്റെ 
മനസ്സില്‍, ഒന്നു പരീക്ഷിച്ചാലോ എന്ന 
ചിന്തയായി. കോട്ടയത്തുള്ള തപോവനം 
എന്ന ചികിത്സാലയത്തിലേക്ക്‌ പോകാന്‍ 
തീരുമാനിച്ച. ഡോക്ടറോട്‌ ഫോണ്‍ചെയ്തു 
ചോദിച്ചപ്പോള്‍ “ആയിക്കോളൂ. എന്നാല്‍ മരു 
ന്ന്‌ എല്ലാം കൃത്യമായി കഴിക്കണം” എന്നായിരു 
ന്നു മറുപടി. എന്നാല്‍ പിന്നിട്‌ അച്ചന്‌ മരുന്ന്‌ തൊ 
ടേണ്ടിവന്നിട്ടില്ല. മാസങ്ങള്‍ കഴിഞ്ഞ്‌ അദ്ദേഹം വിണ്ടും 
പഴയ ഡോക്ടറുടെ അടുത്തെത്തി പരിശോധിപ്പിച്ചു. പൂര്‍ണ്ണ ആരോ 
ഗ്യവാനാണെന്നാണ്‌ അദ്ദേഹം പറഞ്ഞത്‌. ഇതോടെയാണ്‌ അദ്ദേഹം 
സസ്യാഹാരപ്രചാരണത്തില്‍ സജീവമായത്‌. എന്നാല്‍ അച്ചന്‍ സ്വയം 
ശീലിക്കുന്നത്‌ വെറും സസ്യാഹാരമല്ല. പ്രകൃതിജീവനമാണ്‌ “പ്രകൃ 
തിജ്ീവനം ചികിത്സയല്ല, ജീവിതരീതി തന്നെയാണ്‌ അച്ചന്‍ പറയു 
ന്നു. ഇപ്പോഴത്തെ ഭക്ഷണരീതി നാഗരികതയുടെ ഭാഗമായി നൂറ്റാണ്ടു 
കള്‍ കൊണ്ട്‌ വളര്‍ന്നുവന്നതാണെന്നും അതിനാല്‍ അത്‌ ശരിയാണെ 
ന്നുമൊരു വാദമുണ്ട്‌. എന്നാല്‍ വികസനത്തിന്റെ ഭാഗമായി ഉരുത്തിരി 
യുന്ന ശീലങ്ങളെല്ലാം മനുഷ്യനും ഭൂമിയ്ക്കും നല്ലതാണെന്ന്‌ പറയു 
ന്നത്‌ വിഡ്ഡിത്തമാണെന്ന്‌ സസ്യാഹാരപ്രചാരകര്‍ പായുന്നു. ഈ 
വാദമനുസരിച്ച്‌ അമ്പതോ നൂറോ വര്‍ഷം കഴിയുമ്പോള്‍, ഇപ്പോള്‍ തു 
ടങ്ങിയിട്ടുള്ള ഫാസ്റ്റ്‌ ഫുഡ്‌ ഭക്ഷണശീലങ്ങള്‍. നാഗരികതയുടെ ഭാഗ 
മായി വര്‍ഷങ്ങള്‍കൊണ്ട്‌ ഉരുത്തിരിഞ്ഞതാണെന്നും അതുകൊണ്ട്‌ അത്‌ 
മനുഷ്യന്‌ ദോഷമുണ്ടാക്കാന്‍ തരമില്ല എന്നും അഭി,പായമുണ്ടാകാം. 
സമൂഹത്തില്‍ നിലനില്‍ക്കുന്ന ഏതൊരവസ്ഥയ്ക്കുമെതിരെ ചിന്തി 
ക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവര്‍ക്ക്‌ എന്നും ധാരാളം എതിര്‍ 
പുകളുണ്ടാകാറുണ്ട്‌. ജീവ൯ന്‍ദയാവേദിപ്രവര്‍ത്തകരുടേയും സ്ഥിതി വ്യ 
തൃസ്തമല്ല. സസ്യാഹാരപ്രചാരണം നടത്തുകയും അതനുസരിച്ച്‌ 
സ്വന്തം ജിവിതം നയിക്കുകയും ചെയ്യുമ്പോള്‍ ക്രൈസ്തവര്‍ക്ക്‌ കുടുംബ 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004൭ 123 


നാണു ശ്രമിക്കുന്നത്‌. എന്നാല്‍ പൊതുവെ ഞങ്ങളുടെ രീതി ഞങ്ങ 
ടെ തന്നെ സഭാംഗങ്ങളുടെ ഇടയില്‍ ഒരു പരിഹാസവിഷയമാണ്‌ മുഴ 
ത്തോമ്മാ സഭക്കാരനായ ഫാദര്‍ തോമസ്‌ തുറന്നുപറയുന്നു. 

ജീവന്‍ദയാവേദിയുടെ മീറ്റിങ്ങില്‍. ക്നാനായ ക്രൈസ്തവസമുധ 
ത്തില്‍പ്പെട്ട ഒരു വീട്ടമ്മ വ്യത്യസ്ത ഭക്ഷണശീലങ്ങളുള്ള തന്റെ മൂന 
ആണ്‍മക്കളെക്കുറിച്ച്‌ പറയുകയുണ്ടായി. ഒരാള്‍ ചെറുപ്പത്തിലേ മ, 
സാഹാരം കഴിക്കാത്തവനായിരുന്നു. വളര്‍ന്നപ്പോള്‍, സസ്യാഹാരിയ്ര 
ഈ കുട്ടി ബുദ്ധിയിലും ആരോഗ്യത്തിലുമെന്നുവേണ്ട സ്വഭാവത്തിലു, 
സഹോദരന്മാരേക്കാള്‍ പ്രകടമാംവിധം മെച്ചമാണെന്ന്‌ കണ്ടുവത്രേ 
ശുദ്ധ പ്രകൃതിവാദികള്‍ക്കു മാത്രം കേട്ടാല്‍ ആവേശം തോന്നുന്ന ൭൮ 
റുമൊരു യാദൃച്ഛികതയായി സാധാരണക്കാരിയായ ആ അമ്മയും; 
വാക്കുകളെ എടുക്കാം. എന്നാല്‍ അതിലുമപ്പുറമൊരു സൂചന ഇതില 
ണ്ടാകാനുള്ള സാദ്ധ്യത ശാസ്്രവസ്തുതകള്‍ പരിശോധിക്കുമ്പോള്‍ തനെ 
തള്ളിക്കളയാനാകില്ല. 

പുതിയ തലമുറ മാതാപിതാക്കളെ അപേക്ഷിച്ച്‌. വ്യത്യസ്ത ആശ 
യങ്ങള്‍ ഉള്‍ക്കൊള്ളാന്‍ കൂടുതല്‍ തയ്യാറാണെന്ന്‌ ഫാദര്‍ തോമസ്‌ പം 
യുന്നു. കുമ്പനാട്‌ ഏതാനും വീടുകള്‍ക്കുമാത്രമായുള്ള ഒരു പള്ളിയി 
ലെ പുരോഹിതനായ ഫാദര്‍ തോമസ്‌ അവിടെ മീറ്റിങ്ങുകള്‍ വിളിച്ചു 
കൂട്ടി ഇക്കാര്യങ്ങള്‍ സംസാരിക്കാറുണ്ട്‌. അച്ചന്റെ സ്വാധീനത്തില്‍ പല 
കൌമാരക്കാരും സസ്യാഹാരത്തിലേയ്ക്കു തിരിയുകയും വീട്ടുമുറ്റത്ത്‌ 
ജൈവപച്ചക്കറികൃഷി തുടങ്ങുകയും ചെയ്തു. 

“മാംസമാണ്‌ പ്രശ്നം. മത്സ്യം മനുഷ്യന്‌ ഗുണമേ ചെയ്യു” എന്നൊടു 
വിശ്വാസമുണ്ട്‌. മീന്‍ പ്രധാന ആഹാരമായ എക്‌സിമോകള്‍ക്ക്‌ ഹ്മ 
യാഘാതം ഉണ്ടാകുന്നില്ല എന്നതാണ്‌ ഇതിന്റെ തെളിവായി ചൂണ്ടിക്കു 
ണിക്കുന്നത്‌. “എന്നാല്‍ മത്സ്യം എല്ലുകളുടെ ബലം കുറയ്ക്കുന്ന മ 
സ്റ്റിയോപൊറോസിസ്‌ എന്ന രോഗം ഉണ്ടാക്കും. എക്‌സിമോകള്‍ ഈ 
രോഗം മൂലം ശരാശരി 35-40 വയസ്സിനുള്ളില്‍ മരിക്കുന്നു എന്ന്‌ അമ 
രിക്കയിലെ നാഷണല്‍ ഹെല്‍ത്‌ അസോസിയേഷന്റെ (NHA) a0 
സിദ്ധീകരണത്തില്‍ വായിച്ചു. മനുഷ്യന്‌ യഥാര്‍ത്ഥത്തില്‍ അനുയേ 
ജ്യമായ ഭക്ഷണം ഒരിക്കലും ഒരവയവത്തിന്‌ അനുകൂലമാകുമ്പോള്‍ 
മറ്റൊരു അവയവത്തിന്‌ പ്രതികൂലമാകില്ല” കുര്യന്‍ ചൂണ്ടിക്കാട്ടുന്നു 
ഇപ്പോള്‍ ആധുനികവൈദൃശാസ്ത്രം പഠിച്ചവരുടെ ഇടയില്‍പ്പോലും ഫര 
ചാരം കിട്ടിവരുന്ന ഹോളിസ്റ്റിക്‌ ചികിത്സാരീതി എന്ന സംയോജിത ചി 
കിത്സാരീതിയുടെ അടിസ്ഥാനവും മനുഷ്യനേയും പ്രകൃതിയേയ്യ 
ആത്മാവിനേയും ഒന്നായിക്കണ്ടുവേണം ചികിത്സിക്കാന്‍ എന്തു 
തന്നെയല്ലേ? ജ 


ത്തില്‍നിന്നും ബന്ധുക്കളില്‍ നിന്നും ഒരുപാട്‌ എതിര്‍പ്പും ആക്ഷേപ 
വും സഹിക്കേണ്ടിവരുന്നത്‌ സ്വാഭാവികം. കുടുംബത്തെ മൊത്തമായി 
ബാധിക്കുന്ന സംഗതികളില്‍പ്പോലും സ്വന്തം സിദ്ധാന്തങ്ങള്‍ പ്രാവര്‍ 
ത്തികമാക്കാന്‍ ശ്രമിക്കുമ്പോള്‍ പ്രശ്നം രൂക്ഷമാകും. വേദിയുടെ ഒരു 
പ്രധാനപ്രവര്‍ത്തകന്റെ മകന്റെ വിവാഹം അടുത്തിരിക്കുന്നു. പച്ചക്കറി 
സദ്യ നടത്താം എന്ന്‌ അദ്ദേഹം പറഞ്ഞത്‌ മുഴുവന്‍ ബന്ധുക്കളിലും 
ഞെട്ടലുണ്ടാക്കി. ബന്ധുക്കളും സ്വസമുദായത്തില്‍പ്പെട്ട നാട്ടുകാരുമൊ 
ക്കെ എന്തുപറയുമെന്നു കരുതിയാണ്‌ ഭാര്യക്കും മക്കള്‍ക്കും ആധി. “ 
ശരി. നിങ്ങളുടെ ഇഷ്ടംപോലെ മാംസാഹാരം തന്നെ ഉണ്ടാക്കാം. 
പക്ഷേ. അതോടുകൂടി ഞാന്‍ എന്റെ പൊതുജീവിതം അവസാനിപ്പി 
ക്കും” ഇത്രമാത്രമേ കുടുംബനാഥന്‌ പറയാനുണ്ടായിരുന്നുള്ളു. അവ 
സാനം വീട്ടുകാര്‍ വഴങ്ങി. എങ്കിലും മകന്‌ തന്റെ വിവാഹസദ്യ ഇല 
യില്‍ വിളമ്പുന്നത്‌ സങ്കല്ലിക്കാന്‍ പോലുമാകുന്നില്ല. അതിനാല്‍ മകനെ 
അല്പമെങ്കിലും ആശ്വസിപ്പിക്കാന്‍ പാളകൊണ്ടുള്ള പ്ളേയ്റ്റ്‌ വാങ്ങാ 
നുള്ള ഒരുക്കത്തിലാണ്‌ അപ്പന്‍. 


മുസ്ലിം സമുദായത്തെപ്പറ്റി 


മാംസാഹാരപ്രവണത ഒരുപക്ഷേ. ക്രിസ്ത്യാനികളേക്കാള്‍ കൂടുത 
ലുള്ള മതവിഭാഗമാണ്‌ മുസ്ലിമുകള്‍. എന്നാല്‍ മറ്റൊരു സമുദായത്തില്‍ 
പെട്ടവര്‍ അവരെ ബോധവല്‍ക്കരിക്കാന്‍ ശ്രമിച്ചിട്ടുകാര്യമില്ലെന്ന്‌ വേ 
ദിയുടെ പ്രവര്‍ത്തകര്‍ കരുതുന്നു. “അതിന്‌ വസ്തുതകള്‍ മനസ്സിലാക്കിയ 
ഏതാനും മുസ്ലിമുകളെങ്കിലും മുന്നോട്ടുവരണം. അങ്ങനെവന്നാല്‍, ഞങ്ങ 
ളുടെയൊപ്പം അവരെ ചേര്‍ക്കാന്‍ സന്തോഷമേയുള്ളു” ഫാദര്‍ എ.സി. 
തോമസ്‌ പറയുന്നു. 

ചില സമുദായങ്ങളുടെ നൂറ്റാണ്ടുകളായി വളര്‍ന്നുവന്ന ആഹാര 
ശീലത്തെയാണ്‌ ഇവിടെ തള്ളിപ്പറയുന്നത്‌. അതുകൊണ്ടുതന്നെ ഇതൊ 
രു പൊള്ളുന്ന പ്രശ്നമാണ്‌. അതിനാല്‍ വളരെ സൂക്ഷിച്ചാണ്‌ പ്രവര്‍ 
ത്തകരുടെ ഓരോ നീക്കവും. സ്വന്തം സമുദായക്കാരോടു സംസാരിക്കു 
മ്പോള്‍ പോലും വേദി പ്രവര്‍ത്തകര്‍ ജാഗ്രത പുലര്‍ത്തുന്നു. “ക്രിസ്ത്യാ 
നികള്‍ പല സഭകളില്‍ പെട്ടവരാണ്‌. അതിനാല്‍ ഞങ്ങള്‍ ക്രിസ്യാനി 
കളായതുകൊണ്ടുമാത്രം ഏതു ക്രിസ്ത്യാനിയോടും ഇക്കാര്യം സംസാരി 
ക്കാനാകില്ല. ഒരാള്‍ മറ്റൊരു സഭക്കാരോട്‌ ഇത്തരം കാര്യങ്ങള്‍ പറ 
ഞ്ഞുമനസ്സിലാക്കുന്നതിനേക്കാള്‍ എളുപ്പം സ്വന്തം സഭക്കാരോട്‌ പറ 
ഞ്ഞുമനസ്സിലാക്കുന്നതാണ്‌. വേദിയിലും പല സഭക്കാരുണ്ട്‌. അതിനാല്‍ 
ഞങ്ങളോരോരുത്തരും സ്വന്തം സഭയില്‍ ബോധവല്‍ക്കരണം നടത്താ 


ഭാരതത്തിലെ പുരാതനവും ചരിത്രപസിദ്ധവുമായ ഏക വിഷ്ണുമായസ്വാമിക്ഷേ(്രം 


കാനാടിമഠം. (തറവാട്‌) 
ശ്രീ. വിഷ്ണുമായസ്വാമിയുടെ അത്ഭുതസിദ്ധി. 


ജാതിമത ദേദമെന്യേ സര്‍വ്വര്‍ക്കും അനുഗ്രഹം 


കെ.കെ. ശിവാനന്ദന്‍, മഠാധിപതി, കാനാടിദം, (എസ്‌.സി, എസ്‌.എം. ട്രസ്റ്‌) പി.ഒ. കിഴക്കുമുറി, 
പിന്‍- 680 571. പെരിങ്ങോട്ടുകര, തൃശ്ശൂര്‍, കേരളം. ഫോണ്‍ : (0487) 2272244, 2272255 


തൊഴില്‍ അഭിവുദ്ധി, വിവാഹം, ശത്രുദോഷം, മാനസിക പ്രശ്‌നങ്ങൾ, വ്യാപാര അഭിവൃദ്ധി, 
ദാമ്പത്യപരാജയം, കുടുംബപ്രശ്‌നം തുടങ്ങി പരിഹരിക്കഷെടാത്ത ഏത്‌ പ്രശ്‌നങ്ങള്‍ക്കും, 
ഉദ്ദിഷ്ഠകാദ്വലബ്ധിയും, സരഭാഗ്യ ജീവിതവും, മനഃശാന്തിയും, നേടിക്കൊടുക്കുന്നു. സജ 
വിവരങ്ങള്‍ക്ക്‌ ഫോണ്‍ മുഖേനയോ, കത്ത്മുഖേനയോ ബന്ധകെടുക. നേരില്‍ ദര്‍ശനത്തിന്‌ 

വരുന്നവര്‍ പകല്‍ 12 മണിക്ക്‌ മുന്‍പായി എത്തിച്ചേരുക. ദര്‍ശനം എല്ലാദിവസവും ഉണ്ടായിരിക്കും. 
18: നില്‍ വരുന്നവ മൃഭൂര്‍ 960൪ മസുദാർ ഒറ്റ്‌ (ലാ നിന്‌ ചേര്‍ ട്‌ വഴി ത്ൃപയാര്‍ക്ക്‌ പാമുന റ്റി 090, പെരിജ്കാട്ടുകര മൂന്നും കുടിയ സെന്ററില്‍ ഇങ്ങു. ജവിടെ മാനാടിമഠ്തിക്മി 
 മാര്‍്ഗനിര്‍ദ്ദേടം നൽകുന്ന ബോര്‍ഡ്‌ പ്രര്വേകം ജതിച്ചുവരിക. കാനാടിമഠത്തിറെ മുര്‍ഭാമത്ങ്‌ നൂറാ ജു പഴക്കമുള്ള വലിയൊഭു ആദരവും കരിൽ രില്‍മെട്ടും ൭0 


മലയാളം ഓണ പ്പതി പ്പ്‌ 
ആഗസ്ററ്‌ 2004 124 


ത്വാ താരുണ്യം 
൫ചാരിനുദമ്പാള്‍ 


ടെലിവിഷന്‍ ആക്ടിവിസത്തിന്റെ വേറിട്ട വഴികളിലൂടെ, പാലക്കാടിന്റെ അകത്തളങ്ങളില്‍ 


നിന്നും കേരളത്തിന്റെ പൊതുവിചാരത്തിലിടം തേടുകയാണ്‌ “തീര്‍ഷ്‌” 


ഉരരരകകകകകകകടരരരകടട്രമകരരമരതരടകം 


ശക്തികള്‍ക്കും 


ഗമായ നിലവിളികള്‍ കൊളുത്തിവലിച്ച മനസ്സും ഒരു വി.എച്ച്‌.എസ്‌. 
ക്യാമറയുമായി സുഹൃത്ത്‌ കൃഷ്ണകാന്തിനൊപ്പം ഇയാള്‍ 'തീര്‍പ്പി'നി 
റങ്ങുകയാണ്‌. വേദനകളില്‍ അമൃതമാകുന്ന സാന്ത്വനം തേടി, അധി 
കാരകേന്ദ്രങ്ങളിലും അങ്ങാടിമുക്കിലും അയല്‍പക്കങ്ങളിലുമെല്ലാം 
ഇവര്‍ അലഞ്ഞുതിരിയുന്നു. തിരിച്ചെത്തുമ്പോഴേയ്ക്കും നിരാലംബമായ 
ഒരു നെടുവീര്‍പ്പിലെങ്കിലും സാര്‍ത്ഥകമായ പുഞ്ചിരിയുടെ പ്രകാശം 
പരന്നിട്ടുണ്ടാവും. 

ടെലിവിഷന്‍ ആക്ടിവിസത്തിന്റെ വേറിട്ട വഴികളിലുടെ, പാലക്കാ 
ടിന്റെ അകത്തളങ്ങളില്‍ നിന്നും കേരളത്തിന്റെ പൊതുവിചാരത്തിലി 
ടം തേടുകയാണ്‌ 'തീര്‍പ്പ്‌' എന്ന സവിശേഷമായ ടെലിവിഷന്‍ പ്രോ 
ഗ്രാം. പാലക്കാടിന്റെ ഇത്തിരിവട്ടത്തില്‍ ഏഷ്യാനെറ്റ്‌ കേബിള്‍ വിഷ 
നിലൂടെ കെ.വി. ഷാജിയും സുഹൃത്തുക്കളും അവതരിപ്പിക്കുന്ന ‘തീര്‍ 
പ്പീ'ന്‌ തീരെ ചെറിയ പ്രേക്ഷക സമൂഹമേയുള്ളു. എന്നാല്‍ പരാതി 
ക്കും പരിഹാരത്തിനുമിടയിലെ നിസ്വാര്‍ത്ഥ സാന്നിദ്ധ്യമായി പാലക്കാ 
ടിന്റെ ആദരം പിടിച്ചുപറ്റിയ ഈ ടെലിവിഷന്‍ പ്രോഗ്രാം ആത്മവി 
ശ്വസത്തോടെ നാലാം വയസ്സിലേയ്ക്ക്‌ പ്രവേശിക്കുകയാണ്‌. 


'തീര്‍പ്പി'ന്റെ രീതിശാസ്ത്രം 


ടെലിവിഷന്‍ ആക്ടിവിസത്തിന്റെ മാനുഷിക ഭാവങ്ങള്‍ യാഥാര്‍ 
മധുബോധത്തോടെ അടയാളപ്പെടുത്തുകയാണ്‌ “തീര്‍പ്പ്‌. വമ്പന്‍ ചാ 
നലുകളുടെ “ഗ്ലോബല്‍ കവറേജി'നിടയില്‍ ഒറ്റപ്പെട്ടുപോകുന്ന പ്രശ്ശ 
മേഖലകള്‍ പലപ്പോഴും മുഖ്യധാരയുടെ ആലോചനാപരിസരങ്ങളിലി 
ല്ല. സാമാന്യവല്‍ക്കരിക്കപ്പെട്ട ദൃശ്യബോധത്തേയും കാഴ്ചപ്പാടുകളേ 
യും തന്നെയാണ്‌ ഇവ മാറി മാറി പരിലാളിക്കുന്നത്‌. കാഴ്ചയുടെ പൊ 
തുബോധത്തെ പുളകം കൊള്ളിക്കുന്ന അനുഭവങ്ങളിലും സംഭവങ്ങ 
ളീലുമാണ്‌ ഇവയുടെ ആനന്ദം കുടികൊള്ളുന്നത്‌. അതിന്റെ വ്യത്യസ്ത 
മായ ആഘോഷമത്രേ, ഇവരുടെ വേറിട്ട കാഴ്ചകളുടെ പോലും ആകെ 


കകക 


ത്തുക. ഇതിനിടയില്‍ നിഗ്ലബ്ദരാക്കപ്പെട്ട മൌനവിലാപങ്ങള്‍ക്ക്‌ കണ്ണും 
ര്‍രളും കൊടുക്കാനും അവര്‍ക്ക്‌ താങ്ങും തണലുമാവാനും മാദ്ധ്യമങ്ങള്‍ 


ത ടന്‌ യ വ ര 


ക്കും മാദ്ധ്യമപ്രവര്‍ത്തകര്‍ക്കും എവിടെ നേരം? ഇവിടെയാണ്‌ “തീര്‍ 
പ്പിന്റെ സാന്നശിഖരങ്ങള്‍. മലയാളത്തിന്‌ പുതിയ മാധ്യമ പാഠാവ 
ലിയാകുന്നത്‌. 

24 ഫ്രെയിമുകള്‍ ചേരുമ്പോഴുണ്ടാവുന്ന ഒരു ചലനത്തിലൂടെ ഒരു 
ചോദ്യമുണ്ടുകണമെന്ന ക്യാമറയുടെ പ്രാഥമിക പാഠത്തില്‍വെച്ച്‌ ഇന്ന്‌ 
ഉപസംഹരിക്കാനാവില്ല. മാദ്യ്യമകോയ്മയുടെ വര്‍ത്തമാനകാലത്ത്‌ ചോ 
ദൃമുല്‍പ്പാദിപ്പിക്കുക മാത്രമല്ല. ഉത്തരങ്ങള്‍ കണ്ടെത്തുകയും മാദ്ധ്യമ 
പ്രവര്‍ത്തനത്തിന്‍റെ ഭാഗമായി മാറുന്നു. നേരംപോക്കുകളില്‍ നിന്ന്‌ ജീ 
വിതത്തിന്റെ പരുക്കന്‍ പ്രതലങ്ങളിലേയ്ക്ക്‌ ദൃശ്യമാദ്ധ്യമത്തെ പറിച്ചു 
നട്ടപ്പോള്‍ വ്യത്യസ്തമായ 144 പ്രശ്നങ്ങള്‍ക്കാണ്‌ ഇതിനകം 'തീര്‍പ്പി'ലു 
ടെ അനുയോജ്യമായ ഉത്തരങ്ങള്‍ കണ്ടെത്തിയത്‌. 


ദിനകര്‍ പ്രേമപ്പ 
ET റാം നത്തിന്‌ 


ഒരുകാലത്ത്‌ ഇന്ത്യന്‍ ഫുട്ബോള്‍ ടീമില്‍ തിളങ്ങിനിന്നിരുന്ന ഷാര്‍ 
പ്പ്‌ ഷൂട്ടറായിരുന്ന പ്രേമപ്പ, ജീവിതത്തിന്റെ അവരോഹണനാളുകളില്‍ 
ദുരിതങ്ങളുടെ നിലയില്ലാക്കയങ്ങളില്‍ മുങ്ങിത്താണുകൊണ്ടിരിക്കുക 


ദിനകര്‍ പ്രേമപ്പക്ക്‌ 'തീര്‍പ്പി'ന്റെ പ്രവര്‍ത്തനഫലമായി ലഭിച്ച ഹോട്ടല്‍ 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 ൦ 125 


it 


യായിരുന്നു. അവസാനമായി കളിച്ച ബോംബെയിലെ ഓര്‍ക്കെ മില്‍ 
സ്‌ അടച്ചുപൂട്ടിയതോടെ ഗാലറികളുടെ ആരവങ്ങള്‍ക്കപ്പുറത്ത്‌ പച്ച 
യായ ജീവിതത്തിന്റെ യാഥാര്‍ത്ഥ്യം പ്രേമപ്പ തിരിച്ചറിഞ്ഞു. വെറും 
കയ്യോടെ നാട്ടില്‍ തിരിച്ചെത്തിയ പ്രേമപ്പയ്ക്ക്‌. സഹായവുമായി ചില 
സാമുഹ്ൃപ്രവര്‍ത്തകരെത്തി. ഇവരുടെ പ്രവര്‍ത്തനഫലമായി പ്രേമപ്പ 
യ്ക്ക്‌ തട്ടുകട നടത്താന്‍ സര്‍ക്കാര്‍ ഒന്നര സെന്റ്‌ ഭൂമി ലീസിന്‌ നല്‍കി. 
പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ പരിചരണങ്ങള്‍ അനുഭവിച്ച്‌ പരിച 
യിച്ച പ്രേമപ്പ, തട്ടുകടയിലെ ചൂടിലേയ്ക്കും പുകയിലേയ്ക്കും സ്വയം 
ഡൈവ്‌ ചെയ്യുകയായിരുന്നു. അതിനിടെ ലീസിന്റെ കാലാവധി കഴി 
യാറായി. പാലക്കാടിന്റെ അഭിമാനമായി. ഗാലറികളുടെ ആര്‍പ്പുവിളി 
കളേറ്റുവാങ്ങി എതിരാളികളുടെ ഗോള്‍മുഖത്തേയ്ക്ക്‌ കുതിച്ചിരുന്ന 
പ്രേമപ്പ ജീവിതത്തിന്റെ മുന്‍പില്‍ പകച്ചുനിന്നു. മറ്റുവരുമാനമാര്‍ 
ഗ്ഗങ്ങള്‍ ഒന്നുമില്ലാത്ത തനിക്ക്‌ ഒന്നരസെന്റ്‌ പതിച്ചുനല്‍കണമെന്ന്‌ 
പ്രേമപ്പ ജില്ലാകളക്ടറോട്‌ അപേക്ഷിച്ചു. വര്‍ഷങ്ങള്‍ കഴിഞ്ഞിട്ടും ഈ 
അപേക്ഷ പരിഗണിക്കപ്പെട്ടില്ല. തുടര്‍ന്നാണ്‌ പ്രേമപ്പ “തീര്‍പ്പി'നെ സ 
മീപിക്കുന്നത്‌. 
മാധ്യമപ്രവര്‍ത്തകന്റെ സ്വാതന്ത്രവും സഹൃദങ്ങളും കൈമുതലാ 
ക്കി ക്യാമറയുടെ സാന്നിദ്ധ്യത്തില്‍ “തീര്‍പ്പ്‌ നട 
ത്തിയ അന്വേഷണം ആര്‍.ഡി.ഒ. ഓഫീസില്‍ നി | 
ന്നാരംഭിച്ച്‌ ജില്ലാകളക്ടറുടെ അടുത്തെത്തിയപ്പോ | 
ഴേയ്ക്കും കളക്ടറേയും പ്രശ്നത്തിന്റെ വൈകാരികത | 
ഉള്‍ക്കൊള്ളിക്കാന്‍ “തീര്‍പ്പി'ന്‌ സാധിച്ചു. രണ്ടുസെ | 
ന്റസ്ഥരം പ്രേമപ്പയ്ക്ക്‌ പതിച്ചുനല്‍കിയ ജില്ലാക | 
ഉക്ടര്‍ ഉഷാടൈറ്റസ്‌, നിര്‍മ്മിതി കേന്ദ്രയുടെസഹാ | 
യത്തോടെ പ്രേമപ്പയ്ക്ക്‌ കടയും പണികഴിപ്പിച്ചു ! 
കൊടുത്തു. കായികകേരളം ഒരു ഫുട്ബോളറോട്‌ 
' ചെയ്ത നന്ദികേടിന്‌ അങ്ങനെ 'തീര്‍പ്പി'ലൂടെ, ഒരു 
ജില്ലാ കളക്ടറിലൂടെ പ്രായശ്ചിത്തമാവുകയായിരുന്നു 


പന്നിവളര്‍ത്തു കേന്ദ്രം 


പാലക്കാട്ടെ പിരായിരിയിലെ അനധികൃത പ * 
ന്നിവളര്‍ത്തുകേന്ദ്രം ഉയര്‍ത്തുന്ന മലിനീകരണ പ്ര 
ശ്ലൂങ്ങളുമായി നാട്ടുകാരാണ്‌ തീര്‍പ്പിനെ സമീപിച്ച 
ത്‌. പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിക്കാവശ്യായ വെള്ളം സംഭരി 
ക്കുന്ന പിരായിരി പുഴയിലേയ്ക്കായിരുന്നു പന്നിവളര്‍ത്തുകേന്ദ്രത്തില്‍ 
നിന്നുള്ള മലിനജലം ഒഴുക്കിവിട്ടിരുന്നത്‌. ആരോഗ്യവകുപ്പിനും പഞ്ചാ 
യത്തിനും ആര്‍.ഡി.ഒയ്ക്കും പരാതി അയച്ചിട്ടും പരിഹാരമുണ്ടാവാ 
തെയാണ്‌ നാട്ടുകാര്‍ തീര്‍പ്പിനെത്തുന്നത്‌. പന്നിവളര്‍ത്തുകേന്ദ്രത്തിലെ 
മലിനീകരണം ബോദ്ധ്യപ്പെട്ട “തീര്‍പ്പ്‌? പ്രവര്‍ത്തകര്‍, അഞ്ചുവര്‍ഷമാ 
യി പ്രവര്‍ത്തിച്ചുകൊണ്ടിരുന്ന പന്നിവളര്‍ത്തുകേന്ദത്തിന്‌ ലൈസന്‍ 
സ്‌ ആവശ്യപ്പെടാതിരുന്ന പഞ്ചായത്ത്‌ അധികൃതരെ സമീപിച്ചു. പഞ്ചാ 
യത്ത്‌ അധികൃതരും പന്നിവളര്‍ത്തുകേന്ദ്രം. ഉടമയും തമ്മിലുള്ള അവി 
ശുദ്ധബന്ധം മനസ്സിലാക്കിയ “തീര്‍പ്പ്‌, പന്നിവളര്‍ത്തുകേന്ദ്രത്തിന്‌ ആവ 
ശ്യമായ മലിനീകരണ നിയന്ത്ണ സംവിധാനങ്ങള്‍ ഏര്‍പ്പെടുത്തി ഉട 
മയെക്കൊണ്ട്‌ ലൈസന്‍സ്‌ എടുപ്പിക്കണമെന്ന്‌ പഞ്ചായത്തിനോട്‌ അ 
ഭ്യര്‍ത്ഥിച്ചു. അടുത്തദിവസം തന്നെ കേന്ദ്രം അടച്ചുപൂട്ടാനാവശ്യപ്പെട്ട്‌ 
പഞ്ചായത്ത്‌ അധികൃതര്‍ ഉടമയ്ക്ക്‌ നോട്ടീസയച്ചു. സ്ഥാപനം അടച്ചു 
പൂട്ടിയാല്‍ താനും കുടുംബവും ആത്മഹത്യ ചെയ്യുമെന്നായി ഉടമ. തു 
ട്ര്‍ന്ന്‌ മലിനീകരണ നിയന്ത്രണ സംവിധാനം ഏര്‍പ്പെടുത്തുന്നതിന്‌ 
സമയം നല്‍കണമെന്നാവശ്യപ്പെട്ട്‌ 'തീര്‍പ്പ്‌' വീണ്ടും പഞ്ചായത്തിനെസ 
മീപിച്ചു. എന്നാല്‍ ഇത്തരം സംവിധാനത്തെക്കുറിച്ച്‌ ഒന്നുമറിയില്ലെന്ന്‌ 
പഞ്ചായത്ത്‌ അധികൃതര്‍ കൈ മലര്‍ത്തി. ഒടുവില്‍ തീര്‍പ്പ്‌, മലിനീ 


ചെയര്‍മാന്‍ കെ. 


ലയാളം ഓണപ്പതിപ്പ്‌ 


അശ്വതി ക്രിയേഷന്‍സ്‌ 


കരണ നിയന്തണ ബോര്‍ഡിലെ എന്‍ജിനീയറുടെ സഹായത്തോടട 
പന്നിവളര്‍ത്തുകേന്ദ്രത്തില്‍ മലിനീകരണ നിയന്ത്ണസംവിധാനം സ്ഥ 
പിച്ചു. കേന്ദ്രം ഉടമയ്ക്ക്‌ സ്ഥാപനം നടത്താന്‍ പഞ്ചായത്ത്‌ ലൈസ്‌ 
സ്‌ അനുവദിക്കുകയും ചെയ്തു. നാട്ടുകാരുടെയും പന്നിവളര്‍ത്തുക്ചേ്, 
ഉടമയുടെയും വ്യത്യസ്തങ്ങളായ പരാതികള്‍ക്ക്‌ ഒരേസമയം തീര്‍പ്പു 


വുകയായിരുന്നു. 


തേങ്കുറിശ്ശി മിച്ചഭൂമി 


സര്‍ക്കാര്‍ മിച്ചഭൂമി അനുവദിച്ചിട്ടും അത്‌ ഉപയോഗിക്കാന്‍ കഴി 
യാതിരുന്ന മൂന്നുപേരുടെ പരാതിയായിരുന്നു ഇത്‌. സര്‍ക്കാര്‍ അളന്നു 
നല്‍കിയ മിച്ചഭൂമിക്ക്‌ മറ്റ്‌ അവകാശികള്‍ രംഗത്തുവന്നതാണ്‌ ഇവര്‍ 
ക്ക്‌ ഭൂമിയില്‍ അവകാശം നഷ്‌ടപ്പെടാന്‍ കാരണം. സര്‍ക്കാര്‍ വിര 
രണം ചെയ്ത ഭൂമിയില്‍ വേലി കെട്ടാനെത്തിയ മൂന്നുപേരേയും എതിരേ 
ററത്‌ പ്രസ്തുത ഭൂമിയുടെ യഥാര്‍ത്ഥ ഉടമകളായിരുന്നു. മിച്ചഭൂമി തിട്ടപ്പ 
ടുത്തിയ റവന്യു ഉദ്യോഗസ്ഥരുടെ പിഴവാണ്‌ പരാതിക്ക്‌ കാരണം. ഉ 
തോടെ ഭൂമിയുടെ യഥാര്‍ത്ഥ ഉടമകള്‍ റവന്യുവകുപ്പിനെതിരെ കോട 
തിയെ സമീപിച്ചു. എന്നാല്‍ റവന്യു വകുപ്പും മിച്ച 
ഭൂമിയെന്ന്‌ പറയപ്പെടുന്ന സ്ഥലത്തിന്റെ ഉടമയും 
തമ്മില്‍ കേസ്‌ നടക്കുന്നതിനാല്‍ തീര്‍പ്പിന്‌ പരു 
തി നല്‍കിയ മൂന്നുപേരുടെയും ഭൂമി നിഷേധിക്ക 
പ്പെടുകയായിരുന്നു. ജില്ലാകളക്ടര്‍ മുതല്‍ വകുപ്പു 
മന്ത്രിവരെയുള്ളവര്‍ക്ക്‌ പരാതി നല്‍കിയിട്ടും പരി 
ഹാരമുണ്ടായില്ല. നാലുവര്‍ഷത്തിലേറെ വിവിധ 
ഫീസുകളില്‍ പരാതിയുമായി കേറിയിറങ്ങിയ ശേ 
ഷമാണ്‌ ഇവര്‍ 'തീര്‍പ്പി'നെ സമീപിക്കുന്നത്‌. 
ഇവരുടെ പരാതി “തീര്‍പ്പ്‌ ജില്ലാ കളക്‌ടറുടെ 
ശ്രദ്ധയില്‍ വീണ്ടുമെത്തിച്ചു. റവന്യുവകുപ്പും സ്ഥ 
ഉടമയും തമ്മിലുള്ള വ്യവഹാരം അതിന്റെ വഴിക്‌ 
നടക്കട്ടെയെന്നും ഭൂരഹിതരായ, മിച്ചഭൂമിക്ക്‌ അ 
ഹരായ മൂന്നുപേര്‍ക്ക്‌ പകരം ഭൂമി അനുവദിക്കണ 
മെന്നും “തീര്‍പ്പ്‌' ജില്ലാ കളക്ടറോട്‌ അഭ്യര്‍ത്ഥിചകു. 
ഇതിന്റെ അടിസ്ഥാനത്തില്‍ തേങ്കുറിശ്ശി വില്ലേജില്‍ 
വിതരണം ചെയ്യാതെ കിടന്നിരുന്ന മിച്ചഭൂമിയെക്ു 
റിച്ചുള്ള വിവരങ്ങള്‍ കളക്ടര്‍ വില്ലേജ്‌ ഓഫീസറില്‍ നിന്നും ശേഖരിച്ചു, 
വില്ലേജ്‌ ഓഫീസറുടെ റിപ്പോര്‍ട്ട്‌ കിട്ടിയ ഉടന്‍തന്നെ ഇവര്‍ക്ക്ഭമ 
പതിച്ചു നല്‍കാന്‍ ആലത്തൂര്‍ തഹസില്‍ദാരോട്‌ ജില്ലാ കളക്ടര്‍ ആര്‍ 
ശ്യപ്പെട്ടു. തുടര്‍ന്ന്‌ “തീര്‍പ്പ്‌ തഹസില്‍ദാരുമായി ബന്ധപ്പെടുകയു; 
ആഴ്ചകള്‍ക്കുള്ളില്‍ ഇവര്‍ക്ക്‌ മിച്ചഭൂമി അളന്നു തിട്ടപ്പെടുത്തുക്യു; 
നല്‍കാനുള്ള നടപടികള്‍ സ്വീകരിക്കുകയും ചെയ്തു. നാലുവര്‍ഷം നീല്‍ 
ഭൂരഹിതരായ മൂന്നുപേരുടെ പരാതിക്ക്‌ അങ്ങനെ പരിഹാരമായി. 
യഥാര്‍ത്ഥത്തില്‍ എന്താണ്‌ “തീര്‍പ്പ്‌' ചെയ്തത്‌? അമ്പരപ്പിക്കുന്ന 
അസൂയപ്പെടുത്തുന്നതോ ആയ യാതൊന്നും തീര്‍പ്പ്‌ ചെയ്തിട്ടില്ല, നീഃ 
ച്ചുപോയ വാര്‍ദ്ധക്യകാലപെന്‍ഷന്‍ പുനഃസ്ഥാപിക്കുക, ദേശീയ ക്‌ 
ടുംബസഹായ പദ്ധതിയില്‍നിന്നും അര്‍ഹരായവര്‍ക്ക്‌ സഹായഥഃ 
അനുവദിപ്പിക്കുക, തൊഴില്‍ സംരംഭകര്‍ക്ക്‌ വാഗ്ദാനം ചെയ്ത ഗ്ര 
അനുവദിപ്പിക്കുക തുടങ്ങിയ “നിസ്സാര'ങ്ങളായ കാര്യങ്ങള്‍. ഏറ്റ 
ലളിതവും സുതാര്യവുമായ വഴികളിലൂടെ. പ്രശ്നങ്ങളില്‍നിന്ന്‌ സുരജ്‌ 
തമായ അകലം പാലിക്കുന്ന ‘നിഷ്പക്ഷ മാധ്യമപ്രവര്‍ത്തനതിനു- 
കരം പ്രശ്നങ്ങളിലേയ്ക്ക്‌ ഇറങ്ങിച്ചെല്ലുന്ന ഒട്ടും “പൊഫഷണല്‍ 8 
ല്ലാത്ത മാധ്യമശൈലിയെ ഇവര്‍ ഗാഡമായി ആശ്ശേഷിക്കുന്നു. ക്ട 
ങ്ങള്‍ വസ്തുനിഷ്ഠമായി റിപ്പോര്‍ട്ടു ചെയ്യേണ്ട മാധ്യമപ്രവര്‍ത്ത 


വിജയരാഘവന്‍ 


പരിഹാരകര്‍മ്മം നിര്‍വ്വഹിക്കേണ്ട ആക്ടിവിസ്റ്റിന്റെ റോള്‍ ഏറ്റെടു 


ആഗസ്ററ്‌ 2004 126 


ന്നത്‌ എന്തിനാണെന്നു ചോദിച്ചാല്‍ കെ.വി. ഷാ 
ളി ഒരു കഥപറയും. അന്വേഷണാത്മക പത്രപ്ര 
വര്‍ത്തനത്തിന്റെ ഇരയാകേണ്ടിവന്ന ഇമ്പാവ എന്ന 
അപസ്മാരരോഗിയുടെയും തീക്ഷ്ണമായ ആ അ 
നുഭവച്ചുടില്‍ വാടിപ്പോയ ഒരു പ്ത്രപവര്‍ത്തകന്റെ 
ആവേശത്തിന്റെയും കഥ. 


ഇമ്പാവയുടെ കഥ 
തള 

കാലം 1990-കളുടെ തുടക്കം. കെവി. ഷാജി 
അന്ന്‌ ദീപിക ദിനപ്രതത്തിന്റെ മലപ്പുറം ലേഖകന്‍. 
മലപ്പുറത്തിന്റെ മുക്കിലും മൂലയിലും “എക്സ്ക്ലൂസി 
വകള്‍ തേടി നടക്കുന്നതിനിടെയാണ്‌ കടലുണ്ടി 
യിലെ ഇമ്പാവയെ ഷാജി കണ്ടുമുട്ടുന്നത്‌. ആദ്യം 
ഒരു കതുകക്കാഴ്ചയായും പിന്നെ അസ്വസ്ഥമാ 
ക്കുന്ന ഒരു ദുഃസ്വപ്നമായും ഷാജിയുടെ മനസ്സി 
ലേയ്ക്ക്‌ ഇമ്പാവ തള്ളിക്കയറുകയായിരുന്നു. 

കോടികള്‍ മുടക്കി കടലുണ്ടി നഗരത്തില്‍ സര്‍ 
ക്കാര്‍ പണിത ഫിഷിംഗ്‌ ഹാര്‍ബര്‍ കെട്ടിടങ്ങള്‍, 
ഉദ്ഘാടനത്തിനു മുന്‍പേ നശിക്കാന്‍ തുടങ്ങുന്ന 
തിന്റെ സചിത്രലേഖനം തയ്യാറാക്കുന്നതിനിടെയാ 
ണ്‌ ഷാജി ആകസ്മികമായി ഇമ്പാവയെ കാണു 
ന്നത്‌. പൊളിഞ്ഞുതുടങ്ങിയ ഹാര്‍ബര്‍ കെട്ടിടത്തി 
നടിയില്‍ താല്‍ക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ചെ 
റിയൊരു ഷെഡില്‍ ബാര്‍ബര്‍ ഷാപ്പ്‌ നടത്തുകയാ 
ണ്‌ ഇമ്പാവ. ജോലിക്കിടെ രണ്ടോ മൂന്നോ മിനിറ്റു 
നേരം ഇമ്പാവ അപസ്മാരം ബാധിച്ച്‌ വിറബാധി 
തനാകും. പിന്നെ വീണ്ടും പഴയപോലെ ജോലി 
തുടരും. ഇമ്പാവയേയും അയാളുടെ രോഗത്തേയും | 
അറിയാവുന്ന നാട്ടുകാര്‍ ഈ അസകര്യം കാര്യ 
മാക്കാതെ ഇമ്പാവയെത്തന്നെ തങ്ങളുടെ ബാര്‍ബ 
റായി തിരഞ്ഞെടുത്തു. 


കെ.വി. ഷാജി 


ചുരുങ്ങിച്ചുരുങ്ങി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാ 
ണ. തംബോലകളും ജാക്ക്പോട്ടുകളും കയ്യടക്കി 
ക്കൊണ്ടിരിക്കുന്ന പ്രസ്തുത ഇടം, മലയാളത്തില്‍ മാ 
|] ധ്യമ്രവര്‍ത്തകരുടെ വിഹാരമേഖലയല്ല. “ടെലിവി 

ഷന്‍ ഒരു തണുപ്പന്‍ മാധ്യമ'മാണെന്ന്‌ പറഞ്ഞ മാര്‍ 
ഷൽ മക്ലൂഹന്റെ ടെലിവിഷന്‍ ചിന്തകളത്രേ 
ഇവരെ നയിച്ചത്‌. സാങ്കേതിക സവിശേഷതകളെ 
മുന്‍നിര്‍ത്തിയുള്ള ഈ മക്ലൂഹിയന്‍ വിചാര 
ത്തില്‍, ഇനങ്ങളെ പ്രകോപിപ്പിക്കാനും ഉത്തേജി 
പ്പിക്കാനുമുള്ള ടെലിവിഷന്റെ ശക്തി സംശയാസ്പ 
ദമാണ്‌. എന്നാല്‍ പ്രതിബദ്ധ രാഷ്ട്രീയക്കാര്‍ കു 
റേശ്ഗേ കുറേശ്ശെയായി വിട്ടൊഴിഞ്ഞുകൊണ്ടിരി 
ക്കുന്ന പൊതുപ്രവര്‍ത്തനത്തിന്റെ മേഖലകളിലേ 
യ്ക്ക്‌ പതുക്കെയാണെങ്കിലും ചുവടുറപ്പോടെ നട 
ന്നടുക്കാന്‍ ചില മാധ്യമപ്രവര്‍ത്തകരെങ്കിലും ശ്ര 
മിക്കുന്നുണ്ട്‌. കാഴ്ചക്കടിപ്പെട്ടുപോയ സമകാലീന 
ജു സമൂഹവും മാധ്യമവശംവദരായ ഭരണകര്‍ത്താക്ക 
1 ളും ഇതിന്‌ ആക്കം കൂട്ടുന്നു. 

യഥാര്‍ത്ഥത്തില്‍ “തീര്‍പ്പ്‌ പ്രശ്നങ്ങള്‍ പരിഹ 
രിക്കുന്ന രീതി തുകകരമാണ്‌ ഒരാള്‍ നേരിട്ടു 
ചെന്നു പറഞ്ഞാല്‍ പരിഹരിക്കപ്പെടാത്ത പ്രശ്നം 
] ക്യാമറക്ക്‌ മുന്‍പില്‍ അവതരിപ്പിക്കപ്പെടുമ്പോള്‍ 
അതിന്‌ സാധാരണയില്‍ കവിഞ്ഞ മാനം കൈവ ' 
രുന്നു. (ക്യാമറ കേരളീയന്‍ ഒരു ദൌര്‍ബല്യമായിരി 
ക്കുന്നു. സദാ ഒരു ക്യാമറയ്ക്ക്‌ മുന്‍പില്‍ പെരുമാ 
റുന്നതുപോലെ അവന്റെ ചലനങ്ങള്‍) അത്‌ പരി 
ഹരിക്കാന്‍ ബന്ധപ്പെട്ടവര്‍ സാധാരണയില്‍ ക 
വിഞ്ഞ രത്സുക്യവും കാണിക്കുന്നു. സാധാരണ 
പൌരന്‍ ഉന്നയിക്കുന്ന ആവശ്യങ്ങള്‍ ആരും കേള്‍ 
ക്കാതെ പോവുകയും അവ തന്നെ മാദ്ധ്യമപ്രവര്‍ 
ത്തകര്‍ ഉന്നയിക്കുമ്പോള്‍ സവിശേഷശ്രദ്ധയാകര്‍ 
ഷിക്കുകയും ചെയ്യുന്നു. നല്ലതും ചീത്തയുമായ മാ 


മ്പാവ എന്തുകൊണ്ടും ഴ്‌ ടെ 
ക ee ളു യത 9 2 ധ്യമസ്വാധ്നത്തിനകത്ത്‌ കുടുങ്ങിയ കേരളത്തിലെ 
ടെ രോഗവും രോഗത്തെ കുസാത്ത ലി 2 റ രാ ന നം 
ല്ലാം പിറ്റേദിവസം സിവാര്‍താവ അ $ നിലവിളികള്‍ Ew grad 
. അധികാ ൭ കാളുത്തിവ ലവി ച്ചി “മാധ്യമപ്രവര്‍ത്തകന്‍ സമൂഹം നല്‍കുന്ന സ്ഥാ 


രികള്‍ ച്ടുലമായാണ്‌ വാര്‍ത്തയോട്‌ പ്രതികരിച്ച 
൫. സര്‍ക്കാര്‍വക സ്ഥലം “കയ്യേറി” ബാര്‍ബര്‍ഷാപ്പ്‌ 
നടത്തിയ ഇമ്പാവയെ അവര്‍ മണിക്കൂറുവെച്ച്‌ കു 


മനസ്സും ഒരു, 
വി.എച്ച്‌. എസ്‌. 


നവും അംഗീകാരവും സ്വകാര്യാവശ്യങ്ങള്‍ക്കുവേ 
ണ്ടിയാണ്‌ പലപ്പോഴും വിനിയോഗിക്കപ്പെടുന്നത്‌. 
മാധ്യമപ്രവര്‍ത്തകന്റെ സവിശേഷമായ സാമൂഹി 


ടിയൊഴിപ്പിച്ചു. അനധികൃത കയ്യേറ്റത്തെക്കുറിച്ച്‌ ക്വാദയാമായാണ്‌ 
റിച്ച്‌ വി YA YAW) കാംഗീകാരം സാമൂഹി 
ne നല്‍കിയ പുതക്കാരനെ മതിയാവോളം അഭിന ഷാജ്യും ത്മകമായി ഉപം ന നി ി 
കുകയും ചെയ്തു. ഭാര്യയും കുട്ടികളുമുള്ള ഒരു ദരി കൃഷണകാന്തും ജയം” - കെ.വി. ഷാജി പറയുന്നു. വില 


കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ഇമ്പാ 
വയുടെ ബാര്‍ബര്‍ ഷാപ്പ്‌. ദുരിതത്തിലേയ്ക്ക്‌ കു 
ടിയിറക്കിയ ഇമ്പാവയുടെ ദുരവസ്ഥ സ്വാഭാവിക 
മായും ഷാണിയുടെ മുറിവായി. അന്നുതന്നെ കടലുണ്ടിയിലെത്തി അവി 
ടുത്തെ ചില നല്ല മനുഷ്യരുമായി ചേര്‍ന്ന്‌ ഇമ്പാവയ്ക്ക്‌ ഒരു പുതിയ ബാര്‍ 
ബര്‍ഷാപ്പ്‌ ശരിപ്പെടുത്തി നല്‍കാന്‍ ഷാജിയുടെ ഉത്സാഹത്തിനായി. 


പൊതുപ്രവര്‍ത്തനം 


ജനജീവിതത്തെ മാറ്റിമറിക്കുകയും അധികാരഘടനയെത്തന്നെ നിര്‍ 
ലയിക്കുകയും ചെയ്യുന്ന സജീവമായ പൊതുപ്രവര്‍ത്തനത്തിന്റെ ഇടം 


ത്രി” രിറങ്ങുന്നത്‌ 


ഭക ടര രക 


തിയുമായി എത്തുന്നവരില്‍ ഏറെയും തീര്‍പ്പിന്റെ 
പ്രേക്ഷകരല്ല. പ്രോഗ്രാം ടെലിവിഷനിലാണെങ്കിലും 
അത്‌ നിര്‍വ്വഹിക്കുന്ന ആക്ടിവിസം, അതുമായി 

ബന്ധമില്ലാത്തവരേയുമാകര്‍ഷിക്കത്തക്കവിധം ശക്തമാണ്‌ - ഷാജി 
പറയുന്നു. 

പാലക്കാട്ടെ ഒരുകൂട്ടം സുമനസ്സുകളുടെ സ്നേഹവും സഹായവും 
കൈമുതലാക്കി അശ്വതി ക്രിയേഷന്‍സിന്റെ “തീര്‍പ്പ്‌ നാലാം വയസ്സി 
ലേയ്ക്ക്‌ പ്രവേശിക്കുമ്പോള്‍ ചെയര്‍മാന്‍ കെ. വിജയരാഘവനും കെ. 
വി. ഷാജിക്കും അഭിമാനിക്കാം; നന്മയുടെ ക്യാമറാവെളിച്ചം കൊണ്ട്‌ മ 
ലയാള മാധ്യമലോകത്തെ നിങ്ങള്‍ എളിയ രീതിയിലാണെങ്കിലും ജ്ഞാ 
നസനാനം ചെയ്യിച്ചിരിക്കുന്നു. അ 


ഓണപ്പതി പ്പ്‌ 
ആഗസ്ററ്‌ 2004 ൦ 127 


 നെപ്പോലെ വെള്ളത്തെ കൊത്തുകയും ഉയര്‍ത്തുകയും ചെയ്യുന്ന ച 


മണ്ണിന്റെ 
PLIIAET No 


നാടന്‍പാട്ടുപാരമ്പര്യത്തിലൂടെ സി.ജെ. കുട്ടന്‍ 


നെഞ്ചോടുചേര്‍ത്തുവയ്ക്കുന്നത്‌ മണ്ണിന്റെ ലാവണ്യമാണ 


സി.ഇ കുട്ടപ്പന്‍ നാടന്‍പാട്ടുകളുടെ ഒരു പരല്‍ക്കൊട്ടയാണ്‌. 
മുളകളായി നില്‍ക്കുന്ന നട്ടുച്ചയെ മഞ്ഞപ്പുലിയാക്കാന്‍ കുട്ടപ്പന്‌ ഒരു 
കൊയ്ത്തപാട്ടമതി. മണ്ണില്‍ ഡില്‍ ചെയ്യുന്ന ആയിരം നെല്‍ത്തണ്ടു 
കള്‍ കുടംപൊട്ടി അവിടെ നിറയുന്ന; ദിക്കായ ദിക്കൊക്കെ കാളയു 
ടെ പെരുവയര്‍ പോലെ ഉരുട്ടുമുടി പ്പുകളയാന്‍ ഒരു പൊലിപ്പാട്ടു 
മതിയാകും. മകനെ കഴുത്തില്‍ കയര്‍പുറ്റി വലിച്ചുകൊണ്ടുപോകുന്ന 
കാഴ്ചകണ്ട്‌ നെഞ്ചുപൊട്ടി പൊലിയളന്ന്‌ എണ്ണം പറഞ്ഞ അച്ഛ 
ന്റെ നിലവിളിയാണ്‌ അതില്‍. മീന്‍കൂട്ടങ്ങളെ കൊത്തുന്ന കൊക്കി | 


കത്തെ ചവിട്ടിത്തള്ളുന്നവന്റെ പാട്ട്‌ അധ്വാനത്തിന്റെ ഒരു വിരാട്രു 
പം നല്‍കുന്നു. വിയര്‍പ്പ്‌ ഒരു നാഴിപോലെ നിറഞ്ഞ ശരീരവുമായി 
കറുത്ത മനുഷ്യര്‍ ചെളിയില്‍ മുഴുകിനില്‍ക്കുമ്പോഴുയരുന്ന പണിപ്പാ | 
ട്ടുകള്‍....പാടിപ്പാടി ഈ മനുഷ്യന്‍ ഒരു ഓര്‍മപ്പെടുത്തലാകുന്നു; മണ്‍ 
മറഞ്ഞുപോയ തലമുറകളുടെ നിറവിന്റെ. നോവിന്റെയും. 
സംസ്‌കൃതിയുടെ ഉറവുകള്‍ അന്വേഷിക്കുന്ന ആര്‍ക്കും ആദിമഗോ 
ത്രസമുഹത്തിന്റെ വായ്മൊഴി പാരമ്പര്യം അവഗണിക്കാനാവില്ല. പ്ര 


[| 
കൃതിയോടിണങ്ങി ജീവിച്ചിരുന്ന അധ്വാനശീലരായ ഒരു ജനതയുടെ 


പിത്തവും ചുരുമാണ്‌ അതിന്റെ കാതല്‍. പ്രകൃതിയോട്‌ ഇണങ്ങുന്ന 
തിനുപകരം പ്രകൃതിയ ഇണക്കിയതിന്റെ ഭവിഷ്യത്തുകളും മനുഷ്യകേ 
ന്രിത വികസനത്തിന്റെ പരാജയവും ഇന്ന്‌ ഏറെ ചര്‍ച്ചചെയ്യപ്പെടുന്ന 
വയാണ്‌. ഇത്തരുണത്തില്‍ വായ്മൊഴി പാരമ്പര്യത്തെപ്പറ്റിയുള്ള ഏതു 
പഠനവും ഒരു സാഹിതൃശാഖയെന്നതില്യപരി ഒരു ബദല്‍ വികസന 
സങ്കല്പം എന്ന അന്വേഷണത്തിന്റെ ഭാഗം കൂടിയാവുകയാണ്‌ നാം 
അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇത്തരമൊരു പോംവഴി സങ്കല്ത്തിലേക്ക്‌ 
നമ്മുടെ പൈതൃകപാനം മാറിക്കഴിഞ്ഞത്‌ ഈ രംഗത്ത; പ്രവര്‍ത്തി 
ക്കുന്നവരും കുറേയെങ്കിലും മനസ്സിലാക്കിക്കഴിഞ്ഞു. 


സമഷ്ടിഭാവം 


പ്രാചീന സമൂഹങ്ങളെ വിലയിരുത്തുമ്പോള്‍ അവയുടെ പ്രാഥ 
മിക താല്പര്യം നിര്‍വ്യക്തികമായിരുന്നെന്നു കാണാം. ഒറ്റയാന്‍ ജീവി 


തത്തിന്റെ മാതൃകകളൊന്നും അതിലില്ല. കൂട്ടായ ചിന്തയും പ്രവൃത്തി 
i 


യുമായിരുന്നു സാമൂഹ്യജീവിതത്തിന്റെ ആധാരം. അല്ലെങ്കില്‍ കാര്‍ഷിക 
വൃത്തിപോലെ ഒരു ജീവനസ്രമ്പദായവും ഉരുവം കൊള്ളില്ലല്ലോ. ഭിന്ന 
ശ്രേണികളിലായിരുന്നെങ്കിലും മനുഷ്യനെ ഇണക്കത്തോടെ കൊണ്ടു 
പോയത്‌ കാര്‍ഷിക സംസ്കൃതിയുടെ സവിശേഷമായ സമഷ്ടി സ 
ഭാവമാണ്‌. കൃഷി. വ്യക്തിയുടെ കണ്ടെത്തലല്ല എന്നതാണ്‌ അതിന്റെ 
അടിസ്ഥാനം. വിത്ത്‌ സംസ്കൃതിയുടെ മുലാധാരമാകുന്നതും അങ്ങ 
നെതന്നെ. ജീവിതാനുഭവങ്ങളില്‍ നിന്നു രൂപപ്പെടുന്ന സ്ര്പദായഭു 
ളാണ്‌ വിത്തിനു മുന്നും പിന്നുമുള്ള അരങ്ങ്‌. കൃഷിരീതി. വളപ്രയേ 
ഗം. രോഗം പ്രതിരോധിക്കല്‍. കാലാവസ്ഥയുടെ ആനുകൂല്യ - പ്രാരി 
കുല്യബോധം എന്നിങ്ങനെ നിലമൊരുക്കല്‍ മുതല്‍ വിളവെടുപ്പുവര 
നീളുന്ന സമ്പ്രദായങ്ങള്‍. ഉല്പാദന വൃത്തിയില്‍ ഭാഗഭാക്കാകുന്ന സമു 
ഹവ്യം വിളയും രണ്ടല്ല. രണ്ടിന്റെയും മനസ്സും ഒന്നുതന്നെ. ഈ സ്മ 
ക്ഭാവമാണ്‌ കാര്‍ഷികോല്പാദനത്തെ ഒരു സമ്പദ്വ്യവസ്ഥ മാത്രമ 
ക്കാതെ പ്രകൃതിയുമായുള്ള അതിന്റെ പ്രജയുടെ ഇണക്കമാക്കി മാര 
യത്‌. ജീവത്തായ അന്വേഷണവും മാതൃകയുമാക്കിയത്‌. 
ഇതിനര്‍ത്ഥം സദാ ഗുണകരമായിരുന്ന അല്ലും വെല്ലുമില്ലാതിരുന 
ഒരു തായില്ലമായിരുന്നു ഗോത്രജ്ീവിതമെന്നല്ല. വിളയൊരുക്കുന്ന പനി 
യാളനും നേട്ടം കൈവശത്താക്കുന്ന ഉടമയും ചേര്‍ന്ന സ്വത്തുടമാഖ 
സ്വത്തിന്റെ പൊരുത്തക്കേടുകളും ഈ ജീവന സമ്പ്രദായത്തില്‍ നില 
നിന്നിരുന്നതുതന്നെ. അടിയാളനെ വാങ്ങാം. വില്ക്കാം. കൊല്ലാം 8 
യോന. എഴുത്തോലയിലാണ്‌ ഇതിനുള്ള ഉടമ്പടിക്കുട്ട. “കൊല്ലാനും ക 
ലക്കു കൊടുക്കാനും വിലക്കാനും വിലക്കുവാങ്ങാനും കെട്ടും പൂട്ടടകി 
വിറ്റുവിലയാധാരം കൈമാറാനും' ഇങ്ങനെ പോകുന്നു ഉടമ്പടി വയര്‍ 
സ്ഥ. ഇന്നു വായിച്ചു പോകുമ്പോള്‍ ഏതോ കന്നുകാലിയെ കൈമ; 
ചെയ്യുന്നമട്ടെന്നു തോന്നിപ്പോകുന്നതില്‍ അദ്ഭുതമില്ല. പാടത്ത്‌ ജ 
ണും ഉറക്കവുമില്ലാതെ പണിയെടുക്കുന്നവനറിയാം തന്റെ അച്ഛ 
യും അമ്മയേയും വിറ്റതും സഹോദരനെ കൊലപ്പെടുത്തിയതും 88 
യോനാണ്‌. അവന്റെ നിലവും കൃഷിയുമാണ്‌ താന്‍ കാവല്‍ കിട 
ന്നതെന്ന്‌. വേണമെങ്കില്‍ കൃഷി മുച്ചൂടും നശിപ്പിച്ച്‌ അവനു വൈരി 
മകറ്റാം. പക്ഷേ. മുളയും വിളയും തന്റേതെന്ന ബോധ്യമാണ്‌ അ 
മനസ്സ്‌. അതിനു ജീവന്‍ വെടിയാനും അവന്‍ തയ്യാര്‍. മടമുറിയു 
ഏരിയുമായി എടുത്തുചാടി ജലത്തിന്റെ ഭ്രാന്തിനു ജീവന്‍ ന 


മലയാളം ഓണപ്പതി പ്പ്‌ 


ആഗസ്ററ്‌ 2004 128 


എത കുട്ടനാടന്‍ കര്‍ഷകര്‍! 


ജീവിതം താളാത്മകം 


ഇവിടെ എവിടെയാണ്‌ താളത്തിനും പാട്ടിനുമൊക്കെ പസക്തി 
എന്നു തോന്നിപ്പോകും. കുട്ടപ്പന്‍ പറയുന്നു. ഏതു പ്രവൃത്തിക്കും അതി 
ന്റേതോയ താളമുണ്ട്‌. അധ്വാനമെന്നാല്‍ ചലനമാണ്‌. ചലനത്തിനു 'ശബമു 
ണ്ട്‌ ശബ്ത്തിനു താളവും. കൊയ്താലും ഉഴുതാലും ചക്രം ചവ ടിയാ 
ലും തമരടിച്ചാലും നെല്ലുകുത്തിയാലും. എല്ലാം താളാത്മകം. താളാത്മ 
കമെങ്കില്‍ അത്‌ സംഗീതമല്ലേ. എല്ലാജീവഭാവങ്ങളോടും അനുരുപപ്പെട്ടു 
കിടക്കുന്ന സമൂഹമാകുമ്പോള്‍ ആ സമുഹം തന്നെ സംഗീതമല്ല കാര്‍ 
ഷിക മേഖലയില്‍ എല്ലാവരും പാട്ടുകാരാണ്‌. എല്ലാവര്‍ക്കും ശ്രുതി 
ജ്ഞാനമുണ്ട്‌. പാടത്ത്‌ പാതിരാവില്‍ ഒരു കോണിലിരുന്നു ചരകം ചവി 
ട്ടുന്നവന്റെ പാട്ടിന്‌ ഇടശീലിടുന്നത്‌ മറ്റേതോ കോണില്‍ ചക്രം ചവിട്ടു; 
ന്നവനാണ്‌. പരസ്പരം പറഞ്ഞുറപ്പിച്ച ധാരണയല്ല, ജീവഭാവത്തിന്റെ 
പങ്കിടല്‍ മാതം. പാട്ടിന്‌ കൃഷിരീതിയുടെ പ്രയോഗ വ്യത്യാസമനുസ 
രിച്ച്‌ ഭേദമുണ്ട്‌. മലംകൃഷി. ഇടനാട്ടിലെ കൃഷി, തീരദേശങ്ങളിലെ ക്യ 
ഷി എന്നിങ്ങനെ ഭദൂവ്യത്യാസമനുസരിച്ച്‌ കൃഷിരീതികള്‍ മാറുന്നു. കുട്ട 
നാട്ടില്‍ വെള്ളം മറിച്ചിട്ടാണ്‌ കൃഷി. കുന്നുപുട്ടും ചക്രം ചവിട്ടുമുള്ള 
ജലത്തിന്റെ മേളക്കൊഴുപ്പ്‌ അതിലുണ്ട്‌. അതിന്‌ ഒരു ചൊല്ലും ശീലും. 


ലയാളം ഓണപ്പതിപ്പ്‌ 


മലനാട്ടില്‍ ഴവ്‌ കാട്‌; വെട്ടിത്തെട്ടിപുല്ള കഷി രീതിയാണ്‌ കാള 
യെവച്ചു, നിലമഴണ്ട. വെട്ടം ചവട്ടിക്കയറുണ്ട ഉഴവു പാട്ടും തേക്കു 

. റി [ടി ടു ലം Es 
പാട്ടുമാണ്‌ വടക്ക്‌ വിരപ്പാട്ടും ഞാരം 


ടം കൊയ്‌ത്തപാട്ടുമാണ്ട്‌. 

ജീവത്തായ പകൃതിയ ടട വിഗേഷങ്ങളം ൦ ലടിനകനീയാക ന്നു. 
വസന്തകാലത്ത്‌ മാവ പൂത്ത പാടു തന്ന ഉദാഹദണം അക്കാലം മാ 
വതാ കന്നിയും പൂത്തേ ആനങ്ങോട്ട; പോഡന്വോ മാമ്പുട; കണ്ടേ 
ആനിങ്ങോട്ട; വന്നപ്പ മാമ്പഴ. കണ്ടേ പ്രേമഗാനമാണിത്‌ കാമുകന്‍ 
വന്നാല്‍ നിറമാങ്ങകള്‍ വീഴ്‌ഞിത്തന്നേനേതെന്ന്‌ കാമകി ആശിക്ക; 
ന്ന; കാമുകന്‍ വന്ന; പക്ഷേ മാവേറാന്‍ മാര്‍ഗമില മാവിനോട; ചേര്‍ 
ന്ന; നില്‍ക്കുന്ന അവള്‍ ഉടലില്‍ ചവുട്ടിക്യ റാന്‍ പായന്ന അവന്‍ 
കയറി മാനഴക്കുടുങ്ങള്‍ കലുക്കിയതിര്‍ക്കന്ന്‌ ഇരവരം ചേര്‍ന്നു 
തേന്‍പഴങ്ങള്‍ പെക്കുന്നു. പിന്നെ അവന്‍ അവളെ കോരിയെടുക്കു 
താന്നിച്ചോട്ടില്‍ കൊണ്ടുവന്ന്‌ അവിടിട്ട; പെണ്ണിനെ കത്തിയൊ 
ടിച്ചേ... 


കുടുംബപാരമ്പര്യം 


ഇതേപോലെ ജ്ലീവിത്രക്മത്തില്‍ പുലര്‍ത്തിപ്പോന്ന അനുഷ്ഠാന 
സമ്പദായങ്ങളും പാട്ടാകുന്നു. ആയോധനക്കളരിയ ബൊയിരുന്ന കുടം 
ബമാണ്‌ കുട്ടപ്പന്റേത്‌. ദുരദിക്കുകളില്‍നിന്നം വൈദ്യന്മാരും വന്നു താ 
മസിക്കും. കായികാഭ്യാസികളും മര്‍മാണി പികിത്സകരുമൊക്കെ മേളി 
ക്കുന്ന സായംകാലങ്ങള്‍. വെയില്‍ എടുക്കാന്‍ മറന്ന്‌ ഉമ്മാത്തിണ്ണയില്‍ 
തന്നെ കിടന്ന ഇളംചൂട്‌. മുലത്തറവാട്ടില്‍ ചാറ്റകൊടും മന്തവാദവം 
നടന്നിരുന്നതിന്റെ തെളിച്ചമുള്ള ഓര്‍മ്മകളുണ്ട്‌ കുട്ടപ്പന്‌. രോഗ ബാധമ 


ാണിനേയും വി്ലിന്യും സകലപരാചദതടെയ 
[ത ച്ചു BR ol ay 72 

കൊട്ടികാടിയുണര്‍ത്തിയ വിശ്വനയകരായി6 
ന്നു മുന്‍തലമുറ. അതുകൊണാണ്‌ 


ര്‌ 


ട്ടുകര കാലാതിവര്‍ത്തിയായി നല 


ന്ത്വാദികള്‍ രാവുനിണ്ട ക്രിയകളിലുടെ ഒഴിപ്പിക്കുന്നു. കോലം തുള്ള 
ലും മുന്നും നാലും വേലത്താന്മാരിരുന്നുള്ള കൊട്ടിപ്പാടലുമൊക്കെയാ 
ണ്‌ അതിന്റെ വിധികള്‍. വെളുപോകുമ്പോ എല്ലാം ഒഴിഞ്ഞു പോയിരി 
ക്കും. കുട്ടപ്പന്റെ വീട്ടില്‍ എല്ലാവരും പാട്ടുകാരാണ്‌. വല്യപ്ഛന്‍ വലി 
യൊരു കൃഷി ഭൂമിയുടെ നോട്ടക്കാരനായിരുന്നു. അച്ഛനും വല്യച്ഛ 
നെ പിന്‍പറ്റി. അന്നൊക്കെ വിഗേഷാവസരങ്ങളിലും മറ്റം ബന്ധുഗൃഹ. 
സന്ദര്‍ശനം പതിവാണ്‌. നാള്‍പിരിഞ്ഞിരുന്നവര്‍ കണ്ടുമുട്ടുമ്പോള്‍ 
ആദ്യം കണ്ണുനിറഞ്ഞുംകെട്ടിപ്പിടിച്ചും നുകര്‍ന്നും ദീര്‍ഘനേരം പാടുമ 
ത്രേ. പിരിഞ്ഞതും പിരിഞ്ഞകാലത്തെ വിശേഷം്ങളും ഒരുമിപ്പിന്റെ 
പാരവശ്യവുമെല്ലാം അതിനു കഥയാകും. 
കൃഷിവൃത്തിയുമായി ബന്ധപ്പെടു സമ്പദായങ്ങളില്‍ നിന്നും പാട്ട്‌ 
ഉരുവം കൊള്ളുന്നുണ്ട്‌. ചാറ്റ്‌. ചാവുപിടുത്തം. മാരണം പിടുത്തം തു 
ടങ്ങി വിളയൊരുക്കവുമായി ബന്ധപ്പെട്ടവ. വിളയ്ക്ക്‌ ദോഷം വരുത്തുന്ന 
എലിയേയും പന്നിയേയും ചാറ്റിവിലക്കുകയാണ; പതിവ്‌. ചാഴിയേയും 
പന്നിയേയും കൊല്ലാനറിയാഞ്ഞല്ല. ദിക്കിന്ും ദേശത്തിനും മണ്ണിനും 
മായത്തിനും ദോഷം വരുന്ന ഒന്നും ചെയ്യില്ല. അതിന്റെ നിവിനെ പി 
ഷ്ടിപ്പെടുത്തുന്ന മുന്‍കരുതലേ അവര്‍ക്കുള്ള; “കൃഷി ഇറക്കുമ്പോള്‍ 
പക്ഷിക്കും മൃഗങ്ങള്‍ക്കും പ്രത്യേകം നിലമൊരുക്കി വിത്തെറിഞ്ഞിരു 
ന്നു. കാട്ടില്‍ കൃഷിയിറക്കുന്നവര്‍ കാട്ടുമൃഗങ്ങള്‍ക്കായി ഒരു തുണ്ടു 


ആഗസ്ററ്‌ 2004൦ 129 


കേവലം മാനസികോല്ലാസത്തിനുഃവണി 


ക 


ലു പാടിയവയായിരുന്ില്ല നാടന്‍പാട്ടുകള്‍. 
റിച്ച്‌ ജീവിതം തന്നെ പാട്ടായി രൂപാ൯രകെടുക്യായിരുന്നു. 


y 


കകക രരടകഥമമരകമകകകരരമരര കരക കമരരകശരയരകകകരകകരരകകകരകകകരകരകകരരമരകതരരരരകരരകകകരമകടടക 


കൃഷിയിടം നീക്കിയിടുമായിരുന്നു. ഒരാചാരം പോലെ തലമുറകള്‍ ഇതു 
കാത്തുപോന്നിരുന്നു'. നെല്ലെന്തിന്‌ എന്ന ചോദ്യത്തിനുത്തരം കഞ്ഞി 
കുടിക്കാനെന്നു മാത്രമായിരുന്നില്ല അന്ന്‌ അപ്പോ കിളികളോ എന്നും 
പഴയ മനസ്സില്‍ സംശയം ഉടംനേടിയിരുന്നു. എല്ലാം മനുഷ്യനല്ല എന്ന 
ഉത്തരമായിരുന്നു ആ സുമനസ്സുകളുടെ പരിപാകം. 


കാലാതിവര്‍ത്തി ട 


ഈ പരിപാകും തന്നെയാകാം വിയര്‍പ്പിനെ ഈറ്റിനേട്ടം നേടുന്ന 
വനേയും സംഘടിതമായി എതിര്‍ക്കുന്ന വഴക്കങ്ങള്‍ഉണ്ടാക്കാഞ്ഞത്‌. 
അയ്യങ്കാളിയുടെ കാലം വരെ ഈ സാമൂഹ്യഘടനയുടെ പ്രത്യേകത 
യായി അതു തുടര്‍ന്നു. അതുവരെ വിരളമായെങ്കിലും ഒറ്റയാന്‍ ഏറ്റുമു 
ടൂുലുകളുടെ സന്ദര്‍ഭങ്ങള്‍ ഇല്ലാതില്ല. ചെങ്ങന്നൂര്‍ കുഞ്ഞാദിയുടെ കഥ 


. ഒരുദാഹരണം. മധ്യതിരുവിതാംകൂറില്‍ തെക്കന്‍കൂറ്റു തമ്പുരാന്റെ ഭര 


ണകാലത്താണു സംഭവം. ഇരുപത്തിയൊന്നു ആദിമാരില്‍ ഇളയവനും 
ധീരനുമായ ചെങ്ങന്നൂരാദിക്ക്‌ പതിനെട്ടുകളരികാണാനും മറുകരദേശം 
കാണാനും മോഹം. അന്ന്‌ ലോകസഞ്ചാരം ഉദ്യമികളുടെ മാത്രം സ്വ 
പ്നമായിരുന്നു. യാത്രപോകുമ്പോള്‍ പാലുവംദേശത്തിന്റെ ഉടയവന്‍ 
കൃഷി മേല്‍നോട്ടം നടത്തുന്ന ദിക്കിലെത്തി. വരമ്പില്‍ കണ്ടയാളെ പ്ര 
മാണിയെന്നു കരുതിതൊഴുതു. അപ്പോള്‍ ആദിയുടെ മറുപടി - എന്നെ 
തൊഴണ്ട. നാട്ടാന്‍ വഴിയേ വന്ന ചാത്തിരക്കാരന്‍. ഞാനൊരു പറക്കി 


,ളിപെറ്റ പറമകന്‍. ഗര്‍വ്‌ കെട്ടുപോയ ഉടയവന്‍ ആദിയെ മര്‍ദ്ദിച്ചു. 


ആദി തിരിച്ചും പറ്റിച്ചു. മൂന്നാം ചവിട്ടേല്‍ ഏനൊരു തട്ടുകൊടുത്തു. 
മേപ്പോട്ടു പോയപ്പോ കോയി കരിയെലപോലെ. കിഴ്പ്പോട്ടു വന്നപ്പൊ 
കോയി കണിയട്ടപോലെ. 


നാളേക്കു കരുതിവയ്ക്കാഞ്ഞ, കരുതാനില്ലാതിരുന്ന ഈ പഴമക്ക } 
രുടെ നാവും നോവും കരുതിവച്ച ജീവിതമാണ്‌ കുട്ടപ്പന്റേത്‌. രണ്ടായി : 
രത്തോളം പാട്ടുകളാണ്‌ കുട്ടപ്പന്റെ ശേഖരത്തില്‍ ഇപ്പോഴുള്ളത്‌. മാ 
താപിതാക്കള്‍ പാടിക്കേട്ട്‌ ഓര്‍മയില്‍ താനറിയാതെ പകര്‍ത്തിവച്ചവ 
മുതല്‍ കരയും വെള്ളവും ചവുട്ടി നടന്ന്‌ പഴമനസ്സുകളില്‍ കൂടികൊണ്‍ ' 
പൂര്‍വസൂരികളുടെ വായ്പാട്ടുകള്‍ തെരഞ്ഞുപിടിച്ചതുവരെയുള്ള ഈ 
അന്വേഷണം ഇപ്പോഴും കുട്ടപ്പന്‍ തുടരുന്നു. ദേശത്തും അന്യദേശത്തു; ; 
നാടന്‍പാട്ടുകള്‍ പാടിയവതരിപ്പിക്കാറുമുണ്ട്‌. ഈ കലാകാരന്‍. “തായി ; 
ല്ലം” എന്ന ഒരു കലാസംഘം കുട്ടപ്പന്റെ നേതൃത്വത്തില്‍ തിരുവല്ല കേ - 
ന്മാക്കി പ്രവര്‍ത്തിച്ചുവരുന്നു. ആദ്യമൊക്കെ പാട്ടും കൊട്ടുമായി നടക്കു 
മ്പോള്‍ കേട്ട പഴിവാക്കുകള്‍. ഇപ്പോള്‍ കെട്ടടങ്ങിയിരിക്കുന്നെന്ന്‌ കു 
ടടപ്പന്‍ പറയുന്നു. ആളുകളുടെ സമീപനത്തിലും മാറ്റം വന്നിട്ടുണ്ട്‌. ഗവ 
ഷണം ചെയ്യേണ്ടതാണ്‌ ഏതാനും വ്യക്തികള്‍ ഓര്‍മയില്‍ സൂക്ഷിക്കുന 
ഈ അമൂല്യധനമെന്ന പഠനബോധം ഇന്നു പൊതുവിലുണ്ടെന്ന്‌ കു 
ടപ്പന്‍ പറയുന്നു. ഒരു റിസോഴ്‌സ്‌ പേഴ്‌സനായാണ്‌ കുട്ടപ്പനിപ്പോള്‍ പി 
ഗണിക്കപ്പെടുന്നത്‌. കേരളത്തിന്റെ മാത്രമല്ല തമിഴ്നാട്ടിലേയും ആന്യ 
യിലേയും കര്‍ണാടകത്തിലേയും ബംഗാളിലേയും ത്ഥാര്‍ഖണ്ഡില്യു 
മെല്ലാമുള്ള വായ്മൊഴി ശാഖയെക്കുറിച്ചുള്ള അവഗാഹം കുട്ടപ്പനെ ഈ : 
രംഗത്തു പ്രവര്‍ത്തിക്കുന്നവരില്‍ നിന്നും വൃത്യസ്തനാക്കുന്നു. ഒപ്പം ഇര 
ക്കുറിച്ചുള്ള കുട്ടപ്പന്റെ നിലപാടും. കുട്ടപ്പന്റെ തന്നെ വാക്കുകള്‍. ക, 
വലം മാനസികോല്ലാസത്തിനുവേണ്ടി പാടിയവയായിരുന്നില്ല നാട? , 
പാട്ടുകള്‍. മറിച്ച്‌ ജീവിതം തന്നെ പാട്ടായി രൂപാന്തരപ്പെടുകയായിരുന്ന 
മണ്ണിനേയും വിണ്ണിനേയും സകലചരാചരങ്ങളെയും കൊട്ടിപ്പാടിയുണ്‍ 
ത്തിയ വിശ്വഗായകരായിരുന്നു മുന്‍തലമുറ. അതുകൊണ്ടുതന്നെയ 
ണ്‌ നാടന്‍പാട്ടുകള്‍ കാലാതിവര്‍ത്തിയായി നിലനില്‍ക്കുന്നതും. 8 


Te 


ലയാളം ഓണപ്പതിപ്പ്‌ 


| 
ആഗസ്റ്റ്‌ 2004 139 
| 


ലയാളം ഓണപ്പതി പ്പ്‌ 


ആഗസ്ററ്‌ 2004 731 


കഥകളി സംഗിതത്തെ 
ഭാവാധിഷഠിതമാക്കിയ 
വെണ്‍മണി 
ഹരിദാസിന്റെ കലയും 
ജിവിതവും 
സമന്വയിഷിച്ച ജീവചരിത്രം. 
കഥകളിസംഗീതത്തിന്റെ 
ചരിത്രവും 
വര്‍ത്തമാനവും 
വിലയിരുത്തി 
വെണ്‍മണിയുടെ 


പ്രസക്തി സ്ഥാപിക്കുന്നു 


ചററ്റല്‍്മഴകനത്തതം ഹരി അച്ഛ 
ന്റെ കൈമുറുകെ പിടിച്ചു. പേടികലര്‍ന്ന 
ആ സ്നേഹസ്പര്‍ശത്തിലെ വികാരം തി 
രിച്ചറിഞ്ഞ അച്ഛന്‍ മകന്റെ കൈ നെ 
ഞ്ചോടുചേര്‍ത്ത്‌ അപാരതയോടു പ്രാര്‍ 
ത്ഥിച്ചു. അവിടെ കൂടിയിരിയ്ക്കുന്ന എല്ലാ 
വരോടുമായി ഇങ്ങനെ പറഞ്ഞു. “ദാ, 
ഇവിടെ ഏല്പിയ്ക്ക്യാണ്‌. നന്നായി നോ 
ക്കിക്കോളണേ. 

മകന്റെ ഭാവിയുടെ അഭയസ്ഥാനം 
കണ്ടെത്തിയ കൃതാര്‍ത്ഥതയില്‍ ആ 
അച്ഛന്‍ നിറഞ്ഞ മഴയത്തേയ്ക്ക്‌ ഇറ 
ങ്ങിനടന്നു. മയോടെ അവൃക്തതയില്‍ അ 


ഹരിദാസ്‌. 

കഥകളിസംഗീതത്തില്‍ പ്രതികൂലസാഹചര്യങ്ങളെയെല്ലാം ആത്മ 
സംഗീതം കൊണ്ട്‌ ഒറ്റയ്ക്ക്‌ നേരിട്ട്‌ കഥകളി സഹൃദയ സമൂഹത്തില്‍ 
ഉചിതസ്ഥാനീയനായി വെണ്‍മണി ഹരിദാസിന്‌ ഇടമുണ്ട്‌. വെണ്‍മണി 
ഹരിദാസിനുശേഷം മയലികതയുള്ള ഒരു ഗായകനെ കലാമണ്ഡലം സ്യ 
ഷ്ടിച്ചിട്ടുണ്ടോ എന്ന ചോദ്യവും പ്രസക്തമാവുന്നു. ഹരിദാസിന്‌ അമ്പ 
ത്തിയെട്ട്‌ വയസ്സായി. സമകാലിക ഗായകരില്‍ വിശിഷ്ട സംഗീതത്തി 
ന്റെ ഉടമസ്ഥനായ വെണ്‍മണി ഹരിദാസിന്‌ കലാസ്ഥാപനങ്ങളോ സാം 
സ്‌ക്കാരിക സംഘടനകളോ പുരസ്‌ക്കാരങ്ങള്‍ നല്‍കിയിട്ടില്ല. ജന്മനാ 
യുള്ള അനാരോഗ്യം ഹരിദാസ്‌ തന്റെ കലയുമായി ബന്ധപ്പെടുത്തി 
അരങ്ങാളിയിട്ടുമീല്ല. സംഗീതലോകത്ത്‌ വ്യക്തമായി രേഖപ്പെടുത്തേണ്ട 
വ്യക്തിത്വമാകുന്നു വെണ്‍മണി ഹരിദാസിന്റേത്‌. 


മൂന്ന്‌ 

എറണാകുളം ജില്ലയില്‍ കാലടിയ്ക്കടുത്ത്‌ വെള്ളാരപ്പള്ളിയിലെ 
വെണ്‍മണി ഇല്ലം. വെണ്‍മണിക്കവികളുടെ തറവാട്‌ എന്ന നിലയില്‍ 
കേരള സാഹിത്യചരിത്രത്തില്‍ ഈ ഗൃഹത്തിന്‌ പ്രസക്തിയും പ്രാമു 
ഖ്യവുമുണ്ട്‌. വെണ്‍മണി ഇല്ലം യക്ഷിയുടെ ശാപത്താല്‍ കത്തിപ്പോയ 
തിന്റെ കഥ ഐതിഹ്യമാലയില്‍ പറയുന്നുണ്ട്‌. പുനര്‍നിര്‍മ്മിച്ച വെൺ 
മണി ഇല്ലത്തിനടുത്താണ്‌ പ്രസിദ്ധമായ അകവൂര്‍ വെടിയൂര്‍ മനകള്‍. 
ശ്രീമുലനഗരത്തിനടുത്ത്‌ വെള്ളാരപ്പിള്ളിയ്ക്ക്‌ തെക്കുഭാഗത്തുള്ള ഈ 
മനകള്‍ തമ്മില്‍ പുലബന്ധമുണ്ടായിരുന്നു. വലിയ കുടുംബങ്ങളായ 
തിനാല്‍ പ്രസവവും മരണവും കൂടെക്കൂടെ ഉണ്ടാവുന്നതിലെ പ്രായോ 
ഗിക ബുദ്ധിമുട്ടുകള്‍ ഒഴിവാക്കാന്‍ ഇവര്‍ പുലബന്ധം വിഛേദിച്ചു. പുല 
മുറിയ്ക്കുക എന്നാണ്‌ ഇതിന്‌ പറയുക. 

വെണ്‍മണി നാരായണന്‍ നമ്പൂതിരിപ്പാടിന്റെയും തൃശൂര്‍ കൈപ്പ 
റമ്പ്‌ കുറൂര്‍ ദേവസേന അന്തര്‍ഇജുനത്തിന്റെയും മകനായി 1946-ല്‍ 
ഹരിദാസ്‌ ജനിച്ചു. നാരായണന്‍ നമ്പൂതിരി മുഴുവന്‍ സമയ കോണ്‍ 
ഗ്രസ്സ്‌ പ്രവര്‍ത്തകനായിരുന്നു. ഡി.സി.സി. മെമ്പര്‍, യുവശക്തി പത്ര 
ത്തിന്റെ പത്രാധിപര്‍ എന്നീ നിലകളില്‍ ശ്രദ്ധേയനായ പൊതുകാര്യ 
പ്രസക്തന്‍ കൂടിയായിരുന്നു അദ്ദേഹം. പ്രതാധിപര്‍ എന്ന പേരിലാ 
ണ്‌ നാരായണന്‍ നമ്പൂതിരിപ്പാട്‌ അറിയപ്പെട്ടിരുന്നത്‌. പനമ്പിള്ളി ഗോ 
വിന്ദമേനോന്‍ നമ്പൂതിരിപ്പാടിന്റെ അടുത്ത സുഹൃത്തായിരുന്നു. പന 
മ്പിള്ളി കാള ചിഹ്നത്തില്‍ ജയിച്ചപ്പോള്‍ 101 കാളവണ്ടികളുമായി നഗ 
രപ്രദക്ഷിണം ചെയ്ത്‌ തെരഞ്ഞെടുപ്പ്‌ വിജയം ആഘോഷിച്ചതിന്റെ 
നേതൃത്വം നാരായണന്‍ നമ്പൂതിരിപ്പാടിനായിരുന്നു. നമ്പൂതിരിപ്പാടിന്‌ 
പാലിയം വീട്ടില്‍ സംബന്ധമുണ്ടായിരുന്നു. നമ്പൂതിരിപ്പാട്‌ പാലിയം 
സമരത്തില്‍ പങ്കെടുത്തു. നമ്പൂതിരി നവോത്ഥാനകാലത്തെ പ്രധാന 
സമരമായിരുന്നു പാലിയം സമരം. പാലിയത്ത്‌ സംബന്ധക്കാരനായ 
ഒരു നമ്പൂതിരി പാലിയം സമരത്തെ അനുകൂലിയ്ക്കുന്നതില്‍ പാലിയ 
ത്തുകാര്‍ അനിശ്ചിതത്വത്തിലായി. പാലിയത്തെ രത്നമ്മക്കുഞ്ഞമ്മയ്ക്ക്‌ 
നമ്പൂതിരിപ്പാടില്ലാത്ത ജീവിതം അസാധ്യമായിരുന്നു. സമരകാലത്ത്‌ പാ 
ലിയത്തുകാരുടെ നിര്‍ബന്ധപ്രകാരം നമ്പൂതിരിപ്പാട്‌ മദിരാശിയിലേയ്ക്കു 
പോയി. സമരത്തിന്റെ വീര്യം അടങ്ങിയപ്പോള്‍ അദ്ദേഹം തിരിച്ചുവ 
ന്നു. പിന്നീട്‌ അദ്ദേഹം പാലിയത്തേയ്ക്ക്‌ പോയില്ല. അരിവെപ്പുകാ 
രന്‍ സഹിതം മറ്റൊരു സ്ഥലത്തേയ്ക്ക്‌ രത്നമ്മക്കുഞ്ഞമ്മയുമായി മാ 
റിത്താമസിച്ചു. സതിക്കുഞ്ഞമ്മ, രാമചന്ദ്രന്‍, കൃഷ്ണബാലന്‍ എന്നി 
വര്‍ മക്കളാണ്‌. 

രതനമ്മക്കുഞ്ഞമ്മയുടെ മരണം നാരായണന്‍ നമ്പൂതിരിപ്പാടിനെ 
മാനസികമായി തളര്‍ത്തി. തുടര്‍ന്നാണ്‌ അദ്ദേഹം ദേവസേന അന്തര്‍ 
ജനത്തെ വേളി കഴിയ്ക്കുന്നത്‌. രത്നമ്മക്കുഞ്ഞമ്മയുടെ ഓര്‍മ്മയ്ക്കാ 
യി ഇല്ലത്തിന്റെ പേര്‌ 'രത്നവിലാസം' എന്നാക്കി. 

ദേവസേന അന്തര്‍ഇ്ജുനത്തില്‍ നമ്പൂതിരിപ്പാടിന്‌ ഏഴുമക്കളുണ്ടാ 


യി. അക്കാലത്ത്‌ പൊതുവെ നമ്പൂതിരിമാരില്‍ കാണാത്ത പേരു 
ണ്‌ അദ്ദേഹം മക്കള്‍ക്ക്‌ ഇട്ടത്‌. പ്രേമ, ഹരിദാസന്‍, നാരായണന്‍, സ 
തീശന്‍, ശാന്ത, പത്മജു, രാമഭ്രദന്‍. 

അതിസമ്പന്നമല്ല, അത്രദരിദ്രവുമല്ല - ഇതായിരുന്നു അന്നത്തെ 
വെണ്‍മണി ഇല്ലത്തിന്റെ അവസ്ഥ. പൊതുക്കാര്യപസക്തിയ്ക്കിടയ്ക് 
കുടുംബകാര്യങ്ങളില്‍ ശ്രദ്ധിയ്ക്കാന്‍ നമ്പൂതിരിപ്പാടിന്‌ സാധിയ്ക്കുറ്റ 
ല്ലായിരുന്നു. എങ്കിലും അദ്ദേഹം കുടുംബസ്നേഹിയായിരുന്നു. ആപ്ര 
ദേശത്ത്‌ ആദ്യമായി വൈദ്യുതി എത്തിയതും റേഡിയോവാങ്ങിയതു, 
വെണ്‍മണി ഇല്ലത്തായിരുന്നു. സിനിമയിലും നാടകത്തിലും സംഗീതൃ 
ത്തിലും കഥകളിയിലും നാരായണന്‍ നമ്പൂതിരിപ്പാടിന്‌ താല്പര്യ 
യിരുന്നു. - വാദ്യകലയില്‍, പ്രത്യേകിച്ചും പഞ്ചവാദ്യത്തില്‍ നമ്പുതിരി 
പ്പാടിന്‌ സവിശേഷ പ്രതിപത്തിയായിരുന്നു. അദ്ദേഹത്തിന്‌ സ്വന്തമു 
യി തിമിലയുണ്ടായിരുന്നു. പാലിയത്ത്‌ കുട്ടികള്‍ക്കായിമാത്രം ഒരു ക്ഷേ 
ത്രം. അതില്‍ നമ്പൂതിരിപ്പാടിന്റെ മകന്‍ കൃഷ്ണബാലനും പിന്നീട്‌ ച്ച 
ലച്ചിത്രഗായകനായി ഉയര്‍ന്ന ജയചന്ദ്രനും പാട്ടും മേളവുമായി ഉത്സ 
ഹിച്ചിരുന്നുവത്രെ. 

പണ്ട്‌ ഇല്ലങ്ങളില്‍ ഒരു ഭാഗവതര്‍ സ്ഥിരമായി പാര്‍ക്കുന്നുണ്ടാവും. 
ഇല്ലത്തുള്ളവരെ പാട്ടുപഠിപ്പിയ്ക്കുകയാണ്‌ ജോലി. ദേവസേനയുടെ 
ഇല്ലത്തും ഭാഗവതര്‍ പാര്‍ത്തിരുന്നു. ആ വഴിയ്ക്കുള്ള സംഗീത സം 
സ്‌ക്കാരം അവര്‍ക്കു കിട്ടിയിട്ടുണ്ട്‌. അവിടെയുള്ള ലൈബ്രറി അന്തര്‍ 
ഇ്ജുനങ്ങളും ഉപയോഗപ്പെടുത്തി. ദേവസേനയുടെ അമ്മാവന്‍ നല്ലെ 
രു വായനക്കാരനായിരുന്നു. നമ്പൂതിരി പെണ്‍കിടാങ്ങള്‍ വായിയ്ക്ക 
രുത്‌ എന്നായിരുന്നു അന്നത്തെ അലിഖിത നിയമം. ഒരു കവിത എഴു 
തിയതിന്റെ പേരില്‍ ദേവസേനയെ ഒരു ദിവസം മുഴുവന്‍ മുറിയില്‍ 
അടച്ച്‌ പൂട്ടിയ കഥയുണ്ട്‌. 

അക്കാലം അവിടങ്ങളില്‍ മഴവെള്ളക്കാലത്ത്‌ സഞ്ചരിയ്ക്കാന്‍ 
വീടുകളിലും വഞ്ചിയുണ്ടാവും. ശ്രീഭൂതപുരത്ത്‌ വെള്ളം കയറില്ല എന്നത്‌ 
ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ്‌. തന്മൂലം വെള്ളം കയറുന്ന സ്മ 
യങ്ങളില്‍ പലരും അഭയാര്‍ത്ഥികളായി ശ്രീഭൂതപുരത്ത്‌ എത്തുമായി 
രുന്നു. 

അകവൂര്‍ വെണ്‍മണി വെടിയൂര്‍ മനക്കാരുടെ ഈരായ്മയിലാണ്‌ 
തിരുവൈരാണിക്കുളം ക്ഷേത്രം. അവിടെ കഥകളി പതിവായിരുന്നു. 
അകവൂര്‍ മനയില്‍ വച്ചായിരിയ്ക്കും കളി. ദേശത്തും തിരുവുള്ളമാന്‍ 
തുള്ളിയിലുമെല്ലാം കഥകളി ഉണ്ടാവുമായിരുന്നു. വെടിയൂര്‍ നമ്പൂതിരി 
യുടെ തിരുനാളിന്‌ എല്ലാകഥകളിക്കാരും എത്തണം എന്ന്‌ നമ്പൂതിരി 
യ്ക്ക്‌ നിര്‍ബന്ധമാണ്‌. അല്ലെങ്കില്‍ പിഴയിടാന്‍ വരെ അധികാരം അ 
ദ്ദേഹത്തിനുണ്ടായിരുന്നു. ചിരട്ടയിലും മറ്റും ശില്പകാതുക വേലചെ 
യ്യുന്ന ചേവൂര്‍ നമ്പൂതിരിപ്പാട്‌ അന്ന്‌ ക്യാമറയുമായി കഥകളി സ്ഥല 
ങ്ങളില്‍ നിത്യനായിരുന്നു. 

അകവൂര്‍മനയിലെ കെട്ടില്‍ കൈകൊട്ടിക്കളിപതിവായിരുന്നു. അക 
വൂര്‍ നാരായണന്റെ അമ്മ അസ്സലായി കൈകൊട്ടിക്കളിയ്ക്ക്‌ പാടുമാ 
യിരുന്നു. ദേവസേന അന്തര്‍ജനവും ഈ സംഗീതസംഘത്തിലെ അം 
ഗമായിരുന്നു. മൂത്തമന നമ്പൂതിരിയും വെങ്കിടകൃഷ്ണഭാഗവതരുമൊ 
ക്കെ പങ്കെടുക്കുന്ന കളിയരങ്ങിനുമുന്നില്‍ ഹരിദാസ്‌ ചെന്നിരിയ്ക്കും. 
ഞാത്തിയുടുത്തമുണ്ട്‌, മൊട്ടത്തലഒക്കെയായി ഇരുണ്ടുകുറുകിയ ഒരാള്‍ 
ചെണ്ടകൊട്ടുന്നത്‌ ഹരിദാസില്‍ കതുകമുണര്‍ത്തി. അത്‌ മുത്തമന 


നമ്പൂതിരിയായിരുന്നു. കഥകളിവേഷത്തെ തൊടുക, അണിയറയില്‍ 


ചെന്ന്‌ കിരീടവും അലങ്കാരങ്ങളുമെല്ലാം കാതുകത്തോടെ നോക്കിനില്‍ 
ക്കുക, സന്താനഗോപാലത്തില്‍ ബ്രാഹ്മണക്കുട്ടികളില്‍ ഒരാളാവുക. 
ഹരിദാസില്‍ കഥകളിയുമായും കലയുമായും ബന്ധപ്പെട്ട ആഗ്രഹങ്ങള്‍ 
വന്നുകഴിഞ്ഞിരുന്നു. ഒരിയ്ക്കല്‍ അമ്മയുടെ പച്ചസാരി മണ്ണാത്തിവേ 
ഷംകെട്ടുന്ന നടനായി കൊണ്ടുകൊടുക്കാന്‍ കഴിഞ്ഞതൊക്കെ ഹരി 
ദാസിന്റെ ബാല്യകാലകഥകളി ഓര്‍മ്മയിലെ മായാത്തസന്ദര്‍ഭങ്ങളാവു 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 ൦ 134 


We add life to your product 


Titanium 


X adds life to colour 


You are always in the brighter side of colours and fonts. 


ajantoX Titanium Dioxide Anatase. This wonder pigment 


r heart in more ways than one, in the colour schemes of your 


the cosmetics of your beloved, Rubber goods, 


2 Textiles, Leather goods, Plastic, Ceramic and welding rods. 


We also produce Rutile Titanium Dioxide (Untreated), Sodium titanate, 
Potassium titanate, Low S&P anatase, Low S&P rutile, 


Catalytic grades titania and Hydrated titania. 


TRAVANCORE TITANIUM PRODUCTS LIMITED 


(AN ISO 9001 : 2000 do ice 
i nthapuram - s 
നു 50021 5, 2502748, 2500221 -24, 2501716 
Titanium. Fax : 0471-2502724, 2501533 _ 
E-mail : tpmkting@sancharnet.in 
travancoretitanium@vsn!.com 
Website : www.travancoretitanium.com 


Qowenitted io serve ihe Laid 


ന്നു. വെങ്കിടകൃഷ്ണഭാഗവതരുടെ പാട്ട്‌ അമ്മയുടെ മടിയില്‍ ഇരുന്ന്‌ 


കേട്ട ഒരു കുട്ടിക്കാലവും ഹരിദാസിന്റെ സ്മൃതിപഥത്തിലുണ്ട്‌. കലാമ 
ണ്ഡലം കൃഷ്ണന്‍നായരും കല്യാണിക്കുട്ടി അമ്മയും “കല്യാണകൃഷ്ണ 
നിലയത്തില്‍ അയല്‍ക്കാരായി ജീവിച്ചിരുന്നു. 

കലയുടെയും സംസ്‌ക്കാരത്തിന്റെയും അന്തരീക്ഷത്തിലായിരുന്നു 
ഹരിദാസിന്റെ ബാല്യം. ഇല്ലത്തിനുതൊട്ടടുത്തുള്ള കേരളവര്‍മ്മ മിഡില്‍ 

. സ്‌കൂളില്‍ ഹരിദാസ്‌ ചേര്‍ന്നു. മൂന്നാം ക്ലാസില്‍ പഠിയ്ക്കുന്ന കാല 

ത്താണ്‌ ഇരുകാലിലും വേദനയാര്‍ന്ന വാതം വന്നത്‌. രണ്ടുകൊല്ലം കി 
ടപ്പായി. അവിടെയുള്ള ഗോവിന്ദന്‍ വൈദ്യരുടെ കഷായവും നവരക്കി 
ഴി ഉഴിച്ചിലുമാണ്‌ ഹരിദാസിനെ രക്ഷപ്പെടുത്തിയത്‌. ഏഴാം ക്ലാസുവരെ 
അവിടെ പഠിച്ചു. 

ഇല്ലത്ത്‌ തൊട്ടടുത്ത പറമ്പില്‍ “ഇന്ത്യന്‍ ഡാന്‍സ്‌ അക്കാദമി” എ 
ന്നൊരു സ്ഥാപനം തുടങ്ങാന്‍ ഹരിദാസിന്റെ അച്ഛന്‍ തീരുമാനിച്ചു. 
സുധര്‍മ്മ, ശങ്കരാടി, കലാമണ്ഡലം ഗംഗാധരന്‍ (നര്‍ത്തകനായിരുന്നു) 
എന്നിവരൊക്കെയായിരുന്നു അതിലെ അംഗങ്ങള്‍. ആനന്ദശിവറാം, 
അക്കാലത്തെ പ്രഗല്‍ഭ ഓട്ടന്‍തുള്ളല്‍ക്കാരനായിരുന്ന കുഞ്ചുനായര്‍ 
എന്നിവരൊക്കെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരുന്നു. ചങ്ങമ്പുഴ 
യുടെ രമണന്‍ നൃത്തശില്പമായി അവിടെ അവതരിപ്പിയ്ക്കുകയുണ്ടാ 
യിട്ടുണ്ട്‌. . 

വെണ്‍മണിവിഷ്ണു ശ്രീമൂലനഗരം വിജയന്‍ തുടങ്ങിയവരുടെ 
ഉത്സാഹത്തില്‍ നാടകസംഘം പ്രവര്‍ത്തിച്ചിരുന്നു. “ചിരുതയും തമ്പു 
രാട്ടിയും” സംഗീതനാടകത്തിന്റെ ഛായയില്‍ അവതരിപ്പിച്ചിരുന്നു. നി 
ശ്ചിതമായ മുദ്രകമത്തില്‍, താളാത്മകമായി, സ്ത്രൈണതസ്ഥായിയാ 
യുള്ള ഈ അവതരണത്തില്‍ ദരിദ്രരും ധനികരും തമ്മിലുള്ള താരതമ്യ 
മായിരുന്നു വിഷയം. കറവറ്റപശു, തൂവലും തുമ്പയും, നമ്മളൊന്ന്‌, ഷാ 
ജഹാന്‍ നാടകങ്ങള്‍ അന്ന്‌ അവര്‍ അവതരിപ്പിച്ചിരുന്നു. ഇതിന്റെ പരി 
ശീലനം കാണാനെത്തുന്നവരില്‍ സ്ഥിരക്കാരനായിരുന്നു ഹരിദാസ്‌. 
ഹരിദാസിലെ ദൃശ്യസംസ്ക്കാരത്തിന്റെ ആരംഭം ഈ നാടകറിഹേഴ്‌സ 
ലുമായി ബന്ധപ്പെടുത്തി ചിന്തിയ്ക്കാവുന്നതാണ്‌. 


നി 


മട്ടിലുള്ളതായിരുന്നു വാരിയരുടെ പാട്ട. വാരിയരുടെ ക്ലാസില്‍ തൃ 
ന്നത്തെതിന്റെ ആവര്‍ത്തനമോ ചോദ്യമോ തെറ്റുതിരുത്തലോ ഒന്നു, 
ഉണ്ടായിരുന്നില്ല. വീട്ടില്‍ ചെന്ന്‌ ഒറ്റയ്ക്കിരുന്നു പാടുന്നത്‌ മാത്രമ 
രുന്നു സാധകവേള. ഒരിയ്ക്കല്‍ കേട്ടത്‌ വേഗം പിടിച്ചെടുക്കാനും ആമ 
ശൈലിയില്‍ പാടാനുമുള്ള കഴിവ്‌ കുട്ടിക്കാലം മുതലേ ഹരിദാ 
ണ്ടായിരുന്നു. ഇക്കാലത്താണ്‌ ചലച്ചിത്രഗാനങ്ങളില്‍ അഭിരമിയ്ക്കുന് 
ത്‌ കഥകളി സംഗീതപഠനം ഹരിദാസിലെ സംഗീതാസ്വാദകനെ ഉത്ത 
ജിപ്പിച്ചു. പോയ്‌ വരൂ നീ, പോയ്‌ വരു നീ ജീവഗായക, കനിവോല്ല, 
കമനീയഹൃദയം തുടങ്ങിയ ഗാനങ്ങളില്‍ ഹരിദാസ്‌ ആകൃഷ്ടനുയി. 
ഇല്ലത്തെ ഗ്രാമഫോണില്‍ നിന്ന്‌ ധാരാളം പാട്ടുകള്‍ കേട്ടു. പുതി 
സിനിമകള്‍ക്ക്‌ സ്ഥിരക്കാരനായിരുന്ന അച്‌ഛന്റെ ഒപ്പം ചെന്ന്‌ സിന്റ 
മകള്‍ കണ്ടു, പാട്ടുകേട്ടു. 

ഹരിദാസിന്റെ സംഗീതതാല്പര്യമറിഞ്ഞ നാരായണന്‍ നമ്പൂരി 
പ്പാട്‌ മകനെ കലാമണ്ഡലത്തിലേയ്ക്ക്‌ അയയ്ക്കാന്‍ തീരുമാനിച്ചു. 
ഇല്ലത്തെ സ്ഥിതി ദാരിദ്യത്തിലേയ്ക്ക്‌ നീങ്ങിത്തുടങ്ങിയിരുന്നു. കഥക 
ളിസംഗീതം കൊണ്ട്‌ മകന്‍ പുലരുമെന്ന്‌ അച്ഛന്‍ വിശ്വസിച്ചു. ആ 
വിശ്വാസം സത്യമായിക്കൊണ്ടിരിയ്ക്കുന്ന ചാരിതാര്‍ത്ഥൃത്തിലാണ്‌ 
അദ്ദേഹം മരിച്ചതും. കോമാട്ടില്‍ അച്യുതമേനോന്‍, നമ്പൂതിരിപ്പുടിന്റെ 
സുഹൃത്തായിരുന്നു. അദ്ദേഹം വഴി മകനെ കലാമണ്ഡലത്തില്‍ ചേര്‍ 
ക്കാനായിരുന്നു നമ്പൂതിരിപ്പാടിന്റെ പദ്ധതി. അച്യുതമേനോന്‍ കല 
ണ്ഡലം കമ്മിറ്റിയുമായി ബന്ധമുണ്ടായിരുന്നു. “നല്ലതാണെങ്കില്‍ അ 
എടുക്കാതിരിയ്ക്കില്ല്യ.” എന്ന്‌ മേനോന്‍ നമ്പൂതിരിപ്പാടിനെ സമാധു 
നിപ്പിച്ചു. 

1960-ല്‍ ഹരിദാസ്‌ കലാമണ്ഡലത്തില്‍ കഥകളി സംഗീതം കോ 
ഴ്സിന്‌ അപേക്ഷിച്ചു. അമ്പതോളം അപേക്ഷകരില്‍ തെരഞ്ഞെടുക്ക 
പ്പെട്ട ഏക ആൺകുട്ടി ഹരിദാസായിരുന്നു. ശ്രീദേവി, രാധ, സരമിനി 
എന്നീ പെണ്‍കുട്ടികളാണ്‌ അക്കൊല്ലം ഹരിദാസിന്‌ ഒപ്പം ഉണ്ടായിരു 
ന്നത്‌. കലാമണ്ഡലം നീലകണ്ഠന്‍ നമ്പീശനാണ്‌ ഹരിദാസിലെ ഗായ 
കനെ പരിശോധിച്ചത്‌. മുമ്പു പാട്ടുപഠിച്ച പരിചയത്തില്‍ “അജിത 


നിനി ശരകര 


പ്രതികൂലസാഹചര്യങ്ങളെയെല്ലാം ആത്ാസംഗിതംകൊണ്ട്‌ നേരിട്ട്‌, കഥകളിസംമിൽ 


¥ 


സഹൃദയസമൂഹത്തിൽ സ്ഥാനമുറഷിക്കാൻ ഹരിദാസിനു കഴിഞ്ഞു. എന്നിട്ടും വേണ്ടതു മാദ്ധ്യമ 


പരിഗണന ലടിക്കാതെപോയത്‌ അദ്ദേഹം അതിനു പിന്നാലെ പോകാരിദുന്നതുകൊണ്ടു മതമാണ്‌ 


കകകള്‍ 


സംഗീതത്തോട്‌ ഹരിദാസിനുള്ള ആഭിമുഖ്യം അച്ഛന്‍ തിരിച്ചറി 
ഞ്ഞു. അക്കാലത്തെ പ്രസിദ്ധ കഥകളി ഭാഗവതരായിരുന്നു സ്വര്‍ണ്ണ 
ത്തുമാണി. അദ്ദേഹത്തോടൊപ്പം പാടിയിരുന്ന മുണ്ടയ്ക്കല്‍ ശങ്കരവാ 
രിയരുടെ അടുത്തേയ്ക്ക്‌ ഹരിദാസിനെ പാട്ടുപഠിയ്ക്കാന്‍ അച്ഛന്‍ 
പറഞ്ഞയച്ചു. ഹരിദാസ്‌ അഞ്ചാംക്ലാസ്സില്‍ പഠിയ്ക്കുന്ന കാലത്തായി 
രുന്നു ഇത്‌. സ്‌ക്കൂള്‍വിട്ടാല്‍ നേരേ വാരിയത്തേയ്ക്ക്‌ പോകും. ശങ്കര 
വാരിയര്‍ ഹാര്‍മോണിയം എടുത്തുവച്ച്‌ നേരിട്ട്‌ പാട്ടുപാടി പഠിപ്പി 
യ്ക്കാന്‍ തുടങ്ങും. സപ്തസ്വരം ചിട്ടയായി അഭ്യസിപ്പിയ്ക്കല്‍ ഒന്നുമി 
ല്ല. കഥകളിപ്പാട്ടില്‍ത്തന്നെയായിരുന്നു തുടക്കം. രുഗ്മിണി സ്വയം വര 
ത്തില്‍ രുഗ്മിണിയുടെ പദമായ “താത തവപാദയുഗം ആദരേണവ 
ന്ദേ' കേദാരഗളരാഗത്തില്‍ ശങ്കരവാരിയര്‍ ഹരിദാസിനെ പഠിപ്പിച്ചു. 
കഥകളി സംഗീതത്തില്‍ ഹരിദാസിന്റെ ആദ്യഗുരു മുണ്ടയ്ക്കല്‍ ശങ്കര 
വാരിയരാകുന്നു. പിന്നീട്‌ ബാണയുദ്ധത്തിലെ സുന്ദരിമാര്‍ മണിബാ 
ണനനുിനിയും (സാരിപ്പദം യദുകുലകാംബോജി) വാരിയര്‍ പഠിപ്പിച്ചു. 
തുടര്‍ന്ന്‌ കുചേലവൃത്തം മുഴുവനായും ചൊല്ലാറാക്കി. തനിസോപാന 


ഭക 


രേയും', 'കല്യാണാലയവാചംമേ'യും പാടി ഹരിദാസ്‌ നമ്പീശനെ തു 
പ്തനാക്കി. അന്ന്‌ ഹരിദാസിന്റെത്‌ സ്ത്രൈണശബ്ദമായിരുന്നു. അതി 
നു പാകത്തിലുള്ള ശ്രുതിയില്‍ പാടിയതും നമ്പീശന്‌ ബോധ്യപ്പെട്ടു. 


നാല്‌ 

കലാമണ്ഡലം നീലകണ്ഠന്‍ നമ്പീശനെക്കുറിച്ച്‌ കൂടുതല്‍ അറി 
ഞ്ഞപ്പോള്‍ ആശാന്‍ തനിയ്ക്കുവേണ്ടി ക്ലാസെടുക്കുകയോ എന 
അത്ഭുതമായിരുന്നു ഹരിദാസിന്റെ മനസ്സില്‍, വെളിച്ചാന്‍കാലത്ത്‌ ന 
ലുമണിയ്ക്ക്‌ തുടങ്ങുന്ന ക്ലാസ്‌ ആറുമണിവരെ നീളും. പിന്നെ എട്ടര്‍ 
മുതല്‍ പന്ത്രണ്ട്‌ വരെ. പത്തരമണി മുതല്‍ കര്‍ണ്ണാടക സംഗീതക്ലാ 
സാണ്‌. പത്തരയ്ക്കുശേഷം കഥകളി സംഗീതം പഠിപ്പിയ്ക്കും. തുപ്പി 
ണിത്തുറ ശങ്കരവാരിയര്‍ കര്‍ണ്ണാടക സംഗീതം അദ്യസിപ്പിയ്ക്കാന്‍ ക 
ലമണ്ഡലത്തില്‍ വന്ന കാലം. വരിശകളും അലങ്കാരങ്ങളും ഹരിദാസ്‌ 
എളുപ്പത്തില്‍ പഠിച്ചു. . 

കര്‍ണ്ണാടക സംഗീതവും കഥകളി സംഗീതവും അഭ്യസനത്തില്‍ ൮ 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004൦5 136 


യി നില്‍ക്കുന്നു. കഥകളിയില്‍ ആദ്യമേ രാഗം പാടിപ്പിയ്ക്കും. 
ടക സംഗീതത്തില്‍ ഒടുവിലാണ്‌ രാഗപഠനം. വന്ദനശ്ലോകങ്ങ 
മും തോടയത്തിലും മിക്കരാഗങ്ങളും വരുന്നതിനാല്‍ കഥകളിപ്പാട്ടു 
വിദ്യാര്‍ത്ഥിക്ക്‌ രാഗം വേഗത്തില്‍ വഴങ്ങും. ചൊല്ലിയാട്ടക്കളരിയിലെ 
പരിശീലനം താളവും രാഗവും ഉറയ്ക്കാന്‍ നല്ലതുമാണ്‌. കഥകളിസം 
ഗീതത്തിന്റെ അഭ്യസനം ആദ്യം കര്‍ക്കശമാണ്‌. പിന്നീട്‌ ലളിതവും. കര്‍ 
ടക സംഗീതത്തിന്‌ നേരെ വിപരീതം. 
കലാമണ്ഡലത്തില്‍ ഹരിദാസിനോടൊപ്പം പെണ്‍കുട്ടികളാണ്‌ ചേര്‍ 
നത്‌ വേഷവിഭാഗത്തിലെ വാസുപിഷാരൊടിയും സംഗീതവിഭാഗത്തി 
ലെ ഹൈദരലിയുമായിരുന്നു ഹരിദാസിന്റെ പ്രധാനകൂട്ടുകാര്‍. ഇതില്‍ 
ഹൌദരലിയുമായി കലാമണ്ഡലത്തില്‍ വച്ച്‌ തുടങ്ങിയ സഹൃദം തു 


ശിവരാമഭാഗവതര്‍ എം.ഡി. രാമനാഥനെ ഓര്‍മിപ്പിയ്ക്കുന്നു. വെ 
ങ്കിടകൃഷ്ണഭാഗവതരുടെ ബാണിയിലാണ്‌ ശിവരാമന്‍നായരുടെ സം 
ഗീതം. ശബ്ദത്തിന്റെഘനം ശാരീരത്തിലെ ഗാരവം ഇവ അദ്ദേഹത്തി 
ന്റെ പ്രത്യേകതകളായിരുന്നു. എന്താണ്‌ രണ്ടു ഗായകരെ വേര്‍തിരി 
യുക്കുന്നതിലെ അടിസ്ഥാനഘടകം” കര്‍ണ്ണാടക സംഗീതവുമായി ബ 
ന്ധപ്പെട്ടും ഇത്‌ ആലോചിയ്ക്കാവുന്നതാണ്‌. കര്‍ണ്ണാടകസംഗീതത്തി 
ന്റെ അടിസ്ഥാനപഠനം ഒരുപോലെയാണ്‌. എങ്കിലും ശെമ്മാങ്കുടി അരി 
യക്കുടി, മധുരെമണി അയ്യര്‍ എന്നിവരുടെ ശൈലി വൃത്യസ്തമാണ്‌. അവ 
രവരുടെ തൊണ്ടയ്ക്കനുസരിച്ച്‌ പാടി ഒരു ശൈലി രൂപപ്പെടുത്താന്‍ 
അവര്‍ക്ക്‌ സാധിച്ചു. അവരവരുടെ ശക്തിയ്ക്കനുസരിച്ച്‌ പ്രവൃത്തി 
യില്‍ ഈന്നല്‍ കൊടുക്കാന്‍ യത്നിയ്ക്കുന്നതുപോലെയാണിത്‌. ജി. 


ഹരിദാസിന്റെ ദര്‍പ്പണ കാലം 


ടര്‍ന്ന്‌ അരങ്ങില്‍ സജീവമായി. ഇന്നും അവര്‍ സംഗീതത്തിലും ജീവിത 
ത്തിലും ആത്മസുഹൃത്തുക്കളാണ്‌. എത്രയെത്ര രാത്രികളാണ്‌ അവര്‍ 
സംഗീതചര്‍ച്ചയ്ക്കു വിനിയോഗിച്ചിട്ടുള്ളത്‌. കഥകളി സംഗീതത്തെക്കു 
റിച്ച്‌ സഹൃദചര്‍ച്ച ഇത്രയധികം ചെയ്ത പാട്ടുകാര്‍ ഉണ്ടാവില്ല. ഇരുവ 
രുടെയും ആലാപനത്തില്‍ ഈ ചര്‍ച്ചയുടെ സദ്ഫലങ്ങള്‍ പ്രതിഫലി 
യ്ക്കുന്നുമുണ്ട്‌ അവര്‍ പരസ്പരം അംഗീകരിയ്ക്കുന്നു. 
നീലകണ്ഠന്‍ നമ്പീശന്‍ കിര്‍മ്മീരവധവും ശിവരാമന്‍നായര്‍ ബക 
വധവുമാണ്‌ ആദ്യം പഠിപ്പിച്ചത്‌. നമ്പീശന്റെയും ശിവരാമന്‍ നായരു 
ടെയും സംഗീതത്തിലും അഭ്യസനശൈലിയിലും കാതലായ മാറ്റങ്ങള്‍ 


ഉണ്ടായിരുന്നു. ഗാംഭീര്യമായിരുന്നു നമ്പീശന്റെ പാട്ടിന്റെ ഭാവം. അത്‌ 


കറകളഞ്ഞ സംഗീതമായിരുന്നു. ചെമ്പൈയുടെ നാദത്തോട്‌ അത്‌ അടു 
ത്തുനില്‍ക്കുന്നു. അല്പം അനുനാസികം ആ ശബ്ദത്തിന്‌ അലങ്കാര 
മായിരുന്നു. നമ്പീശന്‍ പാടിപഠിപ്പിയ്ക്കുമ്പോള്‍ കളരിയില്‍ ഒരു നി 
റവ്‌ വരുന്നു. ഇതേ നിറവ്‌ അരങ്ങിലും സാധ്യമാക്കിയതിനാലാണ്‌ നമ്പീ 
ശന്റെതായ ഒരു കാലം കഥകളി സംഗീതത്തില്‍ ഉണ്ടായത്‌. 


എന്‍. ബാലസുബ്രഹ്മണ്യത്തിന്റെ ശാരീരവും ഭൃഗപ്രയോഗങ്ങളും അതി 
ശയിപ്പിയ്ക്കുന്നവയാണ്‌. ശെമ്മാങ്കുടി ഗമകപ്രയോഗത്തില്‍ അഭിരമി 
ച്ചു. ശബ്ദത്തിന്റെ വ്യത്യസ്തമായ വ്യാപാരങ്ങള്‍ക്കും വ്യവഹാരങ്ങള്‍ 
ക്കും അനുസൃതമായി ശൈലി രുപപ്പെട്ടുവരികയാണ്‌. നമ്പീശന്റെ ശി 
ഷ്യരായ ഹൈദരലി, എമ്പ്രാന്തിരി, മാടമ്പി, വെണ്‍മണി ഇവരുടെ സ്രമ്പ 
ദായങ്ങള്‍ സൂക്ഷ്മത്തില്‍ വ്യത്യസ്തമാണ്‌. മാടമ്പി സുബ്രഹ്മണ്യന്‍ ന 
മ്പൂതിരിയുടെ പാട്ടിലെ കഥകളിത്തവും സോപാനശക്തിയും മറ്റാരി 
ലും ഇല്ല. മാടമ്പിയുടെ പാട്ടില്‍ അധികശക്തിയായി ഒന്നും വര്‍ത്തി 
യ്ക്കുന്നില്ല. സ്വത്രന്തസഞ്ചാരത്തില്‍ അദ്ദേഹം ഭൂമിയ്ക്കുന്നില്ല. കഥക 
ളിയിലെ സോപാനശൈലിയിലെ കറ കളഞ്ഞതും കരുത്തുറ്റതുമായ 
നീലാംബരിയ്ക്ക്‌ മാടമ്പിയെ കേള്‍ക്കണം. 

കഥകളി സംഗീതത്തിന്റെ അടിസ്ഥാനശില സോപാനസംഗീതം 
തന്നെയാകുന്നു. കഥകളിയുടെ പ്രാഗ്രൂപത്തില്‍ പൊയ്മുഖവും ഉണ്ടാ 
യിരുന്നു. മുടിയേറ്റ്‌, ഗരുഡന്‍തുക്കം, കൂടിയാട്ടം, കൃഷ്ണനാട്ടം എന്നീ 
ദൃശ്യകലാരുപങ്ങളില്‍ നിന്ന്‌ കഥകളി പലതും സ്വീകരിച്ചിട്ടുണ്ട. കൊ 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 » 137 


{ 


[ചം 


ട്ടാരക്കരതമ്പുരാന്‍ തന്റെ കഥകള്‍ക്ക്‌ പാടാന്‍ ക്ഷേത്രഗായകരെ ഏല്പി 
ച്ചിരൂന്നിരിയക്കണം. അന്ന്‌ സംഗീതവുമായി ബന്ധപ്പെട്ട നിരന്തര പ്ര 
വൃത്തിക്കാര്‍ ക്ഷേതഗായകര്‍ മാത്രമായിരുന്നു. അവര്‍ ഭക്തി അടിസ്ഥാ 
നഘടകമായ ക്ഷേത്രസംഗീതത്തിന്റെ ഘടനയും സംസ്ക്കാരവും കഥ 
കളിപ്പാട്ടില്‍ ഉള്‍ച്ചേര്‍ത്തു. തുടര്‍ന്ന്‌ സംഗീതം പഠിച്ചവരുടെ കൈകളി 
ലൂടെയാണ്‌ കഥകളിപ്പാട്ടിന്‌ ഉത്തമവ്യക്തിത്വം വരുന്നത്‌. കര്‍ണ്ണാടക 
സംഗീതം അഭ്യസിച്ച വെങ്കിടകൃഷ്ണഭാഗവതര്‍ കഥകളിപ്പാട്ടിലേയ്ക്ക്‌ 
തിരിഞ്ഞു. ഭാഗവതരുടെ പാട്ടിനെ അനുഭവിച്ചവര്‍ ഇന്ന്‌ വിരളമാണ്‌. 
വെണ്‍മണി ഹരിദാസിനും അതിനെക്കുറിച്ച്‌ അറിയില്ല. സോപാനരാ 
ഗങ്ങള്‍ക്ക്‌ നൊട്ടേഷന്‍ ഇല്ല. അത്‌ പരമ്പരാഗത സംഗീതമാണ്‌. അതില്‍ 
ശാസ്ത്രീയമായ പാനപദ്ധതിയോ അഭ്യാസ്രകമമോ ഇല്ല. കാനക്കുറിഞ്ഞി, 
ഇന്ദളം. ദുഃഖഖണ്ഡാരം. പുറനീര തുടങ്ങിയ രാഗങ്ങള്‍ കൂടിയാട്ട 
ത്തില്‍ ഉണ്ട്‌ കേള്‍വിയില്‍ എല്ലാം ഒന്നുപോലെ തോന്നും. ഈയൊ 
രു അശാസ്ത്രീയത കഥകളി സംഗീതത്തിന്‌ യോജിയ്ക്കില്ലെന്നും അഭി 
നയകിയയുമായി പൊരുത്തപ്പെട്ട്‌ അതിനു നിലനില്പുണ്ടാകണമെ 
ന്നും വെങ്കിടകൃഷ്ണഭാഗവതര്‍ ആഗ്രഹിച്ചു. പൂമാതിനൊത്ത ചാരുത 
നോ (നാലാംദിവസം) കാപ്പിരാഗം മാറ്റി ദര്‍ബാറാക്കുകയും വസന്തഭൈ 
രവിയിലെ വസ വസ സൂതാ കാപ്പിയാക്കുകയും ചെയ്ത്‌ ആലാപനഫ 
ലമായ കേള്‍വി സുഖം ഉണ്ടാക്കാന്‍ ഭാഗവതര്‍ക്കു സാധിച്ചു. പുമാതി 
നൊത്ത എന്ന പദത്തില്‍ സഖിയുടെ വൈകാരികാവസ്ഥയാണ്‌ പ്രതി 


ഹരിദാസും പത്നി സരസ്വതിയും 


ഫലിയ്ക്കേണ്ടത്‌ എന്റെ കേശിനി എന്ന്‌ ദമയന്തി ഉള്ളുതുറന്ന്‌ ഉത്തമ 
പറയുന്നതും ആര്‍ദ്രയാവുന്നതും ആദ്യമായിട്ടാണ്‌ എന്ന്‌ നളചരിമ 
പരിശോധിച്ചാല്‍ അറിയാം. ഭാഗവതര്‍ പാട്ടില്‍ കലാമണ്ഡലം ക 
വാര്‍ത്തെടുത്തു. പല്ലവി. അനുപല്ലവി. പരണം എന്ന രീതിയിൽ 8 
വാത്മക മട്ടുണ്ടാക്കി സംഗീതാത്മക പ്രയോഗങ്ങള്‍ക്കുള്ള അവസ 
മൊരുക്കുകയാണ്‌ ഭാഗവതര്‍ ചെയ്തത്‌. ഭാഗവതരുടെ കാലത്ത്‌ ചേങ്ങു 
മാത്രമായിരുന്നു ശ്രുതി. മൈക്ക്‌ തീരെ ഉണ്ടായിരുന്നില്ല. വേഷക്കി 
ക്ക്‌ അക്ഷരം കേള്‍പ്പിയ്ക്കലിലായിരുന്നു ഗായകശ്രദ്ധമുഴുവന്‍. വേര്‍ 
ത്തിന്റെ ചലനത്തിനൊത്ത്‌ പാട്ടുകാരന്‍ സഞ്ചരിയ്ക്കേണ്ട അവസ 
വരെ ഉണ്ടായിട്ടുണ്ട്‌. 

ഭാഗവതരുടെ തുടര്‍ച്ചയാണ്‌ നീലകണ്ഠന്‍ നമ്പീശനെജിലും ക്ട 
ഘട്ടം മാറിയതിന്റെ അനുഭവവിചാരങ്ങള്‍ ആ പാട്ടില്‍ പ്രതിഫല 
രുന്നു. നമ്പീശന്‌ കഥകളി സംഗീതത്തിന്റെ ആലാപനടത്തക്കുറിച്ച്‌ല്‍ 
നാപരമായ മാര്‍ഗ്ഗം ലഭിയ്ക്കുന്നത്‌ ഭാഗവതരിലുടെയാണ്‌. ഭാവ 
കതയ്ക്ക്‌ ആട്ടക്കഥ പാഠപ്പെടുത്തിയ രാഗങ്ങള്‍വിട്ട്‌ യോജ്യമായവസ 
കരിയ്ക്കാമെന്ന്‌ നമ്പീശന്‍ പാടിതെളിയിച്ചു. ഇന്ധനസമ്പാദനം, (& 
ചേലവൃത്തം), ബാലതകൊണ്ടു ഞാന്‍ (കല്യാണസഗന്ധികം) ജീ 
അദ്ദേഹം വസന്തരാഗത്തില്‍ പാടി. കലയാമിസ്യമതേ ശങ്കരാടജ 
ത്തില്‍ നിന്ന്‌ രാഗമാലികയാക്കി. ഭീതിയുള്ളിലതുതൊടുമേ (കല്യാ 
സൌഗന്ധികം) ശങ്കരാഭരണത്തില്‍ നിന്ന്‌ ചാരുകേശിയാക്കി. ഈല്‍ 


ലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്റ്റ്‌ 2004൦ 138 


വിവാദായി. കഥ കളി സംഗീതത്തിലെ രാഗംമാറ്റിപ്പാടലിനെ ഗാ 
ee ആത്മഹത്യാപരമായ നിലപാടായി കാണാന്‍ വരെ ശ്രമി ച്ചവ 
Se ക്കാലത്ത്‌ ക(ഷ്ണനാട്ടത്തിന്റെ സംഗീതത്തിലും നമ്പീശന്‍ ചി 
രിഷ്കരണ്ള്‍ക്ക്‌ രമിച്ചു. മധൂരതര പോമവ്ദന്യെ അന; 
സ്ിപ്പിയക്കന്ന പ്പി പ്രയോഗങ്ങള്‍ കൃഷ്ണനാടുത്തില്‍ കേട്ടുതും 
ഞിയതിടന്‍ അടിസ്ഥാനം നമ്പീശന്റെ ചില ആലോചനകളാകുന്നു. ചെ 
ജയം മളം സാധിയക്കുന്ന മേളാതമകത മൃദംഗവും വയലിനും 
കുമോ എന്ന പരിക്ഷണം. ഈ വാദ്യങ്ങള്‍ കഥകളി സംഗീതത്തി 
pn പശ്ചാത്തലത്തിന്‌ പതതമാത്രം അനുയോജ്യമാകും എന്ന ചിന്ത 


ഉമേല്ലാം നമ്പീശന്റെ ആലോചനകളില്‍ ഉള്ളടങ്ങിയിരുന്നു, 


രത്ഥാ 


ഉണ്ണികൃഷ്ണക്കുറുപ്പാണ്‌ നമ്പീശന്‌ ശിങ്കിടിപാടിപ്പതിഞ്ഞ്‌ സ്വത 
ത്രവ്യക്തിത്വം ആര്‍ളജിച്ച പാട്ടുകാരന്‍. കുറുപ്പിന്റെ ആദ്യകാല പാ 
ടടുകള്‍ സോപാനവഴിയുടെ ശുദ്ധീസുഭഗത അനുസരിച്ചിരുന്നു. ഏതു 
പുതുമയിലും കുറുപ്പ്‌ അഭിരമിയ്ക്കുന്ന പഴയ ശൈലിയുണ്ട്‌. ഉണ്ണികു 
ഷ്ണക്കാറുപ്പിന്റെ ദേശ്‌ നാടന്‍ സംഗീതത്തിന്റെ ഛായയിലും കേള്‍ 
കാം. ഉണ്ണികൃഷ്ണക്കുറുപ്പിന്റെ സംഗീതത്തില്‍ ചേരായ്മയുടെ അം 
ശങ്ങള്‍ ഏതുമില്ല. കളമെഴുത്തുപാട്ടിന്റെ ഇഴുക്കവും ധൂളിചിത്രകലയി 
ലെ വര്‍ണ്ണബോധമാര്‍ന്ന ദൃശ്യാത്മകതയും കുറുപ്പിന്റെ പാട്ടിന്റെ ജീ 
വനാകുന്നു. പഞ്ഞിയില്‍ നിന്നു നൂല്‍ ഇഴപിരിച്ചെടുക്കും പോലെ രാ 
ത്തിന്റെ മര്‍മ്മം അഥവാ സത്തപിരിച്ചെടുക്കുന്നതിലെ കലാതുന്ത്രം 
ഉണ്ണികൃഷ്ണക്കുറിപ്പിന്റെ തോഡിയിലൊക്കെ വ്യക്തമായും വേറിട്ടും 
അനുഭവിയ്ക്കാം 

ഉണ്ണികൃഷ്ണക്കുറുപ്പിന്‌ നീലകണ്ഠന്‍ നമ്പീശന്റെ പാട്ട്‌ ആവേശ 
മായിരുന്ന കാലത്തെക്കുറിച്ച്‌ വെണ്‍മണി ഹരിദാസ്‌ പറയുകയുണ്ടാ 
രി. കുറുപ്പിനും നമ്പീശനും ഏതാണ്ട്‌ ഒരേ ശബ്ദമായിരുന്ന കാലം 
ഈ ശബ്ദസാദൃശ്യവും ആലാപനസമാനതയും, പ്രേക്ഷകര്‍ അംഗീക 
രിച്ചു ഒരു കാലത്താണ്‌ നമ്പീശന്‍ സദനത്തിലേയ്ക്ക്‌ പോകുന്നത. ഉ 
സ്ലീകൃഷ്ണക്കുറപ്പിനും കലാമണ്ഡലം വിട്ട്‌ സദനത്തിലെത്തണം. അക്ര 
മാസക്തമായ ഭ്രാന്ത്‌ അഭിനയിച്ച്‌ കുറുപ്പ്‌ കലാമണ്ഡലത്തില്‍ അന്ധ 
സ്ഥതയുണ്ടാക്കി. ഇയാളെ ചെറുതുരുത്തിപ്പാലം കടത്തിയ്ക്കാന്‍ വള്ള 


താളം ഓണപ്പതിപ്പ്‌ 


ത്തോള്‍ ഉത്തരവിട്ടു, തന്നെപാലം കടത്ത്യ കലാമണ്ഡം ത്തിലെ അടി 
യാളോട്‌ തന്റെ അഭിനയത്തിന്‍റെ കാര്യകാരണങ്ങള്‍ ക പ്പ വിശദീക 
രിച്ചുവതെ. ഈ സംഭവത്തില്‍ എന്തിറിയ്കുന്ന, എന്‌ 2 ചോദ്യം 
സ്വാഭാവികം ഗുരുവിന്റെ സംഗീതത്തില്‍ ആകൃഷ്നൊരി അതില്‍ ലയി 
നിക്കാന്‍ മറുമാര്‍ഗ്ഗങ്ങളില്ലാതെ കുറുപ്പ്‌ തെരഞ്ഞെടത്ത അഭിനയ 
വഴി ഉത്തമദാഹിയായ സംഗീതവിദ്യാര്‍ത്ഥിയടെ ഹൃദയം അദ്ദേഹത്തി 
ലണ്ടായീരുന്നു എന്നതിനെ തെളിവഃകൂടിയാവുന്നു ബത്‌ രുശിഷ്യ 
ബന്ധത്തിന്റെ പൂ 


കാലവും പുര്‍വുമാതൃകയ്യമാകുന്ന്‌ 
ഗാന്തിനികേതനിലും ദര്‍പ്പണയിലുമുള്ള ആശായമ൩,ടെ കാലത്ത 


വിവിധ സംഗീതമാര്‍ഗ്ഗങ്ങളുമായി ബന്ധപ്പെടാന്‍ ഉണ്ണികൃഷ്ണക്കു 


രികളില്‍ പ്രിയമായകര്‍ എസ്പ്രാത്തിരിയും ഹരിദാസും ഹൈദരാല്യുമാണ്‌ 


mI 
PE 
TEAL 


ഹരിദാസിന്റെ കുടുംബം 


റുപ്പിന്‌ സാധിച്ചു. രാഗത്തിന്റെ പേരിനെക്കുറിച്ച്‌ അജഞതായിരുന്നു 
വെങ്കിലും കുറുപ്പ്‌ ആ രാഗത്തിന്റെ സഞ്ചാരമാര്‍ഗ്ഗങ്ങളില്‍ ജ്ഞാന 
സ്ഥനായിരുന്നു എന്ന്‌ ഹരിദാസ്‌ പറയുന്നു ഹരിണാക്ഷി “എവരിമാ 
ട്ട്യുടെ ഛായയില്‍ കുറുപ്പ്‌ ചിട്ടപ്പെടുത്തിയത്‌ കീപകനായി ആയിരം 
അരങ്ങുകളിലാടിയ കലാമണ്ഡലം രാമന്‍കുട്ടി നായര്‍ക്ക്‌ ബോധിയിക്കു; 
കയുണ്ടായി. “എവരിമാട്ട' എന്ന്‌ രാമന്‍കുൂട്ടിനായര്‍ ക: ,പ്പിനെ സ്നേ 
ഹസ്വരത്തില്‍ പരിഹസിച്ചിരുന്ന. ഹരിണാക്ഷിയുടെ ന്നത്യം കുറു 
പ്പിൽ പ്രകടമായിരുന്നതാകട്ടെ രാമന്‍കുട്ടിനായരുടെ കീചകനു പാടു 


൦ ആഗസ്ററ്‌ 2004 135 


സ്ഥോഴായിലുന്നു 

സ്പീശന്റെയും ക റപിന്്യം കാഹത്ത്‌ ആത്മായ സംഗീ 
തത്തിലൂടെ വേട്ട ഗബ്യാതി മാനാ കലാമണ.ം ംഹാധരനാണ്‌ 
വെണ്‍മണി ഹരുവാസിലെ ഗായകനെകണൊത്തിതുത്‌ എന്ന പറയം 


പാട്ടുപഠിപ്പിയ്ക്കുക എന്ന കര്‍ത്തവുത്തിനപ്പറം രിഷതിലെ സംഗീ , 


ത്മാര്‍ഗ്ഗങ്ങള്‍ വിപുലപ്പെടുത്താനുള്ള കിരാതമായ ആലോചന 
കളില്‍ അക്കാലത്തെ ആ.രായാര്‍ വ്പരിച്ച്രുന്നില്ല എന്നാല്‍ തിരി 


ചറിഡള്ള ആശായാറിലുടെ വികാസപ്പെട്ട ശിഷയാ:മുണ്ട്‌ കലാമ 


ണ്ഡലം പത്മനാഭന്‍നായരടട ഈ തരത്തിലള്ള കാന്തദര്‍ഗിത്വമാ : 
ണ്‌ കലാമണ്ഡലം ഗോപി എന്ന നട പിറവിയ്ക്ക്‌ ഹേതു കലാമ ; 
ണ്ഡലം ഗംഗാധരന്‍ വേറിട്ട; ചിന്തിച്ചു; പാടുന്ന പാട്ടുകാരനാണ്‌ ' 


അദേഹം ഹരിദാസിലെ വ്ൃതിപലനസ്ദാഷാവാര്‍ന്ന പാട്ടരീതികള്‍ തി 
രിച്ചറിഞ്ഞ; ഗംഗാധരന്റെ പനഗാംഭീരുശബ്ാത്തില്‍ സംഗീതത്തിന്റെ 
ഗഹനത ഉള്ളടങ്ങിയിരിയ്ക്കുന്ന; അതി കാര്വിന്‌ താരതമ്യമില്ല 


കളുടെ വ്യാകരണത്തില്‍ ഈന്നിയുള്ള സ്വതന്ത്സഞ്ചാരത്തിന്‌ ശ്ര 


ഒരിയ്ക്കലും തരം താഴാത്ത പഡസംഗീത്മാണ്‌ ഗംഗാധരന്റേത്‌ ഇട ' 


ക്കാലത്ത്‌ അദ്ദേഹത്തിന്‌ ശബ്‌ത്തിന്‌ സംഭവിച്ചു പില പഥങ്ങള്‍ 
ആ പാട്ടരിതിയുടെ ആന്വാന്ദതകാറയാന്‍ കാരണമായി പുതുതലമുറ 
കേള്‍ക്കുന്ന ഗംഗാധരനൌല്ല ഹരിദാസിന്റെ ത്വമറ കേട്ടതും കൊ 
ണ്ടതും ഹരിദാസ്‌ ഗംഗാധരന്റെ ശൈലിയില്‍ പലോഭിതനായ കാല 
മുണ്ടായിരുന്നു ഗംഗാധരന്റെ ഹിനോളത്തില്‍ സോപാനരീതിയുടെയും 
കര്‍ണ്ണാടകരീതിയുടെയും സമന്വയമുണ്ട്‌ എന്നാല്‍ തനി സോപാനമോ 
കര്‍ണ്ണാട്ടിക്കോ ആയി അത്‌ വേര്‍തിരിഞ്ഞ: നില്‍ക്കുന്നുമില്ല സിന്ധു 
ഭൈരവിയും കാംബോന്റ്റിയും സമ്യദധമായി ഗംഭീരമാക്കാന്‍ ഗംഗാധരന്‌ 


പ്രത്യേക കഴിവുള്ള കാലത്താണ്‌ ഹരിദാസ്‌ അതില്‍ ആകൃഷ്ടനാവു । 


ന്നത്‌ കാലകേയവധത്തിലെ സ്മരസാനകദുനാം കാംബോജിയുടെ മര്‍ 
മമഗ്രാഹിയായി ഗംഗാധരന്‍ പാടിയിരുന്നത്‌ കാംബോജിയുടെ ജീവനാ 
ഡിസ്പന്ദനമ;ള്ള ആലാപനമായി ഹരിദാസിനെ അദ്ഭുതപ്പെടുത്തി. 
ഗംഗാധരന്‍ എന്തു പാടുമ്പോഴും രാഗസത്തതെളിഞ്ഞുവരുന്ന ഗായക 


ക്രിയ ഹരിദാസിനെ ഉദ്ദീപിപ്പിച്ചു പത്തില്‍ ഉള്ളടങ്ങിയ സംഗീതസ | 


ത്തിനെ ഗംഗാധരന്‍ ആവാഹിയ്ക്കുന്നത്‌. ഒരു വരിയില്‍ ആ രാഗഭാ 
വം വ്ൃക്തമാക്കുന്നത്‌. അത്‌ നടനിലും കേള്‍വിക്കാരിലും ഹൃദയപയര്‍ 
പമായ സ്വീകാര്യത സൃഷ്ടിക്കുന്നത്‌ ഇങ്ങനെ ഗംഗാധരന്‍ സ്വരുപിച്ചു 
പാട്ടൂരിതികള്‍ ഹരിദാസിനെ ഗംഗാധരന്റെ സംഗീതത്തില്‍ ആകൃഷ്‌ട 
നാക്കി. 

ഗംഗാധരന്റെ ശിഷ്യനാണ്‌ താനെന്ന്‌ വെണ്‍മണി അഭിമാനാദരങ്ങ 
ളോടെ സമ്മതിയക്കുന്നു. ഗംഗാധരനുമായുള്ള ചങ്ങാത്തം നമ്പീശനു 
വരെ ബോധിച്ചിരുന്നില്ല ഗംഗാധരനും ഹരിദാസും നടന്നു വരുന്നതു 
കാണുമ്പോള്‍ -ഇതാ ആശാനും ശിഷ്യനും വരുന്നു എന്ന്‌ നമ്പീശന്‍ 
പറഞ്ഞിരുന്നുവത്രെ ഗംഗാധരന്റെ ശിക്ഷണം ഹരിദാസിന്റെ സംഗീ 
തത്തെ സ്വാധിനിക്കുകയുണ്ടായി നമ്പീശന്റെ ശൈലി ചിട്ടപ്പെടുത്തി 
വച്ചതിന്റെ ആവര്‍ത്തനമായിരുന്നു എന്നാല്‍ ഗംഗാധരന്‌ ഗൃഹപാഠ 
സമാനമായ ആശായമരിതി അറിയില്ലായിരുന്നു സംഗീതത്തെ സംബ 
ന്ധിച്ച്‌ തന്റേതായ സിദ്ധാന്തങ്ങള്‍ ഉപാധികളില്ലാതെ അദ്ദേഹം അനു 
ഷ്ടിച്ചുപോന്നു, ഗംഗാധരന്റെ ശൈലി പിടിച്ചെടുത്ത്‌ പാടിവരിക അസാ 
ധ്യമായിരുന്നു എന്ന്‌ ഹരിദാസ്‌ പറയും ശിഷ്യന്റെ കഴിവ്‌ മാനദണ്ഡ 
മാക്കി. അതിന്‌ ആനുപാതികമായി അആഴ്യസിപ്പിയ്ക്കുന്നതില്‍ അദ്ദേഹം 
പിന്നാക്കമായിരുന്നു. തന്റെ സംഗീതമ,തയ;ം ശിഷ്യരില്‍ നേരിട്ട്‌ പക്ഷേ 
പിയ്ക്കാന്‍ അദ്ദേഹം ശ്രമിച്ചിരുന്നു; അത;കൊണ്ടുതന്നെ ഗംഗാധരന്റെ 
തലേദിവസത്തെ ശൈലി ഓര്‍മ്മയില്‍ നിന്നും പിറ്റേദിവസം ആവര്‍ 
ത്തിയ്ക്കുക അസാധ്യമായിരുന്നു എന്ന്‌ ഹരിദാസ്‌ പായും. ഇത്‌ പര 
മാവധി സംഗീതബോധം വരുത്താനുള്ള തന്തമാവാം പക്ഷേ ശിഷ്യ 
ന്റെ പരിധിയും പരിമിതിയും അറിഞ്ഞുകൊണ്ടുള്ള അഴ്യസനത്തിന്‌ 
പാകപ്പെടാന്‍ ഗംഗാധരന്‌ സാധിച്ചില്ല അത്‌ ഹരിദാസിനെ ബാധിച്ച 


ല്ുളം ഓണപ്പതി പ്പ്‌ 
ആഗസ്ററ്‌ 2004 146 


തമില്ല വ്യവസ്ഥാപിതമായ സംഗീതപാനത്തില്‍ നിന്നുള്ള ഈ വ്യ 
മാനമാണ്‌ ഹരിദാസിന്റെ സംഗീതശൈലി സുഭദമാക്കിയത്‌ ഗംഗ 
രന്‌ അപ്പും ആരാണ്‌ ൩ ധനിച്ചത്‌ എന്ന പോദ്യത്തിന്‌ ണ്ണികുഷ്ടം 
കാപ്പ്‌ എന്ന്‌ വെണ്‍മണിഹരിരാസ്‌ ഉത്തരം പറയും കഥകളി സും 
തത്തില്‍ ഗംഗാധരന്‍ സ്വാധീനമായി എങ്കിലും ആ ശൈലിയുടെ ആത 
കര്‍ത്താവാകാന്‍ വെണ്മണി ശമിച്ചില്ല 

എന്തുകൊണ്ടാണ്‌ ശിഷ്യന്‍ ഗുരുവിന്റെ അനുകര്‍ത്താവാകാത്തുത: 
വെങ്കിടകൃഷ്ണഭാഗവതരില്‍നിന്നും നമ്പീഗന്‍ വൃത്യനൂനായി. ന്യ 
ശനില്‍ നിന്ന്‌ കുറുപ്പും മാറി നടന്നു. നമ്പീശനില്‍നിന്ന്‌ ഹൈദരലിയ്യു, 
എമ്പാന്തിരിയും വെണ്‍മണിയു;ം മാറി. നമ്പീശന്‌ ഇണക്കമാര്‍ന്ന്‌ എടു 
യിരുന്ന ഉണ്ണകൃഷ്ണക്കുറുപ്പ്‌ പൊന്നാനിപ്പാട്ടുകാരനായ പ്പോള്‍ യ 
ചം വ്ൃത്യനൂ നായി. കര്‍ണ്ണാടക സംഗീതസംസ്‌ക്കാരവും കഥകളീയ്യ, 
വന്ന പരിവര്‍ത്തനങ്ങളും പാട്ടുകാര്‍ സ്വാംശീകരിച്ചു ഗര;വിന്റെ ട്ടു 


യിക്കുന്ന ശിഷ്യര്‍ക്കിടയിലും പഴമ അനുശാസിയ്ക്കുന്ന വിധങ്ങളെ എ 
ലിയ്ക്കുന്നവര്‍കാണുന്നു. തിരൂര്‍ നമ്പീശനും മാടമ്പിയും ഇവരില്‍ 
ടുന്നു തിരൂര്‍ നമ്പീശന്‍ ഇന്നില്ല. മാടമ്പിസുുബഹ്മണ്യന്‍ നമ്പുതില്‍ 
യൂടെ പാട്ട്‌ കഥകളി സംഗീതത്തിന്റെ പഴയകാല വിഗിഷ്ടതയുടെ ശേ 
ഷിപ്പാകുന്നു. അത്‌ അലങ്കാരപ്രധാനമോ അതിഭാവുകത്വപരമോ 

ന്നില്ല. കഥകളിയ്ക്കു പാടുക എന്ന ഒറ്റ ലക്ഷ്യമേ മാടമ്പിയിക്കുള്ള 
ഈ സ്വത്വശുദ്ധി വെണ്‍മണി അംഗീകരിയ്ക്കുന്നു. ആറരിയക്കുന്നു 
കഥകളി സംഗീതം സോപാനരീതിയില്‍ത്തന്നെ നിലനില്‍ക്കണമെന്ന 
വാദത്തോട്‌ ഹരിദാസിന്‌ യോജിപ്പില്ല. നമ്പൂതിരിമാര്‍ ഇനി കൂടു 
യ്ക്കണമെന്ന നിര്‍ദ്ദേശം പോലെയേ അതിനെ കാണാനാവു. തന്റെ 
പാട്ടുകേട്ട ലീലാ ഓം ചേരി അത്‌ സോപാന സംഗീതശൈലിയ്യില്‍ 
ആയില്ല എന്ന്‌ വിധി എഴുതിയപ്പോള്‍, വളരെ വിനയാനിതനായി സേ 
പാനസംഗീതത്തിന്റെ അളവ്‌ പറഞ്ഞുതരാന്‍ ഹരിദാസ്‌ ആവശ്യപ്പ 
ടുകയുണ്ടായി. കഥകളിപ്പാട്ടിന്റെ അഭിനയസംഗീതനിഷ്ടമായ വികാ 
സം അറിയാത്തവരാണ്‌ അതിലെ പുതുരുചികള്‍ക്കെതിരെ കലഹ 
യക്കുന്നത്‌. തീര്‍ച്ചയായും മേളത്തിലും വേഷത്തിലും വന്ന മാറ്റങ്ങള്‍ 
ക്ക്‌ അനുസൃതമായി സംഗീതവും സമ്പന്നമാകേണ്ടതുണ്ട്‌ ഈബേ 
ധം വെണ്‍മണി ഹരിദാസിനുണ്ട്‌. കഥകളിയിലെ സോപാനരീതിയും 
യഥാര്‍ത്ഥ സോപാനസംഗീതവും ഒന്നുതന്നെയോ എന്നും ചിന്തിയ്കേ 
ണ്ടതുണ്ട്‌. ഞെരളത്ത്‌ രാമപ്പൊതുവാളുടെ ആലാപനത്തില്‍ കര്‍ണ്ണ 
ടക സംഗീതത്തിന്റെ സ്വാധീനമുണ്ടായിരുന്നു എന്നും അവസാനകാലത്ത്‌ 
ഞെരളത്തിന്റെ സംഗീതം കര്‍ണ്ണാടക സംഗീതമായി മാറിയിരുന്നു എന്നു 
ഹരിദാസ്‌ നിരീക്ഷിയ്ക്കുന്നു. ഞെരളത്തിന്റെ കാരുണ്യാമൃതവാരിധി, 
തുടങ്ങിയ ശ്ലോകങ്ങളിലായിരുന്നു യഥാര്‍ത്ഥ സോപാനരീതി നിലനി 
ന്നിരുന്നത്‌ എന്നും വെണ്‍മണിയ്ക്ക്‌ പക്ഷമുണ്ട്‌ സോപാനസംഗീഭ 
ത്തില്‍ ഭക്തിയാണ്‌ മുഖ്യഘടകവും വികാരവും ആയി പ്രവര്‍ത്തിയക്കു 
ന്നത്‌. എന്നാല്‍ കഥാപാത്രങ്ങളുടെ വ്യത്യസ്തങ്ങളായ ഭാവാത്മക സ 
സാരവുമായി ബന്ധപ്പെടുത്തിയാണ്‌ കഥകളിപ്പാട്ടുകാരന്‍ പാടേണ്ടമ്‌ 
'പളയപയോധിജുലേ' സോപാനരീതിയില്‍ ആവര്‍ത്തിയക്കേണ്ടതില്ല 
എന്നാല്‍ 'കുവലയവിലോചനേ ആവര്‍ത്തനത്തില്‍ അധിഷ്ഠിതമായെ 
മിലേ അഭിനയസംഗീതമാകു. അവിടെ സംബോധനയുടെ ഭാവം വരൽ 
ണ്ടതുണ്ട്‌ കലയാമി സുമതേയില്‍ ഭക്തിയുണ്ടെങ്കിലും മകളുടെ വീ 
ന്യാസത്തിനനുസരിച്ച്‌ ക്രമാനുഗതമായ ആലാപനത്തിനേ പ്രസക്തി 
യുള്ള ഒരേ താളത്തില്‍ എങ്ങനെയാണ്‌ ഭാവം വരുത്തുക എന്നതും 
ഗായകന്‍ നേരിടുന്ന പ്രശ്നമാകുന്നു. കാലപ്രമാണത്തിനന;സരിച്ചു 
ണ്‌ ഈ ഭാവമാറ്റം. ്രൃതകാലത്തില്‍ പാടേണ്ടവ പതിഞ്ഞകാലത്തിന്‌ 
യോജിയ്ക്കുകയില്ല. ശബ്ദശക്തിയ്ക്കനുസരിച്ചുള്ള നിയ;ന്തണത്തി 
ലാണ്‌ പാട്ടുകാരന്‍ ശ്രദ്ധിയ്ക്കേണ്ടത്‌. നടന്റെ അഭിനയ വൃത്തിയ്്‌ 
നുസരിച്ച്‌ ഭാവം ഉല്പാദിപ്പിയ്ക്കാനാണ്‌ ഗായകര്‍ ശ്രമിക്കേണ്ടത്‌ 


നാഷണല്‍ ബുക്ക്‌ ട്രസ്‌റ്റ്‌, ഇന്ത്യ 
പുസ്തക ലോകത്തേക്ക്‌ സ്വാഗതം 


എം എന്‍. റോയി വി.ബി കാര്‍ണിക്‌ 
ജാ. എം.എസ്‌ ചന്രശഖദവാദ്യര്‍ ദൂ. 3000 
ഹാനായ ദാഷ്ട്രീയ പ്രവര്‍ത്തക നായിമുന്ന റോയി ബ്രിട്ടീഷുകാര്‍ 
ക്കതിരെയുണ്ടായ സ്ഥയുധ വിപ്ലവങ്ങളില്‍ സജീവമായി പക്കടുത്തു 
ദേക്സിക്കോയിലെയും ചൈനയിലെയും വിപ്ൃവ്രപസ്ഥാനങ്ങളിലും 
പള്കെടുത്ത അദ്ദേഹം ലെനിന്‍, ട്രോട്സ്കി തുടങ്ങിയ വിച്ചവകാമിക 
ഇടൊയം പ്രവര്‍ത്തിച്ചു. റാഡിക്കല്‍ ഹ്യു9നിസത്തിന്റെ സ്ഥാപകന്‍. 


ഒഴു സുല്‍ത്താന്‍ ബി. ഷേക്ക്‌ അലി 
തര്‍ജാ ഐ കെ.കെ. മേനോന്‍ മു 25.00 
ഇംഗീഷ്‌ ഈസ്റ്റിന്ത്യാ കമ്പനി നേമിടേണി വന്ന എറ്റവും ജക്കനായ 
ാജാവ്‌ ടികുവിനെ ആത്യന്തികമായി കീഴടക്കാന്‍ ബ്രിട്ടീഷുകാര്‍ക്ക്‌ 
ണ്ടു സൂര്‍ യുദ്ധങ്ങൾ വേണിവന്നു. ടിഴൂ ജീവിച്ച്മുന്നിദത്താളം 
ഉം്ഗീഷുകാര്‍ക്ക്‌ സുദക്ഷിതദായി തോന്നിയുദില്ല. ദൈസുൂര്‍ സര്‍വക 
ലായാലയിലെ ചരിത്രവിദാനം മേധാവി ആയിദുന്നു ത്രന്ഥകര്‍ത്ഞാവ്‌ 


യുസഫ്‌ ദെഹറലി മധു ദണ്ഡവതെ 
തര്‍ജാ: എം.പി ബാലകൃഷ്ണന്‍ ദു. 45.00 
കോണ്‍ഗ്രസ്‌ സോഷ്ടലിസ്റ്റ്‌ പാര്‍ട്ടിയുടെ സ്ഥാപകദിലൊദാളായ മഹാ 
നായൊരു സോഷ്യലിസ്റ്റ്‌ ആണ്‌ . ഇന്ത്യയുടെ ദേശീയ സാദത്തിന്‍ അറേ 
ഹത്തിന്റെ പങ്ക്‌ പദ പ്രധാനമായിമുന്നു. ചിറ്റിന്ത്യാസമമകാലത്ത്‌ 
€0ശീയ നേതൃത്വം മുഴുവന്‍ ജയിലിലാകുമെന്നു മുന്‍കുര്‍കണ്ട്‌ ഒരു 
$കഡര്‍ സംഘത്തെ സംഘടികിച്ചത്‌ അദ്ദേഹമായിരുന്നു. 


മണ മഹര്‍ഷി കെ. സ്വാമിനാഥന്‍ 
തര്‍ജമ: കടവനാട്‌ കുട്ടിക്കൃഷ്ണന്‍ രൂ. 35.00 
നമമുടെ കാലത്ത്‌ ജീവിച്ച്‌ ജഞാനമാര്‍നം പഠികിക്കുകയും വീജദീക 
മിക്കുകയും ചെയ്ത യോനിവര്യനാണ്‌ ദദണടഹര്‍ഷി. സ്നേഹത്തി 
ന്റെയും സമാധാനത്തിന്റെയും കമൂണയുടെയുധായ ഒമു മനുഷ്യന്റെ 
ആഅജഞാനത്തോടുള്ള പ്രതിബഡത ഉത്ഞേജകദദായ ഈ ജീവിത 
ചരിത്രത്തില്‍ വരച്ചുകാട്ടകെടുന്നു. 

അസഫ്‌ അലീ സുധീര്‍ പന്ത്‌ 
തര്‍ജമ: കെ എന്‍. ദാമോദരന്‍ നായര്‍ ദു. 25.00 
മതാടിസ്ഥാനത്തില്‍ രാഷ്ട്രം കെട്ടികടുക്കൂന്നതിനെ തീര്രമായി 
എതിര്‍ത്ത മാനവവാദി. മതേതര ഇന്ത്യക്ക്‌ ജടിസ്ഥാനമിടുന്നതില്‍ 
അസഫ്‌ അലി കനകെട്ട സംദാവന നല്‍കി. ബഹുധലുഖ പ്രതിദയായി 


ക്ര ഓഫീസ്‌ 


എട, (രീ പാര്‍ക്ക്‌, സ്യൂ ഡല്‍ഹി 110 016 


ദേശീയ ജീവചരിത്ര പരമ്പര 


മുന്ന അദ്ഹം ഗവ.കക നും ഉന്നതനായ ജദ്ദാഷകനും 0ജീയഡാദീി 
യായ എഴുത്തുകാഠനും ക്കെ ആയിദുന്നു 
ഹര്‍ഷന്‍ വി.ഡി ഗാംഗൽ 
രര്‍ജമ ഗോപന്‍ മൂ 25.00 
ഭാമതത്തിലല അഡിതിയനായ സദ്രാട്ടായിമുന്നു ശ്രീ ഹര്‍ഷന്‍. 
ക്രി ൮ 590ല്‍ ഭൂജാതനായ അര്‍റഹം ഉവറുധൊമു ജൂമസനനിധാത്ര 
മായിമുന്നില്ല റികച്ഛ ഭദണാധികാമി, ബുദ്ധാത സംരക്ഷകന്‍, സാഹിതയ 
ത്തിന്റെയും കലയുടെയും സംരക്ഷകന്‍ ഇവയൊക്കെ ആധിദുന്നു. 
നേതാജി സുദാഷ്ചര്ര ബോസ്‌ . ശിശിര്‍ കൂമാര്‍ ബോസ്‌ 
വിവര്‍ത്തനം - എം ആര്‍ ടി നായര്‍ മൂ. 34.00 
ഇന്ത്യന്‍ സ്വാതന്ത്ര സാമനായകനായ സൂഭാഷ്ചര്ര ബോസിന്റെ ഈ 
ജീവചരിത്രം മചിച്ചിമിക്കുന്നത്‌ ജര്‍ദദഹത്തിന്റെ അനന്തിമവനും സഹ 
പ്രവര്‍അകനുധായിമുന്ന €ഡാ ജിയിര്‍ കുമാര്‍ €ബോസാണ്‌ 


9േഘനാദ്‌ സാഹ ശാന്തിമയ്‌ ചാറ്റര്‍ജി, എഏണാക്ഷി ചാറ്റര്‍ജി 
വിവര്‍ത്തനം എ സി ഡാസു രൂ. 38.00 


€ജ്യാതിര്‍ദാതികം, നദീജല നിയന്ത്രണം, കലണ്ടര്‍ പദിഷ്കമണം, €0യീ 
യാസൂത്രണം മുതലായ രംഗങ്ങളില്‍ വീലഴ്ട സംഭാവനകള്‍ നല്‍കി 


യിട്ടുള്ള ധാസ്ത്രജ്ഞന്റെ ജീവചരിത്രം 
ശ്രീ അരവീനന്‍ നവജാത 
വിവര്‍ത്തനം : $ഡാ കെ എ കലാവതി രൂ. 30.00 


ദാര്‍ശനികനായ ശ്രീ അരവിനന്‍ ദഹാനായൊരു കവി കൂടിയായിമൂ 
ന്നു. ജീവ്തത്തിന്റെ ആറു-ലട്ടത്തില്‍, സ്വാത്രത്യസാദത്തില്‍ പങ്കെടുത്ത 
അദേഹം ഒമു ഉയര്‍ന്ന €നതാവായിദുന്നു. പോണിഴച്ചേദിയിലെ ശ്രീ 
തമവിനാശ്രാത്തിന്റെയും ആഃമാവിലിന്റെയും അധ്യക്ഷനായിമുന്നു 
ഗ്രന്ഥകര്‍ത്താവ്‌ നവജാത. 


ശ്രീനിവാസ മാമാനൂജന്‍ സുരേഷ്‌ റാം 
തര്‍ജമ. പി.എ യങ്കരനാദായണന്‍ മൂ.35 00 
ആധൂനിക ഇന്ത്യയിലെ എറ്റവും ജതിയയക ലോയ നണിത ശാസ്ത്ര 
പ്രതിഭ. വളെ ചെറുകത്തില്‍ ജന്മദിച്ച മാമാനൂജന്‍ സംയ സിദ്ധാ 
നത്തില്‍ നിരവധി മടലിക പ്രഠിതികര്‍ക്ക്‌ രുപം നല്‍കി മാമാ 
നൂജന്റെ ജീവിതത്തെയും പ്രവര്‍മ്തനങ്ങളെയും ആഴത്തില്‍ പഠിച്ച 
ആളാണ്‌ ഈ തൂലികാ ചിത്രം രചിച്ചിരിക്കുന്നത്‌ 


ഇന്ത്യന്‍ വായനക്കാരോടു പ്രതിബദ്ധം 
നാഷണല്‍ ബുക്ക്‌ ട്രസ്റ്റ്‌, ഇന്ത്യ 


ദക്ഷിണ മേഖലാ കേരം 
ഹാൾ നമ്പര്‍ 1, ബി.ഡി എ 


ഫോണ്‍ : 01126564020, 26564540, 26564667 €ഷാരീംന്‌ $കോംപ്പക്സ്‌, ബനയങ്കമി ഭസ്റ്റജ്‌ കക 


ഫാക്‌സ്‌ : 01126851795, 26854688 


ബാംന്ളൂര്‍ 560 085 


ഇ യിൽ : nbtindia@ndb.vsnl.net.in €ഫാണ്‍ - ഫാക്സ്‌ 08026711994 


വബ്സൈറ്‌ : nbtindia.com 


nr es 
പുസ്തകങ്ങൾ കേരളത്തിലെ പ്രമുഖ പുസ്തകശാലകളില്‍ ലഭ്യമാണ്‌ 


Ee 
whe 


എന്ന്‌ ഹരിദാസ്‌ പറയും. ഇതെങ്ങനെയാണ്‌ സാധിയ്ക്കുന്നത്‌? ഭാവം 
വൃത്യാസപ്പെടുന്ന ഭാഗങ്ങള്‍ ഏതെല്ലാമാണ്‌? ഹരിദാസിന്‌ ഉത്തരമു 
ണ്ട്‌. കീചകവധത്തില്‍ “ഗന്ധര്‍വ്വന്മാരഞ്ചുപേര്‍' എന്ന ധന്യാസി രാഗ 
ത്തിലുള്ള കീചകന്റെ പദം അഞ്ചുഗന്ധര്‍വ്വന്മാരെ ജയിപ്പിക്കാന്‍ ഞാന്‍ 
പോരും എന്നത്‌ ദ്രുതകാലത്തിലാണ്‌ ചൊല്ലേണ്ടത്‌. ശര്യവും വീര്യ 
വുമാണ്‌ അവിടെ വികാരം. എന്നാല്‍ “പഞ്ച്‌ബാണനെ വെല്‍വാന്‍' 
എന്ന ഭാഗത്ത്‌ ദയനീയതയാണ്‌ വരേണ്ടത്‌. ഒരേ രാഗം ഒരേ താളം. 
പക്ഷേ കാലപ്രമാണം കൊണ്ട്‌ ഭാവമാറ്റം വരുന്നു. കാലകേയവധത്തില്‍ 
“ജനകാ തവദര്‍ശനാല്‍' എന്ന പദം. അച്ഛന്റെ കാല്‍ക്കല്‍ വീഴുമ്പോ 
ഴുള്ള വൈകാരികഭാവമല്ല ‘കുടിലത അകതാരില്‍” എന്നാവുമ്പോഴേ 
യ്ക്ക്‌ പാട്ടുകാരന്‍ കൈവരിയ്ക്കേണ്ടത്‌. കുടിലത എന്നു കേള്‍ക്കു 
മ്പോഴേയ്ക്കും കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥയിലും ശാരീരികാ 
വസ്ഥയിലും വരുന്ന മാറ്റം കാലം കയറ്റി പാടുന്നതിലൂടെ പാട്ടുകാരന്‍ 
അനുഭവവോദ്യമാക്കണം. അടിമലര്‍ തൊഴുതീടും എന്ന ഭാഗമെത്തു 
മ്പോഴേയക്കും കാലം പതിച്ചിടണം. ഇത്തരം സംഗീതത്തിലെ ആഭ്യന്ത 
രവ്യക്തതകളുടെ നേര്‍ക്ക്‌ ഹരിദാസ്‌ ഒരിയ്ക്കലും ഉദാസീനനാവുന്നി 
ല്ല. അഭിനയ സംഗീതമാണെങ്കിലും കഥകളിപ്പാട്ടിന്‌ കേന്ദ്രീകൃതമായ 
വ്യവസ്ഥയില്ല. ഗായകന്‌ ഒരുമാര്‍ഗ്ഗം, വേഷക്കാരന്‌ മറ്റൊരു മാര്‍ഗ്ഗം. 
ഇതിന്റെ സമന്വയത്തിലൂടെ പാട്ട്‌ ആസ്വാദനക്ഷമമാക്കേണ്ട ഉത്തരവാ 
ദിത്തവും ഗായകനാണ്‌. ഒരു കഥാപാത്രത്തിന്റെ വ്ൃക്തിത്വത്തിനനു 
സരിച്ച്‌ ഗായകന്‍ ചില നിഴുപ്പെടുത്തലുകള്‍ വരുത്താന്‍ ബാധ്യസ്ഥ 
നാവുന്നു എന്നതാണ്‌ ഹരിദാസിന്റെ അനുഭവം. ആത്യന്തികമായി വേ 
ഷത്തെ പോഷിപ്പിയ്ക്കുകയാണ്‌ ഗായകന്റ ധര്‍മ്മം. രംഗത്തെ കഥാ 
പാത്രത്തിന്റെ വ്യക്തിത്വത്തിനനുസരിച്ച്‌ പാട്ടുകാരന്റെ വൃത്തിയും വ്യ 
ത്യാസപ്പെടാം. ഇതിനെ ഹരിദാസ്‌ നോക്കിക്കാണുന്നതെങ്ങനെയാണ്‌? 
രണ്ടാം ദിവസത്തില്‍ കലിദ്വാപരന്മാരോട്‌ പുഷ്ക്കരന്റെ പദമുണ്ട്‌; “ന 
മുക്കില്ല നാടും നഗരവും”. ഇത്‌ പല പുഷ്ക്കരന്മാരും പല ഭാവത്തി 

ലും വികാരത്തിലും കാണിയ്ക്കുന്നു. കഥാപാത്ര കേന്ദ്രിതമായി പാട 

ണമെന്നാണ്‌ വ്യവസ്ഥയെങ്കിലും ചില പുഷ്ക്കരന്മാരുമായി പൊരുത്ത 

പ്പെട്ടുപോകാന്‍ പാട്ടുകാരന്‌ കഴിയാറില്ല. അവര്‍ക്കനുസരിച്ച്‌ പാട്ടിനെ 

അപ്രധാനീകരിയ്ക്കാനും സാധ്യമല്ല. ഇവിടെ ഗായകന്‌ തനതായ ഒരു 

ദര്‍ശനം വേണമെന്നും അത്‌ സാധിയ്ക്കുന്ന വിധത്തില്‍ പാടണമെ 

ന്നും ഹരിദാസിന്‌ പക്ഷമുണ്ട്‌. 'കുവലയവിലോചനേയില്‍'” ചാപല്യം 

കാണിയ്ക്കാതെ അന്തസ്സില്‍ നില്‍ക്കുന്ന നളന്മാര്‍ക്ക്‌ പാടുമ്പോള്‍ പാ 

ട്ടിലും ആഭിജാത്യം സംജാതമാകുമെന്നും വേഷക്രിയകളുമായി പൊരു 

അപ്പെട്ട സംഗീതമായി അതുമാറുമെന്നും വെണ്‍മണിയ്ക്ക്‌ പക്ഷമുണ്ട്‌. 

ഇതെല്ലാം ദീക്ഷിയ്ക്കാന്‍ കഥകളി സംഗീതത്തില്‍ പുതുമകള്‍ സൃഷ്ടി 

യ്ക്കുകയേ നിര്‍വ്വാഹമുള്ളൂ. 

വെണ്‍മണിയുടെ കലാദര്‍ശനങ്ങള്‍ ഒരേ സമയം പഴമയെ ആദരി 

യ്ക്കുകയും പുതുമയെ ആശ്ളേഷിയ്ക്കുകയും ചെയ്യുന്നതിന്റെ പൊ 

രുള്‍ എന്താണ്‌? തനിയ്ക്ക്‌ ഇഷ്ടവും ആദരവുമുള്ള പാട്ടുകാരനാണ്‌ 
മാടമ്പി എന്ന്‌ വെണ്‍മണി പറയുന്നുണ്ട്‌. എപ്പോഴും പാറിപ്പറക്കാൻ 

ശബ്ദം കിട്ടിയ പാട്ടുകാരന്റെ ശൈലിയ്ക്ക്‌ നിയന്ത്രണം ഉണ്ടാവില്ല. 

എസ്പ്രാന്തിരിയുടെ ആദ്യകാലം മധുരമണി അയ്യരെ ഗാഡമായി ഉപാ 

സിയ്ക്കലായിരുന്നു. ആരോഹണ സഞ്ചാരത്തിന്‌ സാധ്യതകള്‍ കുറ്റ 

വായിരുന്നു. ശെമ്മാങ്കുടിയുടെ അവസാനകാല ആലാപനവും ശ്രദ്ധി 

ച്ചാല്‍ ഇത്‌ ബോധ്യമാകും. മാടമ്പിയുടെ ശാരീരത്തിനുള്ള പരിധിയും 

പരിമിതിയും അദ്ദേഹം സംരക്ഷിയ്ക്കുന്നു. ഈ സംരക്ഷണമാണ്‌ വെണ്‍ 

മണിയുടെ നിരീക്ഷണത്തില്‍ മാടമ്പിയുടെ മാലികത.. 

കലാമണ്ഡലത്തില്‍ രൂപം കൊണ്ട സംഗീതശൈലിയ്ക്കു സമാന്ത . 

രമായി തെക്കന്‍ ചിട്ടയിലും കഥകളി സംഗീതം പുഷ്ടിപ്പെട്ടിരുന്നു. നീ 
ലകണാന്‍ നമ്പീശനും ബഹുമാന്യനായിരുന്നു ചേര്‍ത്തല കുട്ടപ്പക്കുറു 


ം പ്പ്‌. താളത്തിനനുസരിച്ച്‌ അക്ഷരം ഇട്ടു വീഴ്ത്തുന്നരീതിയിലായിരുന്നു 


തെക്കന്‍ ചിടുക്കാരുടെ ആലാപനം. കലാമണ്ഡലം ചിട്ടയില്‍ നിന്ന്രൂ 
ല്പമാത്രമായ വ്യത്യാസമേ കോട്ടയ്ക്കല്‍, സദനം, ഇരിങ്ങാലക്കുട കളു 
സ്ഥാപനങ്ങളിലെ ചിട്ടകള്‍ക്കുള്ളൂ. തെക്ക്‌ ഏകോപിപ്പിച്ചു ഒരു ക 
കളി സ്‌ക്കൂള്‍ സംഗീതത്തെ സംബന്ധിച്ച്‌ ഇല്ലായിരുന്നു. കലാമ 
പോലുള്ള സുഭ്രദമായ കളരിയുടെയും ചൊല്ലിയാട്ടത്തിന്റെയും തള 
വം കാരണമാകാം തെക്ക്‌ കഥകളി സംഗീതം വിപുലപ്പെടാതെ കട്ട. 
ത്‌. മാര്‍ഗ്ഗിസ്ഥാപിച്ചതു മുതല്‍ക്കാണ്‌ ഈ സ്ഥിതി മാറിയത്‌ 

പാട്ടിനുപകരം വേഷക്കാരാണ്‌ തെക്കന്‍ ചിട്ടയില്‍ പ്രബലരായ; 
തോട്ടം, ചെങ്ങന്നൂര്‍. കുഞ്ചുക്കുറുപ്പ്‌. നളനുണ്ണി, ഈശ്വരിച്പ 
കാര്‍, മാത്തൂര്‍ എന്നിവര്‍ തെക്കന്‍ചിട്ടക്കാരും കളരി ആശാന്മാരുമുനത 
രുന്നിട്ടും അവിടെ സംഗീതം പുഷ്ടിപ്പെട്ടില്ല. കൊട്ടാരം കളിയോഗത്തില്‍ 
അംഗമാവുക കഥകളിക്കാരെ സംബന്ധിച്ച്‌ അംഗീകാരത്തിന്റെ പാമ 
മായിരുന്നു. 

സ്വാതിതിരുനാളിന്റെ നാട്ടില്‍ കഥകളി സംഗീതം വളര്‍ന്നില്ല എന്ന 
തും ചിന്തനീയമാണ്‌. കര്‍ണ്ണാടക സംഗീതത്തിന്റെ അമിത പ്രാധാന്യ, 
കാരണമാകാം കഥകളി സംഗീതത്തിന്‌ വേരോട്ടമുണ്ടാകാതിരുന്നത്‌ എന്റ്‌ 
വെണ്‍മണി പറയുന്നു. 


റു അഞ്ച്‌ 

കലാമണ്ഡലം കളരിയില്‍ സംഗീതേതരമായി ഇതരമേഖലകളിലെ 
ന്നിലും ഹരിദാസ്‌ ശ്രദ്ധേയനായില്ല. അതുവരെ ലളിതസംഗീതത്തില്‍ 
ഹൈദരലി നിലനിര്‍ത്തിപ്പോന്ന ഒന്നാം സ്ഥാനം ഭേദിയ്ക്കാന്‍ ൮൬ 
വര്‍ഷം തന്നെ ഹരിദാസിനു കഴിഞ്ഞു. ഹരിദാസിനും ഹൈദരലിയ്ക്കു, 
മാത്രമായിരുന്നു ചലച്ചിത്രഗാനങ്ങളില്‍ താല്പര്യം. അവര്‍ ഒരുമിച്ചിു 
ന്ന്‌ ധാരാളം പാട്ടുകള്‍ പാടി. വാഴേങ്കട കുഞ്ചുനായരുടെ കളരിയിലു 
ണ്‌ ഹരിദാസ്‌ മുഖ്യമായും പാടിയത്‌. ഹരിദാസിന്റെ ബാച്ചിലെ പെൺ 
കുട്ടികള്‍ തുടര്‍ന്ന്‌ കഥകളി സംഗീതത്തില്‍ നിലയുറപ്പിച്ചില്ല. പെണ്‍ 
കുട്ടികളെ പഠിപ്പിയ്ക്കുവാനും പ്രയാസമാണെന്നാണ്‌ വെണ്‍മണി ഗു 
രുനാഥനുമായി ബന്ധപ്പെടുത്തിപറയുന്നത്‌. കഥകളിയില്‍ ഒരു മുഖ്യ 
ഗായിക ഇല്ല. ചെണ്ടയിലെ കലാശം കഴിഞ്ഞ്‌ ഒരു [സ്ത്രീ പാടുന്നു എങ്കില്‍ 
അത്‌ അവസരോചിതമായിട്ടല്ല അരോചകമായിട്ടാണ്‌ അനുഭവപ്പെടു 
ക. [സ്ത്രീകള്‍ക്ക്‌ കര്‍ണ്ണാടക സംഗീതമാണ്‌ യോജിയ്ക്കുക എന്ന്‌ ഹരി 
ദാസ്‌ പറയും. കഥകളിപ്പാട്ടിന്റെ സ്വരം പഠരുഷാധിഷ്ഠിതമാകണമെന്നു 
നിര്‍ബന്ധബുദ്ധിയല്ലേ ഈ നിരീക്ഷണത്തിനു പിന്നില്‍ എന്നു ചോദി 
ച്ചാല്‍ വെണ്‍മണി സ്വാഭിപ്രായം പറയുവാന്‍ വിമുഖനാവാറില്ല. പൂരു 
ഷശബ്ദത്തിനേ ആഴമുള്ളൂ. 'അതൊരുപെണ്ണ്‌” എന്ന്‌ സംഗീതനിരുപ 
കരനായിരുന്ന വി.എസ്‌.എന്‍. പറഞ്ഞത്‌ ഹരിദാസ്‌ ഉദാഹരിയ്ക്കുന്നു, 
പാലക്കാട്‌ മണി അയ്യര്‍ സ്ത്രീകളുടെ കച്ചേരികള്‍ക്ക്‌ മൃദംഗം വായിച്ചി 
രുന്നില്ല. ആണത്തമുള്ള പാട്ട്‌ പട്ടമ്മാളുടെയും സുബ്ദലക്ഷമിയുടേരു 
മാണെന്നും വെണ്‍മണി പറയുന്നു. (സ്ത്രീവേഷസന്ദര്‍ഭങ്ങളില്‍ കഥക 
ളിയില്‍ ഗായികമാര്‍ വരണമെന്ന നിര്‍ദ്ദേശത്തിനുനേരെ ഹരിദാസ്‌ ഒരു 
പുഞ്ചിരിയോടെ അര്‍ദ്ധസമ്മതം മൂളും. പക്ഷേ പുരുഷവേഷത്തിനു 
സ്ത്രീയുടെ തൊണ്ട 'യോഴിയ്ക്കില്ലെന്ന്‌ അദ്ദേഹം പറയും. എങ്കില്‍ വനി 
താ കഥകളി സംഘത്തിന്റെ പ്രസക്തി എന്താണ്‌? അത്‌ ഒരു തുക 
ത്തില്‍ നിലനില്‍ക്കുകയല്ലേ എന്ന്‌ ഹരിദാസ്‌ ആരായുന്നു. കാലകേയ 
വധത്തിന്‌ ഒരു സ്ത്രീയാണ്‌ പാടുന്നത്‌ എങ്കില്‍ ഗുരുസ്ഥാനീയരായ മഹാ 
നടന്മാര്‍ എത്രകണ്ട്‌ ആത്മാര്‍ത്ഥമായി കളിയ്ക്കും എന്ന്‌ ഹരിദാസ്‌ 
ചോദിയ്ക്കുന്നതിലെ സാംഗത്യം തിരിച്ചറിയേണ്ടിയിരിയ്ക്കുന്നു. 

കലാമണ്ഡലത്തില്‍ നമ്പീശന്റെ പ്രിയപ്പെട്ട വിദ്യാര്‍ത്ഥിയായിരുനില്ല 
ഹരിദാസ്‌. നമ്പീശനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്‌നം കലാമണ്ഡലത്തില്‍ 
ഉണ്ടായ കാലത്ത്‌ തന്നെപ്രതികുലിയ്ക്കുന്നവര്‍ക്കൊപ്പം ഹരിദാസ്‌ നഃ 
ക്കുന്നത്‌ നമ്പീശനെ അസ്വസ്ഥനാക്കി. യഥാര്‍ത്ഥത്തില്‍ ഹരിദാസ്‌ ഗു 
രുനാഥന്‌ എതിരായിരുന്നില്ല. ആ സംഘത്തില്‍ ഹരിദാസിനെ കണ്ടത്‌ 


ലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 142 


നമ്പീശനെ പ്രകോപിപ്പിച്ചിട്ുണ്ട്‌. എമ്പ്രാന്തിരിയെയും സുബ്രഹ്മണ്യ 
നെയും ഒപ്പം കൊണ്ടുപോയിരുന്ന നമ്പീശന്‍ ഹരിദാസിനെ അധിക 
മായി വിളിച്ചിരുന്നതുമില്ല. ഇക്കാലത്താണ്‌ കലാമണ്ഡലം കൃഷ്ണന്‍ 
കൂട്ടിപ്പൊതുവാള്‍ 'സഹൃദയസംഘം' എന്ന പേരില്‍ കഥകളി ട്രൂപ്പ്‌ രൂ 
പീകരിച്ചത്‌. സദനം കൃഷ്ണന്‍കുട്ടി, വാസുപിഷാരൊടി, മാടമ്പി മുത 
ലായവര്‍ അതില്‍ അംഗങ്ങളായിരുന്നു. പള്ളം മാധവനും പാട്ടുകാര 
നായി ഉണ്ടായിരുന്നു. ചെറുതുരുത്തിയില്‍ വള്ളത്തോള്‍ പ്രസ്സിലെ ഒരു 
മറിയിലായിരുന്നു അതിന്റെ കേന്ദ്രം. കൃഷ്ണന്‍കുട്ടിപ്പൊതുവാള്‍ വി 
ളി ച്ച്‌ ഹരിദാസും സഹൃദയസംഘത്തിലെ അംഗമായി. നമ്പീശനും പൊ 
തവാളും തമ്മില്‍ ആശയപരമായി കലഹിച്ചിരുന്ന കാലം കൂടിയായി 
മുന്നു അത്‌. വെണ്‍മണി ഹരിദാസ്‌ കൃഷ്ണൻകുട്ടിപ്പൊതുവാളുടെ 
സംഘത്തില്‍ പാടാന്‍ പോയത്‌ നമ്പീശനെ ചൊടിപ്പിച്ചു. ആ ദിവസം 
രു പരീഷ ഉണ്ടായിരുന്നു എന്ന്‌ ഹരിദാസ്‌ അറിയുന്നത്‌ കളികഴിഞ്ഞു 
വന്നതിനു ശേഷമാണ്‌. കഥകളിയിലെ ധീരോദാത്തനായകന്മാരെക്കു 
ച്ച്‌ ഉപന്യാസം എഴുതുക എന്നതായിരുന്നു പരീക്ഷാവിഷയം. ആ 
പരീക്ഷ എഴുതാന്‍ ഹരിദാസിനു കഴിഞ്ഞില്ല. ഹരിദാസ്‌ തോല്‍ക്കു 
ഉന്ന ശ്രുതി അന്നേ കലാമണ്ഡലത്തില്‍ പ്രചരിച്ചിരുന്നു. ഗുരുനാഥനെ 


സ്വാധീനിയ്ക്കാനുള്ള തന്ത്രങ്ങളൊന്നും ഹരിദാസിന്‌ അറിയുമായിരു 


നന്തി 
കകക 


നസ്വഭാവമാര്‍ന പാട്ടുരീതികളെല്ലാം തിരിച്ചറിയാന്‍ ആ ഗുരുനാഥനു കഴിഞ്ഞിരുന്നു. 


ആറ്‌ 

മൃണാളിനിസാരാഭായി അധിപയായ. അഹമ്മദബാദിലെ ദര്‍പ്പണ 
കലാകേന്ദ്രത്തിലെത്തുക ഹരിദാസിന്റെ യോഗവും നിയോഗവുമായി 
രുന്നു. ഹരിദാസിനെ സംബന്ധിച്ച്‌ അന്ന്‌ രണ്ടു മോഹങ്ങളേ ഉണ്ടായി 
രുന്നുള്ളൂ. ജീവിയ്ക്കുക, പാട്ടുമായി ബന്ധപ്പെട്ട്‌ ജീവിയ്ക്കുക. ഇല്ലം 
ദാരിദ്യത്തിന്റെ പരമാവധിയിലേയ്ക്ക്‌ എത്തിക്കൊണ്ടിരിയ്ക്കുകയായി 
രുന്നു. ആ ഗ്രാമത്തില്‍ എന്തെല്ലാം, ഏതേതെല്ലാം ആദ്യമായി ഉണ്ടായി 
യോ അതെല്ലാം ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക്‌ ഇല്ലം വന്നുകഴിഞ്ഞി 
രുന്നു. കുടുംബത്തിലെ മൂത്ത ആണ്‍കുട്ടിയായ ഹരിദാസിന്‌ കുടുംബ 
ത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കാനുള്ള ബാധ്യതവന്നു. ഈ സമയത്താ 
ണ്‌ ദര്‍പ്പണയില്‍ ഉണ്ണികൃഷ്ണക്കുറുപ്പ്‌ പോന്ന ഒഴിവ്‌ ഉണ്ടെന്ന്‌ അറി 
യുന്നത്‌. കുറുപ്പ്‌ കലാമണ്ഡലത്തിന്റെ ക്ഷണപ്രകാരം വന്നതാണ്‌. ഹരി 
ദാസ്‌ ഉണ്ണികൃഷ്ണക്കുറുപ്പിനെ നേരിട്ടുചെന്നു കണ്ടു. “കാശകിട്ടും, കല 
യൊക്കെ മറന്നുപോകും' എന്നായിരുന്നു കുറുപ്പിന്റെ മറുപടി. ഹരിദാ 
സിനെ സംബന്ധിച്ച്‌ ജീവിതം തന്നെയായിരുന്നു അപ്പോള്‍ മുഖ്യം. തന്നി 
ലെ സംഗീതം നിലനിര്‍ത്താന്‍ താന്‍ ബാധ്യസ്ഥനാണെന്നും അത്‌ നശി 
പ്പിയ്ക്കാന്‍ അനുവദിയ്ക്കില്ലെന്നും ഹരിദാസ്‌ മനസ്സില്‍ ഉറച്ചു. കാവു 
കല്‍ ചാത്തുണ്ണിപ്പണിയ്ക്കര്‍ അവധിയ്ക്ക്‌ നാട്ടില്‍ വന്നിട്ടുണ്ടെന്നും 


രകരം 


ലാമുഖമായ ഒരു സംഗീതശിലപല്ല, ബഹുമുഖമായ ആലാപന സംസ്കാരമാണ്‌ ഹരിദാസിന്റേത്‌ 


നില്ല. അപ്രകാരം ചെയ്യുന്നവര്‍ക്കൊപ്പം കൂടാനും മനസ്സു സമ്മതിച്ചി 
ല്ല. പാലക്കാട്‌ ജില്ലയിലെ തൃപ്പലമുണ്ടയില്‍ ഒരു. കളി. കലാമണ്ഡലം 
സംഘത്തില്‍ ഹരിദാസും പാട്ടുകാരനായിട്ടുണ്ട്‌. അദ്ദേഹം അന്ന്‌ അവ 


രിലൂള്ള വലിയൊരു അപരാധമായി വ്യാഖ്യാനിയ്ക്കപ്പെടുകയായിരു 
ന്നു. ആശാന്മാര്‍ക്കിടയില്‍ എന്തേ കാണിച്ചത്‌ എന്നൊരു മുഖം ചുളി 
യ്ക്കലില്‍ ഗംഗാധരന്റെ നീരസംമാഞ്ഞു. വീശിക്കൊണ്ടിരിയ്ക്കുന്ന വി 
ശറിയെടുത്ത്‌ അടിച്ചുകൊണ്ടാണ്‌ നമ്പീശന്‍ രാഗമാറ്റത്തിനെതിരെ പ്ര 
തികരിച്ചത്‌. , 

ഹരിദാസിന്റെ സ്വതന്ത്രസഞ്ചാരങ്ങള്‍ക്കുള്ള മുന്നറിയിപ്പ്‌ കൂടിയാ 
യി അദ്ദേഹത്തിന്റെ പരീക്ഷാഫലം തടഞ്ഞുവയ്ക്കല്‍. കലാമണ്ഡലം 
സര്‍ട്ടിഫിക്കറ്റ്‌ വാങ്ങാതെയാണ്‌ അദ്ദേഹം കലാമണ്ഡലം വിട്ടിറങ്ങിയ 
ത്‌. പിന്നീട്‌ നമ്പീശന്‍ സ്വന്തം കൈപ്പടയില്‍ ഹരിദാസിന്‌ എഴുത്തെഴു 
തുകയുണ്ടായി. അതില്‍, കലാമണ്ഡലത്തില്‍ വന്നാല്‍ സര്‍ട്ടിഫി 
കറ്റ്‌ തരാമെന്ന്‌ എഴുതിയിരുന്നു. സര്‍ട്ടിഫിക്കറ്റ്‌ വാങ്ങുവാനായി ഹരി 
ദാസ്‌ കലാമണ്ഡലത്തിലേയ്ക്കോ, ഗുരുനാഥന്റെയടുത്തേയക്കോ പോ 
വുകയുണ്ടായില്ല. എങ്കിലും വെണ്‍മണി ഹരിദാസിന്റെ മനസ്സില്‍ 
ഇപ്പൊഴും ഗുരുനാഥനോടുള്ള സ്നേഹാദരങ്ങള്‍ കെടാതെ നിലനില്‍ 
ക്കുന്നുണ്ട്‌. 

സര്‍ട്ടിഫിക്കറ്റ്‌ കൂടിയില്ലാതെ, എട്ടുവര്‍ഷത്തെ പഠനത്തിനുശേഷം 
വെണ്‍മണി ഹരിദാസ്‌ കലാമണ്ഡലത്തില്‍ നിന്നു പോന്നു. ഇല്ല 
തത്തി ഇരുമ്പുപെട്ടി മുറിയുടെ മൂലയില്‍ ഒതുക്കിവച്ചു. നാളെ മു 
തല്‍ എന്ത്‌ എന്നൊരു ചോദ്യം ഹരിദാസിനെ ആലോസരപ്പെടുത്തി. 
നാരായണീയം വായിയ്ക്കുക, അച്ഛന്റെ നിര്‍ദ്ദേശം ഹരിദാസ്‌ അനു 
സരിച്ചു. 


അദ്ദേഹത്തെ പോയി കാണുക എന്നും ദര്‍പ്പണയില്‍ നിന്ന്‌ അറിയി 
പ്കിട്ടി. ഹരിദാസ്സ്‌, തിച്ചൂരില്‍ചെന്ന്‌ ചാത്തുണ്ണിപ്പണിയ്ക്കരെകണ്ടു. 
സില്‍ക്ക്ജ്കുബ്ബ, വിരലുകളില്‍ മോതിരങ്ങള്‍ ഇങ്ങനെ ആഡംബരവേ 
ഷത്തോടെയേ ചാത്തുണ്ണിപ്പണിയ്ക്കര്‍ വീട്ടില്‍ ഉരിയ്ക്കാറുള്ളൂ. ഹരി 
ദാസിന്റെ അച്ഛനെ പണിയ്ക്കര്‍ക്ക്‌ അറിയാം. ദര്‍പ്പണയിലേയ്ക്കുള്ള 
ഹരിദാസിന്റെ ഇന്റര്‍വ്യൂ കാവുങ്കലിന്റെ മുന്നില്‍വച്ചായിരുന്നു. കണ്ടി 
വാര്‍കുഴലിയും, മറിമാല്‍കണ്ണിയും ഹരിദാസ്‌ പാടി. അടിസ്ഥാനപര 
മായി കഥകളി നടനായ ചാത്തുണ്ണിപ്പണിയ്ക്കര്‍ക്ക്‌ പാട്ടു ബോധിച്ചു. & 
എന്നാല്‍ ദർപ്പണത്തിൽ തനികഥകളി സംഗീതത്തിനായിരുന്നില്ല പ്രാ 
ധാന്യം. കുറച്ചുകൂടി ഒക്കെ മാറ്റം വര്‍ത്തണ്ടേരും. കഥകളിയ്ക്കു മാ 
ത്രമേ പാടു എന്നായാല്‍ പറ്റ്ണ്ടാവ്ല്ലയ. മറ്റേനും പാടേണ്ടരും' എന്നാ 
യിരുന്നു കാവുങ്കലിന്റെ പ്രതികരണം. കാവുങ്കല്‍ അന്നുതന്നെ ഹരി 
ദാസിനെ തന്നോടൊപ്പം കൊണ്ടുപോകാന്‍ ടിക്കറ്റെടുക്കാന്‍ ഏര്‍പ്പാ 
ടാക്കി. 


ഏഴ്‌ 

അഹമ്മദബാദിലേയ്ക്കുള്ള വണ്ടികയറുമ്പോഴും ഹരിദാസിന്റെ മന 
സ്സില്‍ വിഷാദമായിരുന്നു. കേരളം വിടുന്നതിലുള്ള ദുഖം, ഗൃഹാതുര 
ത്വം, ദര്‍പ്പണയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, കഥകളിപ്പാട്ട കൈവിടുമോ 
എന്ന സന്ദേഹം - കാവുങ്കല്‍ ചാത്തുപ്പണിയ്ക്കര്‍ ഒപ്പമുണ്ടല്ലോ എന്ന്‌ 
സമാധാനവും. 

സബര്‍മതിയുടെ തീരത്തുള്ള ദര്‍പ്പണ ഹരിദാസിന്‌ ഇഷ്ടമായി. വീ 
ണ്ടും നദീതീരത്തെത്തുക എന്നതും ഹരിദാസിന്റെ നിയോഗമായിരുന്നു. 
ഇനനം പെരിയാറിന്റെ തീരത്ത്‌, പഠനം ഭാരതപ്പുഴയുടെ തീരത്ത്‌, ജോ 
ലി സബര്‍മതിയുടെ തീരത്തും. പുഴയുടെയും മഴയുടെയും പശ്ചാത്തലം 
ഹരിദാസിന്‌ എന്നും ഇഷ്ടമാകുന്ന. ഹൃദ്യമായ സംഗീതാനുഭവം ഏതാ 


മലയാളം ഓണപ്പതി പ്പ്‌ 
ആഗസ്ററ്‌ 2004൦ 143 


ണെന്നു ചോദിച്ചാല്‍ “അതിരാവിലെ ചാറ്റല്‍മഴയുടെ പശ്ചാത്തലത്തില്‍ 
ഗുരുവായൂരില്‍ ഇരുന്ന്‌ പി. ലീലയുടെ നാരായണീയം കാസെറ്റുകേള്‍ 
ക്കുക' എന്ന്‌ വെണ്‍മണി പറയും. 

ദര്‍പ്പണിയുടെ പശ്ചാത്തലവും പ്രകൃതിയും ഹരിദാസിലെ സംഗീ 
തജ്ഞനെ ഉത്തേജിപ്പിയ്ക്കാന്‍ പര്യാപ്തമായിരുന്നു. സബര്‍മതീതീ 
രത്ത്‌ താമസം. വേനല്‍ക്കാലത്താണ്‌ ഹരിദാസ്‌ അവിടെ എത്തിയത്‌. 
നദിയില്‍ വെള്ളം കുറവാണ്‌. പെരുമ്പാമ്പുപോലെ തോന്നിയ്ക്കുന്ന 
നീര്‍ച്ചാല്‍. നദിയ്ക്കക്കരെ തുണിമില്ലുകള്‍. രാത്രിയുടെ നിശ്ശബ്ദതയില്‍ 
എങ്ങുനിന്നാണെന്നറിയാതെ കേള്‍ക്കുന്ന നല്ല നാടന്‍പാട്ടുകള്‍. ഉഷ്ണ 
ത്തിന്‌ പ്രതിവിധിയായി മുറിയ്ക്കുപുറത്ത്‌ കട്ടിലിട്ടുകിടന്ന്‌ ഹരിദാസ്‌ 
ഈ നാടന്‍ സംഗീതമത്രയും ആസ്വദിച്ചു. ഉള്‍ക്കൊണ്ടു. 

കുംഭകോണം പുരുഷോത്തംഴ്ിയില്‍ നിന്ന്‌ ഭരതനാട്യത്തിനും മോ 
ഹിനിയാട്ടത്തിനും പാടാന്‍ ഹരിദാസ്‌ വശമാക്കി. മൂന്നൂറ്റി എഴുപത്തി 
യഞ്ച്‌ ഉറുപ്പികയായിരുന്നു അന്ന്‌ ഹരിദാസിന്റെ ശമ്പളം. ഇതില്‍ മു 
ന്നൂറുറുപ്പിക ഇല്ലത്തേയ്ക്ക്‌ അയച്ചുകൊടുത്തു. ബാക്കികൊണ്ട്‌ ജീവി 
യ്ക്കാന്‍ ഹരിദാസ്‌ പഠിച്ചു. യു.ആര്‍. ഭാസ്‌ക്കര്‍, ചന്ദ്രമന ഗോവിന്ദന്‍ 
നമ്പൂതിരി (വേഷം). കാവുങ്കല്‍ ഗോപാലപ്പണിയ്ക്കര്‍ (ചെണ്ട). കൃ 
ഷ്ണപ്പണിയ്ക്കര്‍ (മദുളം) ഇതായിരുന്നു ദര്‍പ്പണത്തിലെ മലയാളിസാ 
ന്നിധ്യം. തുടര്‍ന്ന്‌ പലകാലങ്ങളിലായി കഥകളി രംഗത്തെയും വാദ്യരം 
ഗത്തെയും മലയാളികള്‍ ദര്‍പ്പണയില്‍ പ്രവര്‍ത്തിച്ചിട്ടുണ്ട്‌. ഇപ്പോഴും 
പ്രവര്‍ത്തിയ്ക്കുന്നു. മൃണാളിനി സാരാഭായിയുടെ മകള്‍ മല്ലികാസാ 
രാഭായിയുടെ അരങ്ങേറ്റത്തിന്‌ പാടിയത്‌ ഹരിദാസായിരുന്നു. വിക്രം 
സാരാഭായിയ്ക്കും മൃണാളിനി സാരാഭായിയ്ക്കും ഹരിദാസിന്റെ സം 
ഗീതം അത്രയേറെ ഇഷ്ടപ്പെട്ടു. -അലാരിപ്പ്‌, ജതിസ്വരം, ശബ്ദം, വര്‍ 
ണ്ണം. പദം, ശ്ലോകം ആയിട്ടായിരുന്നു അരങ്ങേറ്റം. ആനന്ദഭൈരവിയില്‍ 
“സഖിയേ ഇന്തവേളയില്‍' ഹരിദാസിന്റെ പാട്ടിന്‌ നൃത്തംചെയ്തുകൊ 
ണ്ടാണ്‌ മല്ലികാ സാരാഭായ്‌ തന്റെ കലാജീവിതത്തിന്റെ അരങ്ങേറ്റം കു 
റിച്ചത്‌. ദര്‍പ്പണക്കാലത്ത്‌ മല്ലികയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുകൂ 
ടിയായിരുന്നു ഹരിദാസ്‌. മൃണാളിനിയ്ക്ക്‌ ഹരിദാസിനെ ബോധിച്ചതോ 
ടെ സമസ്ത്ച്ചുമതലകളും ഹരിദാസിനായി. സ്വരസ്ഥാനങ്ങളെപ്പറ്റി പറ 
ഞ്ഞുകൊടുത്തത്‌ പുരുഷോത്തംജിയായിരുന്നു. കഥകളി സംഗീതം 
പഠിച്ച ഒരാള്‍ക്ക്‌ ഇതരസംഗീതമാര്‍ഗ്ഗങ്ങള്‍ എളുപ്പം ഹൃദിസ്ഥമാകും. 
അതിന്റെ ഗതികള്‍ അറിയേണ്ടുന്ന പ്രയാസമേയുള്ളൂ. മലയാളികളു 
ടെ പാട്ട്‌ കേള്‍വിജ്ഞാനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്‌. നൊ 
ട്ടേഷന്‍ സമ്മ്രദായത്തിന്റെ അഭാവം കേരളീയ സംഗീതത്തിന്റെ പരിമി 
തികൂടിയാണ്‌. തുടക്കത്തിലേ രാഗത്തിന്റെ സത്ത്‌ വരുന്നരീതിയിലുള്ള 
ആലാപനത്തില്‍ ഹരിദാസ്‌ ആകൃഷ്ടനായി. 

അഹമ്മദബാദ്‌ ഹരിദാസിന്റെ സംഗീതത്തെ പുഷ്ടിപ്പെടുത്തുകയാ 
യിരുന്നു. ഗുജറാത്തിന്റെ ഗാനസംസ്‌ക്കാരം ഒരു നിരീക്ഷകന്റെ മാന 
സികയത്നത്തിലൂടെ ഹരിദാസ്‌ കേട്ടും പഠിച്ചും അറിഞ്ഞു. അതുവരെ 
അജ്ഞാതമായിരുന്ന സംഗീതത്തിന്റെ വിവിധവും അനന്തവുമായ സാ 
ധൃതകളെക്കുറിച്ച്‌ ഹരിദാസ്‌ തിരിച്ചറിഞ്ഞു തുടങ്ങുകയാണ്‌. പി. ലീ 
ലയുടെ കച്ചേരികേള്‍ക്കാന്‍ പോയതും ഒരു മണിയ്ക്ക്‌ കച്ചേരി കഴി 
ഞ്ഞതിനെത്തുടര്‍ന്ന്‌ നിര്‍ത്തിയിട്ട ട്രാന്‍സ്‌പോര്‍ട്ട്‌ ബസ്സില്‍ ഉറങ്ങിയ 
തുമായ ചില അനുഭവങ്ങളേ അതുവരെ ഹരിദാസിനുണ്ടായിരുന്നുള്ളൂ. 

ഗുജറാത്തി സ്തീകളുടെ സംഗീതത്തിന്റെ വൈശിഷ്ട്യം ഹരിദാസ്‌ 
കേട്ടറിഞ്ഞു. അവര്‍ മനോഹരമായി ശുദ്ധസംഗീതം പാടും. ഗുജറാത്തി 
ന്റെ നാടന്‍ സംഗീതം. ധനുമാസ രാവില്‍ എങ്ങുനിന്നും ഒഴുകിയെത്തുന്ന 
ഗര്‍ബഡാന്‍സിന്റെ പാട്ട്‌ ഹരിദാസിനെ ആരോഗ്യപരമായി അസ്വസ്ഥ 
പ്പെടുത്തിയിട്ടുണ്ട്‌. കോലടിപ്പാട്ടിന്റെ താളവും ഈണവും ഹരിദാസി 
ന്‌ പുതിയൊരു അനുഭവമായി. രാത്രിയുടെ വിഇനനിശ്ശൂബ്ദതയില്‍ ഇരു 
ട്ടിനെദേദിച്ച്‌ എത്തുന്ന പ്രകാശരേഖയായി ഈ സംഗീതം ഹരിദാസി 
ന്റെ മനസ്സിന്‌ പുതുവെളിച്ചമായി. സ്‌കൂള്‍ വിദ്യാര്‍ത്ഥികള്‍ക്കുവരെ അവി 


തുടങ്ങിയ രാജ്യങ്ങളില്‍ പര്യടനം നടത്താന്‍ ഹരിദാസിനുസാധിച്ചു, 


ലയാളം ഓണപ്പതിപ്പ്‌ 


ടെ തികഞ്ഞ സംഗീതബോധവും ആഭിമുഖ്യം ഉണ്ടെന്നും ഗുഇറു 
കാര്‍ക്ക്‌ പൊതുവെ കേരളീയരെക്കാള്‍ സംഗീതമുണ്ടെന്നും വെണ്‍മണ്ണ്‌ 
പറയുന്നു. 

ഹിന്ദുസ്ഥാനി സംഗീതത്തോട്‌ ഹരിദാസിന്‌ ഭൂമമായി. പ്രമുഖ ഫി 
നദുസ്ഥാനിഗായകരുടെ ക്ഷണം മൃണാളിനിയ്ക്കു ലഭിക്കുമായിരുന്ന 
അവരാകട്ടെ ഹരിദാസിനെ പറഞ്ഞയയ്ക്കും. ഭീം സെന്‍ജ്ലോഷി, കല 
മാര്‍ ഗന്ധര്‍വ്‌, അഭിഷേക, വിലായത്ത്ഖാന്‍ തുടങ്ങിയ മഹത്തുക്കു 
ടെ സംഗീതം നിരന്തരമായി കേള്‍ക്കാനുള്ള അവസരം ഹരിദാസ്സി 
കൈവന്നു. രാത്രി പത്തുമണിയ്ക്ക്‌ ആരംഭിയ്ക്കുന്ന കച്ചേരി മൂന്നു 
ണിവരെ നീണ്ടുനില്‍ക്കും. ഇതിനിടയില്‍ നാല്‌ രാഗങ്ങളേ വിസ്തരി് 
ടടുണ്ടാവൂ. സര്‍വ്വം്രുതിമയം. ഇപ്രകാരംവിവിധ സംഗീതശൈലിക്ല 
ടെ പ്രായോഗികതകള്‍ വേര്‍തിരിച്ചറിയാന്‍ ഹരിദാസിന്‌ സാധിച്ച്‌ 
ദര്‍പ്പണയില്‍ വച്ചാണ്‌. 

ദര്‍പ്പണയില്‍ വ്യത്യസ്ത സംഘങ്ങളുടെ അരങ്ങേറ്റം പലപ്പോഴുതത 
ഉണ്ടാകും. ധനികരുടെ മക്കളായതിനാല്‍ അരങ്ങേറ്റം ആഡംബരപ്യ 
ണ്ണമാകും. വ്യത്യസ്ത അലാരിപ്പുകളും വര്‍ണ്ണങ്ങളുമായതിനാല്‍ അരങ്ങു 
പരിചയവും ആലാപന പരിചയവും വര്‍ദ്ധിപ്പിയ്ക്കാനുള്ള സാഹച്ച 
ര്യവും ഹരിദാസിന്‌ കൈവന്നു. ഈ കാലത്താണ്‌ ഹരിദാസ്‌ ചില ഗ്ര. 
മഫോണ്‍ റെക്കോര്‍ഡ്‌ കേട്ട്‌ ബംഗാളി സംഗീതം പഠിച്ചത്‌. ഗാന്ധിജി 
യുടെ ആദര്‍ശങ്ങളുമായി ബന്ധപ്പെടുത്തി മൃണാളിനി കംപോസ്‌ ഒ 
“ഹോമേജ്ടു ഗാന്ധിജി'യ്ക്കുവേണ്ടി ഹരിദാസ്‌ ആകര്‍ഷകമായി പു 
ടി. തുടര്‍ന്ന്‌ ധാരാളം നൃത്തനാടകങ്ങള്‍ക്ക്‌ സംഗീതം കൊടുക്കാന്‍ ഹരി 
ദാസിനു കഴിഞ്ഞു. വിദേശപര്യടനവേളകളില്‍ മോഹിനിയാട്ടം, ഭരത 
നാട്യം, കഥകളിഗായകനായി ത്രീ-ഇന്‍--വണ്‍ ആയിട്ടായിരുന്നു ഹരി 
ദാസ്‌ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്‌. മൃണാളിനിയുടെ നൃത്തസംഘത്തി 
ലെ പ്രധാനപാട്ടുകാരനായി അമേരിക്ക, ജര്‍മ്മനി, യൂറോപ്പ്‌, ഉപ്പാര്‍ 


സുഗന്ധവ്യഞ്ജനങ്ങളും നിങ്ങളും 


പാരമ്പര്യ ചികിത്സയുടെ അടിത്തറ. ആയുര്‍വേദം. 


അതിന്‍െറ ഈഷധക്കൂട്ടുകളില്‍ നിറഞ്ഞു നില്‍ക്കുന്നതോ 


സുഗന്ധ വ്യഞ്ജനങ്ങളും. ദാഹശമിനിയായുപയോഗിക്കുന്ന ജീരകം 


വാതകഫ ദോഷനിവാരിണി കൂടിയാണ്‌. 


കുരുമുളക്‌, തിപ്പലി,. ചുക്ക്‌ ഇവ ചേര്‍ന്നാല്‍ ത്രികടുവായി. 


അടുക്കള കലവറയിലേയും ആയുര്‍വേദാഷധക്കുട്ടുകളിലേയും 


അടിസ്ഥാനമായ സുഗന്ധ വ്യഞ്ജനങ്ങള്‍ 


നിങ്ങളും ഉപയോഗിക്കുന്നുണ്ടല്ലോ? രോഗശമനത്തിനായും 


ഒരു വിദേശ അരങ്ങില്‍ ശാകുന്തളം കഥകളിയ്ക്കു വേണ്ടി ഹരിദാസ്‌ 
പാടിയത്‌ ഏറെ ശ്രദ്ധേയമായി വിലയിരുത്തപ്പെട്ടു. അവിടെ വന്‍കിട 
ഹോട്ടലിലെ താമസവും സംഘത്തിനു ലഭിയ്ക്കുന്ന സ്വീകാര്യതയും 
അതില്‍ ഭാഗഭാക്കായതിലെ അഭിമാനവും ഹരിദാസ്‌ സ്വകാര്യസന്തേ 
ഷമായി സൂക്ഷിച്ചു. 

ഇക്കാലത്തായിരുന്നു ഹരിദാസിന്റെ വിവാഹം. മലപ്പുറം ജില്ലതി 
ലെ ആനമങ്ങാട്‌ എടത്തറ മൂത്തേടത്ത്‌ പരമേശ്വരന്‍ നമ്പൂതിരിയുടെ 
യും ദേവകി അന്തര്‍ഇ്ജുനത്തിന്റെയും മകള്‍ സരസ്വതിയാണ്‌ ഹരിഃ 
സിന്റെ പത്നി. ഇവര്‍ക്ക്‌ രണ്ടു മക്കള്‍. ശരത്ദാസും ഹരിത്ദാസും, 
ശരത്‌ ബിരുദപാനശേഷം അഭിനയരംഗത്ത്‌ കേന്ദ്രീകരിയ്ക്കുന്നു. ഹരി 
ത്ദാസ്‌ ബി.കോം. പൂര്‍ത്തിയാക്കി. തിരുവനന്തപുരത്ത്‌ ഇഞ്ചക്കല്‍ ജും 
ങ്ഷനില്‍ ആറ്റുപുറത്ത്‌ വാസുദേവന്‍ ഭട്ടതിരിയുടെയും സാവിത്രി 
അന്തര്‍ജനത്തിന്റെയും വാടകസ്ഥലത്ത്‌ ഇരുപത്തിനാലു കൊല്ലം തുട 
ച്ചയായി ഹരിദാസ്താമസിച്ചുപോന്നു. ഈയിടെ അവിടെ സ്ഥലം വാ 
ങ്ങിവീടു പണിതു. ഹരിദാസിന്റെ സഹോദരി പ്രേമാദേവി അധ്യാപി 
കയായിരുന്നു. ഇപ്പോള്‍ പിരിഞ്ഞു. സഹേദരന്‍ സതീശന്‍ ട്രാവന്‍കൂര്‍ 
റയോണ്‍സില്‍. അദ്ദേഹം ഭാഗവത സപ്താഹക്കാരന്‍ കൂടിയാണ്‌. മറ്റെ 
രു സഹോദരന്‍ നാരായണന്‍ പൂന അയ്യപ്പക്ഷേത്രത്തില്‍ മേശാന്തി 
യാണ്‌. സഹോദരിമാരില്‍ ശാന്ത കപ്ലിങ്ങാടമന രാമന്‍ടട്ടതിരിയുടെ 


ഭക്ഷണത്തിനു രുചി പകരാനായും നിങ്ങളുപയോഗിക്കുന്ന . 


ആ ചേരുവകള്‍ അറിയിക്കുക. നമുക്കത്‌ 


സ്പൈസ്‌ ഇന്ത്യ വായനക്കാരുമായി പങ്കു വയ്ക്കാം. 


ആരോരുമറിയാതെ കിടക്കുന്ന നാട്ടറിവുകളും പുത്തന്‍ കൂട്ടുകളും 


മൂന്നു പേജു കവിയാത്ത കുറിപ്പുകളായി അയച്ചുതരിക. 


ഡെപ്യൂട്ടി ഡയറക്ടര്‍ 


പത്നിയാണ്‌. പത്മജയെ വിവാഹം കഴിച്ചിരിക്കുന്നത്‌ ഈട്ടിശ്ശേരി കൂ (പബ്ളി സിറ്റി) 
ഷ്ണന്‍ നമ്പൂതിരി. ഇളയസഹോദരന്‍ രാമഭദ്രന്‍ കുലുക്കല്ലൂര്‍ ഫെ സ്പൈസസ്ബോര്‍ഡ്‌ 


ഡറല്‍ ബാങ്കില്‍ ഉദ്യോഗസ്ഥനാണ്‌. അദ്ദേഹം നാടകനടനും കലാനി 
രൂപകനുമാണ്‌. ഹരിദാസിന്റെ പാട്ടിലെ അനുകൂലവും പ്രതികൂല 
മായ ഘടകങ്ങളെപ്പറ്റി സഹോദരനുമായി നിരന്തരം വിലയിരുത്തുന 
ആസ്വാദകന്‍ കൂടിയാണ്‌ രാമഭ്രദന്‍.. 

വിവാഹശേഷം പത്നിയോടൊത്ത്‌ അഹമ്മദാബാദില്‍ എത്തി 


കൊച്ചി 682 025 


സ്പൈസസ്‌ ബോര്‍ഡ്‌ 


പി ബി നമ്പര്‍ 2277 
പാലാരിവട്ടം പി. ഒ. 


ആഗസ്ററ്‌ 2004 144 


കൊച്ചി 682 025 


ഹരിദാസിന്‌ കുടുംബമായി താമസിയ്ക്കാനുള്ള എല്ലാ സയകര്യങ്ങളും 
ഉണ്ടായിരുന്നു. 


ദര്‍പ്പുണയിലെ ജീവിതകാലം ഹരിദാസിന്റെ സംഗീതത്തെ ഭാവാത്മ | 
കമായി പോഷിപ്പിച്ചു. അത്‌ കഥകളി സംഗീതത്തിന്‌ എത്രത്തോളം ഗു , 


ണംചെയ്തു എന്ന്‌ പറയാന്‍ ആളല്ലെന്ന്‌ ഹരിദാസ്‌ വിനീതനാവുന്നു. 
വിവിധ സംഗീതമാര്‍ഗ്ഗങ്ങളുടെ ഉപരിസ്പര്‍ശിയായ അറിവിനേ സാ 
ധിച്ചുള്ള; എന്നും ഇപ്പോഴും ഉള്‍ക്കൊള്ളാന്‍ പാകപ്പെട്ട സംഗീതം കര്‍ 
ണ്ണാടക സംഗീത്മാണെന്നും ഹരിദാസം പറയും എന്നാല്‍ കുച്ചിപ്പുഡി 
യ്ക്കും ഭരതനാട്യത്തിനും മോഹിനിയാട്ടത്തിസുമുള്ള നിരന്തരാലാപനം 
ഹരിദാസിലെ അഭിനയസംഗീതജ്ഞന്‌ പുതിയ മാനങ്ങള്‍ നല്‍കിയി 
ടടൂണ്ട്‌. ദൃശ്യബോധവുമായി ബന്ധപ്പെട്ട പുത്ുവിപാരങ്ങള്‍ക്കും വൈ 
കാരിക പശ്ചാത്തലങ്ങള്‍ക്ക്‌ ഇണങ്ങുന്ന സ്വരക്രമീകരണങ്ങള്‍ക്കും 
ഈ അരങ്ങു പരിചയം ഗുണം ചെയ്തു. 

ഗായകന്‌ ഭാഷവിഷയമാണോ? അത്‌ സംവേദനത്തെ എത്രമാത്രം 
ബാധിയക്കുന്നു? ഈ ചോദ്യങ്ങള്‍ക്കുള്ള ഉത്തരം ഷേയ്ക്‌ പ്പിന്നമ 
ലാനയുമായുള്ള അനുഭവത്തെ ആസ്പദിച്ച്‌ ഹരിദാസ്‌ വിചാരിയ്ക്കു 
കയുണ്ടായി. വിക്രംസാരാഭായ്‌ ഫെസ്റ്റിവലില്‍ ഹരിദാസ്‌ തെലുങ്കില്‍ 
പാടുകയാണ്‌. ചിന്നസാലാന പാട്ടുകേട്ട്‌ ആസ്വദിച്ചിരിയ്ക്കുകയാണ്‌. 
പാടിക്കഴിഞ്ഞപ്പോള്‍ ഹരിദാസ്‌ ഷേയ്കിന്റെ അടുത്തുചെന്നു. അദ്ദേഹം 
ഹരിദാസിനോട്‌ തെലുങ്കില്‍ സംസാരിച്ചു. ഹരിദാസിന്‌ തെലുങ്കില്‍ മറു 
പടി പറയാനാവുന്നില്ല. അതുവരെ തെലുങ്കില്‍ പാടിയ ഹരിദാസ്‌ മ 
ലയാളിയാണെസറിഞ്ഞപ്പോള്‍ മാലാനാസാഹിബിന്‌ അദ്ഭുതം. അക്ഷ 
രസ്ഫൂടതയോടെ പാടുന്നുണ്ടല്ലോ എന്നായിരുന്നു അടുത്തവിസ്മയം. 
ഇത്‌ തനിയ്ക്കുലഭിച്ച പുരസ്‌ക്കാരമായി ഹരിദാസ്‌ സൂക്ഷിയ്ക്കുന്നു. 

കഥകളി സംഗീതം അഭ്യസിച്ച്‌ നുത്തത്തിന്റെ അരങ്ങില്‍ പാടിയ 
പ്പോള്‍ അത്‌ നൃത്തസംഗീതത്തെ ഭാവാത്മകമാക്കാനുള്ള അവസരമാ 
യി. നൃത്തത്തിനു പാടിപ്പതിഞ്ഞ അനുഭവം തുടര്‍ന്ന്‌ കളിയരങ്ങിലും 
ഉപയോഗപ്പെടുന്ന ഹരിദാസിനു സാധിച്ചത്‌ ഇരുസംഗീതമാര്‍ഗ്ഗ 
ങ്ങളും സുഭദ്രമായ സൂക്ഷിയ്ക്കാന്‍ ആയതുകൊണ്ടാണ്‌ 

മുദുവാദ്യങ്ങളായ മൃദംഗവും വയലിനും വച്ച്‌ കുച്ചിപ്പുഡിയും ഘന 
വാദ്യങ്ങളായ ച്ചെ” റം മദുളവുമായി കഥകളിയക്കും പാടുന്നതിലെ 
വ്യത്യസ്തത ശ്രദ്ധീയ്ക്കേണ്ടതാണ്‌. ചെണ്ടയ്ക്കും മദുളത്തിനും ശ്രുതി ചേര്‍ 
ത്ത്‌ കഥകളിയ്ക്ക്‌ പാടുന്നതിലെ കലയെപ്പറ്റി അസല്‍ സംഗീതജ്ഞര്‍ 


അദ്ഭൂതപ്പെടാറുണ്ടെന്ന്‌ വെണ്‍മണി വിലയിരുത്തുന്നു. എന്നാല്‍ കഥ | 


കളിപ്പാട്ടുകാരന്‌ ഇതില്‍ സാങ്കേതിക പ്രശ്‌നങ്ങള്‍ ഒന്നും ഇല്ല. കഥ 
കളി സംഗീതം അഭ്യസിയ്ക്കാന്‍ ചെല്ലുമ്പോഴേ മേളവുമായി ഇണങ്ങാ 
നുള്ള സാഹചര്യം അവര്‍ക്കു ലഭിയ്ക്കുന്നുണ്ട്‌. ലളിതസംഗീതം കഥക 
ളിപ്പാട്ടിന്റെ ഗയരവത്തെ ഹനിയ്ക്കുന്നു. ശബ്ദക്രമീകരണം പാട്ടുകാ 
രനെ സംബന്ധിച്ച്‌ കലാത്മകതയുടെ പരിധിയില്‍ വരുന്ന ഒന്നാണ്‌. 
നമ്പീശനും കുറുപ്പും ഗംഗാധരനും മൈക്കില്ലാതെ പാടിശീലിച്ചവരാ 
ണ്‌. മൈക്ക്‌ പ്രയോഗത്തില്‍ വന്നകാലത്തും അവര്‍ അതില്‍ നിശ്ചിത 
അകലം പാലിച്ചിരുന്നു. പൊന്നാനിയുടെയും ശിങ്കിടിയുടെയും മൈക്ക്‌ 
തുല്യമായ അളവില്‍ ക്രമീകരിച്ചിരിയ്ക്കണം. അവയുടെ സ്വനഗ്രഹണ 
ശേഷിയും തുല്യമായിരിയ്ക്കണം. മൈക്കിന്റെ നന്മയ്ക്കനുസരിച്ച്‌ പാട്ട്‌ 
നന്നാവാനും മോശമാവാനും സാധ്യതയുണ്ട്‌. മൈക്കിനോട്‌ പരമാവധി 
അടുത്തുപിടിച്ച്‌ പാടുന്നതില്‍ ശബ്ദസംവിധാഗവുമായി ബന്ധപ്പെട്ട 
ആശയമുണ്ടെങ്കിലും അത്‌ ശരീരത്തെ ബാധിയ്ക്കുന്നുണ്ട്‌ മൈക്കില്ലാ 
ത്തകാലത്ത്‌ രണ്ടരകട്ടയ്ക്ക്‌ പാടിയിരുന്നത്‌ ഇപ്പോള്‍ അരകട്ടമതി എ 
ന്നുവരെ ആവിട്ടുണ്ട. കഥകളിപ്പാട്ടിന്‌ എടുപ്പ്‌ കിട്ടാന്‍ ഒരു കട്ടയെങ്കി 
ലും വേണ്ടിയിരിയ്ക്കുന്നു. ദിവസേനകളിയുള്ളവര്‍ അരകുട്ടയ്ക്കും മു 
ക്കാല്‍കുട്ടയക്കും പാടിപ്പോരുന്നുണ്ട്‌ ആഴത്തില്‍ ശാരീരമുള്ളവര്‍ അര 
കട്ടയില്‍ പാടിയാലും പര്യാപ്തരാവുമെന്ന്‌ ഹരിദാസ്‌ വിലയിരുത്തു 
ന്നു. 


വെണ്‍മണി ഹരിദാസിന്റെ കഥകളിസംഗീതത്തിന്റെ വളര്‍ച്ചയ്ക്ക്‌ 
കര്‍ണ്ണാടക സംഗീതവുമായുള്ള ആസ്വാദന സംസ്‌ക്കാരം എത്രമാത്രം 
പര്യാപ്തമായിട്ടുണ്ട്‌ എന്ന്‌ അന്വേഷിയ്ക്കേണ്ടിയിരിയ്ക്കുന്നു. ചെമ്പൈ, 
ശെമ്മങ്കുടി, അരിയക്കുടി, കെ.വി. നാരായണസ്വാമി, എം.ഡി. രാമനാ 
ഥന്‍, മധുരമണി അയ്യര്‍, ജി.എന്‍.ബി., സുബ്ബലക്ഷ്മി, പട്ടമ്മാള്‍, പി. 
സ്്രബഹ്മണ്യം, നെയ്യാറ്റിന്‍കരവാസുദേവന്‍, ഓമനക്കുട്ടി എന്നിവരാ 
ണ്‌ ഹരിദാസിന്റെ ഇഷ്ടപ്പെട്ട പാട്ടുകാര്‍. ഇവരെ നിരന്തരം കേട്ടതി 
ന്റെ സ്വാധീനമാകട്ടെ തന്റെ ഗാനമാര്‍ഗ്ഗത്തില്‍ വരരുതെന്ന്‌ ഹരിദാ 
സ്‌ ശറിയ്ക്കുന്നു. എന്നാല്‍ രാഗമാറ്റങ്ങളുമായി ബന്ധപ്പെടുത്തി ഹരി 
ദാസിന്റെ യുക്തികളും ന്യായീകരണങ്ങളും അറിയുമ്പോള്‍ ഈ സ്വാ 


ടം ലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 ൦ 146 


° 


ട്‌ ജൂഗല്‍ബന്ദിയില്‍ പങ്കുകൊണ്ട ഗായകനെന്ന നിലയില്‍ പ്രതിക 


ധീനം അബോധമായിട്ടെങ്കിലും ഹരിദാസില്‍ അന്തര്‍ലീനമല്ലേ എന്നും | 
തോന്നിപ്പോകുന്നു. ഇവിടെ നെയ്യാറ്റിന്‍കര വാസുദേവന്‍. സി.എ 
സ്‌ ഇയറാം എന്നിവരുമായി ഒരേ വേദിയില്‍ കര്‍ണ്ണാടക സംഗീത 
വം കഥകളി സംഗീതവും സമന്വയിച്ച ജൃഗല്‍ബന്ദികളിലും ഹരിദാ 
സ്‌ പങ്കെടുത്ത അരങ്ങിനെക്കുറിച്ചുള്ള വിചാരം പ്രസക്തമാവുന്നു. 
കര്‍ണ്ണാടക സംഗീതത്തിന്റെ ന്നത്യത്തിനു മുകളില്‍ കഥകളി സം 
ഗീതത്തെ സ്ഥാപിയ്ക്കാനുള്ള ശ്രമമായി ഇത്തരം ജുഗല്‍ബനികളി 
ലെ അന്തഃസ്സാര ശൂന്യതയെക്കുറിച്ച്‌ ആക്ഷേപം ഉന്നയിയ്ക്കപ്പെട്ടി 
ണ്ട്‌. ശ്രീരാഗത്തില്‍ എന്തരോമഹാനുഭാവുലുവുമായി അജിതഹരേ 
പൊരുത്തപ്പെടില്ലെന്ന വാദത്തില്‍ കഴമ്പുണ്ട്‌. ഹരിദാസ്‌ ഇതിനോ 


രിയ്ക്കുന്നുമുണ്ട്‌. 'എന്തരോവിന്റെ അടുത്ത്‌ അജിതഹരേ നില്‍ക്കു 
മോ എന്ന താരതമ്യമല്ല പ്രശ്നമായികാണേണ്ടത്‌. രണ്ടും നല്‍കുന്ന 
വിഭിന്നമായ അനുഭൂതിയെ സംബന്ധിച്ച ആരോഗ്യകരവും കലാപര 
വുമായ തര്‍ക്കമാണ്‌ വേണ്ടത്‌. ഏതിന്‌ ഓന്നത്യം ഏതിന്‌ താഴ്മ 
എന്ന വിചിന്തനം നിരര്‍ത്ഥകമാണ്‌. കര്‍ണ്ണാടക സംഗീതത്തിലേതു 
പോലുള്ള സഞ്ചാരം കഥകളിസംഗീതത്തിനുണ്ടോ എന്ന ചോദ്യവും 
കഴമ്പില്ലാത്തതാണ്‌. രണ്ടും രണ്ട്‌ സംഗീതമാണല്ലോ. അജിത ഹരേ 
യിലും എന്തരോവിലുമുള്ള ഭക്തിയുടെ അന്തരീക്ഷവും പശ്ചാത്ത 
ലവും തന്നെ വ്യത്യസ്തമാണ്‌. കര്‍ണ്ണാടക സംഗീതത്തില്‍ പാട്ടുകാ 
രന്‍ പല സാങ്കേതികതകളിലൂടെയും സഞ്ചരിയ്ക്കുന്നു. അഭിനയ 
സംഗീതമായ കഥകളിസംഗീതം ദൃശ്യാത്മകമാണ്‌. കേള്‍വിക്കാര്‍ പദ 
ദൃശ്യം കാണുന്നു; അനുഭവിയ്ക്കുന്നു. അവിടെ കളിയരങ്ങ്‌ സൃഷ്ടി 
യ്ക്കപ്പെടുകയാണ്‌. ഇവിടെ കഥകളി സംഗീതങ്ങള്‍ അര്‍ത്ഥത്തില്‍ 
ഈന്നിയാണ്‌ പാടേണ്ടത്‌ എന്ന്‌ ഹരിദാസ്‌ വിലയിരുത്തുന്നു. നടന്റെ 


ടോണാണ്‌ ഗായകനിലൂടെ സംപ്രേഷിയ്ക്കപ്പെടുന്നത്‌. 'പ്രിയമാനസാ 
പോയ്‌ വരേണം” എന്നതില്‍ അപേക്ഷയുണ്ട്‌. ഉര്‍ഇ്ജിതാശയയില്‍ 


പട രമകകകരകകകകരകകകടകടരടകര ടക 


കേരളം വിടുന്നതില്‍ ഹരിദാസിനു ദുഃഖമുങായി 
രുന്നു. പക്ഷേ, ജീവിക്കാന്‍ അതല്ലാതെ 20റൂ മാര്‍ 
റുങ്ങളൊന്നും മുന്നിലുങ്ദായിരുനില്ല. സബര്‍മതി 
യുടെ തീരത്തുള്ള ദര്‍ക്ണയില്‍ ഹരിദാസ്‌ 
പാട്ടുകാരനായി എത്തിച്ചേരുന്നത്‌ അങ്ങനെയാണ്‌. 


ഈര്‍ഇളും കൊടുക്കാം. പ്രിയമാനസായില്‍ ഭൃഗകൊടുക്കുന്നതും തോ 
ഡിയുടെ സാധ്യതകള്‍ മുഴുവന്‍ ആവിഷ്ക്കരിയ്ക്കുന്നതും കഥകളി 
പട്ടിന്റെ സ്വത്വശുദ്ധിയ്ക്ക്‌ ഹാനികരമാവുമെന്ന്‌ ഹരിദാസിന്‌ പക്ഷ 
മുണ്ട്‌. 
കഥകളിപ്പദക്കച്ചേരികളിലും ഹരിദാസ്‌ ആത്മ്മുദ്രപതിപ്പിച്ച ഗായ 
നാണ്‌. സാഹചര്യങ്ങളാണ്‌ കഥകളിപ്പദക്കച്ചേരിയുടെ ഉത്ഭവഹേതു. 
വിശേഷാവസരങ്ങള്‍ക്ക്‌ ക്ഷണിയ്ക്കപ്പെട്ട കഥകളി ഗായകര്‍ അവി 
ടെ പാട്ടുപാടാന്‍ നിര്‍ബന്ധിതരാവുകയായിരുന്നു. നമ്പീശന്‍ പങ്കെടു 
ക്കുന്ന ഒരു ആഘോഷത്തില്‍ ഇന്നൊരുപാട്ടായിക്കോട്ടെ എന്ന നിര്‍ 
ദേശം വരുന്നു. അപ്പോഴേയ്ക്കും ഹാര്‍മോണിയം എത്തുകയായി. ചെ 
യും മദുളവും കിട്ടാന്‍ സാദ്ധ്യതയുള്ള സ്ഥലങ്ങളില്‍ അതും ഉപയോ 
ഗപ്പെടുത്തിത്തുടങ്ങി. തുടര്‍ന്ന്‌ ഗൃഹസദസ്സുകളില്‍ കഥകളി സംഗീതം 
മുന്‍നിശ്വയ പ്രകാരം അവതരിപ്പിയ്ക്കപ്പെട്ടുപോന്നു. സദ്യയ്ക്ക്‌ പാ 


ലയാളം ഓണപ്പ തി പ്പ്‌ 


യസംവിളമ്പുമ്പോള്‍ അത്‌ ഒന്നുകുടി മധരത്രമാക്കാന്‍. സംഗ്ത അന്ത 
രീക്ഷം ഉണ്ടാക്കുവാന്‍ ആനന്ദാസ്പദം ചൊല്ലാന്‍ ചിറ്റര്‍ നമ്പ്രിരി 
പ്പാട്‌ പറഞ്ഞത്‌ ഹരിദാസ്‌ ഓര്‍മ്മിയ്ക്കകയുണ്ടാന്‌; ഇങ്ങനെ ഗൃഹ 
സദസ്സുകളില്‍ നിന്ന്‌ കഥകളിപ്പദക്കച്ചേരി വേദിയിലെത്തക്യായിരുന്നു. 
ചെണ്ടയും മദുളത്തിനും പകരം മൃദംഗവും വയലിനും പക്കമായം കഥ 
കളി സംഗീതം അവതരിപ്പിയ്ക്കപ്പെട്ടുപോരുന്നു. മൃദംഗത്തില്‍ താനം 
വഴിയാണ്‌ സുഖം. മൃദംഗത്തില്‍ ചക്കകാലം വേണ്ടത പ്രായോഗിക 
മല്ല. അജിതഹരേ പാടുമ്പോള്‍ കഥാപാത്രത്തിനെ മാനസികാവസ്ഥ 
യാണ്‌ സ്ഫുരിയ്ക്കേണ്ടത്‌. ഇതുപിടിച്ചെടുത്ത്‌ അനഃക്കലദായ മേളാ 
ത്മകത സൃഷ്ടിയ്ക്കാന്‍ മൃദംഗത്തിനും വയലിനും കഴിയാവ്ല. ആദ്യം 
അക്ഷരം വ്യക്തമായി പാടുക. പിന്നീട്‌ ആവശ്യമുള്ളത മവാധര്‍മ്മം 
നല്‍കുക എന്നതാണ്‌ ഹരിദാസിന്റെ കച്ചേരിമ൯ഗ്ഗം. 
കഥകളിപ്പദക്കച്ചേരികള്‍ ഗായകന്റെ സ്വാതന്ത്യാഘോഷവേദികളാ 
യി കാണാം. അവിടെ അഭിനയ സംഗീതത്തിന്റെതായ അമ്വാതന്ത്യ 
ങ്ങളില്‍നിന്ന്‌ ഗായകന്‍ മോചിതനാവുന്നു. മേളപ്പദത്തിനും അപ്പുറമുള്ള 
അവസരം പരമാവധി വിനിയോഗിയ്ക്കാന്‍ ഗായകന്‌ ലഭിയ്ക്കുന്ന അ 
പൂര്‍വ്വവേദിയാണിത്‌. പക്ഷേ. കഥകളി സംഗീതത്തിന്റെ ചില പരിമി 
തികള്‍ തന്നെയാണ്‌ അതിന്റെ ഉദാത്തതയും. കഥകളിപ്പദക്കച്ചേരിക 
ളില്‍ പ്രിയഗായകര്‍ എനമ്പ്രാന്തിരിയും ഹരിദാസും ഹൈദരലിയുമാണ്‌. 
ചിലപ്പോള്‍ വേഷത്തിന്റെ അഭാവം പാട്ടുകാരന്‌ ദൃശ്യാത്മക വിന്യാ 
സത്തിന്‌ തടസ്സവുമാകുന്നു. വെണ്‍മണി ഹരിദാസ്‌ കഥകളിപ്പദക്കച്ചേ 
രികളോട്‌ പുലര്‍ത്തുന്ന സമീപനം എന്താണ്‌? സമയമുണ്ടെന്നുകരുതി 
സമൃദ്ധമായി പാടുന്നതിനോട്‌ അദ്ദേഹം വിയോജിയ്ക്കുന്നു. അംഗനേ 
ഞാനെങ്ങു പോവതെങ്ങനെ. ആളകമ്പടികളോടും തുടങ്ങിയ പദങ്ങള്‍ 
വേഷം മനസ്സില്‍ കണ്ട്‌ പാടേണ്ടതാകുന്നു. സഭാജനവിലോചനെ' 
അരങ്ങില്‍ ഒറ്റതവണയേ പതിവുള്ളു എങ്കില്‍ കച്ചേരിയില്‍ അത്‌ രാ 
ഗവിസ്താരത്തിനായി വെണ്‍മണി ആവര്‍ത്തിയ്ക്കാറുണ്ട്‌. ശ്ലോകത്തി 
ന്റെ അര്‍ത്ഥം ഭാവാത്മകമായി വിഫുലീകരിയക്കാനു;ള്ള. സാ 
ധ്ൃതകച്ചേരിയില്‍ കൂടുതലാണ്‌. അക്ഷരങ്ങളെ അരത്ഥവ 
ത്താക്കാനുള്ള അതിശ്രമമാണ്‌ കച്ചേരിയില്‍ വെണ്മണി 
നടത്തുന്നത്‌. മനസ്സിലുള്ളത്‌ മുഴുവന്‍ എടുത്ത്‌ പ്രയോഗി 
യ്ക്കാം എന്നതിന്റെ സുഖം കച്ചേരിയ്ക്കുണ്ടെന്ന്‌ ഹരിദാ 
സ്‌ അസന്നിഗ്ദ്ധനാവുന്നു. കഥകളിപ്പദക്കച്ചേരിയില്‍ ഗാ 
യകരാണ്‌ കേന്ദ്രപുരുഷര്‍. അവിടെ ഗായകക്ഷേനദിക്ൃതമായ 
ആസ്വാദനാനുഭവമാണ്‌ നടക്കുന്നത്‌. വേഷത്തോട്‌ പാട്ടു 
ചേരുന്ന വിധവും അത്‌ വേഷത്തില്‍ വരുത്തുന്ന വൈകാ 
രിക വിതാനങ്ങളും കൂട്ടിച്ചേര്‍ത്തുള്ള കേള്‍വി കളിയരങ്ങി 
ലേ നടക്കുന്നുള്ളൂ. വേഷത്തിന്റെ രംഗ്ക്രിയകളുമായി സമ 
ന്വയിച്ച ആസ്വാദനമാണ്‌ അവിടെ സംഭവിയക്കുന്നത്‌. 
ദര്‍പ്പണയിലെ കലാജീവിതം വെണ്‍മണി ഹരിദാസിന്‌ 
വ്യത്യസ്തമായ അനുഭവസഞ്ചികയായി. മൃണാളിനി കുടുംബവുമായുള്ള 
അടുപ്പമാണ്‌ അതില്‍ ഒന്നാമത്തേത്‌. മൃണാളിനി സാരാഭായിയും ഇന്ദി 
രാഗാന്ധിയും ആത്മസുഹൃത്തുക്കളായിരുന്നു. ഇന്ദിരാഗന്ധ്‌ സംബ 
ന്ധിച്ച്‌ ഒരു യോഗത്തില്‍ “ജനഗണമന” പാടാന്‍ ഹരിദാസിന്‌ അവസ 
രമുണ്ടായി. മിനാല്‍ മഹാദേവ്യ, രൂപ അരുന്ധേല്‍ എന്നിവര്‍ കാവുങ്ക 
ലിന്റെ ശിഷ്യരായിരുന്നു. അവരുടെ കഥകളിയിലെ സാരി മികുച്ചതാ 
ണ്‌. ഹരിദാസ്‌ അവര്‍ക്കുവേണ്ടി പാടിയിട്ടുണ്ട്‌ അവര്‍ക്ക്‌ ഹരിദാസി 
ന്റെ പാട്ട്‌ ഇഷ്ടമായിരുന്നു. പ്രമുഖ സിത്താടിസ്റ്റ മഞ്ജുമേത്ത ഹരി 
ദാസിനെ പ്രത്യേകമായി പാടിപ്പിച്ചിരുന്നു. സ്മിതാഷായുടെ കൂച്ചിപ്പു 
ഡിയ്ക്ക്‌ പാടാന്‍ കഴിഞ്ഞതും ഹരിദാസിന്റെ സ്മൃതിപഥത്തില്‍ പച്ച 
പിടിച്ചുനില്‍ക്കുന്നു. ചെസ്പൈയും ജയവിജയന്മാരും അഹമ്മദ്ബാദില്‍ 
വന്നു പാടിയപ്പോള്‍ അതുകേള്‍ക്കാന്‍ മൃണാളിനിയ്ക്കൊപ്പം പോയ 
ത്‌. എസ്‌ ബാലചനദറിനെയും എന്‍. രാഇത്തെയും കേട്ടത്‌. ക്യാപ്റ്റന്‍ 


ആഗസ്ററ്‌ 2004 ൦ 147 


ലക്ഷ്മി. സുഭാഷിണി അലി ഇവരുമായുള്ള അടുപ്പം. കൊടും തണു 
പ്പിലും കുപ്പായമില്ലാതെ പാടുന്നതു കണ്ട്‌ അവിടുത്തുകാര്‍ അത്ഭുത 
പ്പെട്ടത്‌. അമ്മു സ്വാമിനാഥന്റെ ചലച്ചിത്ര ഭമം. ഇങ്ങനെ ദര്‍പ്പണ ഹരി 
ദാസിന്റെ ഓര്‍മ്മയിലെ ഹരിതകാലമാകുന്നു. 

ഡല്‍ഹിയില്‍ വച്ച്‌ ദര്‍പ്പണയുടെ ഒരു അരങ്ങിനെക്കുറിച്ച്‌ സംഗീത 
നിരുപകനായ സുബ്ദുഡു ഇന്ത്യന്‍ എക്‌സ്പസ്സില്‍ വിമര്‍ശിച്ച്‌ എഴു 
തുകയുണ്ടായി. മൃണാളിനി സാരാഭായിയെവരെ വിമര്‍ശിച്ച സുബ്ദുഡു 
പക്ഷേ ഹരിദാസിന്റെ പാട്ടിനെമാത്രം അനുകൃലിച്ചെഴുതി. സംഗീതം 
മാത്രമേ നന്നായുള്ളു എന്ന്‌ സുബ്ദുഡ; എഴുതിയത്‌ വെണ്‍മണിയ്ക്കുള്ള 
വിശിഷ്ടമായ അംഗീകാരമായി. ഹരിദാസ്‌ രക്ഷപ്പെട്ടു” എന്നാണത്രെ 
സഹപ്രവര്‍ത്തകര്‍ അഭിപ്രായപ്പെട്ടത്‌. ആ വര്‍ഷം ദര്‍പ്പണയുടെ വാര്‍ 


ഷിക റിപ്പോര്‍ട്ടില്‍ സുബ്ബദുഡ്യ വെണ്‍മണി ഹരിദാസിനെ വിലയിരു | 


ത്തിയത്‌ പ്രത്യേകം പരാമര്‍ശിയ്ക്കപ്പെട്ടു. 
വിദേശയാത്രകളിലും ഹരിദാസ്‌ പത്രപ്തിനിധികളെ സംഗീതത്തി 


ലൂടെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്‌. ഒരു സ്വീഡിഷ്‌ പ്രതപ്രതിനിധിയോട്‌ സം |, 


ഗീതത്തിന്‌ ഭാഷയില്ലെന്ന്‌ താരാട്ട്‌ മൂളി അതിനെ ഉറക്കവുമായി ബ 


ന്ധിപിച്ച ഉദാഹരണത്തിലുടെ വ്യക്തമാക്കാന്‍ ഹരിദാസിനു സാധി ! 
9 ൭ Hi 


ച്ച. പിറ്റേന്ന്‌ ആ സ്വീഡീഷ്‌ പ്രതം ഒന്നാംപേജില്‍ ഹരിദാസിന്റെ ചിത്ര 
സഹിതം വലിയ വാര്‍ത്ത പ്രസിദ്ധീകരിക്കുകയുണ്ടായി. സിങ്കപ്പൂരില്‍ 
പോയ സമയത്ത്‌ അവിടെ വര്‍ഷങ്ങളായി താമസമാക്കിയ മലയാളി 
കള്‍ പഴയ കഥകളിപ്പാട്ടിലെ “അസഹനീയത'യെക്കുറിച്ച്‌ സംസാരി 
ച്ചത്‌ ഹരിദാസിനെ അസ്വസ്ഥനാക്കി, അത്‌ താന്‍ ഉള്‍പ്പെടുന്ന സംഗീ 
തശാഖയെക്കുറിച്ചുള്ള മാറാത്ത വിലയിരുത്തലായും വ്യാഖ്യാനിയ്ക്ക 
പ്പെട്ടതായി വെണ്‍മണിയ്ക്കുതോന്നി. കഥകളി സംഗീതം അവര്‍ കേട്ട 
കാലത്തില്‍ നിന്ന്‌ വളരെ മാറിയിട്ടുണ്ടെന്നും അതിന്റെ ഉദാഹരണമാ 
യി, അതിന്റെ വികാസമായി തന്നെ കേള്‍ക്കണമെന്നും പറഞ്ഞ്‌ ഹരി 
ദാസ്‌ “എന്‍ കണവാകണ്ടാലും” പാടിയപ്പോള്‍ മലയാളികളുടെ വിശ്വാ 
സം മാറുകയുണ്ടായി. എന്‍ കണവായുടെ പഴയകാല പ്രയോഗങ്ങളി 
ലെ അവ്യക്തതകള്‍ അവര്‍ ഹരിദാസിനെ ബോധ്യപ്പെടുത്തുകയും ചെ 
യ്തു. ആദ്യം സ്വതന്ത്രമായി പാടി തുടര്‍ന്ന്‌ സംഗീതം വരുത്തുന്ന ഗാനരീ 
തി അവര്‍ക്ക്‌ സമ്മതമായി. 

ദര്‍പ്പണയില്‍ പലപ്പോഴും വെണ്‍മണി ഒറ്റയ്ക്കു പാടിയിരുന്നു. പൊ 
ന്നാനിയുടെ അധികാരങ്ങളും നിയന്ത്രങ്ങളും ഒരു ഭാഗത്ത്‌. ശിങ്കിടിയു 
ടെ അവകാശങ്ങള്‍ മറുഭാഗത്ത്‌. ഇവ രണ്ടും പ്രായോഗിമാക്കേണ്ട 
ധര്‍മ്മം ഹരിദാസ്‌ ഏറ്റെടുത്തു. മുക്കാല്‍ മണിക്കൂറില്‍ അവസാനിയ്ക്കു 
ന്നു എന്നതുമാത്രമായിരുന്നു സമാധാനം. 

ജീവിതം സുരക്ഷിതമായി എങ്കിലും വെണ്‍മണി ഹരിദാസ്‌ ഗൃഹാ 
തുരതയോടെയാണ്‌ ദര്‍പ്പണയില്‍ ജീവിച്ചത്‌. അദ്ദേഹത്തിന്റെ മനസ്സില്‍ 
മുഴുവന്‍ കേരളവും അവിടുത്തെ അരങ്ങുകളുമായിരുന്നു. ഹരിദാസി 
ന്‌ തന്റെ അകസംഗീതം നിര്‍ല്ലോഭം ചെലവഴിയ്ക്കാനുള്ള വേദികള്‍ 


പരിമിതമായിരുന്നു. നാട്ടില്‍ വരുമ്പോള്‍ ദുര്‍ലദമായുള്ള അവസരങ്ങ 


ളില്‍ അദ്ദേഹം സന്തുഷ്ടനായില്ല. അച്ഛന്‍ കേരളത്തിലേയ്ക്ക്‌ മട 
ങ്ങിവരുവാന്‍ നിര്‍ബന്ധിയ്ക്കുകയും ചെയ്തു. അനുഇന്‍മാര്‍ക്ക്‌ ജോലി 
ആയതിനാല്‍ കുടുംബം ഒരു വിധം രക്ഷപ്പെട്ടിരുന്നു. ഹരിദാസ്‌ ദര്‍പ്പ 
ണയിലേയ്ക്ക്‌ പോയപ്പോള്‍ കേരളത്തിന്‌ ഒരു നല്ല പാട്ടുകാരനെ ന 
ഷ്ടമായി എന്ന രൂപത്തില്‍ കൃഷ്ണര്‍കുട്ടിപ്പൊതുവാള്‍ പറഞ്ഞതും 
എന്നാല്‍ തിരിച്ചുവന്ന്‌ കഥകളിപ്പാട്ടുകൊണ്ടുമാത്രം ജീവിയ്ക്കാനാവു 
മോ? വൈകി എത്തിയ പാട്ടുകാരന്‍ എന്ന രീതിയില്‍ ഹരിദാസ്‌ അപ്ര 
ധാനീകരിയ്ക്കപ്പെടുമെന്ന്‌ ഇവിടുത്തെ കലാകാലാവസ്ഥയില്‍ നിന്ന്‌ 
ഈഹിയ്ക്കാവുന്നതേയുള്ളൂ. കേരളമെന്ന ഹരിദാസിന്റെ നിരന്തര പ്രാര്‍ 
ത്ഥനയ്ക്ക്‌ ഫലമുണ്ടായി. 1977-ല്‍ തിരുവനന്തപുരത്ത്‌ മാര്‍ഗ്ഗി തുട 
ങ്ങുന്നു എന്നറിഞ്ഞപ്പോള്‍ മാര്‍ഗ്ഗിയില്‍ ചേര്‍ന്നാലോ എന്ന്‌ ഹരിദാ 
സ്‌ ആലോചിയ്ക്കാതിരുന്നില്ല. നാരായണന്‍ നമ്പൂതിരിപ്പാടാകട്ടെ 


} 


മകനെ തിരിച്ചുവിളിയ്ക്കാനുള്ള അപൂര്‍വ അവസരമായി ഇതിനെ ക 
രൂതി. ടി.എന്‍.എന്‍. ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട്‌ ഹരിദാസിനെ മാര്‍ 
ഗ്ഗിയില്‍ ചേര്‍ക്കാനുള്ള ശ്രമങ്ങള്‍ ചെയ്തു. അങ്ങനെ മാര്‍ഗ്ഗിമാന്റേ 
ജര്‍. രാമയ്യര്‍ ഹരിദാസിന്‌ എഴുതി. ടി.എന്‍.എന്‍. ഭട്ടതിരിപ്പാട്‌ ഡി. 
അപ്പുക്കുട്ടന്‍ നായരോട്‌ ഹരിദാസിനെ എടുത്തോളൂ എന്നു പറയുക 
യുണ്ടായി. വേറെയും അപേക്ഷകരുള്ളതിനാല്‍ എത്രയും വേഗം മാര്‍ 
ഗ്ഗീയില്‍ എത്താന്‍ ഹരിദാസിനു നിര്‍ദ്ദേശം കിട്ടി. 

മാര്‍ഗ്ഗിയില്‍ ജോലി ഉറപ്പായപ്പോള്‍ ദര്‍പ്പണവിടാന്‍ ഹരിദാസ്‌ 
തീരുമാനിച്ചു. അപ്രതീക്ഷിതമായ ഈ തീരുമാനം മൃണാളിനിയെ അമ്പ 
രപ്പിച്ചു. പല കലാകാരന്മാരെയും അവര്‍ അനിഷ്ടങ്ങളുടെ പേരില്‍ 
പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിലും ദര്‍പ്പണയുടെ സംഗീത വിഭാഗം ഹരിദാസി 
ലൂടെ ഭ്രദമാണെന്ന്‌ അവര്‍ തിരിച്ചറിഞ്ഞിരുന്നു. ആ നിലയ്ക്ക്‌ ഹരി 
സിന്റെ പിരിഞ്ഞുപോകല്‍ അവരെ സംബന്ധിച്ച്‌ അവിശ്വസനീയമു 
യി തോന്നു. ദര്‍പ്പണവിട്ടുപോകരുതെന്ന്‌ മൃണാളിനി അപേക്ഷിച്ചുവെ 
ങ്കിലും കേരളം വിളിയ്ക്കുന്നതിന്‌ പ്രാധാന്യം നല്‍കി ഹരിദാസ്‌ ദര്‍പ്പ 
ണയുടെ പടികളിറങ്ങി. മൃണാളിനിയാകട്ടെ തുറന്ന മനസ്സോടെയല്ല 
ഹരിദാസിനെ യാത്രയാക്കിയതും. 


എട്ട്‌ 

1968-ല്‍ കലാമണ്ഡലം കോഴ്സ്‌ കഴിഞ്ഞ്‌ കഥകളി സംഗീതത്തി 
ന്റെ മുഖ്യധാരയില്‍ വരേണ്ട വെണ്‍മണി ഹരിദാസ്‌ പത്തുകൊല്ലത്തി 
ന്റെ ഇടവേളയ്ക്കു ശേഷമാണ്‌ കഥകളിയരങ്ങിലെത്തുന്നത്‌. ഹരിദാ 
സിനേക്കാള്‍ പ്രായക്കുറവും സംഗീതക്കുറവും ഉള്ളവരെല്ലാം പാട്ടുകാ 
രായി സ്ഥാപിയ്ക്കപ്പെട്ടുകഴിഞ്ഞിരുന്നു. ദര്‍പ്പണയിലേയ്ക്കു പോകു 
മ്പോള്‍ കലാമണ്ഡലത്തില്‍ ചെന്ന്‌ നമ്പീശ്നന്റെ അനുഗ്രഹം വാങ്ങിയ 
രുന്നു ഹരിദാസ്‌. അന്ന്‌ കളരിയുടെ മൂലയിലിരിയ്ക്കുന്ന ഒരു കുട്ടിയെ 
ചുണ്ടി ഇവന്‍ തരക്കേടില്ല എന്ന്‌ ആശാന്‍ പറഞ്ഞിരുന്നു. ആ കുട്ടിയ 
ടക്കം പ്രധാനഗായകനായി അവരോധിയ്ക്കപ്പെട്ടിരുന്നു. ഏറെക്കാലം 
കളിയരങ്ങില്‍നിന്ന്‌ വിട്ടുനിന്നിരുന്നുവെങ്കിലും ഹരിദാസില്‍ നിന്ന്‌ ചി 
ട്ടുകള്‍ നഷ്ടപ്പെട്ടിരുന്നില്ല. കൃഷ്ണന്‍ നായരുടെ നളനായുള്ള രണ്ടാം 
ദിവസത്തില്‍ പാടാന്‍ ഹരിദാസിന്‌ അവസരം വന്നു. അന്ന്‌ ശങ്കരന്‍ 
എമ്പ്രാന്തിരിയായിരുന്നു പൊന്നാനി. തുടര്‍ന്ന്‌ ഹരിദാസിന്‌ അപ്രധാന 
ഗായകര്‍ക്കുവരെ ശിങ്കിടി പാടേണ്ടിവന്നു. ശിങ്കിടി പാടുന്നത്‌ അധമ 
താബോധമായി കൊണ്ടുനടക്കാന്‍ ഹരിദാസിനു തോന്നിയില്ല. മാര്‍ഗ്ഗി 
യിലെ സംഗീതാധ്യാപകന്‍ വെറും ശിങ്കിടിക്കാരനാണെന്ന പ്രകോപ 
നങ്ങളൊന്നും വെണ്‍മണിയ്ക്ക്‌ നേരിടേണ്ടിയുംവന്നില്ല. 

ശിങ്കിടിയായി പാടിപ്പോന്നത്‌ ഹരിദാസിന്റെ മാലിക സംഗീതത്തെ 
ഉത്തേജിപ്പിയക്കുകയാണോ ദുര്‍ബലപ്പെടുത്തുകയാണോ ചെയ്തത്‌ എന്ന 
അന്വേഷണവും ഇവിടെ പ്രസക്തമാവുന്നു. ദര്‍പ്പണയില്‍ വച്ച്‌ നഷ്‌ട 
പ്പെട്ടത്‌ തിരിച്ചെടുക്കാന്‍ ഈ ശിങ്കിടിനില്‍ക്കല്‍ വെണ്‍മണിയ്ക്ക്‌ പ്ര 
യോജന്പ്രദമായി. പദങ്ങളുടെ ഓര്‍മ്മ ഗായകനെ സംബന്ധിച്ച്‌ പരമ 
പ്രധാനമാണ്‌. പുസ്തകം വച്ചുപാടുന്നത്‌ മൂന്നാം തരത്തിലും കവിയും. 
അത്‌ ഗായകന്റെ സ്മൃതിയുമായി ബന്ധിപ്പിച്ചുള്ള നിരീക്ഷണത്തിനും 
ഇടയാകും. യഥാര്‍ത്ഥത്തില്‍ ശിങ്കിടി പാടല്‍ ഹരിദാസിന്റെ പഠനവേ 
കൂടിയായിരുന്നു. ആദ്യം ശിങ്കിടിയായും തുടര്‍ന്ന്‌ പൊന്നാനിയായുമാ 
ണ്‌ ഗായകന്റെ വളര്‍ച്ച. കുറുപ്പ്‌ നമ്പീശന്റെയും എമ്പ്രാന്തിരി ഗംഗാധര 
ന്റെയും ശിങ്കിടിയായി വളര്‍ന്നതാണ്‌. ശിങ്കിടിയായി പാടുമ്പോള്‍ അധ്യ 
നം കുറയുമെങ്കിലും ആശങ്കകള്‍ തീരും. ഒരു പദം പൊന്നാനി എവിടെ 
കൊണ്ട്‌ എത്തിച്ചുവോ അതിനപ്പുറം അറിഞ്ഞുപാടാന്‍ ശിങ്കിടി ശ്രമി 
യ്ക്കേണ്ടിയിരിയ്ക്കുന്നു. ഏറെക്കാലം ശിങ്കിടിയായാലുള്ള പ്രശ്നങ്ങളും 
അനവധിയാവുന്നു. ഇന്നയാളുടെ നിഴല്‍ എന്ന വീക്ഷണത്തിലൂടെയെ 
ആ സംഗീതം കേള്‍ക്കപ്പെടുകയുള്ളു. താന്‍ തന്നെ നയിച്ച്‌ താന്‍ തന്നെ 
ഭാവം കൊടുത്ത്‌ പാടാനുള്ള അവസരവും സ്വാതന്ത്യവും ശിങ്കിടിയ്ക്കു 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004൦ 148 


ൂ Towards Self sufficiency with Social and Environmental Commitment ... 


Captive Plantations 
> HNL's own plantations on non-forest areas greening 
the barren hills of Kerala 


Farm Forestry & ‘Purchase at gate’ Programmes 
o Over 30 lakh saplings distributed throughout Kerala 
every year, providing greenery 
ഠ Providing additional income for small and marginal 
farmers 


Recycled Paper Production 
o De-inked pulp to supplement the requirement of pulp 
and to reduce usage of virgin forest resources 


Used Paper Collection 
o Setup being developed all over the state for 
collection of used news paperlmagazines for 
recyciing process, thereby providing empioyment 
opportunity 


Hindustan Newsprint Limited - on a New Sprint. 


പിപി 


Hindustan Newsprint Limited 


A Government of India Company 
(A Subsidiary of Hindustan Paper Corporation Ltd.) 
Newsprint Nagar - 686 616, Dist. Kottayam, Kerala 
Phone : 04829 - 256211, Fax : 04829 - 256777 


E-mail : hni@hnlonline.com Website : www.hnlonline.com 
An ISO - 9001 and ISO - 14001 Company 


ണ്ടാവില്ല ആസ്വാദകരും പൊന്നാനിക്കാരനും ഇഷ്ടപ്പെടുമെങ്കിലും ശി 
കിടിയ്ക്‌ ഗായകവ്യക്തിത്വം നഷ്ടമാവുന്നു. അപരന്റെ അനുകര്‍ത്താ 
വ്‌ മാതമായി അവശേഷിയ്ക്കേണ്ട അധോഗതിയിലേയ്ക്കാണ്‌ ഇതു 
പാട്ടുകാരനെ നയിയ്ക്കുക. അബോധമായി പൊന്നാനി സ്വാധിനിയ്ക്കു 
പ്പെട്കയും ചെയ്യും. കുറുപ്പിന്റെ കാംബോജി ഹരിണാക്ഷിയില്‍ ഒരു 
സ്വധിന്മായി ശേഷിയ്ക്കുന്നത്‌ ഉദാഹരിച്ച്‌ ഹരിദാസ്‌ ഇതുവ്യക്ത്മാക്കും. 

എമ്പാന്തിരിയം ഹരിദാസും വര്‍ഷങ്ങളോളം കഥകളി സംഗീതത്തി 
ന്റെ ഇണക്കത്തിന്റെ പര്യായവും മാതൃകയുമായി നിലനിന്നു. ഇവരു 
ടെ ആലാപനത്തിലും ശബ്ദത്തിലും പ്രകടമാവുന്ന ഏകതാനത. കാ 
ഴ്ച്ചയില്‍ പോലുമുള്ള സമാനതകള്‍ ഇങ്ങനെ എല്പാന്തിരി വെണ്‍മണി 
കൂട്ടുകെട്ടില്‍ കഥകളി സംഗീതം വളര്‍ന്ന ഒരു കാലമുണ്ടായിരുന്നു. കച്ചേ 
രികള്‍ക്കും അവര്‍ അനിവാര്യരായി. “എമ്പാനും തമ്പാനും' എന്ന വി 
ശേഷണം വരെ അവര്‍ക്കു സിദ്ധിച്ചു. 


ഒമ്പത്‌ 

വെണ്‍മണി ഹരിദാസ്‌ മുമ്പ്‌ എഴത്തുകാരന്‍കുടിയായിരുന്നു. കലാ 
മണ്ഡലത്തില്‍ നിന്ന; പ്രസിദ്ധീകരിച്ച്‌ 'കലാകനുളം' കയ്യെഴുത്തു മാ 
സികയില്‍ ഹരിദാസ്‌ ചെറുകഥ എഴുതിയിട്ടുണ്ട്‌ ഒരു വിമാനയാത്രയു 
ടെ സ്വപ്നകഥ “മണിവീണ പണിയുന്നവേണുസ്വനം” എന്ന്‌ വാസു 
പിഷാരൊടിയുടെ ഭജനയക്കുള്ള രചന. കലാമണ്ഡലം ഗോപി എഴു 
തിയ പത്മപാദര്‍ എന്ന ആട്ടക്കഥയുടെ അവതരണം, ഭാരതപ്പുഴയു 
ടെ നിറവെള്ളത്തില്‍ ഹൈദരലി ആസ്ററനോറ്റുവാങ്ങിയ ചെരിപ്പ്‌ ഒലി 
ചൂപോയത്‌. ഒഴുക്കില്‍പ്പെട്ട നെല്ലിയോടിന്റെ വിലാപം ഇതെല്ലാം വെണ്‍ 
മണിയുടെ കലാമണ്ഡലം ഓര്‍മ്മകളാവുന്നു. കുട്ടിക്കാലം മുതലേ വെണ്‍ 
മണിയ്ക്ക്‌ വായനയില്‍ താല്പര്യമായിരുന്നു. നാട്ടിലെ വായനശാല 
യില്‍ നിന്ന്‌ ഡിറ്റക്ടീവ്‌ നോവലുകള്‍ തുടരെ വായിയ്ക്കുന്ന മകനെ 
ടാഗോറിലേയ്ക്ക്‌ തിരിച്ചുവിട്ടത്‌ അമ്മയാണ്‌. പിന്നീട്‌ വായന എം.ടി. 
യിലേയ്ക്കു തിരിഞ്ഞ്‌ എം.ടി, കഥകള്‍ പലതും മനഃപാഠമാക്കി. എം. 
ടി.യുടെ ചലച്ചിത്രങ്ങളും ഹരിദാസിനെ സ്വാധീനിച്ചിട്ടുണ്ട്‌. മുടുത്തുവര്‍ 
ക്കി, തകഴി, ബഷീര്‍, പൊറ്റെക്കാട്‌. ഉറൂബ്‌. ഒ.വി. വിജയന്‍, വി.കെ. 
എന്‍.. പത്മരാജന്‍. മലയാറ്റൂര്‍ എന്നിവര്‍ വെണ്‍മണിയ്ക്ക്‌ ഇഷ്‌ടപ്പെട്ട 
പഴുത്തുകാരാവുന്നു. മലയാളനാടും കുങ്കുമവും മാതൃഭൂമിയും സ്ഥിര 
മായി വായിച്ചിരുന്നകാലവും ഹരിദാസിനുണ്ട്‌. അച്ഛന്‍ ചൊല്ലിക്കേള്‍ 
പ്പിച്ച വള്ളത്തോളിന്റെയും കുമാരനാശാന്റെയും കവിതകളില്‍ പലതും 
ഹരിദാസിന്‌ ഇന്നും മനഃപാഠമാണ്‌. ഈ വായന സംഗീതത്തിന്റെ അഭി 
വൃദ്ധിയ്ക്കായി ഉപയോഗപ്പെട്ടുവോ എന്ന ചോദ്യത്തിന്‌ സംഗീതത്തെ 
യും സാഹിത്യത്തെയും ബന്ധപ്പെടുത്തിയ മറുപടിയാണ്‌ ഹരിദാസില്‍ 
നിന്നുണ്ടാവുക. സാഹിത്യം ഹൃദയത്തില്‍ നിന്നുവരുന്നതാണ്‌. സംഗീ 
തത്തിന്റെ ഉറവിടസ്ഥാനവും ഹൃദയം തന്നെ. കലയിലും ഭാവന പ്രവര്‍ 
ത്തിയക്കണമെന്ന യാഥാര്‍ത്ഥ്യം ബോധ്യപ്പെടാന്‍ വായന ഉപകരിച്ചു 
എന്ന്‌ അദ്ദേഹം പറയും. കവിതയ്ക്ക്‌ പൊയ്യഴക്‌ എന്നാണ്‌ തമിഴര്‍ 
പറയുക. വായന ചിന്തയ്ക്കു പ്രേരകമാകുന്നു. ചിന്തകള്‍ക്ക്‌ മേഖല 
കളില്ല. വെണ്‍മണിയുടെ സംഗീതചിന്തകളുടെ സഞ്ചാരത്തിന്‌ അസ്സി 
വാരം വായനയാകുന്നു. 

എ.എസ്‌. സംവിധാനം ചെയ്ത ഒരു ഏകാങ്കത്തില്‍ സംഗീത സംവി 
ധാനം നിര്‍വ്വഹിച്ച്‌ അഭിനയിച്ച ചരിത്രവും ഹരിദാസിനുണ്ട്‌. മുണ്ടൂര്‍ 
കൃഷ്ണന്‍കുട്ടിയുടെതായിരുന്നു രചന. അഭിനയം ഇഷ്ടമുള്ള പാട്ടു 
കാരനാണ്‌ ഹരിദാസ്‌. കഥകളി സംഗീതം പോലെ അനായാസമായി 
അദ്ദേഹം ചലച്ചിത്രഗാനങ്ങളും പാടും. കലാമണ്ഡലകാലത്ത്‌ ഇരുട്ടി 
ന്റെ ആത്മാവിലെ വേലായുധനായി പ്രേംനസീര്‍ തയ്യാറായിരിയ്ക്കുന്ന 
രംഗം ഇപ്പൊഴും മുന്നിലുണ്ടെന്ന്‌ ഹരിദാസ്‌ പറയുന്നു. കുട്ടിക്കാലം മു 
തലേ സിനിമ കാണുന്നതില്‍ ഹരിദാസിന്‌ നല്ല താല്പര്യമായിരുന്നു. 
ശിവാജി ഗണേശനാണ്‌ വെണ്‍മണിയുടെ സങ്കല്പത്തിലെ നടന്‍. ശി 


വാജി ഗണേശന്റെ സിനിമകള്‍ കണ്ടുവന്നതിനുശേഷം കണ്ണാടിയ്‌; 
മന്നില്‍ നിന്ന്‌ ശിവാജി ഗണേശനെപ്പോലെ ഡയലോഗുകള്‍ പറഞ്ഞ്‌ 
അഭിനയിയ്ക്കുന്ന ജ്യേഷ്ഠനെ ഹരിദാസിന്റെ സഹോദരന്‍ വെണ്‍മണി 
രാമഭദ്രന്‍ ഓര്‍മ്മിയ്ക്കുന്നുണ്ട്‌. “ഗോഷ്ഠി' എന്നായിരുന്നു ഹരിദാസ്സി 
ന്‌ ഇല്ലത്തെ മറ്റൊരു വിളിപ്പേര്‌. താന്‍ കണ്ട സിനിമകളിലെ കഥുഫു 
ത്രങ്ങളെയെല്ലാം തന്റേതാക്കി അഭിനയിയ്ക്കുന്ന ശീലം അദ്ദേഹത്തി 
നുണ്ടായതിനാലാണ്‌ ഇങ്ങനെയൊരു പേരു വീണതെന്നും രാമഭ്രദ 
പറയാനുണ്ട്‌. ശിവാജി ഗണേശന്റെ അഭിനയം ക്ലാസിക്കാണെന്നും ആ 
ക്ലാസിക്കല്‍ടച്ചുള്ളതുകൊണ്ടാണ്‌ അതു പലപ്പോഴും അതിഭാവുകത്വ 
മായി തോന്നുന്നതെന്നും ഹരിദാസ്‌ പറയുന്നു. 

സ്വം ചലച്ചിത്രത്തില്‍ സദാ ഗായകനായ ഒരു കഥാപാത്രത്തെ അന്വേ 
ഷിച്ചു നടക്കുകയാണ്‌ എസ്‌. ജയചന്ദ്രന്‍ നായരും ഷാജിയും എസ്‌. ജു 
യചന്ദ്രന്‍നായരുടെ കഥ സംവിധാനം ചെയ്യുന്നത്‌ ഷാജി എന്‍. കരു 
ണാണ്‌. ആര്‍ട്ടിസ്റ്റ്‌ നമ്പുതിരി വരച്ച രാമയ്യര്‍ എന്ന കഥാപാത്രത്തിന്‌ 
വെണ്‍മണി ഹരിദാസിന്റെ ഛായയേവരുന്നുള്ളൂ. അങ്ങനെ വെണ്‍മണി 
സ്വമ്മിലെ രാമയ്യരായി ഉറപ്പിയ്ക്കപ്പെടുകയായിരുന്നു. ജയചന്ദ്രന്‍ നു 
യരും ഷാജിയും വീട്ടില്‍ചെന്ന്‌ വെണ്‍മണി ഹരിദാസിനെ ക്ഷണിച്ചു. 
കാവാലത്തിന്റെ നാടകസംഘത്തില്‍ പ്രവര്‍ത്തിച്ചിടടുള്ള സഹോദരൻ 
രാമഭദ്രനാണ്‌ ആ വേഷത്തിനുയോജിയ്ക്കുക എന്ന്‌ വെണ്‍മണി പറ 
ഞ്ഞുവെങ്കിലും ജയചന്ദ്രന്‍ നായരും ഷാജിയും അവര്‍ അലഞ്ഞ കഥു 
പാത്രത്തെ, രാമയ്യരെ ഹരിദാസില്‍ കണ്ടെത്തുകയായിരുന്നു. രാമയ്യ 
ടെ മകനായി ഹരിദാസിന്റെ മകന്‍ ശരതും അഭിനയിച്ചു. ഇന്ന്‌ പ്രശസ്ത 
നായ ടെലിവിഷന്‍ താരമായിക്കഴിഞ്ഞ ശരതിന്റെ ആദ്യ ചിത്രം കൂടി 
യാണ്‌ സ്വം. രാമയ്യരായി മാറാന്‍ ഹരിദാസിന്‌ മുന്നൊരുക്കങ്ങള്‍ വേ 
ണ്ടിവന്നില്ല. കാരണം ആ കഥാപാത്രം വിഭാവനം ചെയ്യുന്ന ഗായകവ്യ 
ക്തിത്വം ഹരിദാസിലുണ്ടായിരുന്നു. 

കഥകളി ഗായകനായിട്ടാണ്‌ വാനപ്രസ്ഥത്തില്‍ വെണ്‍മണി അഭി 
നയിയ്ക്കുന്നത്‌. തൊണ്ടയില്‍ അര്‍ബുദം വന്ന്‌ മരിയ്ക്കുന്ന കഥകളി 
പ്പാട്ടുകാരനായി വെണ്‍മണി അറിഞ്ഞ്‌ അഭിനയിയ്ക്കുകയുണ്ടായി. സ്വ 
മ്മില്‍ പല ശ്രുതിയില്‍ പാടിയത്‌ ഡബ്ബിംഗ്‌ സമയത്ത്‌ സാങ്കേതിക പ്ര 
ശ്നങ്ങളുണ്ടാക്കിയെങ്കിലും മികച്ച ഡബ്ബിംഗ്‌ ആര്‍ട്ടിസ്റ്റായും ഹരിദാസ്‌ 
പേരെടുക്കുകയുണ്ടായി. ലെനിന്‍ രാജേന്ദ്രന്‍ സംവിധാനം ചെയ്ത ബാ 
ല്യകാലസ്മരണകളിലെ മാഷ്‌ നെഗറ്റീവ്‌ ക്യാരക്റ്ററായി ഇഷ്‌ടപ്പെട്ടു 
വെന്നും ഹരിദാസ്‌ പറയും. 


ൽ പത്ത്‌ 

തിരുവനന്തപുരത്തെ മാര്‍ഗ്ഗിയാണ്‌ വെണ്‍മണി ഹരിദാസ്‌ എന 
ഗായകനെ കേരളത്തില്‍ പ്രസകതനാക്കിയത്‌. മാര്‍ഗ്ഗിയില്‍ തെക്കന്‍ 
ചിട്ടയാണ്‌ പുലരുന്നത്‌. ഹരിദാസ്‌ കലാമണ്ഡലത്തില്‍ ഈ ചിട്ട അ 
ഭ്യസിച്ചിട്ടുമില്ല. തെക്കന്‍ ചിട്ട പാടി ശീലിയ്ക്കാത്തതിന്റെ പ്രശ്നങ്ങള്‍ 
ആദ്യകാലങ്ങളില്‍ ഹരിദാസ്‌ അനുഭവിച്ചിട്ടുണ്ട്‌. മാര്‍ഗ്ഗിയില്‍ മാജു 
ഉം ചൊല്ലിയാടിയ്ക്കുന്നതില്‍ നിന്ന്‌ ഹരിദാസ്‌ അത്‌ വിദഗ്ദ്ധമായി പഠി 
ച്ചെടുത്തു. മാങ്കുളത്തിന്റെ ശിഷ്യന്‍ ഇഞ്ചക്കാട്‌ രാമചന്ദ്രന്‍ പിള്ളയാ 
ണ്‌ തെക്കന്‍കളരിയുടെ പാഠങ്ങളില്‍ ഹരിദാസിന്റെ മാര്‍ഗ്ഗദര്‍ശി. മാര്‍ 
ഗ്ഗി വിജയകുമാര്‍, മുരളീധരന്‍പിള്ള, സോമദാസ്‌. കലാമണ്ഡലം ൪ 
മന്‍നമ്പൂതിരി, കലാനിലയം ബാബു എന്നിവരായിരുന്നു മാര്‍ഗ്ഗിയിൽ 
ഹരിദാസിന്റെ സഹപ്രവര്‍ത്തകര്‍. 

തെക്കന്‍കളരിയുടെ വ്യത്യാസങ്ങളുമായി പൊരുത്തപ്പെടാന്‍ ഹരീ 
ദാസിന്‌ എളുപ്പത്തില്‍ സാധിച്ചു. മധ്യകേരളത്തിലെ കളിയരങ്ങുകള്‍ 
പലതും ഹരിദാസിന്റെ സകര്യത്തിനനുസരിച്ച്‌ നിശ്ചയിയ്ക്കപ്പെട്ട ഒര 
കാലവും ഉണ്ടായിരുന്നു. കഥകളിയിലെ ഇരു ശൈലികളുമായുള്ള സമ്പര്‍ 
ക്കങ്ങള്‍ ഹരിദാസിന്റെ പാട്ടിനെ പോഷിപ്പിയ്ക്കുവാന്‍ പര്യാപ്ത്മാ 
വുകയായിരുന്നു. തെക്കന്‍ ചിട്ടയില്‍ ആദ്യം തന്നെ “ചൊല്ലിവട്ടം തട്ടല്‍ 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004൦ 150 


തോടയം മുതല്‍ ഈ വൃത്യാസം കാണാം. പുറപ്പാടില്‍ “രാമപാ 

ലയമാം മൂന്നുപ്രാവശ്യം പാടികലാശിയ്ക്കുകയാണ്‌ വടക്കന്‍ചിട്ട. മാര്‍ 
ഗ്ശീയില്‍ അതി രണ്ട്‌ എണ്ണത്തില്‍ പാടി വട്ടം തടം. ചൊല്ലിയാട്ടത്തി 
ലം കലാശത്തിലും ഈ വ്യത്യാസം കാണുന്നു. പുറപ്പാടില്‍ “വാരിഇ 
ലോചനമാരാം' എന്നതില്‍ 'ദ്വാരകയാം പുരിതന്നില്‍' എന്ന ഭാഗം വട 
കോട്ടു നടപ്പില്ല. തെക്ക്‌ ഇതിനു പ്രാധാന്യവും ഉണ്ട്‌. ഇതുകൂടി പാടി 
യിട്ടേ തെക്കന്‍ചിട്ടയില്‍ വട്ടം തട്ടുക പതിവുള്ളു. 

കീചകവധത്തില്‍ പാടിരാഗത്തിലുള്ള മാലിനി രുചിരഗുണശാലി 
നി എന്ന പദത്തിലെ ഇരട്ടി എടുക്കുമ്പോള്‍ തെക്കന്‍ ഭാഗങ്ങളില്‍ പല്ല 
വിയായ മാലിനി എന്നുപാടി വേണം ഇരട്ടി എടുക്കാന്‍. വടക്ക്‌ പല്ല 
വിയല്ല പാടുക. പാടി പദങ്ങളില്‍ പൊതുവെ ഇതാണ്‌ ചിട്ട. കിര്‍മ്മീര 
വധം. നളചരിതം രണ്ടാംദിവസം എന്നിവയിലെ പതിഞ്ഞ പദങ്ങളുടെ 
ഇരിട്ടിയില്‍ പല്ലവിതന്നെയാണ്‌ വടക്കും പതിവ്‌. പച്ചവേഷമായതു 
കൊണ്ടാവാം ഈ നടപ്പ്‌ എന്ന്‌ ഈഹിയ്ക്കുക. കീചകവധത്തില്‍ “മ 
ല്ലീശരവില്ലിനോട്‌ മല്ലിടുന്ന നിന്റെ ചില്ലീലതകൊണ്ടെന്നെ തല്ലിടായ്ക 
ധന്യേ എന്ന ചരണത്തിനു പകരം തെക്കോട്ട്‌ 'പല്ലവാംഗിനീയും അല്ലല്‍ 
തേടിടാതെ മല്ലി കാക്ഷഗതേ മമ വല്ലുഭയായ്‌ വാഴ്ക” എന്ന്‌ പതിവു 
ണ്ട്‌ ഇവിടെ കേകിയാട്ടം പോലുള്ള ഭാഗങ്ങളും ആടാം. ഈ ചരണ 
ത്തിന്‌ കൂടുതല്‍ സാംഗത്യമുണ്ടെന്ന്‌ തെക്കന്‍ശൈലിക്കാര്‍ പറയും. ഇ 
തിനോടുകുടി വായിയ്ക്കുമ്പോഴാണ്‌ “സാദരം നീ ചൊന്ന മൊഴിയിതു 
സാധുവല്ലകുമതേ എന്ന ആട്ടം പ്രസകതമാവുന്നതെന്നും ഹരിദാസി 
നു പക്ഷമുണ്ട്‌. 

മാര്‍ഗ്ഗിയില്‍ പ്രിയപ്പെട്ട ആശാനാണ്‌ ഹരിദാസ്‌. തെക്കന്‍ - 
വടക്കന്‍ ചിട്ടക്കാര്‍ സഹവര്‍ത്തിത്വത്തിലൂടെയും സമന്വയത്തിലൂടെയും 
ഏകീകൃതശൈലി രുപീകരിയ്ക്കേണ്ടതിനെക്കുറിച്ച്‌ ഹരിദാസിന്‌ അ 
ഭിപ്രായമുണ്ട്‌. മാര്‍ഗ്ഗിയില്‍. താന്‍ കലാമണ്ഡലത്തില്‍ അഭിസിച്ച മാര്‍ 
ഗ്ഗത്തിന്റെ അടിസ്ഥാനത്തില്‍ നിന്നുകൊണ്ടാണ്‌ ഹരിദാസ്‌ അഭ്യസി 
പ്പിയ്ക്കുന്നത്‌. കേദാരഗളംശ്ലോകം. തോടയം പുറപ്പാടിനുശേഷം 
തെക്കന്‍ ഭാഗങ്ങളില്‍ പ്രചാരമുള്ള കഥകള്‍ ആദ്യം പഠിപ്പിയ്ക്കും. താളം 
പിടിയ്ക്കാന്‍ പഠിപ്പിയ്ക്കല്‍ പരമ പ്രധാനമാണെന്ന്‌ ഹരിദാസ്‌ പറ 
യുന്നു. തുടര്‍ന്ന്‌ കര്‍ണ്ണാടക സംഗീതത്തിന്റെ അടിസ്ഥാനങ്ങള്‍ ആദ്യ 
സിപ്പിയ്ക്കും. തൊണ്ടനടക്കാന്‍ വരിശ. അലങ്കാരം, ഗീതം. വര്‍ണ്ണം 
എന്നിവ അഭ്യസിപ്പിയ്ക്കും. പഠിയ്ക്കുന്നകാലത്ത്‌ നാളെകിട്ടിയേയ്ക്കാ 
വുന്ന പ്രഹരങ്ങളെക്കുറിച്ച്‌ ആലോചിച്ച്‌ ഉറക്കം വരാത്ത രാത്രികളെ 
ക്കുറിച്ച്‌ ഹരിദാസ്‌ വാചാലനാവും. അധ്യാപകധര്‍മ്മം അധ്യാപകനും 
ശിഷ്യധര്‍മ്മം ശിഷ്യനും പാലിയ്ക്കേണ്ടതാണെന്ന സിദ്ധാന്തമാണ്‌ ഹരി 
ദാസിന്റെ കളരി നല്‍കുന്ന പാഠം. ശിക്ഷപരമാവധി ശകാരത്തില്‍ ഒ 
തുക്കാനാണ്‌ അദ്ദേഹത്തിന്‌ ഇഷ്ടം. ആവര്‍ത്തനത്തിലും മനം മടുക്കു 
മ്പോള്‍, ശിഷ്യന്‍ ഗ്രഹണത്തിന്റെ ഏറെ ദുരയാണെങ്കില്‍ മനുഷ്യസ 
ഹഴുമായ ദേഷ്യം സ്വാഭാവികമാവുന്നത്‌ നിയന്ത്രിയ്ക്കാനാവില്ലെന്ന്‌.ഹ 
രിദാസ്‌ പറയുകയുണ്ടായി. 


പതിനൊന്ന്‌ 

കഥകളി സംഗീതത്തില്‍ വെണ്‍മണി ഹരിദാസ്‌ ഒറ്റതിരിഞ്ഞു നില്‍ 
ക്കുന്നതിലെ ഘടകങ്ങള്‍ എന്തൊക്കെയാണ്‌? കഥകളി സംഗീതത്തില്‍ 
വെണ്‍മണി ശൈലി എന്ന ഒന്നുണ്ടെങ്കില്‍ അത്‌ എന്താണ്‌? അദ്ദേഹം 
കഥകളിപ്പാട്ടിനെ പരിഷ്ക്കരിച്ചത്‌ എപ്രകാരമാണ്‌ തുടങ്ങിയ ചിന്തക 
ളീലുടെവേണം ഹരിദാസിലെ ഗായകവ്യക്തിത്വത്തെ വിശകലനം ചെ 
യ്യേണ്ടത്‌. ആത്യന്തികമായി കഥാപാത്രത്തിലൂടെ ജനങ്ങള്‍ക്ക്‌ രസ 
സ്ഫൂര്‍ത്തി വരുത്തുക എന്നതാവണം ഗായകധര്‍മ്മമെന്ന്‌ ഹരിദാസ്‌ 
വിശ്വസിയ്ക്കുന്നു. നടന്‌ ഉത്തേജനം കൊടുക്കേണ്ടത്‌ ഗായകനാണ്‌. 
നടന്‌ പാത്രസംബന്ധിയായ വികാരമുണ്ടാക്കേണ്ടത്‌ പാട്ടുകാരന്റെ ചു 
മതലയാണ്‌. കയ്യിലിരിയ്ക്കുന്ന ചേങ്ങലയില്‍ക്കൂടി നടനും മേളക്കാര്‍ 


മലയാളം ഓണപ്പതിപ്പ്‌ 


ക്കും താളം നല്‍കുക പാട്ടുകാരന്റെ അടിസ്ഥാന കര്‍ത്തവ്യമാണ്‌. പൊ 
ന്നാനിക്കാരന്റെ ചേങ്ങിലയിലാവണം അരങ്ങിന്റെ നിയന്തണം. അത്‌ 
പൊന്നാനി ശക്തിമത്തായി ഉപയോഗിയ്ക്കുകയം വേണം. അതില്‍ 
വരുന്ന കുറവ്‌ മേളക്കാരനെ ബാധിയ്ക്കും അത്‌ വേഷത്തെയും ബാ 
ധിയ്ക്കും. പതിഞ്ഞ അടന്തവരുമ്പോഴൊക്കെ ഒര മാത പിഴച്ചാല്‍ അത്‌ 
വേഷക്കാരനെ അവതാളത്തിലാക്കം. അരങ്ങില്‍ പേങ്ങിലയുടെയും 
ഇലത്താളത്തിന്റെയും ഗബ്ദം ഇടമുറിയാതെ കേടുകൊണ്ടിരിയ്ക്കണം. 
അത്‌ പാട്ടുകാര്‍ അനുഷ്ടിയ്ക്കേണ്ട ധര്‍മമ്മാകുന്ന;. അധികമായി താളം 
പിടിയക്കാത്ത പാട്ടുകാരന്‍ എന്നൊരു; പരാതി ഹരിദാസിനെക്കുറിച്ചുണ്ട്‌. 
അതാകട്ടെ ദര്‍പ്പണയിലെ ശീലത്തിന്റെ ബാക്കിയാവുന്നു. ഉള്ളിലുള്ള 
താളം അടിച്ചു; പിടിച്ചകൊടുക്കാന്‍ ഭാവാത്മകമായി അഭിരമിയ്ക്കുന്ന 
ഹരിദാസ്‌ ഗ്രമിയക്കാറുമില്ല. കലാമണ്ഡലത്തില്‍ താളപ്പിടിപ്പുള്ള കുട്ടി 
യായി ഹരിദാസിന്‌ സ്ഥാനമുണ്ടായിരുന്നു കഥകളിയില്‍ ഗായകര്‍ രാഗം 
മാറ്റിപ്പാടുന്നതിനെക്കുറിച്ച്‌ കലാമണ്ഡലം കൃഷ്ണന്‍കുട്ടിപ്പൊത്ുവാളു 
ടെ ഒരു നിരീക്ഷണമുണ്ട്‌. ചിട്ട പധാനമായ കോട്ടയം കഥ കളാവുന്ന 
താവാട, കുചേലവൃത്തം. സന്താനഗോപാലം. പൂതനാമോക്ഷം തുട 
ങ്ങിയ കഥകളാവുന്ന ഗസ്റ്റഹാസ്‌. തറവാട്‌ ആര്‍ക്കും വേണ്ട. വരു 
ന്നവര്‍ വരുന്നവര്‍ ഗസ്റ്റ്‌ ഹഈസില്‍ താമസിയ്ക്കുന്ന. അവര്‍ക്ക്‌ അതാ 
ണ്‌ ഇഷ്ടം. വന്നവര്‍ വന്നവര്‍ ഈ ഗസ്റ്റ്‌ ഹസില്‍ പുതിയ പുതിയ 
രാഗച്ചായങ്ങള്‍ തേച്ച്‌ മോടിപിടിപ്പിയ്ക്കാന്‍ ശ്രമിയ്ക്കുന്നു. 

കഥകളി സംഗീതത്തില്‍ അന്തരീക്ഷത്തിനു യോജിയ്ക്കുന്ന വിവി 
ധരാഗങ്ങള്‍ പരീക്ഷിച്ച്‌ വിജുയിച്ചിട്ടള്ള വെണ്‍മണി ഹരിദാസ്‌ കൃ 
ഷ്ണന്‍കുട്ടിപ്പൊതുവാളുടെ ഈ നിരീക്ഷണം സാധുവാണെന്ന്‌ അം 
ഗീകരിയ്ക്കുന്നുണ്ട്‌. നിക്ഷ്പക്ഷവും ചിന്തോദ്ദീപകവുമാണതതെന്നും 
തെറ്റു ചെയ്യുന്ന ഗായകര്‍ക്ക്‌ പുനരാലോചിയ്ക്കാനും പശ്ചാത്തപി 
യ്ക്കാനും ഉതകുന്ന അഭിപ്രായമാണ്‌ അതെന്നും വെണ്‍മണി പറയു 
കയുണ്ടായി. ചിട്ടയുടെ സാങ്കേതികതയില്‍ ഞെരുങ്ങുന്ന തറവാട്ടുവാ 
സത്തെക്കാള്‍ സുഖം. സുഖ്സരകര്യങ്ങളുള്ള ഗസ്റ്റ്‌ ഹാസിലെ താ 
മസം തന്നെയെന്ന്‌ പാട്ടുകാര്‍ ചിന്തിയ്ക്കുന്നതില്‍ സാംഗത്യമുണ്ട്‌. കാ 
ലകേയവധമാണെങ്കില്‍ പാട്ടുകാരന്‍ അസ്വസ്ഥനാവും. രാമന്‍കുട്ടിനാ 
യരുടെയാണ്‌ വേഷമെങ്കില്‍ ആശങ്കവര്‍ദ്ധിയ്ക്കും. കഥകളിഗായകന്‍ 
ആലാപന പ്രധാനമായ ലാഘവകഥകളിലേയ്ക്ക്‌ തിരിയാനും അതില്‍ 
അഭിരമിയ്ക്കാനുമുള്ള കാരണം അധ്വാനിയ്ക്കാതെ പ്രസക്തനാവാ 
മെന്ന മോഹംതന്നെയാണ്‌. വെണ്‍മണിയ്ക്ക്‌ കോട്ടയം കഥകള്‍ അധി 
കം പാടേണ്ടിവന്നിട്ടില്ല. രാഗങ്ങളെ ഭാവത്തില്‍ പൊതിഞ്ഞുകൊടുക്ക 
ലാണ്‌ പ്രധാനം. ഒരു തോഡിരാഗം കയ്യില്‍ കിട്ടിയ ഗായകന്‍ അതില്‍ 
കസര്‍ത്ത്‌ കാണിച്ചാല്‍ അത്‌ കഥകളിപ്പാട്ടാവില്ല. അത്‌ കച്ചേരിയ്ക്കാ 
ണ്‌ യോജിയ്ക്കുക. കഥകളിപ്പാട്ടിന്‌ ചില അരുതുകളും അതിരുകളുമു 
ണ്ട്‌. ഏതു പാട്ടുകാരനും അതിന്റെ ഘടനയില്‍ ഒതുങ്ങണം കഥാപാ 
ത്രം സംസാരിയ്ക്കുന്ന ശൈലിയിലാണ്‌ വെണ്‍മണി ഹരിദാസ്‌ പാടു 
ക. അതില്‍ ശുദ്ധസംഗീതം നിറയുന്നു. ഹരിദാസില്‍ ഭൃഗ്രപയോഗങ്ങള്‍ 
പ്രായേണ അധികം കേള്‍ക്കാറില്ല. കഥകളി സംഗീതത്തില്‍ ഹരിദാസ്‌ 
വരുത്തിയതും അംഗീകരിയ്ക്കപ്പെട്ടതുമായ രാഗമാറ്റങ്ങള്‍. 

1. അനുപമ ഗുണനാകും (ലവണാസുരവധം). യദുകുലകാം ബോ 
ജിയില്‍ നിന്നും രീതിഗനളയാക്കി. രീതി ഗുളയ്ക്ക്‌ കരുണരസംകുടും. 

2. കുചേലവ്യത്തത്തില്‍ 'കലയാമിസ്യമതേ' ചരണത്തില്‍ സാന്ദീ 
പനി മുനിതന്‍സദനേ എന്നഭാഗം ശങ്കരാഭരണത്തില്‍ നിന്ന്‌ സാവേരി 
യിലാക്കി പാടിയിരുന്നതിനായിരുന്നു പ്രചാരം. ഹരിദാസ്‌ അതിനെ 
സാരമതിയില്‍ പ്രയോഗിച്ചു. “മോക്ഷമൃഗളദ്‌യുടെ പ്രലോഭനം ഇതി 
നുപിന്നിലുണ്ട്‌. സാരമതിയില്‍ പരീക്ഷിച്ച അതേ ഭാഗം രേവതിയിലും 
ഹരിദാസ്‌ സഫലമാക്കി. വേദാദിപാഠം എന്നഭാഗം വേദോച്ചാരണ ശൈ 
ലിയിലാക്കിയതും സ്വീകരിയ്ക്കപ്പെട്ടു. 

3, രുഗ്മാംഗദ ചരിതത്തില്‍ “സാകേതത്തെ സംതൃജിയ്ക്കാം' എന്നത്‌ 


ആഗസ്ററ്‌ 2004 ൦ 381 


സുരുട്ടിയായിരുന്നു നടപ്പ്‌. അത്‌ ഹിന്ദോളത്തിലും പാടിപ്പോന്നിരുന്നു. 
വെണ്‍മണി അത്‌ കല്യാണവസന്തത്തിലേയ്ക്ക്‌ മാറ്റി. ഭക്തിയും കരു 
ണവുമായി യാചനയുടെ ഭാവം വരാന്‍ ഈ മാറ്റം പര്യാപ്തമാവുന്നു. 

4. ദുര്യോധനവധത്തില്‍ പാര്‍ഷതി മമസഖി കുറിഞ്ചി രാഗത്തില്‍ 
പാടിയിരുന്നു. ഇതില്‍ “സര്‍വ്വചരാചര' എന്നഭാഗം പീലുരാഗത്തിലാ 
ക്കി. ഖരഹര പ്രിയയുടെ ഇന്യരാഗമാണ്‌ പീലു. 

5. കൈവരും കാമിതവും കാമിനിരത്നമേ (ദുര്യോധനവധം) കുറി 
ഞ്ചി സിന്ധുകാപ്പിയിലേയ്ക്ക്‌ മാറ്റി. ഇഗദോദ്ധാരണ എന്ന കൃതിയുടെ 
പകര്‍പ്പുതന്നെ. അതിരാവിലെ വരുന്ന വേഷത്തിന്‌ അനുയോജ്യമായ 
പശ്ചാത്തലം ഭക്തിയാണെന്നാണ്‌ അതിലെ യുക്തി. പ്രേക്ഷകരിലും 
ഭക്തിഭാവം വരും. ഈ രാഗമാറ്റം സംഗീതത്തിനും വേഷത്തിനും പോ 
റല്‍ ഏല്പിയ്ക്കുന്നുമില്ല. 

6 കുചേലവൃത്തത്തിലെ “ഇന്ധനസമ്പാദനം' ബന്ധംവിനാവൃഷ്ടി 
യും ആദ്യം ശങ്കരാഭരണത്തിലും പിന്നീട്‌ ഹിന്ദോളത്തിലുമായിരുന്നു. 
നമ്പീശന്‍ അത്‌ വസന്തയാക്കി മാറ്റി. വെണ്‍മണി അവിടെ അമൃത 
വര്‍ഷിണി രാഗം കൊണ്ടുവന്നു. മഴയുടെ അന്തരീക്ഷസൃഷ്ടിയ്ക്ക്‌ അ 
നുയോജ്യമാണെന്ന സാംഗത്യം ഇവിടെ പരിഗണിയ്ക്കാം. ചിലര്‍ അനു 
ഭവമായി പറഞ്ഞുവെങ്കിലും ചാരിതാര്‍ത്ഥ്യം തോന്നാത്തതിനാല്‍ അത്‌ 
ഉപേക്ഷിച്ചു. 

7. സാമ്യമകന്നൊരുദ്യാനം പന്തുവരാളിയില്‍ പാടിയിരുന്നത്‌ പൂര്‍ 
വുകല്യാണിയില്‍ കുറുപ്പ്‌ പാടിയിരുന്നു. കാദ്രവേയകുലതിലകയും കു 
റുപ്പ്‌ പൂര്‍വ്വകല്യാണിയില്‍ പാടിയിട്ടുണ്ട്‌. ആര്‍ദ്രഭാവം വരുമെന്നതിനാല്‍ 
വെണ്‍മണിയും ഇതു പാടാറുണ്ട്‌. 

8. നളചരിതത്തിലെ ഹന്തഹംസമേ - നീലാംബരിയില്‍ നിന്ന്‌ ജോണ്‍ 
പുരിയിലേയ്ക്കുമാറ്റി. വാഗധീശ്വരിരാഗത്തിലും വെണ്‍മണി ഇത്‌ പാ 
ടിയിട്ടുണ്ട. 

9. കുചേലവൃത്തത്തിന്റെ അവസാനഭാഗത്ത്‌ “എന്തൊരു ചിത്രമി 
ദം" - ഇവിടെ കാവടിച്ചിന്ത്‌ പ്രയോഗിച്ചു. കംസവധത്തില്‍ ആനക്കാര 
പദത്തിനും ഇതുപതിവുണ്ട്‌. 

10. മൂന്നാം ദിവസത്തില്‍ 'സ്വൈരവചനം എന്ന പദത്തില്‍ ശ്യാമ 
യുടെ മേല്‍സ്ഥായി സഞ്ചാരവും ഹരിദാസിന്റെ പ്രത്യേകതയാവുന്നു. 

അനുയോജ്യമായ രാഗമാറ്റങ്ങളെ ഹരിദാസിന്റെതായി നടപ്പില്‍ വന്നി 
ട്ടുള്ളൂു. നാലില്‍ നളന്റെ ഭൈരവിയിലും കോട്ടയം കഥകളിലും വെണ്‍ 
മണി സ്പര്‍ശിച്ചിട്ടില്ല. ധീരോദാത്തനായ നളന്റെ ഭാവത്തിന്‌ ദൈരവി 
തന്നെയാണ്‌ അനുയോജ്യമെന്ന്‌ ഹരിദാസ്‌ പറയുന്നു. ഉണ്ണികൃഷ്ണ 
ക്കുറുപ്പ്‌ അത്‌ കാനഡയിലാക്കിയതിനെക്കുറിച്ച്‌ ഹരിദാസ്‌ മനിയാ 
കും. കല്യാണസനഗന്ധികത്തില്‍ “ബാലതകൊണ്ടു....” നമ്പീശന്‍ പന്തു 
വരാളിയില്‍ നിന്ന്‌ വസന്തയിലേയ്ക്ക്‌ മാറ്റിയതിനെ നടപ്പുള്ള കോട്ടയം 
കഥ കല്യാണ സഗന്ധികമാണെന്ന്‌ ഹരിദാസ്‌ പറയും. കിര്‍മ്മീരവധം 
(ലളിതയുടെ), കണ്ടാലതിമോദം എന്ന പദത്തിലെ കുരവകതരുനിരക 
ളില്‍ നിന്നു എന്ന ചരണം കാംബോജിമാറ്റി കാനഡയാക്കി കുറുപ്പ്‌ 
പാടിക്കേട്ടിട്ടുണ്ട്‌. ഈ പൂര്‍വ്വ മാതൃകകള്‍ ഹരിദാസിന്‌ രാഗമാറ്റത്തി 
നുള്ള ധൈര്യമേകുന്നു. തമിഴ്‌നാട്ടില്‍ ലഭിയ്ക്കുന്ന ചില അരങ്ങുകളി 
ലാണ്‌ ഈ രാഗമാറ്റം താന്‍ ആദ്യമായി പരീക്ഷിയ്ക്കുക എന്ന്‌ ഹരിദാ 
സ്‌ പറയുന്നു. അവിടെ ആസ്വാദകര്‍ വിരളമാവും. 

കേരളത്തിലെ ഇതരകഥകളിലപ്പാട്ടുകാരില്‍ കാണാത്തതും ഹരി 
ദാസില്‍ മാത്രം ഉള്ളടങ്ങിയതുമായ ആലാപനരീതിയുടെ സവിശേഷ 
തകളിലൊന്ന്‌ അതിലെ വിരാമ അനുഭവമാണ്‌. പദത്തില്‍ കാണുന്ന 
ഈ വിരാമപശ്ചാത്തലം ഹരിദാസിന്റെ പാട്ടിന്‌ പ്രത്യേക തേജസ്സ്‌ നല്‍ 
കുന്നു. ചിലര്‍ വട്ടം തട്ടുന്ന സമയത്ത്‌ പാടി എവിടെയെങ്കിലും അവ 
സാനിപ്പിയ്ക്കും. അത്‌ ശിങ്കിടിയെ വിഷമിപ്പിയ്ക്കുന്നു. ഏതിനും ആ 
രോഹണവരോഹണ ക്രമമുണ്ട്‌. അവസാനിപ്പിയ്ക്കേണ്ട സ്ഥലത്ത്‌ ആ 
അവസ്ഥ സംജാതമാക്കേണ്ടത്‌ ഗായകന്റെ കര്‍ത്തവ്യമാകുന്നു. ഇനങ്ങള്‍ 


മലയാളം ഓണപ്പതിപ്പ്‌ 


പാട്ടുകാരനെ ഉള്‍ക്കൊള്ളുന്നതിലെ ഒരു ഘടകമായും ഇതിനെ കു 
ണാം. മുന്നാം ദിവസത്തിലെ “ഘോരവിപിനം' (കല്യാണി) പാടി അല്ല 
സാനിപ്പിയ്ക്കുന്പോള്‍ സ്വരം കീഴ്ഷഡ്ഇത്തില്‍ നിര്‍ത്തി പുതിയ 
അനുഭവം ഹരിദാസ്‌ സ്വരൂപിയ്ക്കുന്നുണ്ട്‌. . 
കഥകളിയിലെ മികച്ച വേഷക്കാരുടെ അംഗീകാരത്തിന്‌ ഹരിദാസ്സി 


ന്റെ പാട്ട്‌ വിധേയപ്പെട്ടിട്ടുണ്ട്‌. ഒരു വേഷക്കാരന്‍ ഗായകനെ ആസ്മ 


യ്ക്കുന്നുണ്ടോ? അഥവാ നടനില്‍ എത്രമാത്രം സംഗീതബോധയമുണ്ട്‌. 


മനനകലയായ കഥകളിയില്‍ കഥാപാത്രത്തെ ചലിപ്പിയ്ക്കുന്നത്‌ സ, . 


ഗീതമാണ്‌. കഥകളിപ്പാട്ടുകാര്‍ വേഷക്കാരനുനല്‍കുന്ന അരങ്ങനുഭവം 
എന്താണ്‌? അവരുടെ വൈകാരികാവസ്ഥ പാട്ടുമായി ബന്ധപ്പെട്ടു കി 
ടക്കുന്നില്ലേ? വെണ്‍മണിയ്ക്ക്‌ വേഷക്കാരില്‍ നിന്ന്‌ അംഗീകാരത്തി 
ന്റെതായ അനുഭവങ്ങള്‍ ധാരാളം ഉണ്ടായിട്ടുണ്ട്‌. കലാമണ്ഡലം കൃ 
ഷ്ണന്‍നായര്‍ മാര്‍ഗ്ഗിയില്‍ ജനകതവദര്‍ശനാല്‍ (കാലകേയവധം 
ചൊല്ലിയാടിയ്ക്കുകയാണ്‌. ഹരിദാസ്‌ പാടുന്നു. ജനകാ എന്ന സം 
ബോധന വൈകാരികമായപ്പോള്‍ കൃഷ്ണന്‍നായര്‍ കളരിയാണെന്ന്‌ 
മറന്ന്‌ മുണ്ടിന്റെ കോന്തലകൊണ്ട്‌ കണ്ണുതുടച്ചതും വികാരാധീനനായ 
തും കലാജീവിതത്തിലെ അവിസ്മരണീയ മുഹൂര്‍ത്തമായി ഹരിദാസ്‌ 
പറയും. താന്‍ ഏതൊരുത്തനെന്നു ചിന്ത (രണ്ടാംദിവസം) താന്‍ ഏതൊ 
രുത്തന്‍ എന്ന്‌ അര്‍ത്ഥം വരുന്ന രീതിയില്‍ ഹരിദാസ്‌ പാടിയതിനെ 
നീ ആര്‍ എന്ന്‌ നീ ചിന്തിയ്ക്ക്‌ എന്ന്‌ വ്യാഖ്യാനിച്ച്‌ പൂരിപ്പിച്ച കൃഷ്ണ 
നായരും ഹരിദാസിന്റെ നയനപഥത്തിലുണ്ട്‌. നളചരിതത്തിലെ ദുത്രം 
ഗം. ഹേ മഹാനുഭാവ ഗംഗാധരന്‍ പഠിപ്പിച്ച അതേ മാര്‍ഗ്ഗത്തില്‍ മ 
യന്തിയുടെ വൈകാരികാവസ്ഥയ്ക്കിണങ്ങുന്നരീതിയില്‍ പാടിയപ്പോള്‍ 
അണിയറയില്‍ കോട്ടയ്ക്കല്‍ ശിവരാമന്‍ അഭിനന്ദിയ്ക്കുകയുണ്ടായി. 
കലാമണ്ഡലം രാമന്‍കുട്ടിനായര്‍ക്കു പാടുമ്പോള്‍ വെണ്‍മണി ഹരിദു 
സിന്‌ ഇന്നും പരിഭ്രമമുണ്ടെന്നു തോന്നും. കലാമണ്ഡലത്തില്‍ പഠി 
യ്ക്കുന്ന കാലത്തുള്ള പേടിയാര്‍ന്ന ബഹുമാനം കാരണമാവാം. രാമന്‍ 
കുട്ടിനായര്‍ ഹരിദാസിനെ “തിരിഞ്ഞുനോക്കി യിട്ടുണ്ട്‌: ഹരിദാസിന്റെ 
അമിത സംഗീതത്തെക്കുറിച്ച്‌ രാമന്‍കൂട്ടിനായര്‍ പണ്ടേ സൂചിപ്പിച്ചിടട 
ണ്ട്‌. എവിടെപ്പോയി സംഗീതം, സ്വര്‍ഗ്ഗലോകത്തോ? ഇവിടെ ചിലതു 


- നടക്കുന്നുണ്ട്‌ എന്ന്‌ രാമന്‍കുട്ടി നായര്‍ ഹരിദാസിനെ ഓര്‍മിപ്പിച്ചിരു 


ന്നു. രാമന്‍കുട്ടിനായരുടെ കാലകേയവധത്തിന്‌ പാടാന്‍ ആശങ്കപ്പെ 
ട്ടിരുന്ന ഹരിദാസിനെ അദ്ദേഹം ചിട്ട തെറ്റാതെ പാടിയാല്‍ മതി എന്ന്‌ 
ധൈര്യപ്പെടുത്തിയ കഥയുണ്ട്‌. കഥകളി സംഗീതത്തിലും മേളത്തിലും 
ചിട്ടതെറ്റിയാല്‍ കലാമണ്ഡലം പത്മനാഭന്‍നായര്‍ക്ക്‌ അത്‌ അലോസ 
രമുണ്ടാക്കും. അത്‌ ശ്രദ്ധിയ്ക്കുകയും ശാസിയ്ക്കുകയും ചെയ്യുന്ന പത്മ 
നാഭൻ നായര്‍ ഹരിദാസിന്റെ രാഗമാറ്റത്തെ വിലയിരുത്തി പുതിയ അ 
നുഭവമായി പ്രകീര്‍ത്തിയ്ക്കുകയുണ്ടായി. സന്താന ഗോപാലത്തില്‍ 
ബ്രാഹ്മണന്റെ ഒരു പദം സാവേരിയില്‍ നിന്ന്‌ കുന്ദളവരാളിയാക്കിയ 
താണ്‌ പത്മനാഭന്‍നായര്‍ക്ക്‌ സമ്മതമായത്‌. മാങ്കുളത്തിനും ഹരി 
സിന്റെ സംഗീതം ഇഷ്ടമായിരുന്നു. “ ഒന്നുകൂടി പാടിക്കേ, അസ്സലാ 
യി, ഞാന്‍ ചീത്തപറയും കേട്ടോ, ഒക്കെ കേട്ടോളണം' എന്നുള്ള മാജു 
ഉത്തിന്റെ സംസാരവും ഹരിദാസ്‌ ഓര്‍മ്മിയ്ക്കുന്നു. നേരിട്ട്‌ പ്രകീര്‍ത്തി 
യ്ക്കുന്ന ആളല്ല എങ്കില്‍പ്പോലും കലാമണ്ഡലം കൃഷ്ണന്‍കുട്ടിപ്പൊ 


തുവാള്‍ക്കും ഹരിദാസിനെ പഥ്യമായിരുന്നു. തന്റെ കഥകളി സംഘ, 


ത്തില്‍ അദ്ദേഹം ഹരിദാസിനെചേര്‍ത്തു. ഹരിദാസ്‌ ദര്‍പ്പണയ്ക്കു ഫേ 
യതിനെക്കുറിച്ച്‌ പൊതുവാള്‍ ചേദിച്ചിട്ടുണ്ട്‌. പൊതുവാള്‍, തന്റെ 'ആ 
ഷ്ടപദിയാട്ട'ത്തില്‍ ഹരിദാസിനെക്കൊണ്ട്‌ പാടിപ്പിയ്ക്കണമെന്ന്‌ ആ 
ഗ്രഹിച്ചിരുന്നു. 
ആര്‍ക്കെല്ലാം ശിങ്കിടി പാടുമ്പോഴാണ്‌ ഹരിദാസിലെ ഗായമവ്യര്‍ു 
സ്തൃത അനുഭവപ്പെടുന്നത്‌? ഹരിദാസിനു യോജിച്ച ശിങ്കിടി ആരാണ്‌ 
ഏറ്റവും അധികം സംഗീതമുള്ളവര്‍ക്കൊപ്പം പാടിപ്പതിഞ്ഞതിനുശേഷ്ം 
(നമ്പീശന്‍. കുറുപ്പ്‌. ഗംഗാധരന്‍) ഹരിദാസ്‌ സമകാലികര്‍ക്കൊപ്പം പീ 


ആഗസ്ററ്‌ 2004 » 152 


ഒ. നമ്പീശന്റെ ശബ്ദത്തിനൊപ്പം ശബ്ദം വരിക അസാധ്യമെന്നും ഹരി 
ദാസ്‌ പറയും. കലാനിലയം രാജീവന്‍, ബാബുനമ്പുതിരി. മധു. കലാമ 
ണ്ഡലം കൃഷ്ണന്‍കുട്ടി, വിനോദ്‌, ഹരീഷ്‌നമ്പുതിരി എന്നിവര്‍ ഹരി 
ദാസിനൊപ്പം ശിങ്കിടി പാടി യോജിപ്പുപ്രകടിപ്പിച്ചവരാണ്‌. 

ഒരു ഗായകന്റെ ബാണിയുമായി ബന്ധപ്പെട്ടകാലത്ത്‌ മറ്റൊരു ഗാ 
യകന്‍ വരവേല്‍ക്കപ്പെടുന്നതും കഥകളി സംഗീതത്തിലെ വര്‍ത്തമാന 
ക്കാഴ്ചയാകുന്നു. ഉണ്ണികൃഷ്ണക്കുറുപ്പോ എന്ന സന്ദേഹമുണര്‍ത്തി 
പാലനാട്‌ ദിവാകരന്‍ അരങ്ങിലെത്തി. പാടുന്നയാള്‍ക്ക്‌ ഗുരുനാഥനോ 
ട്‌ ആരാധനതോന്നണം. ആ മാര്‍ഗ്ഗത്തിന്റെ വ്യാകരണത്തില്‍ നിന്നു 
കൊണ്ട്‌ പുതിയ പഥങ്ങളിലൂടെയാകണം ശിഷ്യന്റെ യാത്ര. ജി.എന്‍. 
ദേശികനെ കേള്‍ക്കുമ്പോള്‍ മധുരെമണി അയ്യരാണെന്നുതോന്നും. ടി. 
വി. ശങ്കരനാരായണന്‍ ഇതില്‍ നിന്നും വ്ൃത്യസ്തനാവുന്നു. ഗംഗാധര 
നെയോ നമ്പീശനെയോ കുറുപ്പിനെയോ അനുധാവനം ചെയ്യാന്‍ ഹരി 
ദാസ്‌ ശ്രമിച്ചില്ല. എങ്കിലും ഇവരില്‍നിന്നും സ്വാംശീകരിച്ച അംശങ്ങളു 


സംഭാഷണത്തിനിടയില്‍ 


ടെ ആകത്തുക വെണ്‍മണിയുടെ പാട്ടിലുണ്ട്‌. അദ്ദേഹം അതു നിഷേ 
ധിയ്ക്കുന്നുമില്ല. 

എന്നിട്ടും വെണ്‍മണി ഹരിദാസ്‌ കലാനിരൂപകരുടെ സജീവ പരി 
ഗണനയില്‍ വന്നില്ല. തിരസ്‌ക്കരിയ്ക്കപ്പെടാന്‍ മാത്രം ദുസ്വാധീനങ്ങ 
ളും അസ്വാധീനങ്ങളും ഹരിദാസിന്റെ പാട്ടില്‍ ഏതേതെല്ലാം അളവില്‍ 
സമ്മേളിച്ചിരിയ്ക്കുന്നു എന്നതും അവരുടെ ശ്രദ്ധയില്‍പെട്ടില്ല. രുഗ്മി 
ണി സ്വയംവരത്തിലെ ഒരു പദം ദിജാവന്തിയില്‍ പാടിക്കേട്ടപ്പോള്‍ 
തന്റെ കയ്യില്‍ നല്ലൊരു ദിജ്ാവന്തിയുണ്ട്‌, പക്ഷേ അത്‌ കഥകളിയ്ക്കു 
വേണ്ട” എന്ന്‌ കലാനിരൂപകനായിരുന്ന വി.എസ്‌.എന്‍. പറഞ്ഞത്‌ ഹരി 
ദാസ്‌ ഓര്‍മ്മിയ്ക്കുന്നു. ദിജ്ാവന്തി ഒരു പ്രത്യേക ചട്ടക്കുട്ടിലാണ്‌ കഥ 
കളിയില്‍ പാടുന്നത്‌. മറിമാന്‍കണ്ണി കര്‍ണ്ണാടക സംഗീതത്തിലെ ദിജാ 
വന്തിയുടെ ഭാവം മുഴുവന്‍ നല്‍കി പാടിയാല്‍ ഫലിയ്ക്കുകയില്ല 
എന്നൊരു പാഠവും ഇതിനു പിന്നിലുണ്ട്‌. സോപാന ഗായകന്‍ കൂടി 
യായിരുന്ന പല്ലാവൂര്‍ കുഞ്ഞുക്കുട്ടമാരാര്‍, മരിയ്ക്കുന്നതിനു മാസങ്ങള്‍ 
ക്കുമുമ്പ്‌, ചാനലില്‍ ഹരിദാസിന്റെ പാട്ടുകേട്ട്‌ പല്ലശ്നനയില്‍ വച്ചുപാ 
കേട്ടതിന്റെ അനുഭവം ഓര്‍മ്മിച്ചുകൊണ്ട്‌ ടെലിഫോണ്‍ ചെയ്തതും അഭി 


നന്ദിച്ചതും ആത്മകലയുടെ നിരുപണമായി ഹരിദാസ്‌ ചുണ്ടിക്കാണി 
യ്ക്കുന്നു. ആരാണ്‌ ഹരിദാസിന്റെ യഥാര്‍ത്ഥ നിരൂപകന്‍? എന്നിലുള്ള 
നിരുപകനെ കഴിഞ്ഞേ എന്നെ മറ്റൊരു കഥകളി നിരൂപകന്‌ കിട്ടുക 
യുള്ളൂ എന്ന്‌ ഹരിദാസ്‌ പറയും. കഥകളിനിരുപകര്‍ക്കുമതേ ഒന്നില 
ധികം പാട്ടുകാരെ സദൃശതയുടെ പേരില്‍ സ്ഥാപിയ്ക്കേണ്ടിവരുമ്പോള്‍ 
ആസ്വാദനത്തിന്റെതായ പക്ഷപാതങ്ങള്‍ സ്വാഭാവികമാണ്‌. വേണ്ടത്ര 
വിലയിരുത്തപ്പെടാതെ പോയ പാട്ടുകാരനായി ഹരിദാസ്‌ പിന്നണി 
യില്‍ നില്‍ക്കുന്നു. രണ്ടരപതിറ്റാണ്ടായി തിരുവനന്തപുരത്ത്‌ താമസി 
യക്കുന്നു എങ്കിലും തലസ്ഥാനത്തെ സാംസ്ക്കാരികക്കുട്ടായ്മയില്‍ നി 
ന്നെല്ലാം അദ്ദേഹം ഒഴിഞ്ഞു നില്‍ക്കുന്നു. നേടാമായിരുന്ന പലതിനു 
നേരേയും അദ്ദേഹം അലംഭാവം കാണിച്ചു. ഇതൊരിയ്ക്കലും അഹ 
കാരമാകുന്നില്ല. ഹരിദാസിലെ വിനയശാലിയായ ഗായകനെക്കുറിച്ച്‌ 
അറിഞ്ഞവര്‍ക്ക്‌ ഈയൊരു നിഗമനത്തില്‍ എത്താവുന്നതേയുള്ളൂ. ഇരു 
പത്തിനാലുകൊല്ലം ഒരേ സ്ഥലത്ത്‌ വാടകയ്ക്കു താമസിച്ചു എന്നതു 
. , തന്നെ ഹരിദാസിന്റെ ജീവിതാദര്‍ശത്തിന്റെ ഉദാ 
: ഹരണമായി എടുത്തുകാണിയ്ക്കാം. കഥകളി 
മുഴുവനായി മാറിയിരിയ്ക്കുന്നു. വേഷക്കാരനും 
മേളക്കാരനും സൌന്ദര്യാത്മകമായ സ്വാതന്ത്യം 
എടുക്കാം. അവരുടെ അനനചിത്യങ്ങളെല്ലാം 
കലാധിഷ്ഠിതമായി ന്യായീകരിയ്ക്കപ്പെടുന്നു. 
കഥകളിപ്പാട്ടുകാര്‍ക്കാണ്‌ ശകാരം മുഴുവന്‍. 
സോപാനരഹിതമാക്കി, രാഗം മാറ്റിപ്പാടി, സം 
ഗീതം അതിക്രമിച്ചു എന്നിങ്ങനെ ഗായകര്‍ വി 
മര്‍ശനവിധേയരാവുന്നു. വെണ്‍മണി ഹരിദാ 
സിന്റെ പാട്ടിലും അസ്വീകാര്യത കാണുന്നവരു 
ണ്ട്‌. കേരളത്തില്‍ ഇന്ന്‌ ജീവിച്ചിരിപ്പുള്ള കഥ 
കളി ഗായകര്‍ക്ക്‌ തേടാനായതില്‍ കൂടുതല്‍ സം 
ഗീതബന്ധം വെണ്‍മണിയ്ക്ക്‌ ലഭിച്ചിട്ടുണ്ട്‌. 
അദ്ദേഹമത്‌ ദുരുപയോഗപ്പെടുത്താതെ സര്‍ 
ഗ്ഗാത്മകമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്‌. 
എന്നിട്ടും സാംസ്‌ക്കാരിക സ്ഥാപനങ്ങള്‍ ഈ 
പാട്ടുകാരനെ തിരിച്ചറിഞ്ഞില്ല. കഥകളി സഹൃ 
 ദയര്‍ക്കിടയില്‍ വെണ്‍മണി ഹരിദാസിന്റെ പാ 
ട്ടിന്‌ ഇന്നും പ്രസക്തിയുണ്ട്‌. 

പട്ടാമ്പിയ്ക്കടുത്ത്‌ ഞാങ്ങാട്ടിരിയില്‍ പാടി 
യതിനുശേഷം ഹരിദാസ്‌ രോഗാതുരനായി. 
2004- ആഗസ്റ്റ്‌ 5-ന്‌ അദ്ദേഹം ഗുരുവായൂരില്‍ 
വീണ്ടും നാദാര്‍ച്ചനയ്ക്കെത്തി. കലാജീവിത്തിന്റെ രണ്ടാമൂഴം. അന്ന 
ദ്ദേഹം “നാഥാഭവല്‍ച്ചരണ്‌ എന്ന പേരില്‍ തെരഞ്ഞെടുത്ത കഥകളി 
യിലെ അനശ്വരപദങ്ങള്‍ ഉള്‍ക്കൊള്ളുന്ന സി.ഡി.യും പുറത്തിറക്കി. 
വിദൂരങ്ങളിലിയ്ക്കുന്നവര്‍ക്കുവേണ്ടി. തന്റെ സംഗീതം മറ്റൊന്നിന്റെ 
പകര്‍പ്പാവരുതെന്ന്‌ ഹരിദാസ്‌ എപ്പോഴും നിഷ്കര്‍ഷിച്ചു. ആ നിര്‍ബ 
ന്ധത്തിനു മേല്‍ ചില ഉപാധികളും വച്ചു. അരങ്ങന്വേഷിച്ചുചെല്ലാതെ. 
മാധ്യമങ്ങളുമായി നിരന്തരം സമ്പര്‍ക്കപ്പെടാതെ വന്നു ചേരുന്നത്‌ സ്വീ 
കരിച്ചുകൊണ്ടുള്ള സംഗീതസപര്യ. “ഇക്കാലമഗ്രഗണ്യന്‍' എന്ന്‌ ഹരി 
ദാസ്‌ ആവര്‍ത്തിച്ചുപാടാറില്ല. സംഗീതത്തിന്റെ സത്തയറിയാവുന്ന ന്യൂ 
നപക്ഷസമൂഹത്തില്‍ തനിയ്ക്കുള്ള ഇളക്കം തട്ടാത്ത ഇരപ്പിടത്തെപ്പറ്റി 
വെണ്‍മണി ഹരിദാസിന്‌ അറിയാം. ആഗ്രഹങ്ങള്‍ ഇല്ലാത്തതിനാല്‍ 
ഹരിദാസിന്‌ മോഹദഭംഗങ്ങളില്ല. അതിനാല്‍ത്തന്നെ ആ സംഗീതത്തി 
ന്‌ തളര്‍ച്ചയുമില്ല. അതൊരിയ്ക്കലും നിശ്വലമായിട്ടില്ല. ഓരോ അര 
ങ്ങിലും വ്യത്യസ്തതയ്ക്കായി ഹരിദാസ്‌ ആലോചിയ്ക്കുന്നു. “അതിമൃ 
ദുവചനങ്ങള്‍ മതിയാവുമോ കേട്ടാല്‍” എന്ന്‌ സഹൃദയസമുഹം ഹരി 
ദാസിന്റെ സംഗീതത്തിന്റെ വിധികര്‍ത്താക്കളുമാകുന്നു. അ 


മലയാളം ഓണപ്പ തി പ്പ്‌ 


ആഗസ്ററ്‌ 2004 ൦ 153 


. ലയാളം ഓണ പതിപ്പ്‌ 
ആഗസ്ററ്‌ 2004 ൭: 


റഷ്യയിലെ ഏററവും 
പ്രശസ്ത ഡോകടര്‍ - 


എഴുത്തുകാരനായിരുന്ന 


ണ്‍ പാവ്ലോവിച്ച്‌ 


ചെക്കോവ്‌ മരിച്ചിട്ട്‌ 
ലെ 


പതിനഞ്ചാം തീയതി 


നൂറുകൊല്ലം തികഞ്ഞു. - 


വൈദ്യന്‌ വാക്കു 
വഴങ്ങുമെകില്‍ 

അവനാധും സത്യ 
മഹാരഹിതയകാരനാകാന്‍ 


പററുക. 


വാ BE റു 


വന്ഥലത്തുള്ള ഒരു ചെറിയ ഹോട്ടലില്‍ ആന്റണ്‍ 
ചെക്കോവ്‌ ഭാര്യ ദാഥീഗനിപ്പറിനോടൊപ്പം കഴിയുകയായിരുന്നു. ക്ഷ 
യരോഗ്‌ചികിത്സയക്കുവന്ന അദ്ദേഹം ചുമച്ച്‌ ചുമച്ച്‌ രക്തം തുപ്പി മരി 
ക്കുകയായിരുന്നു. സര്‍വ്വ ദഃഖങ്ങളും എപ്പോഴും മറന്ന്‌ നര്‍മ്മം പറ 
യാന്‍ കഴിവുണ്ടായിരുന്ന ആന്റണ്‍ ചെക്കോവ്‌ അന്നും ഒരു തമാശക്കഥ 
ഓര്‍ഗയക്കു പറഞ്ഞുകൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോള്‍ തീരെ ക്ഷീ 
ണിതനായി ഓള്‍ഗയോട്‌ ആവശ്യപ്പെട്ടു ഏതെങ്കിലും ഒരു ഡോക്ടറെ 
വിളിച്ച; കൊണ്ടുവരുവാന്‍. 
ഓര്‍ഗ ഡോ. ഷോവൊററെ {Dr. Schwohrer) തിരക്കിട്ട്‌ വിളി 
പുകൊണ്ടുവന്നപ്പോള്‍ രാത്രി ഏകദേശം ഒന്നരയായി. ചെക്കോ 
വ്‌ വിയര്‍ത്തൊലിക്കുന്നതുകാരണം തണുപ്പായിരുന്നെങ്കിലും ജന 
ലൊക്കെ തുറന്നിട്ടിരീക്കുകയായിരുന്നു. ഡോക്ടര്‍ വന്നപ്പോള്‍ ക 
ട്ടിലില്‍ മെല്ലെ ചാഞ്ഞിരുന്ന്‌ ചെക്കോവ്‌ പറഞ്ഞു “ഞാന്‍ മരിക്കുക 
യാണ്‌.” ി 
മരുന്നു കുത്തിവച്ചിട്ടും ശ്വാസം മുട്ടലും. നെഞ്ചിടിപ്പു കുറയാത്ത 
തുകൊണ്ട്‌ നഴ്‌സിനോട്‌ ഡോക്ടര്‍ പാഞ്ഞു ഓക്‌സിജന്‍ കൊണ്ടു 


വരാന്‍. ചെക്കോവ്‌ മെല്ലെ ചൊല്ലി. “ഗുണമൊന്നുമുണ്ടാവില്ല ഡോ | 


ക്ടര്‍. അതുകൊണ്ടുവരുമ്പൊഴേക്കും ഞാന്‍ മരിച്ചിരിക്കും”. ഒരു 
നിമിഷം ആലോചിച്ചിട്ട്‌ ഡോക്ടര്‍ നഴ്‌സിനോടു പറഞ്ഞു ഹോട്ട 
ലില്‍ നിന്ന്‌ ഒരു കുപ്പി ഷാമ്പെയിന്‍ കൊണ്ടുവരാന്‍. ഒരു ഗ്ലാ 


സ്സില്‍ പകര്‍ന്ന ഷാമ്പെയിന്‍ മൊത്തിക്കുടിച്ചുകൊണ്ട്‌ ചെക്കോവ്‌ 


ഓള്‍ഗയോടു പറഞ്ഞു. എത്രനാളായി ഞാന്‍ ഷാമ്പെയിന്‍ കൂടി 
ചവിട്ട്‌? ഗ്ലാസ്സു മുഴുവന്‍ കാലിയാക്കി ചെക്കോവ്‌ ഇടത്തോട്ട്‌ ചരിഞ്ഞു 
കടന്നു. 

ആ മുറിയില്‍ ഒരു കറുത്ത വണ്ട്‌ കയറിഞാന്നുകിടന്ന ഇല 
കരട്ടി ക്ലൈറ്റിലും ഇനല്‍ പാളികളിലും തട്ടി പുറത്തുപോകാനാവാതെ 
ഒച്ചയോടെ പറക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോള്‍ പെട്ടെന്ന്‌ 
ഷാന്വെയിന്‍ കുപ്പിയുടെ കോര്‍ക്ക്‌ വെടിപൊട്ടുന്നപോലെ തെറിച്ചു 
പോയി മദ്യം നുരഞ്ഞു പതഞ്ഞു കുപ്പിയ്ക്കു പുറത്തേക്കു ഒഴുകി. 
ആ നിമിഷം തന്നെ വണ്ടു തുറന്നു കിടന്ന ജനലിലൂടെ പുറത്തേക്കു 
പറന്നുപോയി. ആന്റണിന്റെ ശ്വാസം അപ്പോഴേക്കും നിലച്ചിട്ടുണ്ടാ 
യിരുന്നു. (1904 - ജുലൈ 15 പുലര്‍ച്ചെ മൂന്നുമണി). ഓള്‍ഗയ്ക്കു 
തോന്നി അപ്പോള്‍ ആ മുറിയില്‍ ചെക്കോവിനു ചുറ്റും സൌന്ദര്യ 
വും. സമാധാനവും മരണത്തിന്റെ പ്രഡിയും മാത്രമേയുണ്ടായി 
രുന്നുള്ളു എന്ന്‌. കഷ്ടിച്ച്‌ 44 വയസ്സില്‍ മരിച്ച ആന്റണ്‍ ചെക്കോവി 


ലയാളം ഓണപ്പ തി പ്പ്‌ 


അനത്യശയ്യയില്‍ ചെക്കോവിനു 
സരന്ദദ്യവും സമാധാനവും 
ന്റെ (്രാഡയും മാത്രമേയുണ്ടാ 


മകകള മകമ കമ ശക മലാ 


ന്റെ അന്ത്യത്തിന്റെ കഥ ഒരു ചെക്കോവിയന്‍ കഥപോലെ ഹൃദ 
ഹാരിയാണ്‌. 


വൈദ്യം വധു, സാഹിത്യം കാമുകി 


ഉക്രൈനിലുള്ള തഗല്‍റോഗിലെ ഒരു പലചരക്കുകച്ചവടക്കാരനാ 
യിരുന്ന പാവേല്‍ യെഗോറിവിച്ചിന്റെ ആറുമക്കളില്‍ മുന്നാമത്തവ 
നായിരുന്നു ആന്റണ്‍ ചെക്കോവ്‌. അപ്പൂപ്പന്‍ ഒരു ജയി ആയിര 
ന്നെങ്കിലും അച്ഛന്‍ ഒരു തുക്കടാകച്ചവടക്കാരനായിരുന്ന്‌ കൊ 


ആഗസ്ററ്‌ 2004൦ 155 


ച്ചുന്നാളിലേ പിള്ളാരൊക്കെ കടയില്‍ എടുത്തുകൊടുപ്പുകാരായിരുന്നു. 

“അന്തോഷ്‌ പഠിപ്പില്‍ മാത്രമല്ല മിടുക്കുകാണിച്ചത്‌. കടയില്‍ വന്ന 
പാവങ്ങളുടേയും ഇടത്തരക്കാരുടേയും കള്ളുകുടിയന്മാരുടേയും കുത്ത 
ച്ചികളുടേയും. ശുദ്ധന്മാരുടേയും കിറുക്കന്മാരുടേയും ഒക്കെ കഥകളും 
കഥപറച്ചിലുകളും ജീവിതവുമൊക്കെ കണ്ടുപഠിക്കാനും കൂടി മിടുക്ക 
നായിരുന്നു. താന്‍ കേട്ട കഥകള്‍ പറഞ്ഞുകൊടുത്തും. കണ്ട ആളു 
കളെ അനുകരിച്ചും സഹപാഠികളെ ചിരിപ്പിക്കാന്‍ “അന്തോഷ്‌'യ്ക്കു 
അറിയാമായിരുന്നു. അവര്‍ അതിനുവേണ്ടികാത്തിരിക്കുമായിരുന്നു. 
സ്‌കൂള്‍ അടച്ചാല്‍ അപ്പൂപ്പന്റെ വീട്ടിലേക്കാവും പോക്ക്‌. അവിടെയും 
പണിക്കാരുടേയും പട്ടിണിക്കാരുടേയും കൂട്ടത്തില്‍ കൂടും. അവരുടെ 
കഥകള്‍ കേള്‍ക്കുകയും ചെയ്യും. 

തഗന്‍രോഗില്‍ നിന്ന്‌ സ്‌കൂള്‍ വിദ്യാഭ്യാസം പൂര്‍ത്തിയാക്കിയപ്പോള്‍ 
പാവേല്‍യെഗോറിവിച്ച്‌ സകുടുംബം മോസ്‌കോയിലേക്ക്‌ താമസം മാ 
റ്റി. ഉയര്‍ന്ന മാര്‍ക്കുകളോടെ ജയിച്ച ആന്റണ്‍ ചെക്കോവിന്‌ മോസ്‌കോ 
യൂണിവേഴ്‌സിറ്റിയില്‍ മെഡിസിനു പ്രവേശനം കിട്ടി (1879) പക്ഷേ, 
കുടുംബം പുലര്‍ത്താനും പഠിക്കാനും പണം സ്വയം കണ്ടെത്തിയേ പറ്റു 
കയുള്ളൂ എന്ന്‌ ആന്റണ്‍ ചെക്കോവിന്‌ എളുപ്പത്തില്‍ മനസ്സിലായി. 
അതിനൊരു മാര്‍ഗ്ഗമായിട്ടാണ്‌ എഴുത്ത്‌ തുടങ്ങിയത്‌. ആദ്യത്തെ കഥ 
(Letter to a Leamed Neighbour. 1880) അമ്മയ്ക്കു ഒരു പിറന്നാള്‍ 
കേക്കുവാങ്ങാന്‍ പൈസ സമ്പാദിച്ചുകൊടുത്തു. 

ഒരു വൈദ്യവിദ്യാര്‍ത്ഥി കഥയെഴുതി നടന്നാല്‍ ശരിയാവില്ല എന്നു 
കരുതി ആദ്യകഥകളൊക്കെ പ്രസിദ്ധീകരിച്ചത്‌ 'ചെക്കോണ്ടി' എന്ന 
പേരിലായിരുന്നു പിന്നെയത്‌ ഏ.പി. ചെക്കോവാക്കി. എഴുതിയ കഥ 
കളൊക്കെ വെറും സാധാരണക്കാരുടെ, അതും ഒട്ടും പൊടിപ്പും തൊ 
ങ്ങലുമൊന്നുമില്ലാതെ. വലിയ കാര്യങ്ങളൊന്നും ചെക്കോവിന്റെ കഥക 
ളില്‍ സംഭവിക്കുന്നില്ല. പക്ഷേ. കൊച്ചുകൊച്ചു നുണകളും കുറ്റങ്ങളും 
നിനച്ചിരിക്കാത്ത വലിയ വിപത്തുകളായി മാറുന്നവ. 


മലയാളം ഓണപ്പതിപ്പ്‌ 


അന്തോഷ (അതായിരുന്നു 
സഹോദരങ്ങളും വിളിച്ച ചെല്ല 
കഥ മിനഞ്ഞെടുത്ത്‌ എഴുതുന്നത്‌ 
രെയെളുപ്പത്തിലായിരുന്നു. പല & 
-- കഥ എഴുതുന്നതിനു മുമ്പ്‌ മറ്റുള്ള 
ല്‍, പറഞ്ഞുകൊടുക്കും. രാത്രി ഉറങ്ങാന്‍ ക്ലൂ 
ടക്കുമ്പോള്‍ അടുത്തമുറിയില്‍ കിടന്ന 
രുന്ന സഹോദരി മറിയയ്ക്ക്‌ വള 
പതുക്കെ കഥപറഞ്ഞു കൊടുക്കുമായി 
രുന്നു. മറിയയ്ക്കു പറഞ്ഞുകൊടുത്ുള്ല 
. തിരി തന്നെയാണ്‌ കഥയെഴുത്തും. 

ചെക്കോണ്ടിയുടെ കഥകള്‍ക്കു വ്വ 
യനക്കാര്‍ അന്നേ കാത്തിരിക്കുമായിരു 
ന്നു. അവയ്ക്കു ഞങ്ങള്‍ പറയുന്ന 


പക്ഷേ, അതുമാത്രംകൊണ്ട്‌ കഥയാവ്വി 


ല്ല. കൊച്ചു കൊച്ചു വാക്കുകള്‍കൊണ്ട്‌ 
വേദനയുടെ ദുഃഖങ്ങളുടെ കഥ നര്‍മ്മ 


തരക കെ 


മരിക്കുന്നതിനു മുന്ന 
കൊല്ലം മുമ്പു മാത്രമാണ്‌ 
ചെക്കോവ്‌ മോസ്കോ 

ടട തിയേറദറിടലെ നടിയായി 
രുന്ന ഓള്‍ഗ രിക്റിനെ വിവാഹം കഴിച്ചത്‌ 


[ലിപി തത്തന്ന 


ത്തില്‍ ചാലിച്ചു പറയാന്‍ ചെക്കോവിന്‌ കഴിവേറെയായിരുന്നു. അതു 
കൊണ്ടാണ്‌ 1884-ല്‍ മെഡിസിനില്‍ ബിരുദമെടുത്ത്‌ പുറത്തിറങ്ങിയ 
പ്പോള്‍ തന്നെ എഴുത്തുകാരനെന്ന പ്രശസ്തി ചെക്കോവ്‌ നേടിയത്‌. എ 
ന്നിട്ടും അദ്ദേഹം പറഞ്ഞു സാഹിത്യം തനിക്കു കാമുകി മാത്രമേ ആമു 
ന്നുള്ളൂ. വൈദ്യമാണ്‌ വധുവെന്ന്‌. 1888-ല്‍ റഷ്യയിലെ വളരെ പ്രധാ 
നപ്പെട്ട ഒരു സാഹിത്യപുരസ്‌കാരം നേടുകയും ചെയ്തു. (പുഷ്കിന്‍ 
പുരസ്‌കാരം 1888) 


സക്കാലിനിലേക്കു ഒരു യാത്ര 


മോസ്‌കോയില്‍ ഒരു ജനറല്‍ പ്രാക്ടീഷണറായി കഴിഞ്ഞുകൂടിയ 
കാലത്തും ചെക്കോവ്‌ നിരന്തരം എഴുതുമായിരുന്നു. എഴുത്തിന്‌ നേര 
വും കാലവുമൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. രോഗികള്‍ തങ്ങളുടെ രോ 
ഗവിവരങ്ങള്‍ പറയുമ്പോഴും ചെക്കോവ്‌ തുണ്ടുകടലാസ്സുകളില്‍ അവ 
രുടെ വാക്കുകള്‍ കുറിച്ചിടുമായിരുന്നു. ആ പാവങ്ങള്‍ കരുതി തങ്ങളുടെ 
രോഗവിവരങ്ങളായിരുന്നു അദ്ദേഹം എഴുതിയെടുക്കുന്നതെന്ന്‌. പക്ഷേ, 
അവയൊക്കെ മനസ്സില്‍ തോന്നിയ കഥകളുടെ ബീജുങ്ങളായിരുന്നു. 

സാഹിത്യകാരന്‍ എന്ന പ്രശസ്തി വേണ്ടുവോളം കിട്ടിയെങ്കിലും ഡോ 
ക്ടര്‍ എന്ന നിലയില്‍ താന്‍ സമൂഹത്തോട്‌ ഒരു നീതിയും ചെയ്തില്ലെന്ന 
കുറ്റബോധം ചെക്കോവിന്‌ തോന്നിയതും അക്കാലത്താണ്‌. അനിയന്‍ 
മിഖൈയില്‍ മോസ്‌കോ യൂണിവേഴ്സിറ്റിയില്‍ നിന്ന്‌ നിയമത്തിലാണ്‌ 
ബിരുദമെടുത്തത്‌. അതിനുള്ള പ്രത്യേക പ്രബന്ധം റഷ്യന്‍ ഇയിലൂക 


ആഗസ്ററ്‌ 2004൦ 156 


നിക്കല്‍ പ്രിസിഷന്‍” ഉണ്ടായിരുന്നു. & 


ളുടെ പ്രവര്‍ത്തനങ്ങളെക്കുറിച്ചായിരുന്നു. 

അതൊന്നു വായിച്ചുനോക്കിയപ്പോള്‍ തന്നെ ചെക്കോവ്‌ നിശ്ചയി 

മോസ്‌കോയില്‍ നിന്ന്‌ എണ്ണായിരം കിലോമീറ്റര്‍ അകലെയുള്ള 
സക്കാലിനിലുള്ള 'നാടുകടത്തല്‍' കേന്ദ്രം കാണണമെന്ന്‌. ആ കോള 
നിയില്‍ അന്ന്‌ പതിനായിരത്തിലേറെ ക്രിമിനലുകളും രാഷ്‌ടീയത്തട 
വുകാരും മരണവും കാത്ത്‌ കൊടുംതണുപ്പില്‍ കഴിയുന്നുണ്ടായിരുന്നു. 

1884-ല്‍ മെഡിസിനില്‍ ബിരുദം എടുത്ത കൊല്ലം തന്നെ ചെക്കോ 
വ്‌ ചോരതുപ്പിത്തുടങ്ങിയിരുന്നു. എങ്കിലും അതിദുഷ്കരമായ സക്കാ 
ലീന്‍ യാത്ര ഒരു നിയോഗം പോലെ അദ്ദേഹം ഏറ്റെടുത്തു (1890. 
സൈബീരിയല്‍ റയില്‍വേ ഒന്നും അന്നില്ല. മാസങ്ങള്‍വേണ്ടിവന്നു അ 
വിടെയൊന്നു എത്തിപ്പെടാന്‍. രണ്ടു മൂന്നു മാസം അവിടെ തങ്ങി പതി 
നായിരത്തോളം തടവുകാരുടെ അതിവിശദമായ കണക്കെടുത്തു. അതി 
ന്റെ ഓരോ പേജ്‌ എഴുതുമ്പോഴും കൊടിയ ദു:ഖമാണ്‌ തോന്നിയത്‌. 
“ഈ ജയിലറകളില്‍ നമ്മള്‍ നശിപ്പിക്കുന്നത്‌ പതിനായിരക്കണക്കിന്‌ 
ആളുകളേയാണ്‌: ഇയിലറന്മാരല്ല, റഷ്യക്കാര്‍ ഓരോരുത്തരുമാണ്‌ ഇതി 
നൂത്തരവാദികള്‍ എന്നെഴുതാനും ചെക്കോവ്‌ മടിച്ചില്ല. 1895-ലാണ്‌ 


ലയാളം ഓണപ്പതിപ്പ്‌ 


ത്‌ ആന പെക്കോ 


EAE 


സക്കാലിനിലേക്കുള്ള യാത പസ്‌ദകരിക്ക്‌ 
വിന്റെ മെഡിസിനിലുള്ള ബിര ദാന ബീരദത്തിനള്ള . 
യി ഇതു ശുപാര്‍ഗചെയ്യപ്പെട്ട വേറും ജനസംഖ്യ കണക്കാണിതെന്ന്‌ 
പറഞ്ഞ്‌ മോസ്‌കോ യൂണിവേസിറി ഡീന അന്‌ രള്ളിക്ളഞ്ഞ്‌ പക്ഷേ. 
അന്നത്തെ സാറിന്‌ ഗവണ്മെന്‌ പോലം ഈ റിപ്പോര്‍ട്ടിനെ പശ്ചാ 
ത്തലത്തില്‍ പീനല്‍കോളനികളടെ പരീഷ്കാരത്തിന തുടക്കമിട്ട. 
സക്കാലിനില്‍ നിന്ന; മോസ്‌കോയില്‍ തിരിച്ചുവന്ന ആന്റണ്‍ ചെ 
ക്കോവിന്‌ വിശ്രമിക്കാനൊന്നം സമയം കിട്ടിയല്ല മോസ്‌കോയില്‍ നി 
ന്നും 80 കിലോമീറുര്‍ അകലെ 'മെലിക്കോവ്‌ എന്ന സ്ഥലത്ത്‌ ഒരു 
എസ്റ്റേറ്റും വീടും വാങ്ങി അച്ഛനും അമ്മയ; സഹോദരം്ങളുമായി 
താമസം മാറ്റി 1901 അവിടെ അറുനൂറ്‌ ഏക്കര്‍ സ്ഥലത്ത്‌ കര്‍ഷകരാ 
യി കുടാനായിരുന്ന; അവര്‍ക്കു; താല്പര്യം പക്ഷേ. പതിയ ഒരു ഡോ 
ക്ടര്‍ തങ്ങളുടെ നാട്ടില്‍ വന്ന വിവരമറിഞ്ഞ്‌ നേരം വെള.ക്കുന്നതിനു 
മുമ്പ്‌ രോഗികള്‍ വീട്ടിനു മുമ്പില്‍ സ്ഥാനം പിടിച്ചു, സൌനഇന്യ പരിശോ 
ധനയും ചികിത്സയും. അതിനിടയിലാണ്‌ എഴുത്തും കുട്ടത്തില്‍ ആരാ 
ധകരുടേയും പരിചയക്കാരുടേയും സാഹിത്യകാരന്മാരുടേയും ദിവസ 
ങ്ങളോളം നീണ്ടുനില്ക്കുന്ന സനര്‍ശനങ്ങളും രണ്ടുവശവും 
കത്തിച്ചുവച്ച മെഴുകുതിരിപോലെ ആന്റണ്‍ ചെക്കോവ്‌ ഉരു 


പകക 


കിപ്പോകുന്നത്‌ അന്നാരും കണ്ടതേയില്ല 
. 1892 ആയപ്പോഴേക്കും റഷ്യ എമ്പാടും കോളറ പൊട്ടിപ്പു 
പ്പെട്ടു. ആന്റണ്‍ ചെക്കോവ്‌ തന്നെ തന്റെ സേവനം സാളു 
: നൃമായി ഗവണ്‍മെന്റിനു നല്കി. ആശുപതികള്‍ക്കും മരുന്നു 
കള്‍ക്കും വേണ്ടി ഓടി നടന്നു ചെക്കോവ്‌ തെണ്ടി. കണ്ടത്‌ 
പുത്തപണം കയ്യിലുള്ള മഹാപ്രഭുക്കന്മാരേയും വജാഭരണ 
വിഭൂഷിതകളായ മഹിളകളേയും ഒക്കെയായിരുന്നു. ഓരോരു 
ത്തരെ കാണുമ്പോഴും അവരെ കുറിച്ചു തോന്നിയ കഥകള്‍ 
കുറിച്ചിടാന്‍ നേരവും കാലവുമൊന്നും പ്രതിബന്ധമായിരുന്നി 
ല്ല. സുഹൃത്തുക്കള്‍ക്കു കത്തെഴുതി “ഞാനൊരു അസല്‍ തെ 
ണ്ടിയാണ്‌ ഇപ്പോള്‍. എത്രപണം ഞാന്‍ തെണ്ടി നേടിയെന്നോ? 
എന്നെ ഒരു എഴുത്തുകാരനായി കാണരുത്‌ കുറെ നാളത്തേക്ക്‌ 
ഇതൊക്കെയായിരുന്നെങ്കിലും ചെക്കോവിന്‌ എഴുതാതിരി 
ക്കാന്‍ വയ്യായിരുന്നു. കോളറക്കാലത്ത്‌ ഒരു രാത്രിപോലും നേ 
രെയൊന്നു ഉറങ്ങാന്‍ പറ്റിയില്ലെങ്കിലും ഇടയ്ക്ക്‌ എങ്ങനെയൊ 
ക്കെയോ സമയമുണ്ടാക്കി കഥകള്‍ ഒരുപാട്‌ എഴുതിത്തിര്‍ത്തു. 
“വാര്‍ഡ്‌ നമ്പര്‍ 6” “ചിത്രശലഭം' എന്നിങ്ങനെ അതിപ്രശസ്ത 


ത്തിലേറെ കഥകള്‍ എഴുതിയിട്ടുണ്ടെന്ന്‌ അദ്ദേഹം തന്നെ ഒരി 
ക്കല്‍ പറഞ്ഞിട്ടുണ്ടെങ്കില്‍ നാന്നൂറ്‌ കഥകളാണ്‌ പ്രസീദ്ധപ്പെ 
ടുത്തിയിട്ടുള്ളത്‌. പിന്നെ ഒട്ടേറെ നാടകങ്ങളും. അവ ഓരോ 


f 
[7 മായ ഏകദേശം മുപ്പതു കഥകള്‍ എഴുതിയത്‌ ഇക്കാലത്താണ്‌. 
4; ചീ ചെക്കോവിന്‌ കഥയെഴുത്ത്‌ ഒരുഹരമായിരുന്നു ആയിര 


ആഗസ്ററ്‌ 2004 ൦ 187 


ന്നും റഷ്യക്കാരുടെയും ഹരമായിരുന്നു. അവസാനമായപ്പോഴേക്കും 
ജനങ്ങള്‍ പ്രതീക്ഷിച്ചതും അവര്‍ക്കു കിട്ടിയതും അണയാന്‍ പോകുന്ന 
തിരിയുടെ ആളിക്കത്തലിന്‌ സമമായ പ്രകാശപൂര്‍ണ്ണമായ കഥകളാ 
യിരുന്നു. ആര്‍ദ്രമായ ആ കഥകള്‍ വായിച്ച്‌ ടോള്‍സ്റ്റോയി ഒരിക്കല്‍ 
പറഞ്ഞു. “ജീവിതം മുഴുവന്‍ ചെലവാക്കി ചില സ്ത്രീകള്‍, ഓരോ നൂ 
ലും ശ്രദ്ധിച്ചു കോര്‍ത്തുനെയ്തെടുക്കുന്ന ലോലമായ റേന്തപോലുള്ള 
വയാണ്‌ ചെക്കോവിന്റെ കഥകടളന്ന്‌. ഇതു പറയുമ്പോള്‍ ടോള്‍സ്‌റ്റോ 
യിയുടെ കണ്ണുകള്‍ ഈറനണിഞ്ഞിരുന്നുവെന്ന്‌ മാക്‌സിം ഗോര്‍ക്കി 
രേഖപ്പെടുത്തിയിട്ടുണ്ട്‌. 

സ്വാഭാവികമായും എന്നെ കൂടുതല്‍ ആകര്‍ഷിച്ചിട്ടുള്ളവ ചെക്കോ 


. വിന്റെ ഡോക്ടര്‍ - കഥകള്‍ തന്നെ. വാര്‍ഡ്‌നമ്പര്‍ 6. ബട്ടര്‍ഫ്‌ളൈ 


എന്നിവ പ്രത്യേകിച്ചും. ഡോ. ജോണ്‍കൂപ്പ്‌ ഒരു പുസ്തകമെഴുതിയിട്ടു 
ണ്ട്‌ ചെക്കോവിന്റെ സാഹിത്യ-വൈദ്യബന്ധത്തെക്കുറിച്ച്‌ (Doctor 
Chekhov. A Study in Literature and Medicine. ISBN 1873295. 1997). 
ചെക്കോവിന്റെ അനിതരസാധാരണമായ ജീവിത ദര്‍ശനത്തിന്‌ വൈ 
ദ്യം എത്രകണ്ടു സഹായിച്ചു എന്നതാണ്‌ ഇതിലെ പ്രമേയം. വാര്‍ 
ഡ്്‌നമ്പര്‍ 6-ല്‍ ഡോ. റാഗിന്‍ സ്വയം വരുത്തിവച്ച വിനകൊണ്ട്‌ തന്റെ 
ഒരു പഴയ മനോരോഗിയുടെ കൂട്ടത്തില്‍ സൈക്യാട്രിവാര്‍ഡില്‍ അട്‌ 
യ്ക്കപ്പെടുന്ന കഥയാണ്‌. വൈദ്യത്തിന്റെ രദ്രഭാവം വല്ലാതെ അനുഭ 
വപ്പെടുന്ന ഒന്ന്‌. തന്റെ ഭാര്യ തന്നെ വഞ്ചിക്കുകയാണെന്നറിഞ്ഞിട്ടും 
അവളോട്‌ സഹതപിക്കുന്നു. ആശിക്കാനൊന്നുമില്ലാതായപ്പോള്‍ മര 
ണത്തെ അറിഞ്ഞുകൊണ്ടുതന്നെ വായിലേക്കു വലിച്ചുറ്റിയെടുത്ത്‌ ജീ 
വിതം ത്യജിക്കുന്ന ഡോക്ടറുടെ കഥയാണ്‌ ബട്ടര്‍ഫ്‌ളൈ. ഭര്‍ത്താവ്‌ 
മരിച്ചു കഴിഞ്ഞപ്പോള്‍ ഭാര്യ മനസ്സിലാക്കുന്നുണ്ട്‌ താന്‍ ചതിച്ചയാളു 
ടെ മാഹാത്മ്യവും ഗവേഷണ ചാതുര്യവും ഒക്കെ. 

ഈ കഥകളുമൊക്കെ നിരുപകര്‍ക്കിഷ്ടമാണെങ്കിലും അവര്‍ക്കു 
കൂടുതല്‍ പ്രിയം “പട്ടിയുള്ള സ്ത്രീയും (The lady with a dog- 1899), 
പച്ചക്കുതിരയും (The Grasshopper- 1892) ഡാര്‍ലിങും (The darling- 
1898) ഒക്കെയാണ്‌. എനിക്കിഷ്ടപ്പെട്ട വേറൊരു കഥയുണ്ട്‌ “അപവാ 
ദം' (The Slander- 1883) താന്‍ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന്‌ വെറുതെ 
വിളിച്ചുകൂവി അപവാദം കേട്ട ഒരു പാവത്താന്റെ കഥ. മഹാമനസ്സുകള്‍ 
ക്കു ഒരു പോലെ ചിന്തിക്കാനാവുമായിരിക്കും. “അപവാദം പരത്തിയ 
ആളായി” ഈ കഥ മലയാളത്തില്‍ ഒരു വലിയ കഥാകാരന്റേതായുണ്ട്‌. 


നാടകങ്ങള്‍ 


അലക്സാന്‍ഡ്രിസ്കി തിയേറ്റര്‍ സെന്റ്‌ പീറ്റേഴ്സ്‌ ബര്‍ഗ്ഗില്‍ 1896 
- ഒക്ടോബര്‍ 18-നു ചെക്കോവിന്റെ കടൽകാക്ക (The Sea!) അവ 
തരിപ്പിച്ചത്‌ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയായിരുന്നു. അതിനു 
ഒരു കൊല്ലംമുമ്പ്‌ അവര്‍ തന്നെ അവതരിപ്പിച്ച ചെക്കോവിന്റെ “ഐ 
വാനോവ്‌' വിജയം നേടിയ ഒരു നാടകമായിരുന്നു. കടല്‍കാക്കയും ഒരു 
രസിപ്പിക്കുന്ന നാടകമായിരിക്കും എന്നു കരുതിയാണ്‌ പ്രേക്ഷകര്‍ വന്നു 
കയറിയതും. പക്ഷേ, അതൊരു പരാജയമായിരുന്നു. അന്നു രാത്രി 
സെന്റ്‌ പീറ്റേഴ്സ്‌ ബര്‍ഗ്ഗിലെ തെരുവുകളില്‍ തെക്കുവടക്കു നടന്ന്‌ 
ചെക്കോവ്‌ മനസ്സിലുറപ്പിച്ചു ഇനി ഒരിക്കലും സെന്റ്‌ പീറ്റേഴ്സ്‌ ബര്‍ 
ഗ്ഗിലേക്കില്ല, നാടകമെഴുത്തുമില്ല എന്ന്‌. 

സെന്റ്‌ പീറ്റേഴ്‌സ്‌ ബര്‍ഗ്ഗില്‍ തിരിച്ചു ചെന്നില്ലെങ്കിലും ചെക്കോവ്‌ 
പുതിയതായി തുടങ്ങിയ മോസ്‌കോ ആര്‍ട്ട്സ്‌ തിയേറ്ററിന്‌ അനുമതി 
കൊടുത്തു 'കടല്‍കാക്ക' വീണ്ടും അവതരിപ്പിക്കാന്‍. അത്‌ സംവിധാ 
നം ചെയ്തത്‌ റഷ്യന്‍ നാടകക്കളരിയിലെ ഒരു ഇതിഹാസമായി പിന്നെ 
മാറിയ സ്റ്റാനിസ്ലാവസ്കിയും (ട1nis1ഴട4). നാടകത്തിന്റെ തുടക്കം 
മുതല്‍ അവസാനംവരെ പൂര്‍ണ്ണനിശ്ശൂബ്ദത. തീര്‍ന്നപ്പോള്‍ നടന്മാര്‍ 
പ്രതീക്ഷിച്ചത്‌ പഴയപോലെ കുക്കുവിളികളും തെറിയഭിഷേകവും ആ 


യിരുന്നു. പക്ഷേ, ഒന്നു രണ്ടു മിനിട്ടുകൂടി വീണ്ടും നിഗ്ലബ്ദതതന്നെ. 
കര്‍ട്ടനിടയിലൂടെ നോക്കിയപ്പോള്‍ അവര്‍ കണ്ടത്‌ സ്തബ്ധരായി ഇരി 
ക്കുന്ന പ്രേക്ഷകരെയാണ്‌. രണ്ടു മുന്നു നിമിഷത്തിനുശേഷം പിറകില്‍ 
നിന്ന്‌ എവിടുന്നോ ഒരു തേങ്ങല്‍. രംഗത്ത്‌ നടി ഓള്‍ഗ നിപ്പര്‍ വിരു 
മ്പികരഞ്ഞു തുടങ്ങി. പിന്നെയാണ്‌ അണപൊട്ടിയതുപോലെ പ്രേക്ഷ 
കരുടെ മനസ്സാന്നിദ്ധ്യം വീണ്ടുകിട്ടിയത്‌. കയ്യടിയും കരച്ചിലും കെട്ടിപ്പി 
ടിച്ച്‌ ഉമ്മവയ്ക്കലുമൊക്കെയായി പിന്നെ. റഷ്യന്‍ നാടകങ്ങള്‍ക്കു 
ന്നും അതുവരെ കിട്ടാത്ത വിജയമായിരുന്നു അത്‌. 

പിന്നെയും ചെക്കോവിന്റെ കുറെയേറെ നാടകങ്ങള്‍ വന്നു. ഓരേ 
ന്നിനും വിശ്വസിക്കാനാവാത്ത വിജയവും 1904-ല്‍ ചെക്കോവിന്റെ അവ 
സാന നാടകം (ചെറി ഓര്‍ച്ചാര്‍ഡ്‌) അദ്ദേഹത്തിന്റെ 44-ാം ജന്മദിന 
ത്തില്‍ മോസ്‌കോയില്‍ അവതരിപ്പിച്ചു. അത്യവശനായി ചെക്കോവും 
കാണികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ചുമച്ച്‌ ചുമച്ച്‌ ശ്വാസം മുട്ടി നാ 
ടകം കഴിയുംവരെ ഇരുന്നു. നാടകം കഴിഞ്ഞപ്പോള്‍ നീണ്ടുനിന്ന കുര 
ഘോഷങ്ങളും അഭിനന്ദനങ്ങളും ഏറ്റുവാങ്ങാന്‍ കുറച്ചുനേരം കൂടി നി 
ന്നു. അടുത്ത ദിവസം തന്നെ മോസ്‌കോയിലെ തണുപ്പ്‌ സഹിക്കാന 
വാതെ യാള്‍ട്ടയിലേക്കു മടങ്ങുകയും ചെയ്തു. മറ്റുള്ളവര്‍ക്കൊക്കെ മന 
സ്സിലായെങ്കിലും തന്റെ അവസാനമടുത്തുവെന്ന്‌ ആന്റണ്‍ ചെക്കോവ്‌ 
സമ്മതിച്ചില്ല. 


രോഗത്തിന്റെ ക്രര്യം 


പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്‌. ക്ഷയം സര്‍ഗ്ഗാത്മകത 
വര്‍ദ്ധിപ്പിക്കുന്ന ഒരു രോഗമാണോ എന്ന്‌. നൂറുകണക്കിനു ക്ഷയരോ 
ഗികളെ ചികിത്തിച്ചിട്ടുള്ളതുകൊണ്ട്‌ അല്ല എന്നു നിസ്സംശയം പറയ 
മെനിക്ക്‌. പക്ഷേ, മരണം മുന്നില്‍ കാണുമ്പോള്‍ അമര്‍ത്ത്ൃത കൊരി 
ക്കാത്താരുമില്ല. താന്‍ മരിച്ചാലും തന്റെ ഓര്‍മ്മ നിലനിറുത്താന്‍ ധൃതി 
യോടെ തന്നെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്യും. ചെക്കോവി 
ന്റെ കാര്യത്തിലും ഇതുതന്നെ സത്യം. 

മെഡിസിനില്‍ ഡിഗ്രി എടുത്ത കാലം മുതല്‍ (1884) പെക്കോവിന്‌ 
ശ്വാസകോശങ്ങളില്‍ ക്ഷയരോഗ്മുണ്ടായിരുന്നു. ചുമച്ചു തുപ്പിയത്‌ രക്ത 


ലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 20044 188 


ടോള്‍സ്ദറായി ഒരിക്കല്‍ പറഞ്ഞു. ജീവിതം മു 
ഗ്വന്‍ ചെലവാക്കി ചില ്ര്തീകര്‍, ഓടരാ നൂലും 
കോര്‍ത്തുനെയ്തെടുക്കുന്ന ലോലമായ റേന്ത 
പോലുള്ളവയാണ്‌ ചെക്കോവിന്റെ കഥകളെന്ന്‌. 


ന്ത്ത്ത്ത്ത്ത്ത നി ിിടിിച്ലിിടിട്ടില്്ല്‍ിട്പി്്പിപ്്തിലിലിിലിപ്ലിിലിലില്‍ 


മായിട്ടു കൂടി തനിക്കുള്ളത്‌ വെറും 'ഫ്ലൂ' ആണെന്ന്‌ ചെക്കോവ്‌ പറഞ്ഞു 
നടന്നത്‌ അറിഞ്ഞുകൂടാത്തതുകൊണ്ടൊന്നും ആവില്ല. ഉള്ളിലെ വല്ലാ 
യ്മയൊക്കെ മറച്ചുവച്ചിട്ട്‌ തമാശ പറഞ്ഞു നടന്നു. നര്‍മ്മരസപ്രധാന 
മായ കഥകളൊക്കെ വായിച്ചുരസിച്ചവരാരും അനറിഞ്ഞില്ല എഴുത്തു 
കാരന്റെ വേദനയും രോഗവും. 

ഈ ക്ഷയരോഗവും വച്ചുകൊണ്ടാണ്‌ സക്കാലിനിലേക്കു പോയ 
തും (1890) മെലിക്കോവയിലേക്കു താമസം മാറ്റിയതും (1891) കോളറ 
നിയന്ത്രിക്കാന്‍ ഓടി നടന്നതുമൊക്കെ (1892). ഏകദേശം അപ്പോഴേ 
ക്കും ചെക്കോവിന്റെ രോഗം വീട്ടുകാര്‍ക്കു മനസ്സിലായിത്തുടങ്ങി. ചെ 
ക്കോവിനെ ജീവനുതുല്യം സ്നേഹിച്ച സഹോദരി മറിയ കല്യാണം ക 
ഴീക്കാതെ നിന്നതിന്റെ കാരണവും ഇതുതന്നെ. മരിക്കുന്നതിനു മൂന്നു 
കൊല്ലം മുമ്പു മാത്രമാണ്‌ ചെക്കോവ്‌ മോസ്‌കോ തിയേറ്ററിലെ നടിയാ 
യിരുന്ന ഓള്‍ഗ നിപ്പറിനെ വിവാഹം കഴിച്ചത്‌ (1901 മേയ്‌.1897- ആയ 
പ്പോഴേക്കും ചെക്കോവിന്റെ രോഗം മറച്ചുവയ്ക്കാനൊക്കാത്തവിധം വഷ 
ളായി. സുഹൃത്തായ ഡോ. അലക്സി ഓസ്ട്രുമോവ്‌ നിര്‍ബ്ന്ധിച്ചു 
പറഞ്ഞു മെലിക്കോവ പ്രദേശം വിട്ട്‌ ചൂടുള്ള വേറെ ഏതെങ്കിലും സ്ഥ 
ലത്തുചെന്നു താമസിക്കാന്‍. (മെലിക്കോവയില്‍ ശൈത്യകാലത്ത്‌ 16- 
മുതല്‍ 9-വരെയായിരുന്നു തണുപ്പ്‌) അതുകൊണ്ടാണ്‌ ചെക്കോവ്‌ യാള്‍ 
ട്ടിലേക്കു താമസം മാറ്റിയത്‌ (ശൈത്യകാലത്ത്‌ +4 ഡിഗ്രി സെല്‍ഷ്യസ്‌ 
വരെയാണ്‌ അവിടെ തണുപ്പ്‌. ഉഷ്ണകാലത്ത്‌ 24 ഡിഗ്രിവരെ ചൂടു 
ണാവും) യാള്‍ട്ടയില്‍ വാങ്ങിയ വീട്‌ ചെക്കോവിനു ഒട്ടും ഇഷ്‌ടപ്പെട്ടി 
ല്ലെങ്കിലും 1897-മുതല്‍ -1903 വരെ അവിടെ കഴിയേണ്ടിവന്നു. 

1904 ജനുവരിയില്‍ മോസ്‌കോ തിയേറ്റര്‍ ഗ്രൂപ്പ്‌ ചെക്കോവിന്റെ 
നാടകങ്ങള്‍ മോസ്‌കോയില്‍ അവതരിപ്പിച്ചപ്പോള്‍ യാള്‍ട്ടയില്‍ നിന്നു 


കടന്നുകളയാന്‍ ചെക്കോവ്‌ നിശ്ചയിച്ചു. രോഗം കുറെയേറെ കൂടിയ 
കാലവും. ഒരു നാടകം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അവശനായ ചെ 
ക്കോവ്‌ യാള്‍ട്ടയിലേക്കു തന്നെ മടങ്ങി. ക്ഷയരോഗത്തിനു അന്നു മരു 
ന്നുകളൊന്നും ഇല്ലായിരുന്നു. സാനിട്ടോറിയത്തിലുള്ള വെറും വിശ്രമ 
വും, നല്ല ഭക്ഷണവും മാത്രമായിരുന്നു ചികിത്സ. (ക്ഷയരോഗത്തിനുള്ള 
ആദ്യത്തെ ഓഷധമായ സ്‌റ്റെപ്ട്രോമൈസന്‍ വാക്സ്മാനും കൂട്ടരും 
കണ്ടുപിടിക്കുന്നത്‌ 1942-ല്‍ മാത്രമാണ്‌. യാള്‍ട്ടയിലേക്കു തിരിച്ചുചെന്ന 
ചെക്കോവിന്‌ അവിടെയും പറ്റാതെയാണ്‌ ജര്‍മ്മനിയിലെ ബര്‍ഡര്‍ വീ 
ലറിലേക്കു പോകേണ്ടിവന്നത്‌. മരിച്ചത്‌ ഇര്‍മ്മനിയില്‍വച്ചും. 
ചെക്കോവ്‌ മാക്‌സിം ഗോര്‍ക്കിയോട്‌ പറഞ്ഞ ഒരു കാര്യമുണ്ട്‌. “വെ 
റുതെയങ്ങു മരിക്കാന്‍ ഒരു രസവുമില്ല. പക്ഷേ. അകാലത്തില്‍ നിശ്ചയ 


“മായും മരിക്കും എന്നറിഞ്ഞുകൊണ്ട്‌ ജീവിക്കുന്നത്‌ സത്യത്തില്‍ ദുസ്സ 


ഹമാണ്‌. വീണ്ടും പറഞ്ഞു: “ഞാന്‍ മരിച്ചാല്‍ ഒരു ഏഴെട്ടുകൊല്ലം കൂ 
ടി എന്റെ കൃതികള്‍ വായിക്കുമായിരിക്കും.” ഇടയ്ക്കൊന്നു നിറുത്തി 
യിട്ട്‌ തുടര്‍ന്നു “പക്ഷേ കുറെനാള്‍ കഴിയുമ്പോള്‍ വീണ്ടും വീണ്ടും എന്റെ 
കൃതികള്‍ വായിക്കും” അതുതന്നെയാണ്‌ സംഭവിച്ചതും. ചെക്കോവി 
ന്റെ കൃതികള്‍ 1918-മുതല്‍-1985വരെ പ്രസിദ്ധീകരിച്ചതിന്‌ ഒരു കണ 
ക്കുണ്ട്‌ 1726 തവണ. ലോകഭാഷകളിലൊക്കെക്കൂടി നോക്കുകയാണെ 
ങ്കില്‍ ഇതിന്റെ ഒരു പതിന്മടങ്ങ്‌ കാണും. വിശ്വസാഹിത്യത്തില്‍ ആന്റണ്‍ 
ചെക്കോവിനു സമാനനായി ഒരാളെയാണ്‌ സാധാരണ പറയാറുള്ളത്‌. 
മോപ്പസാങ്‌, ഇവരുടെ ജീവിത കഥകള്‍ക്കുമുണ്ട്‌ കുറെ സാദൃശ്യങ്ങള്‍. 


അന്ത്യവിശ്രമസ്ഥലം 


അനുബന്ധം: ആന്റണ്‍ ചെക്കോവിന്റെ മരണദിവസമായി പൊതു 
വേ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്‌ 1904 ജൂലൈ 15 എന്നാണ്‌. പക്ഷേ, 
ചിലര്‍ ഇത്‌ ജൂലൈ 2 എന്നും എഴുതിക്കണ്ടിട്ടുണ്ട്‌. 8 


ലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 » 159 


ക 


യൂജീന്‍ ഓനില്ലിന്റെ ഒരു 
രോഗശാസ്ത്രപഠനമാണിത്‌. 
അദ്ദേഹത്തിന്റെ 


ജീവിതത്തേയും 


നാടകരചനകളേയും 


ചികിത്സയില്ലാത്ത ി 


ഒരു വല്ലാത്ത രോഗം 
എത്രകണ്ടു വികലമാക്കി 


എന്ന ചര്‍ച്ചയും 


ഡോ. കെ. രാജശേഖരന്‍ നായര്‍ 


അമേരിക്കന്‍ ഷേക്‌സ്പിയര്‍ 


എന്നറിയഷെട്ട 


 ദൂരന്തനായതനായ 
 ദരുനനാടതവ്ൃത്ത്‌ 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004൦ 160 


ആഷത്തിത്തൊള്ളായിരത്തി അറുപതുകളുടെ ആദ്യം വരെ തിരു 
രത്ത്‌ ഒരു അമേരിക്കന്‍ ലൈബ്രറിയുണ്ടായിരുന്നു. അവിടെ 
ഞാന്‍ യൂജീന്‍ ഓനില്ലിന്റേയും കാള്‍സാന്‍ ബര്‍ഗിന്റേയും 
ലോസ്‌ വില്യംസിന്റേയും കൃതികള്‍ ആദ്യമായി വായിച്ചത്‌. 
യില്‍ ശരിയ്ക്കു മനസ്സിലായി എന്നുപറയാനാവില്ലെങ്കിലും 
ഓനില്ലിന്റെ ഇലക്ട്രാ നാടകത്രയങ്ങളും (Mourning becomes Electra) 
പുടക്കുരങ്ങനും (The Hairy Ape). ജോണ്‍സ്‌ ചക്രവര്‍ത്തിയുമൊക്കെ 
(The Emperor Jones) ഒരുതരം വല്ലാത്ത ആകര്‍ഷകതയോടെ അരനൂ 
റാണ്ട്‌ കഴിഞ്ഞിട്ടും എന്റെ മനസ്സില്‍ ഇന്നും നില്‍ക്കുന്നു എന്നതുതന്നെ 
ഒരദ്ഭുതം. നോബല്‍ സമ്മാനം നേടിയ ഒരേയൊരു അമേരിക്കന്‍ നാട 
കകൃത്തായ യൂജീന്‍ ഓനില്ലിനെതിരെ നിനച്ചിരിക്കാതെ വീണ്ടും ഒന്നു 
ഓര്‍ക്കേണ്ടിവന്നു. നാലുകൊല്ലം മുന്‍പ്‌ 1953-ല്‍ മരിച്ച അദ്ദേഹത്തി 


ന്റെ ആര്‍ട്ടാപ്സി റിപ്പോര്‍ട്ട്‌ വൈദ്യശാസ്ത്ര ജേര്‍ണലുകളില്‍ ഏറ്റ 
വും പ്രഖ്യാതമായ ന്യൂ ഇംഗ്ലണ്ട്‌ ജേര്‍ണല്‍ ഒഫ്‌ മെഡിസിനില്‍ വന്ന 
പ്പോള്‍ (Price B.H. Richardson EP. The Neurological illnes of Eugine 
0104. A clinico pathological report. New England Journal of Medi 
cine 2000, 342.1126) 


നശിച്ച ഒരു ഹോട്ടല്‍ മുറിയില്‍ ജനനം 


പ്രഗല്ഭനായ ഒരു നടനായിരുന്നു യൂജീന്റെ അച്ഛന്‍ ജെയിംസ്‌ 


ഓനില്‍. പക്ഷേ. ആ പ്രാഗല്ഭ്യം മുഴുവന്‍ കളഞ്ഞുകുളിച്ചത്‌ മോണ്ടി 
ക്രിസ്റ്റോ പ്രഭുവിന്റെ റോള്‍മാത്രം ഇരുപത്തഞ്ചുകൊല്ലം തുടര്‍ച്ചയാ 
യി അഭിനയിച്ചാണ്‌. അമേരിക്ക ഒട്ടൊക്കെ ആറായിരം കൊട്ടകകളില്‍ 


ലയാളം ഓ ണപ്പതി പ്പ്‌ 


ആഗസ്ററ്‌ 2004 ൦ 161 


ആസാ. അഭിനയിച്ചുഭിന്യിച്ച്‌ വേറാന്നിനും അയാള്‍ കൊള്ളരു 
താത്തവസായി അതിസുന്ദരിയായ എല്ല ക്വീന്‍ലനെയാണ്‌ ജെയിംസ്‌ 
ല്യാണം കഴിപുത്‌. അഭിനയത്തിനുവേണ്ടിയുള്ള നെട്ടോട്ടത്തില്‍ ജെ 
നിംസി്റെ കുടംബം കഴിഞ്ഞത്‌ മിക്കവാറും ഹോട്ടല്‍ മുറികളിലും ദീര്‍ 
൫൪ ടെയിനുകളിലമാഡരന്നു. കഴിവുള്ള ഒരു പിയാനിസ്റ്റായിരുന്ന 
എല്ല കിനലന്‍ അനഃഭവിച്ചത്‌ ദസ്തഹമായ വിരസതയായിരുന്നു. 

മജെയിംസ്‌- എല്ല ദമ്പതികള്‍ക്കു മുന്നുമക്കളുണ്ടായി. ജാമി (1878) 
എഡ മണ്ട്‌ 15) പിന്നെ യുഇിനും (1:88 ഒക്ടോബര്‍ 16). എഡ്മണ്ട്‌ 
ഒന്നര വയസ്സില്‍ മരിച്ചു. യുജിന്റെ ഇനനത്തോടെ തുടങ്ങിയ വിഷാദ 
രോഗ്മകറ്റാന്‍ എല്ലയ്ക്കു ഡോക്ടറന്മാര്‍ കൊടുത്തത്‌ മോര്‍ഫിന്‍ ആയി 
രുന്നു. വിഷാദം മാറിയെങ്കിലും അവള്‍ ആ മയക്കുമരുന്നിന്‌ അടിമയാ 
യി മാറി. 


ഇല്ലാതെ പോയ ഒരു ബാല്യകാലം 


പ്രായത്തില്‍ത്തന്നെ ടോള്‍സ്‌റ്റോയിയും ബര്‍നാള്‍ഡ്‌ ഷായും 
യും ഓസ്‌കാര്‍ വൈൽഡുമൊക്കെയായി മാനസസുഹൃത്തു 
ണക്ടിക്കറ്റിലുള്ള ബെറ്റ്സ്‌ അക്കാദമിയില്‍ പഠിക്കാന്‍ ചേര്‍ന്ന . 
അനുഗ്രഹമായി. അവിടെ യൂജീന്‌ ഇഷ്‌ടപ്പെട്ട നല്ലു ഒരു അരു 
ണ്ടായിരുന്നു. 1906-ല്‍ പ്രിന്‍സ്റ്റണ്‍ യൂണിവേഴ്സിറ്റിയില്‍ ൦ 
ലും കഷ്ടിച്ചും ഒമ്പതുമാസം മാത്രമേ അവിടെ തങ്ങാനായു 


നാശത്തിന്റെ തുടക്കം; ആശയുടേ; 


പ്രിസ്റ്റണില്‍ നിന്നുവിട്ട യൂജീന്‍ ചെന്നുപെട്ടത്‌ ന്യൂത്ോ 
ലാണ്‌, ഏതോ. ഒരു സ്വര്‍ണ്ണക്കടയില്‍ പണികിട്ടിയെങ്കിലും 
ടൊപ്പം കുടിച്ചുകൂത്താടാനായിരുന്നു കൂടുതല്‍ താല്ലര്യം. കു 
ഒരു കല്യാണവും. ഇത്തിരി കവിതക്കമ്പമൊക്കെയുള്ള യൂ്സീനെ; 
ടടസ്റന്റുകാരിയായ കാത്തലീന്‍ ജെന്‍ കിന്‍സ്‌ പ്രേമിച്ചു. യൂ 
ട്ടില്‍ അക്കാര്യം അറിഞ്ഞയുടനെ തുടങ്ങി സര്‍വ്വത്ര ബഹളം. 


നാടകനടന്‍ ക്ജുയിംസ്‌ഭ്ാനില്‍ 
മരണം - 1921 -ല്‍ 


- 1918-ല്‍ 


വിവാഹമോചനം 1929-ല്‍. 


നകഥാപാത്രങ്ങളും നാളുകളും 


മിടുക്കന്‍. ഡോക്ടറേറ്റ്‌ 
എടുത്തു. വിഷാദരോഗി. 
മദ്യപാനി. നാല്പതാമത്തെ 


കാര്‍ഭലോട്ട മോമങ്ങറ? 1930 മുതല്‍ യൂജീന്റെ 


അമ്മ - എമദ്യ/ക്വില്‍ലല്‍ ഭാന്ില്‍ 
മരണം വരെ - നീണ്ട കഴുത്തുള്ള 


മോര്‍ഫിന്‍ അഡിക്റ്റ്‌ വയസ്സില്‍ കൈത്തണ്ടയിലെ 


i യൂജിന്‌ ജാമി മാത്രമേ കൂട്ടുകാരനായി ഉണ്ടായിരുന്നുള്ളു. അവ സ്‌ കരുതിയത്‌ കാത്തലീന്‍ തന്റെ സമ്പാദ്യമൊക്കെ അടിച്ചും 


നെപ്പോലും തീരെ ചെറുപ്രായത്തിലേ ബോര്‍ഡിങ്‌ സ്കൂളില്‍ ജെയിം ! ത്തിയ ഒരു അഴിഞ്ഞാട്ടക്കാരി എന്നായിരുന്നു. അതൊഴിവ പ 
മരണം 1922-ല്‍ (അതുകൊണ്ട്‌ “അരയന്നം” എന്ന്‌ രക്തക്കുഴല്‍മറിച്ച, 
സഹോദരങ്ങള്‍ വട്ടപ്പേര്‌) സൂത്രക്കാരി സുന്ദരി ആത്മഹത്യ. 


ആഗ്നെസിന്റെ മകന്‍ - 
മയക്കുമരുന്നുകളുടെ അടിമ. 
നിരവധി ആത്മഹത്യാ ാ 
ശ്രമങ്ങള്‍. അവസാനം 1977-ല്‍ a 
കെട്ടിടത്തിന്റെ പതിനാലാം 4 
നിലയില്‍നിന്ന്‌ പാടി മരണം. 

അഗ്നെസിന്റെ മകള്‍. 


നടി. യൂജ്ീന്റെ എല്ലാ കുറ്റങ്ങളും ഷേല്‍്‌: 
കുറവുകളും അറിഞ്ഞുകൊണ്ടു 

തന്നെ അദ്ദേഹത്തിന്‌ നാടകരച 
നയ്ക്കുള്ള സര്‍വ്വസൌകര്യങ്ങളും 
ഒരുക്കിക്കൊടുത്ത കഴിവുള്ളവള്‍. 
യുളീന്റെ നിര്‍ദ്ദേശത്തിനു വിപരീ 
തമായി അദ്ദേഹത്തിന്റെ അവസാ | ൭07: 


മയിംസ്‌ ജൂനിയര്‍ (ജമ) - ജീവിതത്തി; 
ഒന്നും നേടാത്ത മദ്യപാനി 
ജനനം 1878ല്‍ 
മരണം 4923-ല്‍ മദ്യപാനം മൂലം 
എദ്ധമങണ്ങ്‌ ജനനം -.1885-ല്‍ - 
ഒന്നരവയസ്സില്‍ മരണം 
ഭാര്യമാര്‍ 


i കാത്തലീല്‍ മജുല്‍കില്‍്സ്‌-1909-യൂജീനു നകാലനാടകങ്ങളൊക്കെ പ്രസിദ്ധീ പതിനെട്ടാമത്തെ വയസ്സില്‍ 
| കഷ്ടിച്ചു ഇരുപതു വയസ്സു കരിക്കാന്‍ നിശ്ചയിച്ചത്‌ തന്റെ അച്ഛന്റെ 
4 പ്രായമുള്ളപ്പോള്‍ ആരേയും കാര്‍ലോട്ടയാണ്‌. പ്രായമുണ്ടായിരുന്ന ചാര്‍ലി 


ചാപ്പീനെ വിവാഹം കഴിച്ചു 
സ്വിറ്റ്‌ സര്‍ലണ്ടില്‍ 
ചെന്ന്‌ രക്ഷപ്പെട്ട്‌. 


മക്കള്‍ 
യൂജീന്‍ ജൂനിയര്‍: കാത്തലീന്റെ മകന്‍ 
ജനനം 1910-ല്‍, പഠിക്കാന്‍ 


അറിയിക്കാതെ കല്യാണം 
. വിവാഹമോചനം 1912-ല്‍. 
ആഗ്രനസ്‌ ബ്വോള്‍ട്ടല്‍ -. വിവാഹം . 


യിരുന്നു സ്ഥിരം ആള്‍ക്കാര്‍. വെറും സാധാരണക്കാരുടെ അസാധാ 
രണ സമ്ീര്‍ണ്ണജീവിതകഥകള്‍ നേരിട്ടു യൂജീന്‍ പഠിച്ചതും ഇവിടെനി 
ന്നുതന്നെയായിരുന്നു. 

പ്രത്യേകിച്ച്‌ ഒന്നും ചെയ്യാനില്ലാതെ. ആശിക്കാനൊന്നുമില്ലാതെ അല 
ഞ്ഞുതിരിഞ്ഞ യുജീൻ ഉറക്കഗുളികകള്‍ കഴിച്ച്‌ ആത്മഹത്യയ്ക്കു ശ്രമം 
നടത്തി. കഷ്ടിച്ച്‌ രക്ഷപ്പെട്ടെന്നേയുള്ളൂ. 1912 ക്രിസ്തുമസ്സ്‌ ആയപ്പോ 
ഴേയ്ക്കും ആരോഗ്യം പൂര്‍ണ്ണമായി തകര്‍ന്ന്‌ ക്ഷയം പിടിച്ച്‌ ഒരു സാനി 
ട്ടോറിയത്തില്‍ പ്രവേശനം നേടി. അവിടെവച്ചാണ്‌ ജീവിക്കണമെന്നും 
ഇയിക്കണമെന്നും ഒരു വലിയ എഴുത്തുകാരനാകണമെന്നുമുള്ള കാര്യ 
ങ്ങള്‍ ദൃഡമായി നിശ്ചയിച്ചത്‌. തന്റെ ഉള്ളിലുണ്ടായിരുന്ന സര്‍ഗ്ഗചേ 
തനകള്‍ക്ക്‌ താന്‍ പരിചയപ്പെട്ട ഒട്ടനവധി സാധാരണക്കാരുടെ ജീവി 
തകഥകളിലൂടെ ജന്മം കൊടുക്കാനാവുമെന്നു യൂജീനു നിശ്ചയമുണ്ടാ 
യിരുന്നു. അങ്ങനെയാണ്‌ ആദ്യത്തെ നാടകങ്ങള്‍ മുതല്‍ ശ്രമിച്ചത്‌ 
(Thirst 1913, Fog 1914) 

1914ല്‍ 'ബരണ്ട്‌ ഈസ്റ്റ്‌ ഫോര്‍ കാര്‍ഡിഫ്‌ (Bound East for Car 
40 എന്ന നാടകം എഴുതിക്കഴിഞ്ഞപ്പോള്‍ അതു രംഗത്തവതരിപ്പി 


സമ്മാനം നേടിയ യൂജിന ഓനിലിന്റെ വൃഥരിറഞ്ഞ ജിവിതത്തിന്റെ നേര്‍ക്കു 
ത്തിന്റെ നാടകങ്ങള്‍ അമേരിക്കന്‍ നാടകടവദിയെ ആഴത്തില്‍ സ്വാധി 


ea രക കക്കകള്‍ 
രനരരകരരമകകകകകരകരരടകകമരരമരകകരരരകരകകകരകരകരകകകുരെരകകകകകൻ. 


സ്‌ അയച്ച കാരണം ഏകനായ യൂജീനെ നോക്കാന്‍ ഒരു ആയ വന്നു 
-സാറാ സാന്‍ഡി. സാറ യുജീനു പറഞ്ഞുകൊടുത്ത പേടിപ്പെടുത്തുന്ന 
' കഥകള്‍ കുത്തിലും കൊലയിലുമൊക്കെ അവസാനിക്കുന്നവയായിരു 
4 ന്നു. പേടിസ്വപ്നങ്ങള്‍ കണ്ടു രാത്രി ഞെട്ടിയെണീറ്റ യൂജ്ീനെ സാന്ത്വ 
നപ്പെടുത്താന്‍ ആരുമുണ്ടായിരുന്നില്ല. അമ്മ എല്ല കറുപ്പ്‌ തിന്ന്‌ കിറു 
ങ്ങിക്കിടക്കുകയായിരുന്നു. 

ഏഴുവയസ്സായപ്പോഴേയ്ക്കും യൂണ്ണിനേയും ഒരു കത്തോലിക്കാ ബോര്‍ 
ഡിങ്ങ്‌ സ്‌കൂളിലേയ്ക്കു പറഞ്ഞുവിട്ടു. പന്ത്രണ്ടുവയസ്സായപ്പോഴേ 
യ്ക്കും യൂജിന്‌ പള്ളിയേയും പട്ടക്കാരേയും വേണ്ടെന്നായി. പില്‍ക്കാ 
ലത്ത്‌ യുജീന്‍ രേഖപ്പെടുത്തിയിട്ടുണ്ട്‌ “സത്യത്തില്‍ എനിക്കൊരു ബാ | 
ല്യകാലമുണ്ടായിരുന്നില്ല്‌ എന്ന്‌. പുസ്തകങ്ങള്‍ മാത്രം കുട്ടുകാര്‍. ചെറു 


യിംസ്‌ ഒരു വഴിയേ കണ്ടുള്ളൂ. യൂജീനെ ഹോണ്ടുറാസ്സിലേ 
കെട്ടിക്കുക. നടന്നതും അതുതന്നെ. പക്ഷേ. അതിനിടയില്‍ 
യാതെ യൂജീന്‍ രണ്ടുമാസം ഗര്‍ഭമുണ്ടായിരുന്ന കാത്തലീനെ 
ണം കഴിച്ചിട്ടാണ്‌ നാടുവിട്ടത്‌ (1909). തനിക്കൊരു മകന്‍ 
ര്യം പോലും യൂണീന്‍ അഞ്ചാറുകൊല്ലം അറിഞ്ഞതേയില്ല. 
ഹോണ്ടൂറാസ്സില്‍ വച്ച്‌ മലേറിയ പിടിച്ച്‌ അവശനായ യ 
ച്ചുവന്നു. അച്ഛന്റെ നാടകക്കമ്പനിയില്‍ ഒരു അസിസ്റ്റന്റ്‌ മാ 
യി ചേര്‍ന്നെങ്കിലും അതില്‍നിന്നു രക്ഷപ്പെടാന്‍ ഏതോ ഒരു & 
നാവികനായി സ്ഥലംവിട്ടു. പിന്നെയും പൊങ്ങിയത്‌ ന്യൂയോ 
ഒരു ചാരായചാപ്പയില്‍. “ജിമ്മി ദി പ്രീസ്റ്റ്‌ എന്ന ആ നരകക്ക്‌ 
വഞ്ചിക്കാരും തെണ്ടികളും ചിത്രമെഴുത്തുകാരും കവികളുമെേ 


a മലയാളം ഓണപ്പതിപ്പ്‌ ne യാളം ഓണപ്പതിപ്പ 
ne ആഗസ്ററ്‌ 2004 ൦ 163 


| ആഗസ്ററ്‌ 2004൦ 162 


ക്കാന്‍ അര്‍പ്പണബോധമുള്ള ഒരു നാടക്രഗൂപ്പ്‌ മുന്‍കൈയെടുത്തു “പ്രോ 
വിന്‍സ്റ്റണ്‍ പ്ളെയേഴ്‌സ്‌ ; ബ്രോഡ്‌വേ തിയേറ്റര്‍ കൂട്ടരുടെ രീതികള്‍ 
ക്കു വിഭിന്നമായി എഴുത്തുകാരന്‌ പൂര്‍ണ്ണസ്വാതന്ത്യം കൊടുത്തു മെ 
| ലോഡ്രാമയൊക്കെ ഒഴിവാക്കി ജീവിതസ്പര്‍ശിയായ നാടകങ്ങള്‍ എഴു 
തിയ നാടകമെഴുത്തുകാര്‍ക്കായാണ്‌ അവര്‍ മുന്‍തൂക്കം കൊടുത്തത്‌. 
ge “വീട്ടിലേയ്ക്ക ഒരു നീണ്ടയാത്ര' (The Long Voyage Home). കരീബി 
ന! സ്സീലെ ചന്ദ്രന്‍ (The Moon of Carebies) എന്നിവതൊട്ട്‌ 1020-ല്‍ എഴു 

പ തിയ 'ച്ര്രവാളത്തിനപ്പുറത്ത്‌' (Beyond the Horizon) ആയപ്പോഴേ 
യ്ക്കും ഏറ്റവും പ്രശസ്തനായ അമേരിക്കന്‍ നാടകകൃത്തായി യൂജീന്‍ 
അറിയപ്പെട്ടുകഴിഞ്ഞു. “കാര്‍ഡിഫ്‌ നാടകത്തിനായിരുന്നു (Bound East 
for Cardiff) ആദ്യത്തെ പുലിറ്റ്‌സര്‍ സമ്മാനം (1914). 


ദുഃഖങ്ങളുടെ പെരുമഴ 


യൂഴിന്റെ ഒന്നാം വിവാഹമോചനം ഒട്ടും വിഷമമായിരുന്നില്ല. കാ 
ത്തലീന്‍ ഒരു ഉപാധിയും വയ്ക്കാതെ സ്വയം ഒഴിഞ്ഞുകൊടുത്തു. യൂ 
ജീന്‍ അവളെക്കുറിച്ച്‌ പിന്നീട്‌ എഴുതി. “ഞാനൊട്ടും സ്നേഹം കൊടു 
ക്കാത്ത ഒരുവളാണ്‌. എന്റെ ജീവിതത്തില്‍ ഒട്ടും അലോസരമുണ്ടാക്കാ 
ത്തവളാണ്‌. 1918-ലാണ്‌ ആഗ്‌നെസ്‌ ബോള്‍ട്ടനുമായുള്ള വിവാഹം. 
അതില്‍ പിറന്നത്‌ രണ്ടുമക്കള്‍. മകന്‍ ഷേനും (1919) മകള്‍ ഓനയും 
(1925). അതിനിടയില്‍ ഒന്നിനുപുറകെ ഒന്നായി വന്ന ദുഃഖങ്ങളും. 
1920-ല്‍ അച്ഛന്‍ ജെയിംസ്‌ കാന്‍സര്‍ ബാധിച്ചു മരിച്ചു. അദ്ദേഹ 
ത്തിനുണ്ടായിരുന്ന കടങ്ങള്‍ വീട്ടാന്‍ ബാമി വിറ്റുതുലച്ചത്‌ കാലിഫോര്‍ 
ണിയയിലുണ്ടായിരുന്ന ജെയിംസിന്റെ ഓറഞ്ചുതോട്ടങ്ങളായിരുന്നു. 
അധികം വൈകാതെ എല്ല മോര്‍ഫിന്‍ കിട്ടാതെ വന്നപ്പോള്‍ ഭ്രാന്തെടു 
ത്ത്‌ ആശുപത്രിയില്‍ കിടന്നു മരിച്ചു. 1923-ല്‍ ജാമിയും മരിച്ചു, മുഴു 
ക്കുടിമുലം. കുടിച്ചു ലക്കുകെട്ട യൂജീന്‍, ചേട്ടന്റെ മൃതദേഹം പോലും 
കാണാനായില്ല. ആഗ്നെസ്സുമായുള്ള വിവാഹം കഷ്ടിച്ച്‌ പത്തുകൊ 
ല്ലം നീണ്ടുനിന്നു. പ്രേമത്തില്‍ തുടങ്ങിയ ആ വിവാഹം അവസാനി 
ക്കുന്നത്‌ വെറുപ്പിലാണ്‌. 1928-ല്‍ വഴക്കും വക്കാണവുമായി അവര്‍ 
പിരിഞ്ഞു. പക്ഷേ, അക്കാലത്താണ്‌ യുണ്ീന്റെ പ്രധാനപ്പെട്ട പല നാ 
ടകങ്ങളും പുറത്തുവന്നത്‌. രംഗത്തവതരിപ്പിച്ചപ്പോള്‍ യുജീന്‌ അവ 
നേടിക്കൊടുത്തത്‌ ചിരപ്രശസ്തി മാത്രമല്ല രണ്ടു പുലിറ്റ്സർ സമ്മാ 
നങ്ങള്‍ കൂടിയായിരുന്നു (Anna Christie 1921, Strange Interlude 1928). 
1928ലാണ്‌ കാര്‍ലോട്ട മോണ്ടറി യൂജ്ലീന്റെ ജ്ീവിതത്തിലേയ്ക്കു കട 
ന്നുവന്നത്‌. പരസ്പരസ്നേഹം എന്നതിലുപരി പരസ്പര ആശ്രിത 
ത്വം ആയിരുന്നു അവരുടെ ജീവിതത്തില്‍. ശ്രദ്ധാപൂര്‍വ്വമായ എഴുത്തി 
ന്‌ യൂജീനുവേണ്ടിയിരുന്നത്‌ ഒരു അലട്ടലുമില്ലാത്ത പ്രശാന്തമായ സാ 
ഹചര്യമായിരുന്നു. കാര്‍ലോട്ട അതിനുവേണ്ടി യൂജീന്റെ മക്കളെപ്പോ 
ലും അകറ്റി നിറുത്തി. യൂജീനാവട്ടെ തന്റെ നാടകങ്ങള്‍ രംഗത്ത്‌ അവ 
തരിപ്പിക്കാന്‍പോലും ഇഷ്ടപ്പെടാതെ എഴുത്തില്‍ മാത്രം ശ്രദ്ധ ചെലു 
ത്തിയവനും. [ 


യൂണീന്റെ മക്കള്‍ 


യൂജീന്‍ കാത്തലീനില്‍ പിറന്ന ആദ്യത്തെ മകന്‍ (യൂജീന്‍ ജൂനി 
യര്‍) പഠിക്കാന്‍ മിടുക്കനായിരുന്നു. യേല്‍ യൂണിവേഴ്സിറ്റിയില്‍ നിന്നു 
ഒരു ഡോക്ടറേറ്റ്‌ എടുത്തെങ്കിലും അയാളുടെ ജീവിതം മുഴുവന്‍ ഛിദ്ര 
മായിപ്പോയി. നാല്ലതാമത്തെ വയസ്സില്‍ കൈത്തണ്ടയിലെ രക്തക്കുഴ 
ലുകള്‍ മുറിച്ച്‌ ബാത്ത്ടബ്ബില്‍ ആത്മഹത്യ ചെയ്തു. ഒരു കുപ്പി മദ്യം മു 
ഴുവന്‍ കുടിച്ചുകഴിഞ്ഞാണ്‌ മരണം. “കുപ്പി മുഴുവന്‍ തീര്‍ക്കാതെ ഒരു 
ഓനില്ലും പോയി എന്നു പറയണ്ട്‌ എന്നുമാത്രമേ മരണക്കുറിപ്പില്‍ 
ഉണ്ടായിരുന്നുള്ളൂ. അഗ്‌നെസ്സിനു പിറന്ന മകന്‍ ഷേനും ഇതേപാത 


.യി കുറെ അസ്വസ്ഥതകള്‍ ഉണ്ടായിരുന്ന യൂജീന്‍ പൊതുവേദിക്ളി 


;158 ഏക്കര്‍ ഭൂമി വാങ്ങി ചൈനീസ്‌ മാതൃകയിലൊരു വീടുവച്ചു. അരി 


മലയാളം ഓണപ്പ തി പ്പ്‌ 


തന്നെ തുടര്‍ന്നു. കുടിച്ചുമദിച്ചു ഒന്നുമാകാതെ തെണ്ടിത്തിരി 

ന്നു. ഒടുവില്‍ 1977-ല്‍ താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ പതിനാല്ല, 
നിലയില്‍നിന്ന്‌ ചാടിച്ചത്തു. യൂജീന്റെ മക്കളില്‍ ഓന മാത്രം 

ട്ടു. തന്റെ പിതാവിനോളം തന്നെ പ്രായമുണ്ടായിരുന്ന ചാര്‍ളി ചു 
നെയാണ്‌ ഓന കല്യാണം കഴിച്ചത്‌. ചാപ്ലിന്‍ ഓനയുമായി സ്പിറ്റ്സര്‍ 
ണ്ടിലേയ്ക്കു കടന്നു. 


ത്ത്‌. 1943 ആയപ്പോഴേയ്ക്കും യൂണ്ണീന്‍ എഴുത്തു പൂര്‍ണ്ണമാ 

യി നിറുത്തി. അപ്പോഴേയ്ക്കും വിറയല്‍ മാത്രമല്ല നടക്കാനു 

മായി വിഷമം. പിന്നെയാണ്‌ സംസാരത്തിനു കൊഞ്ഞ തുട 

ങ്ങിയത്‌. കുടിച്ചുകുടിച്ചാണ്‌ യൂജീന്‌ ഈ രോഗം വന്നതെന്നാ 

യിരുന്നു പൊതുവേ ധാരണ. പക്ഷേ. 192$-നുശേഷം വളരെ 

മിതമായ തോതിലേ യൂജീന്‍ മദ്യപിച്ചിരുന്നുള്ളൂ. 1945-നു 

ശേഷം കുടി പൂര്‍ണ്ണമായും നിറുത്തി. എങ്കിലും രോഗം കടു 

ത്തുതന്നെ വന്നു. അപ്പോഴാണ്‌ പാര്‍ക്കിന്‍സണ്‍ രോഗമാണ്‌ 
യുജിനെന്ന്‌ ഡോക്ടറന്മാര്‍ വിധിച്ചത്‌. അവര്‍ കൊടുത്ത മരു 
ന്നുകളൊന്നും ഫലിച്ചുമില്ല. അമിതമായ ആകാംക്ഷയും പേ 
ടിയും മാറ്റാന്‍ മരുന്നുകള്‍ വേറെ. 

1951-ല്‍ കുറച്ചുനാള്‍ കാര്‍ലോട്ട മടുത്തു പിണങ്ങിപ്പോ 
യി. അന്നു യൂജീന്‍ കെഞ്ചി, “എന്റെ പൊന്നേ. തിരിച്ചുവാ: 
നീയില്ലാതെ എനിക്കിനി വേനെയാരുമില്ല: നീയില്ലെങ്കില്‍ ഞാന്‍ 
ചത്തുപോകും”. മനമുരുകി കാര്‍ലോട്ട തിരിച്ചുവന്നെങ്കിലും 
“താവോ വീട്‌ വിട്ട്‌ ബോസ്സണിലുള്ള ഷെല്‍ട്ടുണ്‍ ഹോട്ടലി 
ലായി താമസം രണ്ടുപേരും. യൂജീന്‍ പറഞ്ഞു “എനിക്കറി 
യാമായിരുന്നു ഇതുതന്നെയാവുമെന്ന്‌. ജനിച്ചത്‌ ഒരു നശിച്ച 
ഹോട്ടലില്‍, മരിക്കുന്നതും ഒരു ഹോട്ടലിലാവും എന്ന്‌ . അവ 
സാനത്തെ രണ്ടുകൊല്ലം കിടന്നിടത്തുനിന്നു അനങ്ങണമെ 
ങ്കില്‍പ്പോലും കാര്‍ലോട്ടയുടെ സഹായം വേണമായിരുന്നു. 
1953 നവംബറില്‍ യൂഇിന്‌ ന്യുമോണിയ പിടിച്ചു മുപ്പത്താറു 
മണിക്കൂര്‍കൊണ്ട്‌ ബോധം കെട്ടു മരിച്ചു. അമേരിക്കക്കാര്‍ യൂ 
ജീനെ മറന്നുകഴിഞ്ഞിട്ട്‌ അന്നേയ്ക്ക്‌ ഒരുപാട്‌ കൊല്ലം കഴി 
ഞ്ഞിരുന്നു. ചരമവാര്‍ത്തകള്‍ ദിനപത്രങ്ങളുടെ ഉള്‍പ്പേജുക. 
ളില്‍ ഒതുങ്ങി. താന്‍ മരിച്ച്‌ ഇരുപത്തഞ്ചു കൊല്ലം കഴിഞ്ഞേ 
തന്റെ അവസാനകൃതികള്‍ അഭിനയിക്കാനോ പ്രസിദ്ധീകരി 
ക്കാനോ കൊടുക്കാവൂ എന്നായിരുന്നു യുജ്ീന്റെ നിര്‍ദ്ദേശം. 


ഹോട്ടല്‍ മുറിയില്‍ അവസാനം 


വഴക്കും വക്കാണവും ഇറങ്ങിപ്പോക്കുമൊക്കെ ഉണ്ടായിരുന്നെള്ള 
ലും കാര്‍ലോട്ടയാണ്‌ യുജിനുവേണ്ട സ്വസ്ഥതയും ഒരു അടുക്കും ചിട്ട 
യുമൊക്കെ കൊടുത്തത്‌. യൂജീന്‌ എഴുത്തിനോടു മാത്രമേ പ്രതിബ്ഭയ 
തയുണ്ടായിരുന്നുള്ളൂ. അതിപ്രസിദ്ധങ്ങളായ ഇലക്ട്രാ നാടകത്രയത 
ളും (Mourning Becomes Electra) മറ്റും ഇക്കാലത്താണ്‌ പ്രസിദ്ധീക 
ച്ചത്‌. 1934-ല്‍ പൊളിഞ്ഞുപാളീസായ 'അന്തമില്ലാത്ത ദിനങ്ങള്‍ (യ; 
Without End) ക്കുശേഷം യൂജീന്‍ തീരുമാനിച്ചു തന്റെ നാടകങ്ങളെ 
ന്നും ഇനി പ്രസിദ്ധീകരിക്കാന്‍ കൊടുക്കുന്നില്ലെന്ന്‌. 

1936-ലാണ്‌ യൂജീന്‌ നോബല്‍ സമ്മാനം കിട്ടുന്നത്‌. ശാരീരികമു 


ത്നനത്ത്തത്നനത്തി്തതാ ചിത്ത 


യൂജീന്‍ ഓനിലിന്റെ മരണശേഷം പ്രസി 
ദ്ധ) കരിച്ച രാത്രിയിലേക്ക്‌ നിങ്ങ ഒര 
യാത അമയെ ക്രേസ്ഥാനത്തുനിി 
ത്തി രചിച്ച മഹത്തായ ഒരു നാടകമായിരുന്നു 


കക ജീവിതം നാടകമാകുമ്പോള്‍ 
ലൊന്നും പ്രത്യക്ഷപ്പെടാന്‍ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട്‌ നോബൽ 
സമ്മാനം വാങ്ങാന്‍ നേരിട്ടുപോകാതെ ഒഴിഞ്ഞുമാറിയെങ്കിലും സമ്മാ 
നത്തുകയായി കിട്ടിയ 40,000 ഡോളര്‍ കൊണ്ട്‌ കാലിഫോര്‍ണിയയില്‍ 


കരചനാപഠനം ഹാര്‍വാര്‍ഡ്‌ യൂണിവേഴ്‌സി 
്‌ പിയേഴ്‌സ്‌ ബെക്കറിന്റെ (1914-15) അടു 
ന്നില്ല. അവിടെ കുറച്ചുനാള്‍ പഠിച്ചെങ്കിലും 
ല്‍ക്കുള്ള അനുഭവങ്ങളുടെ പരമ്പരകളില്‍ . 
പിന്നെ ആഗസ്റ്റ്‌ സ്‌റ്റിന്‍ടബര്‍ഗ്‌ (August 
൧). ബര്‍നാര്‍ഡ്‌ ഷാ, ഫ്രോയിഡ്‌, യുങ്‌. എമ്മ ഗോള്‍ 
ഡ്മാന്‍, നിഷേ എന്നിവരായിരുന്നു മാര്‍ഗ്ഗദര്‍ശികള്‍. ആദ്യ 
ത്തെ യുജീൻ നാടകമെന്നു കരുതാവുന്ന “ദാഹം (Thirst- 
1913) മുതല്‍ അവസാനത്തെ നാടകമായ “താന്തോന്നികള്‍ 
ക്കൊരു ചന്ദ്രന്‍” (A Moon for the Misbegotten) വരെയുള്ള 
നാടകങ്ങളില്‍ ഒക്കെയും പ്രതിഫലിക്കുന്നത്‌ തന്റെ ജീവിതാ 
നുഭവങ്ങളും പരിചയക്കാരുമായിരുന്നു. 1914-ല്‍ പുലിറ്റ്‌സര്‍ : 
സമ്മാനം കൊടുത്തപ്പോള്‍ അവര്‍ ചൂണ്ടിക്കാട്ടിയ മേന്മയും 
ഈ ജീവിതസമഭിസരണം തന്നെയായിരുന്നു. 

പിന്നെയുള്ള നാടകങ്ങളില്‍ ഈ ശില്ലചാതുര്യം ഏറിവ 
ന്നു. കഥാബീജം മനസ്സില്‍ വീണാല്‍ അവ മുളപൊട്ടുന്നേര 
ത്തുതന്നെ തനിക്കുനല്ല പരിചയമുള്ള ആള്‍ക്കാരും അനുഭ 
വങ്ങളും കൊണ്ട്‌ കഥയുടെ പൂര്‍ണ്ണരൂപം കൊടുക്കും. എഴു 
താന്‍ തുടങ്ങിയാല്‍ അതില്‍ മാത്രമേ ശ്രദ്ധയുണ്ടാകുകയു 
ള്ളൂ. അഗ്നെസ്സുമായി വേര്‍പേടാനുള്ള കാരണം തന്നെ കീ 
ണുങ്ങിക്കരയുന്ന ഷേനിനേയും ഓനയേയും അവരുടെ മൂത്ര 
ത്തുണികളേയും സഹിച്ചുകൂടാതെ വന്നതാണ്‌. പിന്നെ അ 


നു പേര്‌ “താവോ വീട്‌. യൂജ്ീന്റേയും കാര്‍ലോട്ടയുടേയും മാത്രം താമ 
സം. അവിടെവച്ചാണ്‌ യൂജീന്‍ അവസാനകാലത്തെ നാടകങ്ങളൊക്കെ 
എഴുതിത്തീര്‍ത്തത്‌. (The Iceman Cometh- 1939, A Long Days Jour 
ney Into Night- 1941, A Moon for the Misbegotten- 1943). 1934 
മുതല്‍ ഏകദേശം പത്തുകൊല്ലം മിനക്കെട്ട്‌ പതിനൊന്നു ഖണ്ഡങങ 
ളുള്ള ഒരു നീണ്ട നാടകം എഴുതിത്തീരാനാവാതെ മുഴുവന്‍ ചീന്തിക്കള 
ഞ്ഞു. എങ്ങനെയോ അതിലൊരു ഭാഗം മാത്രം നശിക്കാതെ രക്ഷ്‌ 
പ്പെട്ടു (A Touch of the Poet). 

യുജീൻ എന്നും ഡയറിയെഴുതുമായിരുന്നു. അതിലാണ്‌ തന്റെ സ 
കാര്യദുഃഖങ്ങളും കഥകളുടെ ഇതിവൃത്തങ്ങളും വായിച്ച പുസ്തക. 
ളെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായങ്ങളും ഒക്കെ എഴുതിയിട്ടത്‌. 1943 മ 
യ്മാസം നാലാം തീയതിയാണ്‌ അവസാനത്തെ ഡയറിക്കുറിപ്പ്‌. ൽ 
പ്പോഴേയക്കും ഒട്ടും എഴുതാന്‍ വയ്യാതായി. 1906 മുതല്‍ കുറേശ്ശേ കൈ 
വിറയല്‍ ഉണ്ടായിരുന്നെങ്കിലും അതു എഴുത്തിനെ ബാധിക്കാതിരിക്കാന്‍ 
യുജീൻ കണ്ടുപിടിച്ച ഒരു മാര്‍ഗം തീരെ ചെറിയ അക്ഷരങ്ങളില്‍ എഴു 
തുന്നതായിരുന്നു. 1939 ആയപ്പോഴേയ്ക്കും ആ അക്ഷരങ്ങള്‍ വായി 
ച്ചെടുത്ത്‌ ടൈപ്പുചെയ്യാൻ കാര്‍ലാട്ടയ്ക്കുപോലും വിഷമമായി. ഭൂ 
ക്കണ്ണാടി വച്ചുനോക്കിയാലും മനസ്സിലാക്കാതെയായി യൂജീന്റെ എഴു 


ലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004൦ 164 


ആഗസ്ററ്‌ 2004 » 165 


ി ഗ്നെസ്സിന്റെ പൊട്ടസാഹിത്യരചനകള്‍ അസഹ്യമായതുകൊണ്ടും. 
hs യൂജീന്‌ ചിലപ്പോള്‍ വര്‍ഷങ്ങള്‍ തന്നെവേണ്ടിവന്നു ചില നാട 
കങ്ങളുടെ ഒതുക്കും ചിട്ടയുമുള്ള കഥാഘടന വികസിപ്പിച്ചെടുക്കാന്‍. 
ഉദാഹരണത്തിന്‌ ഇലക്ടാ നാടകങ്ങളുടെ തുടക്കം 1926 വസന്ത 
| ത്തോടുകൂടിയാണ്‌. കഥാബീജും കിട്ടിയെങ്കിലും അതൊന്നു വികസി 

പ്പിച്ച്‌ കഥാപാത്രങ്ങളെ മനസ്സില്‍ പാകപ്പെടുത്തിയെടുക്കാന്‍ 1929 ഒ 
i ക്ടോബര്‍ വരെ വേണ്ടിവന്നു. ഫ്രോയിഡ്‌ അവതരിപ്പിച്ച ഈഡിപ്പസ്‌ 
| 4] കോംപ്ലക്‌സും ഇലക്ട്രാ കോംപ്ലക്‌സുമൊക്കെ യൂജീന്റെ മനസ്സില്‍ 
| ഒരു അസാധാരണ കുടുംബത്തിന്റെ സര്‍വ്വനാശകഥയായി രൂപാന്തര 
1 ch പെട്ടു. 
pe യൂജീന്റെ നാടകങ്ങളില്‍ ഞാന്‍ ആദ്യം വായിച്ച ഇലക്ട്രാ നാടക 
ത്രയം ഇന്നും മറന്നിട്ടില്ല (Mourning Becomes Electra: The Home 
Coming, The Hunted, The Haunted). ഭര്‍ത്താവായ എസ്രയെ വെറു 
ക്കുന്ന ഭാര്യ ക്രിസ്റ്റീന്‍ അച്ഛനെ സ്നേഹിക്കുന്ന അമ്മയെ വെറു 
ക്കുന്ന മകള്‍ ലവനിയ. അച്ഛനെ വെറുക്കുന്ന അമ്മയെ സ്നേഹി 
ക്കുന്ന മകന്‍ ഓറിന്‍. തന്റെ ജാരനായ ആഡം ബ്രാന്റിനെ വിവാഹം ക 
ഴിക്കാന്‍ ക്രിസ്റ്റീന എസ്രയെ വിഷം കൊടുത്തു കൊന്നു. അതറിഞ്ഞ 
ലവനിയയും ഓറിനും ആഡം ബ്രാന്റീനെ കൊന്നു. ആഡത്തിന്റെ മര 
ണത്തില്‍ മനം നൊന്ത്‌ ക്രിസ്റ്റീന ആത്മഹത്യ ചെയ്തു. അമ്മയുടെ മര 
ണത്തിന്‌ കാരണമായതില്‍ റിന്‌ ജീവിതം ദുസ്സഹമായി സ്വയം ജീവി 
തമൊടുക്കി. ലവനിയ ജീവിതത്തെ അഭിമുഖീകരിച്ചത്‌ വേറൊരു തര 
ത്തിലാണ്‌. “അമ്മയും ഓറിനും പോയതുപോലെ ഞാന്‍ പോവില്ല. 
എനിക്കു കിട്ടേണ്ട ശിക്ഷ ഞാന്‍ തന്നെ നടപ്പാക്കണം. മരിച്ചവരോ 
ടൊപ്പം ആരുമില്ലാതെ തനിച്ച്‌ ജീവിക്കുക എന്നതാണ്‌ എനിക്കുള്ള 
ശിക്ഷ". ഇലക്ട്രാ ദുഃഖമായി മാറുന്നു. സമസ്യയായ പേരാണ്‌ നാടക 
ത്തിന്‌. 

യൂജീന്‌ പതിനെട്ട്‌ വയസ്സുമുതല്‍ (1906) കൈവിറയല്‍ ഉണ്ടായിരു 
ന്നു. ഞങ്ങളുടെ ഭാഷയില്‍ നിസ്സാരമായ വിറയല്‍ (Benign Essential 
tremor). സത്യത്തില്‍ ഇത്തരം വിറയല്‍ മദ്യംകൊണ്ട്‌ കുറച്ചേറെ കുറ 
യുകയും ചെയ്യാം. പക്ഷേ നാല്പതു നാല്പത്തൊന്നു വയസ്സായപ്പോ 
ഴേക്കും അതിനു പുറമേ സെറിബെല്ലാം ശക്തിഹീനമായതുകൊണ്ടുള്ള 
വിറയല്‍ കൂടി ആയി. പ്രകടമായ രീതിയിലുള്ള വിറയല്‍ കാരണം യു 
ജീന്‌ മറ്റുള്ളവരെ അഭിമുഖീകരിക്കാന്‍ വൈമുഖ്യമായി. പൊതുപരിപാ 
ടികളില്‍ നിന്നൊക്കെ ഒഴിഞ്ഞ്‌ റിഹേഴ്‌സല്‍ ക്യാമ്പുകളില്‍ പോലും പോ 
കാതെ നാടകക്കമ്പനികളെയും ശപിച്ച്‌ താവോ വീട്ടില്‍ ഒതുങ്ങിക്കൂടി. 

ആദ്യം മുതലേ യൂജീന്റേത്‌ തീരെ ചെറിയ കയ്യെഴുത്തായിരുന്നു. 
പിന്നെപ്പിന്നെ അത്‌ വെറും കുരുകുരുത്തവയായി. 1940-41 ലാണ്‌ തന്റെ 
കുടുംബകഥയുടെ പുനരാവിഷ്കാരമായി 'രാത്രിയിലേക്കു നീണ്ട ഒരു 
യാത്ര” (Long Days Journey into night) എഴുതി തീര്‍ത്തത്‌. അച്ഛ 
ന്‍ ജെയിംസും, അമ്മ എല്ലയും സഹോദരന്‍ ജാമിയുമൊക്കെ ടൈറോ 
ണും, മേരിയുമൊക്കെയായി പുനര്‍ജൂനിക്കുകയാണ്‌ അതില്‍. സ്വന്തം 
ജീവിതത്തിന്റെ താളം തെറ്റിയ നാശത്തിലേക്കുള്ള വല്ലാത്ത ദുരന്തക 
ഥ. 

1943-ലാണ്‌ “താത്തോന്നികള്‍ക്കൊരു ചന്ദ്രന്‍” (A moon for the 
Misbegotten) എഴുതി തീര്‍ത്തത്‌. 1934-ല്‍ “അന്തമില്ലാത്ത ദിനങ്ങള്‍” 
(Days without End) പൊളിഞ്ഞതിനുശേഷം യൂജീന്റെ ജീവിതകാലത്ത്‌ 
“താന്തോന്നികള്‍ക്കൊരു ചന്ദ്രന്‍” മാത്രമേ രംഗത്ത്‌ അവതരിപ്പിച്ചിട്ടു 
ള്ളൂ (1947). യൂജീന്റെ നിര്‍ദ്ദേശം താന്‍ മരിച്ച്‌ ഇരുപത്തഞ്ചുകൊല്ലം ക 
ഴിഞ്ഞേ മറ്റുള്ള തന്റെ നാടകങ്ങള്‍ അവതരിപ്പിക്കാന്‍ കൊടുക്കാവൂ 
എന്നായിരുന്നു. പക്ഷേ യുഴ്ീന്റെ ഒസ്യത്തില്‍ സര്‍വ്വാവകാശവും കി 
ട്ടിയ കാര്‍ലോട്ട യുജ്ീനോടുചെയ്ത ഏറ്റവും നല്ല മരണാനന്തര നന്മ ആ 
നിര്‍ദ്ദേശം നിരാകരിച്ചതാണ്‌. 1956-ല്‍ 'രാത്രിയിലേക്കു നീണ്ട ഒരു 
പകല്‍യാത്ര' ന്യൂയോര്‍ക്ക്‌ സിറ്റിയിലെ സ്‌ക്വയര്‍ തീയേറ്റര്‍ രംഗത്ത്‌ 


അവതരിപ്പിച്ചു. അടുത്തകൊല്ലം ആ നാടകത്തിനു പുലിറ്റ്‌സര്‍ സത്തു 
നവും കിട്ടി. 


യൂജീന്‍ ഓനില്ലിന്റെ രോഗം 

രര്‍ല്റുപ്പത്തിലേ തന്നെ യൂജീന്‌ “ എസ്സെന്‍ഷ്യല്‍ ട്രെമര്‍' (തീ 
യല്‍) ഉണ്ടായിരുന്നു. 1941-ലാണ്‌ വിറയല്‍ വല്ല 
അത്‌ പാര്‍ക്കിന്‍സണ്‍ രോഗമാണെന്നു നിശ്ചയിച്ച്‌ ഡ്രേ 
ള്‍ കൊടുത്തത്‌. അക്കാലത്ത്‌ പാര്‍ക്കിന്‍സണ്‍ രേ 
ഫലപ്രദമായ മരുന്നുകളൊന്നും ഇല്ലായിരുന്നു. പഷ്ഷേ 
യൂജീന്‍ ചെറുപ്പത്തിലേ കണ്ടുപിടിച്ച ഒരു ടെക്നിക്ക്‌ തീരെ ചെറിയ 
അക്ഷരങ്ങളില്‍ എഴുതുന്നതായിരുന്നു വിറയല്‍ മറയ്ക്കാന്‍, 1941.) 
വരെയൊക്കെ കാര്‍ലോട്ട ഭൂതക്കണ്ണാടി വച്ചും, ഈഹിച്ചും വാക്കുകള്‍ 
വായിച്ചെടുത്ത്‌ ടൈപ്പുചെയ്തു ശരിയാക്കുമായിരുന്നു. 1943-ആയപ്ലേ 
ഴേക്കും അതും അസുധ്യമായി. 


ആദ്യമേതന്നെയുണ്ടായിരുന്നു ഒട്ടൊക്കെ ഏറ്റക്കുറച്ചിലോടെ വിഷ 
ദവും ആകാംക്ഷയും. 1910-ല്‍ അവ യുജ്ീനെ ആത്മഹത്യയുടെ 
വക്കില്‍വരെ കൊണ്ടെത്തിച്ചു. 1903- മുതല്‍ ഒരു നിയന്ത്ണവുമില്ലാത്ത 
മദ്യപാനവും ഉണ്ടായിരുന്നു. കുറച്ചൊരു നിയന്ത്രണം 1928-മുതല്‍ വ 
രുത്തിയെങ്കിലും മദ്യം പൂര്‍ണ്ണമായും നിറുത്തിയത്‌ 1945-ലായിരുന്നു. 
പക്ഷേ മാളോരെല്ലാം അറിഞ്ഞിരുന്നു യൂജീന്റെ മദ്യപാനവിക്രിയകളൊ 
ക്കെ. അവരൊക്കെ സ്വാഭാവികമായും കരുതിയത്‌ യൂജീനു മദ്യംകൊ 
ണ്ടുണ്ടായ രോഗം മാത്രമായിരുന്നുവെന്നാണ്‌. 

1953-നവമ്പര്‍ 27-നു യൂജീന്‍ മരിച്ചപ്പോള്‍ കാര്‍ലോട്ട ഡോക്ട? 
ന്മാരോട്‌ ആവശ്യപ്പെട്ടു. “ഞാനീക്കഴിഞ്ഞ കാലമൊക്കെ നോക്കിയ മനു 
ഷന്റെ രോഗം എന്താണെന്ന്‌ എനിക്കറിഞ്ഞേ പറ്റ്‌. മസ്സാച്ചു സെ 
റ്റ്സ്‌ ജനറല്‍ ആശുപത്രിയിലെ യൂജീന്റെ ആട്ടോപ്സി റിപ്പോര്‍ട്ട്‌ പ്ര 
സിദ്ധീകരിക്കരുതെന്നായിരുന്നു കാര്‍ലോട്ടയുടെ നിര്‍ബ്ബന്ധ പൂര്‍വ്വമായ 
രണ്ടാമത്തെ ആവശ്യം. അതുകൊണ്ടാണ്‌ അവരും മരിച്ച്‌ ഒട്ടേറെനാള്‍ 
കഴിഞ്ഞിട്ടും യൂജീന്റെ ആട്ടോപ്സി നടത്തിയ ഡോ. റിച്ചാര്‍ഡ്‌ സണ്ണി 
ന്റെ റിപ്പോര്‍ട്ട്‌ വെളിച്ചം കാണാതെ കിടന്നുപോയത്‌. 1997-ല്‍ റിച്ചാര്‍ 
ഡ്‌ സണ്ണിന്റെ ആവശ്യപ്രകാരം യൂജീന്റെ ഇന്നു ജീവിച്ചിരിക്കുന്ന പേര്‍ 
ക്കുട്ടികള്‍ ആ റിപ്പോര്‍ട്ട്‌ പ്രസിദ്ധീകരിക്കാന്‍ സമ്മതം കൊടുത്തു. 
1999-ല്‍ റിച്ചാര്‍ഡ്‌ സണ്ണും മരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ സഹപ്രവര്‍ 
ത്തകനായിരുന്ന ഡോ. ബ്രുസ്പ്രൈസ്‌ അതിനുമുമ്വേതന്നെ ആറി 


“മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 . 166 


പോര്‍ട്ടിന്റെ നക്കല്‍ റിച്ചാര്‍ഡ്സണ്ണിനെ കാണിച്ച്‌ പ്രസിദ്ധീകരിക്കാ 


അവകാശം നേടിയിരുന്നു. 2000-ഏപ്രില്‍ 13-ലെ ന്യൂ ഇംഗ്ലണ്ട്‌ 
ല്‍ ഓഫ്‌ മെഡിസിനില്‍ അതുവന്നപ്പോള്‍ യുജിന്റെ പ്രശസ്തി 
വിണ്ടും ഉയിര്‍ത്തെഴുനേല്‍ക്കുകയായിരുന്നു. 


നുള്ള 


സെറിബെല്ലാര്‍ ശോഷണം 


യ്യൂജിന്റെ അന്ത്യം ന്യൂമോണിയ വന്നിട്ടായിരുന്നു. പക്ഷേ. സ്ഥാ 
യിയായ പ്രധാനപ്പെട്ട രോഗം തലച്ചോറിന്റെ ഒരു ഭാഗമായ സെറിബെ 
ത്തിനായിരുന്നു. അത്‌ ക്ഷയിച്ച്‌ പ്രവര്‍ത്തനമാന്്യമാര്‍ന്നതായിരുന്നു. 
ആ സെറിബെല്ലം രണ്ടായി മുറിച്ചപ്പോള്‍ ഇടതും വലതും ഭാഗങ്ങള്‍ 
യോജിപ്പിക്കുന്ന “വെര്‍മിസ്‌ ശോഷിച്ച്‌ നേര്‍ത്ത്‌ കണ്ടു. സെറിബെല്ല 
ത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോശങ്ങളായ പെര്‍ക്കിഞ്ജി കോ 
ശങ്ങള്‍ തൊണ്ണൂറുശതമാനത്തിലേറെ നശിച്ചുപോയിട്ടുണ്ടെന്നും. 
സെറിബെല്ലം എന്നവാക്കിനര്‍ത്ഥം ചെറിയ മസ്തിഷ്കം എന്നാണ്‌. 


രണ്ടുവശത്തുമുള്ള സെറിബെല്ലത്തിന്റെ അര്‍ദ്ധഗോളങ്ങളെ ബസ്ധിപ്പി 
ക്കുന്ന ഭാഗം കണ്ടാല്‍ ഒരു പുഴുവിനെപ്പോലെ തോന്നും. അത കൊ 
ണ്ടാണതിനു പേരു വെര്‍മിസ്‌ എന്ന്‌ (Ves). സെറിബെല്ലത്തിന്റെ 
പ്രധാനധര്‍മ്മം ചലനങ്ങളുടെ താളവും, സൌമൃതയും സൂക്ഷ്മതയും 
ഒക്കെയാണ്‌. 

യുളീന്റെ രോഗം പാര്‍ക്കിന്‍സോണിസമേ അല്ലായിരുന്നു എന്നാ 
ണ്‌ റിച്ചാര്‍ഡ്‌സണ്‍ കണ്ടത്‌. പാര്‍ക്കിന്‍സണ്‍ രോഗത്തിന്റെ വിറയല്‍ 


കൂടുതല്‍ വെറുതെയിരിക്കുമ്പോഴാണ്‌. സെറിബെല്ലത്തിനണ്ടാവുന്ന രോ 
ഗങ്ങളില്‍ വിറയല്‍ തുടങ്ങുന്നതും കൂടുന്നതും അവയവദ്ദള്‍ ചലിപ്പി 
ക്കുമ്പോഴാണ്‌. ഒരു കപ്പു കാപ്പിയെടുക്കാന്‍ തുടങ്ങുമ്പോള്‍ ആരംഭി 
ക്കുന്ന വിറയല്‍ കപ്പ്‌ ചുണ്ടോട്‌ അടുപ്പിക്കുമ്പോള്‍ അതിതീവമായി 
മാറി കാപ്പി തുളുമ്പി താഴെവീഴും. കൈ നീട്ടിയിട്ട്‌ വിരല്‍ മൂക്കില്‍ തൊ 
ടാന്‍ പറഞ്ഞാല്‍ വിരല്‍ മൂക്കോട്‌ അടുപ്പിക്കുമ്പോള്‍ വിറയല്‍ ശക്ത 
മായി തട്ടി തട്ടി ചാഞ്ചാടും (Intention Trenor). പേശികള്‍ കുഴഞ്ഞ്‌ 
ക്ഷീണവും (19000൩). എഴുന്നേറ്റ്‌ നിന്നാല്‍ മുന്‍പിന്‍ ആടും. നട 
ക്കുന്നത്‌ കള്ളുകുടിച്ചവരെപ്പോലെ പ്രാഞ്ചി പ്രാഞ്ചി. സംസാരിക്കു 
മ്പോള്‍ നാക്കു വഴങ്ങാതെ വാക്കുകള്‍ക്കു ഇടര്‍ച്ചയും കുഴച്ചിലും. വശ 
ങ്ങളിലേക്കു നോക്കുമ്പോള്‍ കണ്ണുകളിലെ ചാഞ്ചാട്ടം വ്യക്തമാകും. 
ഇതൊക്കെത്തന്നെയായിരുന്നു യുജീനുണ്ടായിരുന്നതും. സംസാരം 
ഒച്ചകുറഞ്ഞ്‌ കുഴഞ്ഞ്‌ മറിഞ്ഞത്‌. കൈവിറയല്‍ എഴുത്തിനു; മാത്രമാ 
യിരുന്നില്ല. നേരെ ചൊവ്വെ ആഹാരം എടുത്തു കഴിക്കാന്‍ പോലും വ 
യ്യായിരുന്നു. വായ്ക്കരികില്‍ കയ്യെത്തുമ്പോള്‍ വിറയല്‍ ജാസ്സിയായി 


യൂജിന്റെ ആട്ടോപ്സി റികോര്‍ട്‌ അര്‍മ്ഥശങ്ക 


യില്ലാതെ സ്ഥിരീകരിച്ചത്‌ സെറിബെല്ലത്തി 


ന്റെ ശോഷിക്‌ എന്ന രോഗമായിദുന്തു 


കലകര രകരം 


ആഹാരം തെറിച്ചു വീഴുമായിരുന്നു. ഒടുവില്‍ തീരെ കിടപ്പായിപ്പോയി 
മരണംവരെ. 

കിടപ്പാകുന്നതിനു മുമ്പുതന്നെ യൂജീനും കാര്‍ലോടറ്ധ്ും നിശ്ചയി 
ച്ചു യൂജീന്റെ അവസാനകൃതിയായ ഒരു നാടകം (A Tale of Possersors. 


Self dispossessed) കത്തിച്ചുകളയുവാന്‍. അതിന്റെ ആദ്യത്തെ അഞ്ചാ 


റുപേജുകള്‍ മാത്രമേ യൂജീന്‌ ചീന്തിക്കളഞ്ഞ്‌ തീയിലിടാന്‍ പറ്റിയുള്ളൂ. 
പിന്നെയുള്ളതൊക്കെ ചെയ്തത്‌ കാര്‍ലോട്ടയാണ്‌. സ്വന്തം മക്കളെ ചിന്തി 
തീയിടുന്നപോല ഒരു അനുഭവമായിരുന്നു അവള്‍ക്ക്‌. 1949-ല്‍ തന്നെ 
അമേരിക്കന്‍ ദയാവധ സംഘടനയില്‍ യൂജീന്‍ അംഗത്വമെടുത്തിരുന്നെ 
ങ്കിലും വളരെ പരിതാപകരമായിട്ടായിരുന്നു യുജിന്റെ അന്ത്യം. 
യൂജീന്റെ ആട്ടോപ്സി റിപ്പോര്‍ട്ട അര്‍ത്ഥശങ്കയ്ക്കൊന്നും ഇടവ 
രാത്തവണ്ണം സ്ഥിരീകരിച്ചത്‌ സെറിബെല്ലത്തിന്റെ ശോഷിപ്പ്‌ എന്ന രോ 
ഗമായിരുന്നു എന്നാണ്‌ (Late eye Cerebellar റ്റാ. മദ്യപാനം കൊ 
ണ്ടുണ്ടാവുന്ന സെറിബെല്ലാര്‍ രോഗത്തില്‍ നിന്നു കുറെയേറെ വൃത്യാ 


സമുണ്ട്‌ ഇതിന്‌. 


ലയാളം ഓണപ്പ തി പ്പ്‌ 


ആഗസ്ററ്‌ 2004 » 167 


The Long Voyage Home, 1917 
ed lle, 1917 
The Moon of the ദേണ്ടെ, 1917 
Beyond the Horizon, 1918 
Anna Christie, 1920 -Second Pulitzer Prize 
The Emperor Jones, 1920 : 
I The Hairy Ape, 1921 
EE All God’s Chillun Got Wings; 1923 


HN ‘Bound East for Cardiff, 1914 .First Pulitzer Prize $e 


യൂജീന്‍ ഓനിലിന്റെ 
സര്‍ഗ്ഗലോകം 


അറുപതു നാടകങ്ങള്‍ 


അമേരിക്കന്‍ ഷേക്‌സ്പിയര്‍ 
എന്ന്‌ പേരെടുത്തു. 


അമേരിക്കന്‍ 
നാടകകൃത്തുകളില്‍ 
നോബല്‍ സമ്മാനം നേടിയ 
ഒരേ ഒരു വ്യക്തി 


Strange Interlude, 1927 -3rd Pulitzer Prize 
Mourning Becomes Electra, 1931 
Ah! Wilderness, 1932 
Days Without End, 1933 
The iceman Cometh, 1939 
‘Long Days Journey into Night, 1941 
-Ath Pulitzer Prize in 1957 - 
A Touch of the Poet, 1942 
ന A Moon forthe Misbegotten, 1943 


Ll പാരമ്പര്യരോഗമായിട്ടും ഇത്തരം സെറിബെല്ലാര്‍ രോഗംവരാം. യൂ 
i ജീന്റെ അമ്മ എല്ലയ്ക്കും, സഹോദരന്‍ ജാമിക്കും മൂത്തമകന്‍ യൂജീന്‍ 
ജൂനിയറിനും വിറയലും അമിത മദ്യപാനശീലവുമുണ്ടായിരുന്നു എന്നു 
ചരിത്രം. പക്ഷേ അവര്‍ക്കൊന്നും തന്നെ യൂജ്ലീനുണ്ടായിരുന്നപോലെ 
Te യുള്ള രോഗമില്ലായിരുന്നു. 

I കുടലെടുത്തുകാണിച്ചാലും വാഴനാര്‍ എന്ന രീതിയില്‍ ഈ റിപ്പോര്‍ 
il ട്ടിനുമുണ്ടായി കുറെ പ്രതിവാദങ്ങള്‍. അതിലേറ്റവും പ്രധാനം യൂജീ 
| th ന്റെ ജീവചരിത്രകാരനായ ആര്‍തര്‍ഗെല്‍ബിന്റേതാണ്‌. ഈ റിപ്പോര്‍ട്ടി 
1 
| 


1: നെ കളിയാക്കാനും പലരും മറന്നില്ല. 2000-ഏപ്രില്‍ 24-ലെ ടൈം വാ 
ം | രിക ഒരു ചെറിയ കുറിപ്പു കൊടുത്തിരുന്നു. ‘യുജീൻ ഓനില്‍ മദ്യപി 
ലി I ച്ചല്ല മസ്തിഷ്കരോഗം കൊണ്ടു മരിച്ചു എന്നു റിപ്പോര്‍ട്ട്‌! ഇനിയെന്ത്‌? 

ഹെന്‍ഡ്രിക്‌സിന്‌ അല്‍ഷൈമര്‍ രോഗമെന്നോ? (ജിമ്മി ഹെന്‍ഡ്രിക്‌സ്‌ 


1942-1970. കറുത്ത അമേരിക്കന്‍ പാട്ടുകാരന്‍. ഗിറ്റാറിസ്റ്റ്‌. മയക്കു 
ന്ന്‌ കഴിച്ച്‌ അപമൃത്യു.) 

റിച്ചാര്‍ഡ്‌സണ്‍ തയ്യാറാക്കിയ ആട്ടോപ്സി റിപ്പോര്‍ട്ട്‌ ശാസ്ത്രി. 
നു പറയാനുള്ള വെറും സത്യം മാത്രമായിരുന്നു. യൂജീന്‍ അതിമദുഫ്‌' 


നിതന്നെയായിരുന്നു. പക്ഷേ അതല്ല അദ്ദേഹത്തെ ഇഞ്ചിഞ്ചായി ക്കെ 
ന്നരോഗം. ഇന്നും ചികിത്സ ഒന്നുമില്ലാത്ത ആവല്ലാത്ത ഒരു രോഗംയു | 


ജീന്‍ ഓാനില്ലിന്റെ പേര്‌ എത്ര ചീത്തയാക്കി! അ 


കടപ്പാട്‌: ുണ്ണിര്‌ ഓനില്ലിനെക്കുറിച്ചുള്ള കുമാമ്മറെ നിരൂപണ ഗ്രദ്ഥങ് 
അയച്ഛതന്ന ഡോ. മഞ്ജുചന്ദനോടും. ഡോ. റോബര്‍ട്ട്‌ ഡാരഥോഫിനേ; 4 ¢ 
യുജ്യന്റ്‌ ആട്ടപ്ബ! റിപ്പോര്‍ട്ട ഉദ്ധരിക്കാ൯ അന്യമത തന്ന മ. ബത 2 


ന്പിനോടും എയ്ത്‌ കടപ്പാട്‌ രേഖപെടുത്തുന്നു. 


ലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 168 


'ആരോഗ്യസംരക്ഷണത്തിന്‌ ലോകമിന്ന്‌ ആയുര്‍വേദത്തിലേ 
ക്കാണ്‌ ഉറ്റനോക്കുന്നത്‌. കഴിഞ്ഞ നൂറ്റാണ്ടില്‍ ആയൂര്‍വേദ . 
ത്തിന്റെ നവോത്ഥാനത്തിന്‌ വഴിതെളിച്ചത്‌ വൈദ്ുരത്നം 
വി. എസ്‌ വാരിയര്‍ ആണ്‌. 1902-ല്‍ അദ്ദേഹം സ്ഥാപിച്ച 
കോട്ടയ്ക്കല്‍  ആര്യവൈദ്യശാലയാണ്‌ ലോകഭുപടത്തിൽ 


ആയുര്‍വേദത്തെ അടയാളപ്പെടുത്തിയര്‌. 


അഞ്ഞൂറിലധികം ഒഷധങ്ങള്‍ 


കോട്ടയ്ക്കലും ച ദല്‍ഹിയിലും ആശുപ്രതിക 


ഗവേഷണ സിലി വിേങ്ങള്‍ 
'ഈഷധോദ്യാനങ്ങള്‍, ഒഷധസസ്യ, ഗവേഷ 


ആയുര്‍വേദകോടളേജിന്‌ നസഹഃ; 
പിഎസ്‌.വി, നാട്യൂസംഘം 


AYURVEDA-THE AUTHENTIC WAY 


ARYA VAIDYA SALA 


{A CHARITABLE TRUST) 
KOTTAKKAL-676503, KERALA 


83} 2742216, Fax: (0463) 2742572/2742210 


e-mailtkoz. kottokal& ancharnet.infavshof?sancharnet.in 
Visit us ct www.aryavaidyasola.com 


ത്ര 


L 


ലച്ച്‌ 
൭൧൨ 


ച്ച്‌ 


$ 


0) 


നേ. 


8 


റ 


1 


3 


Bd 

യ മ്‌ 
ടാ = 
ബെ 


| 


i 


വ; 
[4] 


J 


{1 
( 
ക 


i 


‘A 
Re 


TAS 


- തുറക്കുകയാണ്‌ 


ലേഖകന്‍ 


1ഠാദന്പാശ 


ഗ്ലാ 


{ 


v 


ല്ല 


ലയാളം 


ഓണപ്പതി 


2004൦ 171 


ര 


ആഗസ്റ്‌ 


നു 


ളം 


പ 


ആഗസ്ററ്‌ 2004൦ 1790 


7 make films to speak with the people of the world” 
-Mohsen Makhmalbaf. 


അബ്ബാസ്‌ കിയരോസ്തമി, മൊഹ്സെന്‍ മക്മല്‍ബഫ്‌ എന്നീ രണ്ടു 
പേരുകളാണ്‌ ഇറാനിയന്‍ സിനിമയെക്കുറിച്ചുള്ള ചര്‍ച്ചകളില്‍ ചലച്ചി 
ത്രാസ്വാദകരുടെ മനസ്സില്‍ ഓടിയെത്തുക. തന്റെ സിനിമകളിലെ ബ 
ദ്ധികമായ വളവുതിരിവുകളാല്‍ കിയരോസ്തമിക്ക്‌ പടിഞ്ഞാറന്‍ ലോ 
കത്തിന്റെ അഭിനന്ദനങ്ങള്‍ വര്‍ദ്ധിച്ച തോതില്‍ ലഭിച്ചെങ്കില്‍ ഭാര്യയും 
മക്കളുമടക്കം തന്റെ കുടുംബം മുഴുവന്‍ അന്തര്‍ദ്ദേശീയ സിനിമാരംഗ 
ത്തിന്റെ വാത്സല്യത്തിനു പാത്രമാകുന്നു എന്നതാണ്‌ മൊഹ്സെന്‍ മ 
ക്മല്‍ബഫിന്റെ പ്രത്യേകത. മൊഹ്‌സെന്റെ ഭാര്യയായ മാര്‍സിയ മെ 
ഷ്കിനി സംവിധാനം ചെയ്തതും മൊഹ്സെന്‍ തന്നെ സഹരചന നട 
ത്തിയതുമായ “ദി ഡേ ഐ ബിക്കേയ്മ്‌ എ വുമണ്‍” എന്ന സിനിമ 
അടുത്തിടെ അമേരിക്കയില്‍ റിലീസ്‌ ചെയ്തപ്പോള്‍ അതിന്‌ വമ്പിച്ച സ്വീ 
കരണമാണ്‌ ചലച്ചിത്രാസ്വാദകരില്‍ നിന്നു ലഭിച്ചത്‌. ദി ആപ്പിള്‍, ബ്ലാ 
കബോര്‍ഡ്സ്‌ എന്നീ രണ്ടു ചിത്രങ്ങളിലൂടെ മൊഹ്‌സെന്റെ മൂത്ത പു 
ത്രിയായ സമീറ ഇതിനകം തന്നെ പ്രസിദ്ധയായിക്കഴിഞ്ഞിരിക്കുന്നു. 

ഹോളിവുഡ്‌ സ്വാധീനം പ്രകടമായ ഒരു ചലച്ചിത്രവിദ്യാര്‍ത്ഥിയില്‍ 
നിന്ന്‌ തന്റെ മാധ്യമത്തിനു മേല്‍ സമ്പൂര്‍ണ്ണകയ്യടക്കം നേടിയ, സ്വകീയ 
മായ ശൈലി പുലര്‍ത്തുന്ന ഒരു മാസ്റ്റര്‍ സംവിധായകനിലേക്കുള്ള വ 
ഉര്‍ച്ചയാണ്‌ മൊഹ്‌സെന്‍ മക്മല്‍ ബഫിന്റെ സിനിമകള്‍ വെളിപ്പെടു 
ത്തുന്നത്‌. ആ ചലച്ചിത്രങ്ങളുടെയെല്ലാം പ്രമേയവും പരിചരണരീതി 
യും അദ്ദേഹത്തിന്റെ ഹൃദയത്തില്‍ സ്ഥിതി ചെയ്യുന്നതും അഗാധമായ 
അനുഭവ പരിസരങ്ങളില്‍ നിന്ന്‌. രൂപപ്പെടുന്നതുമാണെന്ന്‌ വൃക്തമാ 
ണ്‌. ഇറാനിയന്‍ ഫിലിം ജേണലായ ഫിലിം മന്ത്ലിയുടെ പത്രാധിപ 
രായ ഹയസാംഗ്‌ ഗോല്‍മക്കാനി മൊഹ്സെന്‍ മക്മല്‍ ബഫിനെക്കുറി 


ച്ചു നിര്‍മ്മിച്ച സ്റ്റാര്‍ഡസ്റ്റ്‌ സ്ട്രൈക്കണ്‍ മൊഹ്സെന്‍ മക്മല്‍ബഫ്‌ | 


എന്ന ഡോക്യുമെന്ററി അദ്ദേഹത്തിന്റെ അസാധാരണമായ അനുഭവ 
ങ്ങളിലേക്കും ചലച്ചിത്രജീവിതത്തിലേക്കും വാതില്‍ തുറക്കുന്നുണ്ട്‌. -: 
1957-ല്‍ ടെഹ്റാനിലാണ്‌ മൊഹ്‌സെന്‍ മക്മല്‍ബഫ്‌ ജനിച്ചത്‌. മെ 


ഹ്‌സെന്റെ അമ്മ അദ്ദേഹത്തിന്റെ പിതാവി 
രണ്ടാം ഭാര്യയായിരുന്നു. മകനുണ്ടാക്ടി 
കാരണം പറഞ്ഞ്‌ ആദ്യഭാര്യയെ ഉപേക്ഷി, 
, ളായിരുന്ന മൊഹ്‌സെന്റെ പിതാവ്‌. രണ്ടു, ടല 
ര്യയായ മൊഹ്സെന്റെ അമ്മയെയും അയ്യ 
ഉപേക്ഷിക്കുകയുണ്ടായി. മൊഹ്സെനെ അമ്മു 
യിയുടെയും അമ്മൂമ്മയുടെയും കൂടെ താമസ 
ക്കാന്‍ കൊണ്ടുപോയ അമ്മ ഒരു വക്കീലിണ് 


എഴുത്തും വായനയും അമ്മൂമ്മയില്‍ നിന്ന്‌ മൃ 
ബോധവും വളര്‍ത്തച്ഛനില്‍ നിന്ന്‌ രാഷ്ട്ര 
യബോധവും നേടിയ മൊഹ്‌സെന്‍ ചെറ 

ത്തില്‍ തന്നെ ഒരു കടുത്ത മാലികവാഠിയാത്‌ 


കടുത്ത അസഹിഷ്ണുതയായിരുന്നു അദ്ദേഹ, 
പുലര്‍ത്തിയിരുന്നത്‌. മ്യൂസിക്‌ സ്റ്റോറുകളുടെ 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 


2004 ¢ 172 


വീണ്ടും വിവാഹം കഴിച്ചു. അമ്മായിയില്‍ നിസ്‌ 


ത്തീരുകയാണുണ്ടായത്‌. സംഗീതത്തോഴ 


മുന്നിലൂടെ പോകുമ്പോള്‍ അദ്ദേഹം ചെവി പൊത്തുമായിരുന്നു. ഇറാ 
നിലെ ഷായുടെ ഭരണകൂടത്തിനെതിരെ നാടകാവതരണങ്ങള്‍ സംഘ 
പ്പിക്കുകയും ലഘുലേഖകളുടെ വിതരണം നടത്തുകയും ചെയ്യുന്ന 
ഒര കലാപകാരിയായി ഹസല്‍ മാറി. പതിനേഴു വയസ്സുള്ളപ്പോള്‍ 
ഒരു പോലീസുകാരനില്‍ നിന്ന്‌ തോക്ക്‌ തട്ടിയെടുക്കാനുള്ള മൊ 
ഹ്സെന്റെ ശ്രമം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങ 
ളിലൊന്നാണ്‌. പോലീസുകാരനെ കുത്തി മുറിവേല്‍പ്പിച്ചെങ്കിലും തോ 
ക്ക്‌ കരസ്ഥമാക്കുന്നതില്‍ പരാജയപ്പെട്ട മൊഹ്‌സെന്‌ വെടിയേറ്റു. തട 
വിലാക്കപ്പെട്ട അദ്ദേഹം ചോദ്യം ചെയ്യലുകള്‍ക്കും ക്രുരമായ പീഡന 
ങ്ങള്‍ക്കും വിധേയനായി. ഈ അനുഭവത്തെ പല സിനിമകളിലും അ 
ദ്ദേഹം സമര്‍ത്ഥമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്‌. നാലു വര്‍ഷത്തെ 
തടവില്‍ നിന്ന്‌ 1979-ലെ വിപ്ലവാനന്തരം ഇസ്ലാമിക ഭരണകുടം സ്ഥാ 
പിതമായതോടെ വിമോചിതനായ മൊഹ്്‌സെന്‍ മക്മല്‍ബഫിന്റെ ത 


. ത്വശാസസ്ത്രം പതിയെ പരിണാമങ്ങള്‍ക്കു വിധേയമാകാന്‍ തുടങ്ങിയി 


മുന്നു. തടവറയില്‍നിന്നുള്ള മോചനം അക്ഷരാര്‍ത്ഥത്തില്‍ അദ്ദേഹ 
ത്തിന്റെ ക്രിയാത്മകശേഷികളുടെകൂടി സ്വാതന്ത്യപ്രഖ്യാപനമായിരു 
ന്നു. 1979-മുതല്‍ 82 വരെയുള്ള കാലത്ത്‌ അദ്ദേഹം നോവല്‍ രചന 
യിലും നാടകാവതരണങ്ങളിലും ബദ്ധ്ശദ്ധനായിരുന്നു. “ലോകമെന്തെ 
ന്നറിയാത്ത തന്റെ അന്നത്തെ അപരിഷ്കൃതമായ നിഷ്കളങ്കത്വത്തെ 
തിരിച്ചറിയുന്ന മൊഹ്‌സെന്‍ ഇന്ന്‌ മറ്റുള്ളവരെക്കുറിച്ചുള്ള മുന്‍വിധി 
യുള്ള വിലയിരുത്തലുകള്‍ നടത്താതെ അവരെ കൂടുതല്‍ മനസ്സിലാ 
ക്കാന്‍ ശ്രമിക്കുന്നു. ഇന്ന്‌ ദൈവത്തെ ഒരു ബാഹൃശക്തിയെന്ന നില 
യിലല്ലാതെ ആന്തരികമായ ഒന്നായി കാണാന്‍ അദ്ദേഹത്തിനു കഴിയു 


ന്നു. ഭരണകൂടത്തെയും സാംസ്‌കാരിക പാരമ്പര്യങ്ങളെയും തുറന്നെ 
തിര്‍ക്കാനുള്ള സന്നദ്ധത അദ്ദേഹത്തെ ഇറാനില്‍ ഒരു വിവാദവ്യക്തി 
ത്വമാക്കി മാറ്റിയിരിക്കുന്നു. മൊഹ്സെന്‍ മക്മല്‍ബഫും അദ്ദേഹത്തി 
ന്റെ കുടുംബാംഗങ്ങളും നടത്തിയ ചലച്ചിത്ര സൃഷ്ടികള്‍ ഇറാനിയന്‍ 
സമൂഹത്തിലെ അടിച്ചമര്‍ത്തപ്പെട്ട സ്രീത്വത്തോടും കുര്‍ദുകളോടുമുള്ള 
ശക്തമായ സഹാനുഭൂതി പങ്കുവയ്ക്കുന്നുണ്ട്‌. 


മക്മൽബഫിന്റെ ചലച്ചിത്രങ്ങള്‍ 


“My film making is somewhere berween documentaty and 
narrative fiction, between truth and opinion, between politics 
and poetry. And atl my problems come from this” 

-Mohsen Makhmalbaf 

ചെറുപ്പകാലത്ത്‌ സിനിമ എന്ന കലാരൂപത്തോട്‌ കടുത്ത വിപ്രതി 
പത്തി പുലര്‍ത്തിയിരുന്നയാളാണ്‌ മൊഹ്സെന്‍. സിനിമ കണ്ടു എന്ന 
കാരണം കൊണ്ട്‌ തന്റെ അമ്മയോട്‌ താന്‍ പലപ്പോഴും സംസാരിക്കാന്‍ 
കൂടി താല്‍പര്യപ്പെടാതിരുന്ന കാര്യം മൊഹ്സെന്‍ അനുസ്മരിക്കാറു 
ണ്ട്‌. ഷാ ഭരണകാലത്ത്‌ സിനിമയുടെ ലാഞ്ഛന പോലും ഇറാനില്‍ 
നിന്നു തുടച്ചു നീക്കാന്‍ ബദ്ധപ്രതിജ്ഞനായി നടന്നിരുന്നയാള്‍ സ്വന്തം 
സിനിമ നിര്‍മ്മിക്കാന്‍ തുടങ്ങിയതോടെ വല്ലാത്തൊരു പരിവര്‍ത്തന 
ത്തിലൂടെ കടന്നുപോവുകയും തന്റെ ചലച്ചിത്ര സൃഷ്ടികള്‍ ഭരണകൂ 
ടത്താല്‍ നിരോധിക്കപ്പെടുന്ന അവസ്ഥയെ നേരിടാനാകാതെ നാടുവി 


ടാനൊരുങ്ങുന്ന സ്ഥിതിയിലെത്തുകയും ചെയ്തു എന്നതാണ്‌ രസകര 


. . ക കടകക 
കരയെ യയ യ രര രരടരയമ രര ടയ രയയയയ രമയെ രം 


ന പ്രകടമായ ഒരു ചലച്ചി 
ശ്വിദ്യാത്ഥിയില്‍ നിന്ന്‌ തന്റെ മാധ്യമത്തിനു 
ൽ സമ്പുര്‍ണ്ണകയുടക്കം നേടിയ, സ്വകീയമായ 
ശൈലി പുലരത്തുന്ന ഒരു മാസ്റ്റ്‌ സംവിധായക 
നിലേക്കുള്ള വളര്‍ച്ചയാണ്‌ മൊഹ്സെന്‍ കമല്‍ 
ബഹിദ്റെ സിനിമകള്‍ വേളികെടുത്തുന്നത്‌ 


മായ വസ്തുത. . 
1982-ലാണ്‌ മൊഹ്സെന്‍ തന്റെ ആദ്യസിനിമയെടുക്കുന്നത്‌. മര 
ണത്തെ അഭിമുഖീകരിക്കുന്ന ഒരു ബാങ്ക്‌ ക്ലാര്‍ക്ക്‌ യഥാര്‍ത്ഥ പശ്ചാ 
ത്താപത്തിനുള്ള വഴികള്‍ തേടുന്നതായിരുന്നു “നാസു റിപ്പെന്റന്‍സ്‌' 
. എന്ന കന്നിച്ചിത്രത്തിന്റെ പ്രമേയം. വര്‍ദ്ധിച്ച അളവിലുള്ള മതബോധ 
വും ദുര്‍ബ്ബലമായ പരിചരണരീതിയും താഴ്ന്ന നിലവാരവുമുള്ള പ്ര 
ബോധന സിനിമകളുടെ ത്രയത്തിലെ ഒന്നാമത്തെതായിരുന്നു 
നാസു റിപ്പെന്റന്‍സ്‌. 1983-ല്‍ പുറത്തിറങ്ങിയ റ്റു ബ്ലൈന്‍ 
ഡ്‌ ഐസ്‌, 1984-ല്‍ ഇറങ്ങിയ 'ഹ്ലീയിംഗ്‌ ഫ്രം ഈവിള്‍ ടു 
ഗോഡ്‌ എന്നിവയായിരുന്നു മൊഹ്‌സെന്റെ രണ്ടാമത്തെയും 
മൂന്നാമത്തെയും സിനിമകള്‍. ഫ്ലീയിംഗ്‌ ഫ്രം ഈവിള്‍ ടു ഗോ 
ഡ്‌ എന്ന സിനിമ ഒരു മത്ഗ്രന്ഥപരമ്പരയെ അടിസ്ഥാനമാ 
ക്കിയാണ്‌ നിര്‍മ്മിച്ചിരിക്കുന്നത്‌. സാത്താന്റെ പ്രലോഭനങ്ങളെ 
ഒഴിവാക്കാന്‍ ഒരു ദ്വീപിലേയ്ക്ക്‌ ഒളിച്ചോടുന്ന അഞ്ചുപേ 
രുടെ കഥയാണത്‌. നാലു പേരെ ചതിക്കുന്നതില്‍ സാ 
ത്താന്‍ വിജയിക്കുന്നെങ്കിലും യഥാര്‍ത്ഥ വിശ്വാസിയായ 
അഞ്ചാമന്‍ ദുഷ്ടപ്രലോഭനങ്ങളെയെല്ലാം അതിജീ 
വിച്ച്‌ ദൈവത്തില്‍ അഭയം തേടുന്നു. ഓര്‍ഗനൈ 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 « 173 


സേഷന്‍ ഫോര്‍ ദി പ്രൊപ്പഗേഷന്‍ ഓഫ്‌ ഇസ്ലാമിക്‌ തോട്ട്‌ എന്ന സം 
ഘടനയുടെ ആര്‍ട്സ്‌ ബ്യൂറോയ്ക്കു വേണ്ടിയാണ്‌ മൊഹ്‌സെന്‍ തന്റെ 
ആദ്യകാല സിനിമകള്‍ സൃഷ്ടിച്ചത്‌. 1982-നു മുന്‍പ്‌ ഒരു സിനിമ പോ 
ലവും കണ്ടിട്ടില്ലാത്ത മൊഹ്സെന്‌ ചലച്ചിത്ര നിര്‍മ്മാണത്തിലുള്ള അടി 
സ്ഥാന പരിഗീലനം ലഭിക്കാന്‍ ഈ ചലച്ചിത്ര ത്രയം സ്ഹായകമാ 
യെന്നു പറയാതെ വയ്യ. 


ബോയ്ക്കോട്ട്‌ 

ൂ 1985-൪3 പുറത്തുവന്ന മൊഹ്സെന്റെ നാലാമത്തെ ചിത്രമായ ബോ 
യ്ക്കോട്ടും ഇസ്ലാമിക മൂല്യങ്ങളെ മഹത്വവല്‍ക്കരിക്കുന്നതു തന്നെയാ 
യിരുന്നു. പൊളിറ്റിക്കല്‍ ആക്ടിവിസ്റ്റായ വാലെഹിന്റെ കഥ പറയുന്ന 
ഈ സിനിമയില്‍ 1979-ലെ വിപ്ലവത്തിനു മുന്‍പുള്ള ഇറാനിലാണ്‌ 
കഥ നടക്കുന്നത്‌. വാലെഹിനെ ഷായുടെ രഹസ്യപ്പോലീസ്‌ അറസ്റ്റു 
ചെയ്യുന്നതോടെ അദ്ദേഹത്തിന്റെ ഭാര്യ മറിയത്തിന്റെ അവസ്ഥ വളരെ 
പരിതാപകരമായിത്തീരുന്നു. വാലെഹിന്റെ കൂട്ടാളികള്‍ കൊല്ലപ്പെടു 
കയും ജയിലില്‍ അയാള്‍ക്ക്‌ കടുത്ത പീഡനങ്ങളേല്‍ക്കേണ്ടി വരിക 
യും ചെയ്യുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയാഭിമുഖ്യം പുലര്‍ത്തിയിരുന്ന വാ 
ലെഫ്‌ ജയിലില്‍ വച്ചു പരിചയപ്പെടുന്ന തന്റെ ഇസ്ലാമിക എതിരാളി 
കളുമായുള്ള സമ്പര്‍ക്കത്തിലൂടെ സ്വന്തം പ്രത്യയശാസ്ത്ത്തെ പുനരവ 
ലോകനം ചെയ്യാന്‍ തയ്യാറാകുന്നു. ഈ സിനിമയില്‍ നാസ്തികരായ ഇ 
ടതുപക്ഷത്തെ ആക്രമിക്കുക എന്നതാണ്‌ മക്മല്‍ബഫിന്റെ പരമപ്ര 
ധാനമായ ലക്ഷ്യം. എഴുപതുകളിലെ അമേരിക്കന്‍ തരില്ലറുകളുടെയും 


മലയാളം ഓണപ്പതിപ്പ്‌ 


സാം ഫുള്ളറുടെ “ഷോക്ക്‌ കോറിഡോറി ന്റെയും സങ്ക [ 
യെന്ന്‌ ബോയ്ക്കോട്ടിനെ വിശേഷിപ്പിക്കാമെങ്കിലും ആ 
യില്‍ മൊഹ്‌സെന്‍ തന്റെ ചലച്ചിത്രഭാഷ തിരിച്ചറിയുന്ന 
ചില സൂചനകള്‍ കാണാം. “പോരാടുന്നതുകൊണ്ടാണ്‌ റു 
നിലനില്‍ക്കുന്നതെന്ന അടിസ്ഥാനതത്ത്വവുമായാണ്‌ ന 
ങ്ങിയത്‌. പക്ഷേ. ഇപ്പോള്‍ ഞാന്‍ തന്നെ യഥാര്‍ത്ഥത്തില്‍ ന 
നില്‍ക്കുന്നുണ്ടോ എന്ന്‌ എനിക്കു സംശയമാണ്‌. അതുകൊണ്ട്‌ 
പോരാട്ടത്തെക്കുറിച്ച്‌ ഞാന്‍ തീര്‍ത്തും ശ്രദ്ധിക്കുന്നില്്‌ ഇ 
ത്തിലുള്ള പ്രച്ഛന്നസ്വഭാവമുള്ള സംഭാഷണങ്ങളുള്ള 
യ്ക്കോട്ട്‌ താര്‍ക്കിക സ്വഭാവമുള്ളതെങ്കില്‍ പോലം ഒരു മുഷ്ടി 
പ്പന്‍ സിനിമയെന്നു പറയാതെ വയ്യ. മൊഹ്സെന്‍ ക 
ന്റെ ചലച്ചിത്രജീവിതം വികസിക്കുന്നതെങ്ങനെടയന്നു മനസ്സി 
ക്കാനാകുമെന്നതാണ്‌ ഈ സിനിമ കാണുന്നതിലുള്ള മെച്ചം ലി 


ദി പെഡ്ലര്‍ 
ധാരാളം വളവുതിരിവുകളുള്ള മൊഹ്‌സെന്റെ സിനിമാല്ലീപപ 
തത്തിലെ നിര്‍ണ്ണായകമാടയാരു വഴിത്തിരിവായിരുന്ന അദ്ഹ 
ത്തിന്‌ ആദ്യമായി അന്തര്‍ദ്ദേശീയ ശ്രദ്ധ നേടിക്കൊടുത്ത റി 
ഡ്ലര്‍ എന്ന സിനിമ. ധാര്‍മ്മികവും സാമൂഹികവും നം 
രവുമായ അധഃപതനത്തിന്റെ വലയില്‍പ്പെട്ടുപോയ ഒരു സമുഹ 
ത്തിന്റെ അവസ്ഥ മുന്ന്‌ എപ്പിസോഡുകളിലായി വെളിവാക്കുന്ന 
പെഡ്ലറില്‍ മക്മല്‍ബഫ്‌ തന്റെ ആദ്യകാല ചിത്രങ്ങളില്‍ പ്രക 
ടമായിരുന്ന മുല്യങ്ങളെത്തന്നെ രൂക്ഷമായ വിമര്‍ശനത്തിനു വവ 
ധേയമാക്കുന്നു. ഹിച്ച്‌കോക്കിന്റെയും ഫെലിനിയുടെയും ബ്യൂ 
വലിന്റെയുമൊക്കെ ചിത്രങ്ങള്‍ പോലെ ശൈലീപരമായ ദൃഡത 
പുലര്‍ത്തുന്ന പെഡ്ലര്‍ പ്രേക്ഷകമനസ്സിനെ സ്വസ്ഥമായിരിക്കു 
നനുവദിക്കാത്ത ഉന്മത്തത പുലര്‍ത്തുന്ന ചിത്രമായിരുന്നു. മെ 


ബ്ാംഗങ്ങളും ന്നാ 
006 
ുകുളോടുമുളള 

റ 


ശക്തമായ സഹാനുഭൂതി പങ്കുവയ്ക്കുനു 


se ey കുടു 
ത്തിയ സൃഷ്ടികള്‍ ഉറാല്‍ല അട്‌ 
കെട്ട സ്ര്ത്ത്വത്മോടും കുര്‍ദുകള്േ 


SiS 


രകരം 
ഭര ക 


ഹ്സെന്റെ പ്രത്യയശാസ്ത്രപരിണാമത്തിന്റെയും പരിപ്രേക്ഷ്യവ്യതിയ 
നത്തിന്റെയും ശക്തമായ സൂചകമാണീ സിനിമ. ദൃശ്യസാങ്കേതിക്ൾ 
യുടെയും വീഭ്രാമകമായ ടോണിന്റെയും അഗാധവും അസ്ധസ്ധയളന 
കവുമായ അസ്തിത്വപരമായ അന്യാപദേശത്തിന്റെയും തീവ്രമായ സ 


ആഗസ്ററ്‌ 2004 ം 174 


oe ഹൃവിമര്‍ശനത്തിന്റെയും അടിച്ചുമര്‍ത്തപ്പെട്ടവരോടുള്ള സഹാനഃഭ; 

തിയുടെയും മിശ്രണത്താല്‍ പെഡ്ലര്‍ പ്രേക്ഷകമനസ്സില്‍ ഒരു ചലച്ചി 
2 os 

താനുഭവം പ്രദാനം ചെയ്തു. ദസ്തയേവ്സ്കിയുടെയും സൈക്കോയുടെ 

തം മിശ്രിതം. “ടാക്സിഡ്രൈവറിനു്‌ ശേഷം ഏറ്റവും നാരകീയമായ 

അനുഭവം എന്നൊക്കെ വിശേഷിക്കപ്പെട്ട പെഡ്ലറാണ്‌ മൊഹ്സെനെ 


പാശ്ചാത്യലോകത്തിനു പരിചിതനാക്കിത്തീര്‍ത്തത്‌. ആധുനിക ടെഹ്‌റാ ' 


നിലെ നാഗരിക ദരിദ്രരുടെ കഥപറയുന്ന പെഡ്ലര്‍ ജനനം, ജീവിതം. 
മരണം എന്നീ ചക്രത്തില്‍ കേന്ദ്രീകരിക്കുന്ന ഒരു കഥാത്രയമാണ്‌. ഈ 
ചിത്രത്തിലെ മൂന്ന്‌ കഥാഖണ്ഡങ്ങളും മൂന്നു തരത്തില്‍ മൂന്ന്‌ വ്യത്യസ്ത 
ഛായാഗ്രാഹകന്‍മാരാണ്‌ ചിത്രീകരിച്ചിരിക്കുന്നത്‌. മനുഷ്യന്റെ അസ്തി 
തവപരമായ അവസ്ഥയുടെ ദൃശ്യാവിഷ്കരണമെന്നാണ്‌ മൊഹ്സെന്‍ 
ഉപെഡ്ലറിനെ വിശേഷിപ്പിക്കുന്നത്‌. വിഭ്രാന്തിയുടെ നിമിഷങ്ങള്‍ സു 
ഷ്ടിക്കുന്ന പരുക്കന്‍ കരുത്തും അട്ടിമറിക്കുന്ന അന്യാപദേശസ്വഭാവ 
വ്ുമുള്ള സമകാലിക നാഗരിക കഥകളുടെ വ്യത്യസ്തവും പൊള്ളലേല്‍ 
ക്കുന്നതും അസ്വാസ്ഥ്യജനകവുമായ ആഖ്യാനമെന്ന്‌ ഒരു നിരൂപ 
ണത്തില്‍ പെഡ്ലറിനെക്കുറിച്ചു വന്ന അഭിപ്രായം ശ്രദ്ധേയമാണ്‌. 
ഓരോ എപ്പിസോഡിലും രണ്ട്‌ മുഖ്യനായകകഥാപാത്രങ്ങളും ഭര്‍ 
ത്താവിന്റെയും കാമുകന്റെയും റോള്‍ പരസ്പരം വച്ചുമാറുന്ന ഈ ച 
ലച്ചിത്രത്തിന്റെ ഷൂട്ടിങ്ങ്‌ നടന്നത്‌ ടര്‍ക്കിയിലായിരുന്നു. സെന്‍സര്‍ഷി 
പ്പ്‌പ്രശ്ുങ്ങള്‍ ഒഴിവാക്കാനാണ്‌ അഭിനേതാക്കളായി ടര്‍ക്കി നടന്മാരെ 
യും സംഭാഷണങ്ങള്‍ക്ക്‌ ടര്‍ക്കിഷ്‌ ഭാഷയെയും മൊഹ്‌സെന്‍ സ്വീകരി 
ച്ചത്‌. ലൈംഗികതയെ വളരെ ഒതുക്കി കൈകാര്യം ചെയ്തിട്ടുപോലും 
ഇറാനില്‍ ഈ സിനിമ നിരോധിക്കപ്പെടുകയുണ്ടായി. ഇരയുടെയും അ 
തിക്രമിയുടെയും റോളുകള്‍ ഒരേ നടന്മാരെക്കൊണ്ട്‌ മാറ്റിച്ചെയ്യിക്കുന്ന 
തിലൂടെ മനുഷ്യന്റെ പ്രശ്‌നാത്മകമായ ധാര്‍മ്മികനിലപാടുകളെയും 
സാഹചര്യങ്ങളുടെ സമ്മര്‍ദ്ദത്തെ അഭിമുഖീകരിക്കാനാകാത്ത മനുഷ്യ 
ന്റെ ഉത്തരവാദിത്ത്വങ്ങളുടെ പരിമിതികളെയും മൊഹ്സെന്‍ അടിവര 


! 


യിട്ടു കാട്ടുന്നു. ഇതിലുടെ മനുഷ്യരെ വിലയിരുത്തുകയും വിധിക്കുക 
യും കുറുക്കാരനാക്കുകയു;ം ചെയ്യുന്ന സാമൂഹ മാനാണ്ഡങ്ങളുടെ ആ 
ധികാരികതയെ ചോദ്യം ചെയ്തുകയാണദ്ദേഹം 
പെഡ്ലറിലെ മൂന്നു ഭാഗങ്ങളും മനുഷ്യന്റെ ദുരിതങ്ങളെ ആള്‍ക്കാര്‍ 
മുതലെടുക്കുന്നതെങ്ങനെ എന്ന കേന്ദ പ്രമേയവുമായി ബന്ധപ്പെടു 
ന്നുണ്ട്‌. ഇറ്റാലിയന്‍ നിയോ-റിയലിസ്റ്റായ ആല്‍ബര്‍ട്ടോ മൊറേവിയ 
യുടെ കഥയെ അടിസ്ഥാനപ്പെടുത്തി എടുത്ത സന്തുഷ്ടനായ കൂട്ടി” 
എന്ന ഒന്നാംഭാഗം ദരന്തഹാസ്യത്തിന്റെൌു;ം ഭീകരതയുടെയും സമഗ്ര 
വും രുക്ഷവമായ മിശ്രണമാണ്‌ വികലാംഗരായ നാല; കുട്ടികളുള്ള 
ദരിദ്രരായ ഭാര്യയും ഭര്‍ത്താവും തങ്ങളുടെ അഞ്ചാമത്തെ കുഞ്ഞിനെ 
ഉപേക്ഷിക്കാന്‍ നടത്തുന്ന ശ്രമമാണ്‌ നാം കാണുന്നത്‌ അഞ്ചാമത്തെ 
കുഞ്ഞും അംഗവൈകല്യമുള്ളതായിത്തീരുമെന്ന ദമ്പതികളുടെ ഭയവും 
അംഗവൈകല്യമില്ലാത്ത കുഞ്ഞിനെ പോറ്റാനാകാത്ത അവരുടെ ദാരി 
ദ്രാവസ്ഥയും ചിത്രത്തില്‍ വ്ൃക്തമാകുന്നുണ്ട്‌ ചലനാത്മകമായ ക്യാ 
മറയുടെയും വേഗതയേറിയ എഡിറ്റിംഗിന്റെയും സാന്നിദ്യം ഈഭാ 
ഗത്ത്‌ അനുഭവിക്കാനാകും. ക്ലാസിക്‌ നിയോ - റിയലിസത്തിലെന്ന 
പോലെ ഇവിടെയും കുട്ടികള്‍ക്ക്‌ പ്രധാനപ്പെട്ടൊരു പങ്ക്‌ വഹിക്കുവാ 
നുണ്ട്‌. പക്ഷേ, അത്‌ അതിവൈകാരികതയിലേക്ക; കൂപ്പുകുത്താതിരി 
ക്കുവാന്‍ സംവിധായകന്‍ ശ്രദ്ധിച്ചിരിക്കുന്നു ഉപേക്ഷിക്കപ്പെടുവരും മാ 
നസിക വിഭ്രാന്തിയുള്ളവരുമായ കുട്ടികള്‍ക്കുള്ള ആശുപതിയില്‍ തങ്ങ 
ളുടെ കുട്ടിയെ ഉപേക്ഷിക്കാന്‍ ദമ്പതികള്‍ ശമിക്കുന്നു. കുട്ടി ഈ രണ്ടു 
വകുപ്പിലും പെടാത്തതിനാല്‍ ആശുപത്രി അധികൃതര്‍ക്ക്‌ അതിനെ 
സ്വീകരിക്കാനാകുന്നില്ല. മാനസികവൈകല്യം വന്ന കുട്ടികളുടെ വാര്‍ 
ഡിലേക്ക്‌ അമ്മ തന്റെ കുഞ്ഞുമായി കടന്നു ചെല്ലുമ്പോള്‍ കാണുന്ന 
ശരീരത്തിനും മനസ്സിനും വൈകല്യം സംഭവിച്ച കുട്ടികളുടെ ദൃശ്യങ്ങള്‍ 
അതിഭീകരമായാണ്‌ ചിത്രീകരിച്ചിരിക്കുന്നത്‌. പല പരാജിത ശ്രമങ്ങള്‍ 
ക്കും ശേഷം ദമ്പതികള്‍ തങ്ങളുടെ കുഞ്ഞിന്റെ നല്ല ഭാവി ഉറപ്പുവരു 


ബഹിന്റെ ചലച്ചിത്രങ്ങള്‍ 


താന്പ റിപ്പെര്റീരീന്സ്‌ 1982 എം.. 75 മിനിറ്റ്‌ സ്‌റ്റോണ്‍ ആന്റ്‌ ഗ്ലാസ്‌ 1994 
ം ം അഭിനേതാക്കള്‍ - മഹ്മൂദ്‌ ബിഗം, റോയ | സലാം സിനിമ 1994 
DE CE PT ae നോനഹലി, മൊഹ്സെന്‍ സെഹ്താബ്‌. കളര്‍, 35 എം.എം. 75 മിനിറ്റ്‌ 
പള ഥം ഈവിള്‍ ഴു മോഡ്‌ 198 ടൈം ഓഫ്‌ ലവ്‌ 1991 അഭിനേതാക്കള്‍ - ആസാദെഹ്‌ സാംഗെ 
മ ബ്ോയ്ക്കോട്ട്‌ 1985 കളര്‍ 35 എം.എം. 75 മിനിറ്റ്‌ നെഹ്‌. മറിയം കെയ്ഹാന്‍. ഫെയ്സൊ 
അഭിനേതാക്കള്‍ - മജീദ്‌ മജീദി, മൊഹ അഭിനേതാക്കള്‍ - ഷിവാ ജെറെഡ്‌. ലാഹ്‌ ഖാഷ്ഗായ്‌. 
മദ്‌ കാസിബി, സോറഹ്‌ സര്‍മദി അബ്ദുള്‍ റഹ്മാന്‍ യാല്‍മായ്‌. അകീന്‍ | ഗ്ര 1996 


ദ പെഡ്ഥലര്‌ 1987 
കളര്‍, 35 എം.എം.. 95 മിനിറ്റ്‌ 
അഭിനേതാക്കള്‍ - സോറെഹ്‌ സര്‍മദി, 
ഇസ്മയില്‍ സുല്‍ത്താനിയന്‍, മോര്‍ 
ടെസാ സറാബി, ബേഹ്‌സാദ്‌ ബേഹ്സാ 


ടണ്‍ക്‌. 


ദ്പോര്‍ 

മി സൈക്കിസ്റ്റ്‌ 1988 1 
കളര്‍, 35 എം.എം. 75 മിനിറ്റ്‌ അബ്രി. 
അഭിനേതാക്കള്‍ - മൊഹറം സെയ്‌നാല്‍ | മി ആക്ര 


സാദെഹ്‌, ഇസ്മയില്‍ സുല്‍ത്താനിയന്‍. 
മൊഹമ്മദ്‌ റേസാമാലെകി. 

മാര്യേജ്‌ ഓഫ്‌ദി ബ്രളസ്സ്‌ 1989 
കളര്‍ ത്ത ബ്ലാക്ക്‌ ആന്റ്‌ വൈറ്റ്‌, 35 എം. 


സൈറ്റ്സ്‌ ഓഫ്‌ സ്ഥയദെഫ്‌ റൂഡ്‌ 1991 


വണ്‍സ്‌ അപ്പോണ്‍ എ ടൈം. 
കളര്‍ 35 എം.എം.. 100 മിനിറ്റ്‌ 
അഭിനേതാക്കള്‍ - എസ്തത്തുള്ള എന്റേ 
സാമി, മെഹ്ദി ഹാഷെമി, അക്ബര്‍ 


കളര്‍, 35 എം.എം.. 88 മിനിറ്റ്‌. 
അഭിനേതാക്കള്‍ - അക്ബര്‍ അബ്രി, 


ഫാത്തിമ മൊഹമ്മദ്‌ അര്യ. മാഹൃപെട്രോ 
സ്യന്‍ 


കളര്‍ 35 എം.എം. 75 മിനിറ്റ്‌. 
അഭിനേതാക്കള്‍ - അബ്ബാസ്‌ സയാഹി, 
ഷഗായേഹ്‌ ജോദത്‌, ഹുസയ്‌ന്‍ മൊഹ 


1992. 
റാമി. റോഗിയെഹ്മൊഹറാമി. 


എ മൊമെന്റ്‌ ഓഫ്‌ ഇന്നസന്‍സ്‌ 1996 
കളര്‍. 35 എം.എം.. 78 മിനിറ്റ്‌. 
അഭിനേതാക്കള്‍ - മിര്‍ഹാദി തായെബി, 
അലി ബക്ഷി, അമ്മാര്‍ തഫ്തി. മൊ 


1993 ക 
ഹ്സെന്‍ മക്മല്‍ബഫ്‌ 


സൈലന്‍സ്‌ 1998 
മി ഡോര്‍ 1998 
ഖാണ്ഡഹാര്‍ 2001 


ലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 » 178 


ത്തുന്നത്‌ ഒരു സമ്പന്നകുടുംബത്തിന്റെ ഉദ്യാനപ്പുല്‍പ്പരപ്പില്‍ 
അതിനെ ഉപേക്ഷിച്ചാണ്‌. ബരണിങ്ങിന്റെ (ഫീക്ക്സിനെ അ 
നുസ്മരിപ്പിക്കുന്ന അവസാനഷോട്ടിന്‌ പ്രേക്ഷകമനസ്സില്‍ ഒരു 
ഷോക്ക്ട്ടിറ്റ്മെന്റ്‌ നടത്താനാകുന്നുണ്ട്‌. 

രണ്ടാം ഭാഗമായ “ഒരു വൃദ്ധയുടെ ജനനത്തില്‍” മൊ 
ഹ്സെന്‍ വളറെ സ്‌റ്റൈലൈസ്ഡായ സമീപനമാണ്‌ കൈ Bh 
ക്കൊണ്ടിരിക്കുന്നത്‌. ഒരു ചെറുനഗരത്തിലെ ഫ്ലാറ്റില്‍ വീല്‍ : 
ച്ചെയറില്‍ നിന്നെഴുന്നേല്‍ക്കാനാകാത്ത വയസ്സായ ഒരമ്മയു 
ടെയും മകന്റെയും കഥയാണ്‌ 'ദി ബര്‍ത്ത്‌ ഓഫ്‌ ആന്‍ ഓള്‍ 
ഡ്‌ വുമണ്‍ ' പറയുന്നത്‌. “ടെക്സാസ്‌ ചെയ്ന്‍സോ'യിലെ ഗ്രാം ; 
പായെയും സൈക്കോയിലെ മിസ്സിസ്‌ ബേറ്റ്സിനെയും വൃദ്ധ ' 
കഥാപാത്രം അനുസ്മരിപ്പിക്കുന്നുണ്ട്‌. വൃദ്ധയുടെ പൈശാ 
ചികവും അയഥാര്‍ത്ഥവുമായ മുഖഭാവത്തെ മറച്ചു വയ്ക്കാന്‍ 
മൊഹ്‌സെന്‍ ശ്രമിക്കുന്നില്ല. അവരുടെ മുഖത്തിന്റെ ടൈറ്റ്‌ 
ക്ളോസപ്പുകളിലൂടെ മുഖത്തെ മേക്കപ്പിലെ വരകളും പൊട്ട 
ലുകളും മൊഹ്സെന്‍ പ്രേക്ഷകരെ അടുത്തു കാണിക്കുന്നു 
ണ്ട്‌. രണ്ടാം ഭാഗത്തിലെ ക്യാമറയുടെ സ്ഥാനവും ഷോട്ട്‌ ഡി 
സൈനും സവിശേഷ്രശദ്ധയാകര്‍ഷിക്കുന്നുണ്ട്‌. അമ്മയുടെ കാഴ്ചകള്‍ 
മുഴുവന്‍ ബ്ലാക്ക്‌ ആന്റ്‌ വൈറ്റിലാണ്‌ ചിത്രീകരിച്ചിരിക്കുന്നത്‌. ഒരിക്കല്‍ 
അമ്മയെ ഉപേക്ഷിച്ചുപോയി വിവാഹം കഴിച്ച്‌ എവിടെയെങ്കിലും സു 
ഖമായി താമസ്മുറപ്പിക്കുമെന്ന്‌ മകന്‍ ഇടയ്ക്കിടെ അരിശത്തോടെ പറ 
യുമായിരുന്നു. ഒരു ദിവസം തിരക്കേറിയ തെരുവുദൃശ്യങ്ങള്‍ കാണാ 
നാകുന്ന വിധത്തില്‍ അമ്മയെ ബാല്‍ക്കണിയിലിരുത്തിയിട്ട്‌ മകന്‍ 
അവര്‍ക്ക്‌ മരുന്നും ഭക്ഷണവും വാങ്ങാന്‍ പോകുന്നു. ഒരു കാര്‍ അപ 


വത്തിലാക്കുന്നു. ബാല്‍ക്കണിയില്‍ തന്നെയിരിക്കുന്ന അമ്മയുടെ നൈ 
റ്റ്ഷോട്ടിലേക്കും മകന്റെ വിവാഹക്കാറിന്റെ ഭ്മദൃശ്യത്തിലേക്കുമൊക്കെ 
നിങ്ങിയശേഷം ഒരു പഴയ ക്ളോക്ക്‌ നിശ്ചലമായിത്തീരുന്ന ദൃശ്യത്തി 
ലൂടെ അമ്മയുടെ മരണം സൂചിതമാകുന്നു. ബാന്‍ഡേജുകളില്‍ പൊ 
തിയപ്പെട്ട മകന്‍ ഫ്ലാറ്റിലെത്തുന്നതാണ്‌ അടുത്ത രംഗം. തകര്‍ന്ന ക 
ണ്ണാടിയില്‍ തുറിച്ചുനോക്കിക്കൊണ്ട്‌ ആദിമമായൊരു നിലവിളി ഉയര്‍ 
ത്തുന്ന മകന്റെ ഷോട്ടില്‍ രണ്ടാംഭാഗം അവസാനിക്കുന്നു. 
കഥാപാത്രത്തിന്റെ ആത്മനിഷ്ഠതയിലൂന്നുന്നതാണ്‌ “ദി പെഡ്ലര്‍' 
എന്ന അവസാനഭാഗം. ഒരു അധോലോക കരിഞ്ചന്ത സംഘം നടത്തുന്ന 
കൊലപാതകത്തിന്‌ ഒരാള്‍ സാക്ഷിയാവുന്നു. ആ മനുഷ്യന്‍ താന്‍ കൊ 
ല്ലപ്പെടുന്നതിനെക്കുറിച്ചു ഭീതിയോടെ കാണുന്ന ഭ്രമാത്മകമായ കാ 
ഴ്ചകളിലൂടെ നീങ്ങുന്ന കഥാഗതിയെക്കുറിച്ചുള്ള പ്രേക്ഷകന്റെ കണ 
ക്കുകൂട്ടലുകളെ കബളിപ്പിച്ചുകൊണ്ട്‌ മുന്നോട്ടു പോകുന്നു. മരണത്തെ 
യും ആത്മനിഷ്ഠതയെയും പറ്റിയുള്ള ആഖ്യാനമായി മാറുന്ന ദി പെ 
ഡ്ലര്‍ 'ഒക്കറന്‍സ്‌ അറ്റ്‌ ഈള്‍സ്‌ ക്രീക്ക്‌ ബ്രീഡ്ജിനെ' പല തരത്തി 
ലും അനുസ്മരപ്പിക്കുന്നുണ്ട്‌. പക്ഷേ, ഏറെക്കാലം നിലനില്‍ക്കുന്ന 
അനുഭവം” എന്ന്‌ പെഡ്ലറിനെക്കുറിച്ചുണ്ടായ അഭിപ്രായ പ്രകടനം 
അതിശയോക്തിരഹിതമെന്നു തന്നെ പറയാം. 


ദി സൈക്കിസ്സ്‌ 

മക്മല്‍ബഫിന്റെ മുന്‍കാല ചിത്രങ്ങളെക്കാള്‍ സാങ്കേതികമേന്മ പി 
ലര്‍ത്തുന്ന സൈക്കിസ്റ്റിൽ ബാക്ക്‌ലൈറ്റിങ്ങിന്റെയും ക്യാമറ ഡോളിയിം 
ഗിന്റെയും സമര്‍ത്ഥമായ ഉപയോഗം നമുക്കു കാണാം. നാസിം എന്ന 
അഫ്ഗാന്‍ കുടിയേറ്റക്കാരന്റെ ദുരിത ജീവിതത്തിലാണ്‌ സൈക്കിസ്റ്റി 
ന്റെ കഥ കേന്ദ്രീകരിച്ചിരിക്കുന്നത്‌, ഗുരുതരമായ രോഗം ബാധിച്ച്‌ മര 
ണത്തോടടുക്കുന്ന ഭാര്യയുടെ ചികിത്സയ്ക്കു വേണ്ട പണം കണ്ടെ 
ത്താന്‍ നാസിമിനു കഴിയുന്നില്ല. മറ്റൊരു വഴിയും കാണാത്തതിനാല്‍ 
നാസിം ഒരു സൈക്കിള്‍ യജ്ഞത്തിന്റെ കരാര്‍ സ്വീകരിക്കുന്നു. ഒരു 


കടം അവനെ കുറച്ചു നാളത്തേക്ക്‌ വീട്ടിലേക്കു വരാന്‍ പറ്റാത്ത പരു ; 


നിശ്ചിത സ്ഥലപരിധിക്കുള്ളില്‍ ഒരാ 
ഴ്ച നിര്‍ത്താതെ സൈക്കിളോടിക്കുക 
എന്നതായിരുന്നു വ്യവസ്ഥ. തന്റെ 
മകന്‍ നല്‍കുന്ന ഭക്ഷണം സൈക്കി 
ളില്‍ ഉരുന്നു തന്നെ കഴിക്കുകയും 
കണ്‍പോളകള്‍ ടുത്ത്പിക്ക്‌ കൊ 
ണ്ട്‌ അടയാതെ സൂക്ഷിക്കുകയു 
മൊക്കെ ചെയ്യുന്ന നാസിമിന്‌ ആ 
സര്‍ക്കസ്‌ ജീവന്മരണപ്പോരാടും 
തന്നെയായിരുന്നു. അയാളുടെ 
സഞ്ചാരപഥത്തിനു ചുറ്റും സമൂഹ 
ത്തില്‍ നിന്നു പ്രാന്തവല്‍ക്കരിക്ക 
പ്പെട്ടവരുടെതായ ഒരു ചെറിയ 
കാര്‍ണിവല്‍ ഉയര്‍ന്നു വരുന്നു. ചു 
താട്ടക്കാരും ഭക്ഷണം വില്‍ക്കുന്ന 
വരും കുഷ്ഠരോഗികളുമൊക്കെയ 
ടങ്ങുന്ന ആ കൂട്ടം സത്യത്തില്‍ നാ 
സിമിന്റെ ദുരിതത്തെ തങ്ങള്‍ക്കു 
നേട്ടമുണ്ടാക്കാനുള്ള കാര്യമാക്കി 
മാറ്റുകയായിരുന്നു. തന്റെ ജീവന്മ 
രണയജ്ഞം ലക്ഷ്യത്തിലെത്തിക്കുന്നതില്‍ വിജയി 
ക്കുന്ന ജേതാവായ നാസിമിന്റെ ഫ്രീസ്‌ ഫ്രെയിമിലാ 
ണ്‌ സിനിമ അവസാനിക്കുന്നത്‌. തനിക്കു പത്തുവയസ്സുള്ളപ്പോള്‍ ഒരു 
പാകിസ്താന്‍ അഭയാര്‍ത്ഥി വെള്ളപ്പൊക്ക ദൂരിതത്തില്‍പ്പെട്ടവരെ സഹ 
യിക്കാനായി പത്തുദിവസം നീണ്ടുനില്‍ക്കുന്ന സൈക്കിള്‍ മാരത്തണ്‍ 
നടത്തുന്നത്‌ മൊഹ്സെന്‍ കണ്ടിരുന്നു. ഈ യഥാര്‍ത്ഥ സംഭവത്തെ 
അടിസ്ഥാനമാക്കിയാണ്‌ മൊഹ്സെന്‍ സൈക്കിസ്റ്റ്‌ നിര്‍മ്മിച്ചത്‌. പക്ഷേ. 
സൈക്കിസ്റ്റില്‍ നിയോ - റിയലിസത്തോടുള്ള കടപ്പാട്‌ വളരെ വ്യക്ത 
മാണ്‌. അച്ഛന്റെയും മകന്റെയും വൈകാരിക ബന്ധം വെളിവാക്കുന്ന 
സൈക്കിസ്റ്റിലെ രംഗങ്ങള്‍ ബൈസൈക്കിള്‍ തീവ്സിനെ അനുസ്മരി 
പ്പിക്കുന്നുണ്ട്‌. ബസിന്റെ പിന്‍ച്യകങ്ങള്‍ക്കു മുന്നില്‍ കിടന്ന്‌ ആത്മ 
ഹത്യയ്ക്കു ശ്രമിക്കുന്ന ഒരു വൃദ്ധനെ അച്ഛനും മകനും കാണുന്ന 
ഒരു ദൃശ്യം സൈക്കിസ്റ്റിലുണ്ട്‌. പുറപ്പെടാന്‍ തയ്യാറായി നില്‍ക്കുന്ന 
ബസിന്റെയും നാസിമിന്റെ മുഖത്തിന്റെയും ക്രോസ്‌കട്ടുകള്‍ക്കു ശേഷം 
ഒരു മൂന്നാമന്‍ ആ വൃദ്ധനെ രക്ഷിക്കുന്ന രംഗമാണ്‌ കാണുന്നത്‌. ചു 
ദും കൂടിയ ആള്‍ക്കാരില്‍ ചിലര്‍ ഇനി അയാള്‍ ഇത്തരം പ്രദ്യത്തി 


ലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 » 178 


{ ളുടെ ; Vii 3} ല്‍ : റ & 3 റ്‌ ന ന്റെ 0 
ജ്ജ നിക യുദ്ധ ൪൫ നങ്ങളുടെ ദുരത്ഭികരതയിൽ തകര്‍ന്നു പോക ന്‌ Sa Oe 
ലാളവാക്ക ന്‌ പീത കുരണേമാണ്‌ ദൊഹ്സന്‍ റക്റല്‍ബഹിന്റെ മായേ ഫെ 3; ല്ല 

ലി പ്‌ va 


കകക 
കകക . 
കക്കര 

കകക 

കകക 

ക 


ക്കു മുതിരരുതെന്ന ഉദ്ദേശ്യത്തില്‍ ശാപവാക്കുകളോടെ വൃദ്ധനു നേര്‍ 
ക്ക്‌ കുറച്ചു പണം വലിച്ചെറിയുന്നു. ഈ കാഴ്ചകണ്ട നിരാശനായ നാ 
സിമിന്‌ ഒരു വഴി തെളിഞ്ഞുകിട്ടി. അടുത്ത സീനില്‍ ച്ര്രങ്ങള്‍ക്കുമു 
ന്നില്‍ കിടക്കുന്ന നാസിമിനെയാണ്‌ പ്രേക്ഷകന്‍ കാണുന്നത്‌. ഈ രംഗം 
കാണുമ്പോള്‍ തന്റെ ധാര്‍മ്മികവും സാമ്പത്തികവുമായ അധ:പതന 
ത്തില്‍ മനം മടുത്ത്‌ തീവണ്ടിക്കുമുന്നില്‍ ചാടാന്‍ ശ്രമിക്കുകയും താനി 
ല്ലാതെ തന്റെ നായ എങ്ങനെ ജീവിക്കുമെന്നോര്‍ത്ത്‌ പിന്മാറുകയും 
ചെയ്യുന്ന ഉംബര്‍ട്ടോ ഡി യിലെ ദരിദ്രനായകന്‍ സ്വാഭാവികമായും മന 


സ്സിലെത്തും. 
പെഡ്ലറിലേതു പോലെ തന്നെ അസ്തിത്വപരമായ അന്യാപദേശ 


വും സാമൂഹ്യവിമര്‍ശനവും മിശ്രണം ചെയ്തവതരിപ്പിക്കുന്ന രീതി സൈ 


ക്കിളിസ്റ്റിലും കണ്ടെത്താനാകും. വരണ്ടതെന്നും സിനിമാറ്റിക്‌ അല്ലെ 
ന്നും പ്രഥമ ദൃഷ്ടിയില്‍ തോന്നുന്ന ഒരു പ്രമേയത്തെ സമ്പന്നവും ഫല 
ഭൂയിഷ്ഠവുമായ ഒരു ചലച്ചിത്ര ഭൂമികയിലേക്കു വികസിപ്പിച്ചത്‌ മൊ 
ഹ്സെന്റെ സര്‍ഗശേഷിയാണ്‌. ദി സൈക്ടിസ്റ്റ്‌ തലച്ചോറിനെ പരി 
ഹസിക്കുമ്പോള്‍ത്തന്നെ ഹൃദയതന്ത്രികളെ ത്രസിപ്പിക്കുകയും ചെയ്യു 
ന്നു. 


മാര്യേജ്‌ ഓഫ്‌ ദി ബ്ളെസ്സ്ഡ്‌ 

മാനസികത്തകര്‍ച്ചയുടെ വക്കിലെത്തി നില്‍ക്കുന്ന ഒരു യോദ്ധാ 
വിനെക്കുറിച്ചാണ്‌ ‘മാര്യേജ്‌ ഓഫ്‌ ദി ബ്ളെസ്സ്ഡ്‌' എന്ന സിനിമ. ഒരു 
കലാകാരനെന്ന നിലയില്‍ ഇരുത്തം വന്നതോടെ മൊഹ്‌സെന്റെ കടുത്ത 
മിലിറ്റന്റ്‌ സദാചാര വാദം മയപ്പെടുകയും പിന്നീട്‌ . 
യിലേക്കു തിരിയുകയും ചെയ്തു. താന്‍ ആദ്യകാല സിനിമകള്‍ ഒരു 
തീവ്വവാദിയായിരുന്നെന്നും തന്റെ ചിന്താഗതി പില്‍ക്കാലത്ത്‌ ee 
ക്ഷികവും സാമൂഹ്യയാഥാര്‍ത്ഥ്യങ്ങളെ തിരസ്‌കരിക്കാത്തതും വ 
ത്തീര്‍ന്നെന്നും മൊഹ്‌സെന്‍ തന്നെ പറഞ്ഞിട്ടുണ്ട്‌. ഈ ഗതിവ്യതിയ; 
നത്തോടെ ഒരു കലാകാരനെന്ന നിലയിലുള്ള പല യി 
മൊഹ്സെന്‌ ഇറാനില്‍ വര്‍ദ്ധിച്ചു വന്നു. ഇറാന്‍ - ഇറാഖ്‌ യുദ്ധത്തി 
ന്റെ പശ്ചാത്തലത്തില്‍ നിര്‍മ്മിച്ച മാര്യേജ്‌ ഓഫ്‌ ദി ബ്ളെസ്സ്ഡ്‌ ധാരാ 
ഉം സംവാദങ്ങള്‍ക്കു തിരികൊളുത്തുകയും പലരാലും യം.) 
ടുകയും ചെയ്തു. ഇറാന്‍ - ഇറാഖ്‌ യുദ്ധകാലത്ത്‌ ഒരു ഷെല്‍ പൊട്ട 


ഞ്തെറിച്ചതിനെത്തുടര്‍ന്നുണ്ടായ മാനസികാഘാതത്തില്‍ നിന്ന്‌ 
കരകയറി സാധാരണ സിവിലിയന്‍ ജീവിതവുമായി പൊരു 
ത്തപ്പെടാന്‍ ശ്രമിക്കുന്ന ഹാജിയാണ്‌ മാര്യേജ്‌ ഓഫ്‌ ദി ബ 
ളെസ്സ്ഡിലെ കഥാനായകന്‍. ഒരു സമ്പന്ന കുടുംബത്തിലെ 
പെണ്‍കുട്ടിയുമായി വിവാഹം ഉറപ്പിക്കപ്പെട്ട ഹാജി യുദ്ധകാ 
ലത്തെക്കുറിച്ചുള്ള പേടി സ്വപ്‌നങ്ങളാല്‍ വേട്ടയാടപ്പെടുന്ന 
മനുഷ്യനാണ്‌. ആഫ്രിക്കയിലെ കെടുതികളെക്കുറിച്ചും ലബ 
നോനിലെ അരാഇകത്വത്തെക്കുറിച്ചും ടെഹ്ഠാനിലെ നിത്യജീ 
- വിതത്തില്‍ വര്‍ദ്ധിച്ചു വരുന്ന അനീതിയെക്കുറിച്ചും ദാരിദ 
ത്തെക്കുറിച്ചുമൊക്കെയുള്ള വാര്‍ത്തകള്‍ വിവാഹത്തീയതിയ 
ടുക്കുന്തോറും ഹാജിയെ ഒരു മാനസികത്തകര്‍ച്ചയുടെ വക്കി 
ലേക്കെത്തിക്കുന്നു. കളറിലും ബ്ലാക്‌ ആന്റ്‌ വൈറ്റിലുമായി ചി 
്രീകരിച്ചിരിക്കുന്ന മാര്യേജ്‌ ഓഫ്‌ ദി ബ്ളെസ്റ്ഡ്‌ ടെഹ്‌റാന്‍ 
നഗരത്തിന്റെ ജീര്‍ണ്ണത വെളിവാക്കുന്ന രംഗങ്ങള്‍ക്കൊപ്പം ഹാ 


vo TA 


ജിയുടെ വിഭ്രാമകമായ ഓര്‍മ്മകളുടെയും പേടിസ്വപ്നങ്ങളുടെയും രം 
ഗങ്ങള്‍ ചേര്‍ത്തു വയ്ക്കുന്നു. ഹാജിയുടെ മാനസികാവസ്ഥയെ അ 
ന്നത്തെ ഇറാന്റെ അവസ്ഥയുടെ രൂപകമായാണ്‌ മൊഹ്സെന്‍ ഉപയോ 
ഗിക്കുന്നത്‌. യുദ്ധത്തിന്റെ മാരകഫലങ്ങളെക്കുറിച്ച അസാധാരണമായ 
ഉള്‍ക്കാഴ്ച പുലര്‍ത്തുന്ന ‘മാര്യേജ്‌ ഓഫ്‌ ദി ബ്ളെസ്സ്ഡ്‌ ടെഹ്‌റാനില്‍ 
സമ്മിശ്രമായ പ്രതികരണമാണുയര്‍ത്തിയത്‌. ചിലര്‍ ആ സിനിമ 
ഒരു യുദ്ധവിരുദ്ധചിത്രമായി കണ്ടപ്പോള്‍ മറ്റ ചില അതിനെ 
ഇസ്ലാമിക വിരുദ്ധ ചിത്രമായാണ്‌ കണ്ടത്‌. ഒരു ന്യൂനപക്ഷത്തിനു 
ലാഭമുണ്ടാക്കുന്നതിനായി ദുരിതങ്ങളുടെ കയ്പനീരു കുടിക്കേണ്ടിവന്ന 
ഭൂരിപക്ഷത്തിനുവേണ്ടിയുള്ള വിലാപഗീതറെ ..;ം അത്‌ 
രുത്തപ്പെടുകയുണ്ടായി. ആധുനിക യുദ്ധ തന്ത്രങ്ങളുടെ ദുരന്തഭീകര 
തയില്‍ തകര്‍ന്നു പോകുന്ന മനുഷ്യന്റെ ഞെട്ടലുളവാക്കുന്ന ചിത്രീക 
രണമാണ്‌ മാര്യേജ്‌ ഓഫ്‌ ദി ബ്ളെസ്സ്ഡ്‌ നടത്തുന്നതെന്നതില്‍ സംശ 


യമില്ല. 


ടൈം ഓഫ്‌ ലവ്‌, ന 
നൈറ്റ്സ്‌ ഓഫ്‌ സായന്ദെഹ്‌ റൂഡ്‌ _ 

ഈ രണ്ടു സിനിമകളോടെയാണ്‌ മൊഹ്‌സെന്‍ മക്മല്‍ബഫ്‌ ഒരു 
വിവാദവ്യക്തിയായി മാറുന്നത്‌. ലൈംഗികതയും ഇസ്ലാമിക ലല 
ക്കുറിച്ചുള്ള സന്ദേഹങ്ങളും ഉയര്‍ത്തുന്നു എന്ന കാരണത്താല്‍ Sd 
ക്രമം ടൈം ഓഫ്‌ ലവും നൈറ്റ്സ്‌ ഓഫ്‌ സായന്ദെഹ്‌ റുഡും നിരോധി 
ക്കപ്പെടുകയുണ്ടായി. സത്യവിശ്വാസിയായ ഇസ്ലാമിക ചലച്ചിത്രകാര 
നെന്നു പറഞ്ഞ്‌ മൊഹ്സെന്‍ മകമല്‍ബഫിനെ ഉയര്‍ത്തിപ്പിടിച്ചിരുന്ന 
മലീകവാദി ഗ്രൂപ്പുകള്‍ തന്നെയാണ്‌ ഇക്കുറി അദ്ദേഹത്തിനു നേരെ 
കടുത്ത വിമര്‍ശനങ്ങളുമായി തിരിഞ്ഞടിച്ചത്‌. ഇസ്ലാമിക വിപ്ലവാനന്തരം 
വിവാഹേതര ബന്ധം പ്രമേയമാക്കിയ ആദ്യ ഇറാനിയന്‍ സിനിമയാ 
യിരുന്നു ടൈം ഓഫ്‌ ലവ്‌. ഇറാനിലെ സദാചാര വക്താക്കള്‍ ത 
പ്രണയവും (സ്ത്രീയുടെ വിവാഹേതര ബന്ധവുമൊക്കെയുള്ള പ്രമേയം 
തികച്ചും നിരോധിക്കേണ്ടതായി കരുതിയെന്നത്‌ പ്രതീക്ഷിതമായ കാ 
ര്യം മാത്രമായിരുന്നു. സ്വദേശത്തു മാത്രമല്ല വിദേശരാജ്യങ്ങളില്‍ പോ 
ലും അഞ്ചു വര്‍ഷത്തോളം ടൈം ഓഫ്‌ ലവിനു പ്രദര്‍ശനാനുമതി നി 


ഷേധിക്കപ്പെട്ടിരുന്നു. 


ലയാളം ഓണപ്പ തി പ്പ്‌ 


ആഗസ്ററ്‌ 2004 ൦ 177 


വണ്‍സ്‌ അപ്പോണ്‍ എ ടൈം, സിനിമ 

“ഇറാനിയന്‍ സിനിമയ്ക്കുള്ള മക്മല്‍ബഫിന്റെ പ്രണയലേഖനം” 
എന്നറിയപ്പെടുന്ന വണ്‍സ്‌ അപ്പോണ്‍ എ ടൈം, സിനിമ ഇറാനി 
യന്‍ ചലച്ചിത്ര ചരിത്രത്തിലേയ്ക്കുള്ള സ്നേഹനിര്‍ഭരമായൊരു നോ 
ട്ടമാണ്‌. കഥാപാത്രങ്ങള്‍ രംഗങ്ങളിലേക്കു ചാടി വീഴുകയും മറയുക 
യും കാലം ആവശ്യാനുസരണം മുന്നോട്ടും പിന്നോട്ടും ചലിക്കുക 
യും നടന്മാര്‍ വ്യത്യസ്ത റോളുകളില്‍ പ്രത്യക്ഷപ്പെടുകയുമൊക്കെ ചെ 
യ്യുന്ന “വണ്‍സ്‌ അപ്പോണ്‍ എ ടൈം സിനിമ ബസ്റ്റര്‍ കീറ്റണിന്റെ 
“ഷെര്‍ലക്ക്‌ ജൂനിയറിന്റെയും” വുഡി അലന്റെ “ദി പര്‍പ്പിള്‍ റോസ്‌ 
ഓഫ്‌ കെയ്റോ'യുടെയുമൊക്കെ മാതൃകയിലുള്ള ഒരു ഫാന്റസി സ്യ . 
ഷ്ടിയാണ്‌. ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്ത്‌ ചാര്‍ലി ചാപ്ലി ൦ 
നെപ്പോലെ തോന്നിക്കുന്ന ജ്ബാഹിംഖാന്‍ എന്ന സിനിമാറ്റോഗ്രാ 
ഫര്‍ ഇറാനിലെ ഷായുടെ സദസ്സില്‍ സിനിമ എന്ന കലാരൂപത്തിന്റെ . 
മാന്ത്രിക മനോഹാരിതയെക്കുറിച്ച്‌ വിശദമാക്കാന്‍ ശ്രമിക്കുന്നു. എണ്‍ 
പത്തിനാല്‍ ഭാര്യമാരും ഇരുന്നുറ്‌ മക്കളുമുള്ള പ്രതാപിയായ ഷാ വി 
നാശകരമായ സ്വാധീനമുണ്ടാക്കുമെന്നു കരുതപ്പെട്ടിരുന്ന സിനിമയു 
ടെ കടുത്ത വിരോധിയായിരുന്നു. പക്ഷേ, തന്റെ ആദ്യ സിനിമാക്കാ 
ഴ്ചയോടെ ഷാ സിനിമയിലെ ദുഃഖിതയും അവിവാഹിതയുമായ കഥാ 
നായികയോടുള്ള കടുത്ത പ്രണയത്തില്‍ പതിക്കുകയും രാജ്യഭാരമു ൦ 
പേക്ഷിച്ച്‌ ഒരു സിനിമാ നടനായിത്തീരാന്‍ തീരുമാനിക്കുകയും ചെ 
യ്യുന്നു. ഇറാനിയന്‍ സിനിമാചരിത്രത്തിന്റെ ആയിരത്തിയൊന്ന്‌ അ 
റേബ്യന്‍ രാവുകള്‍ എന്ന്‌ മൊഹ്‌സെന്‍ വിശേഷിപ്പിക്കുന്ന വണ്‍സ്‌ . 
അപ്പോണ്‍ ഐ ടൈം സിനിമയിലൂടെ തന്റെ രാജ്യത്തെ മഹത്തായ . 
സിനിമകള്‍ക്കൊരു സ്തൂത്യുപഹാരം നല്‍കുകയാണ്‌ അദ്ദേഹം ചെ 
യ്യുന്നത്‌. ക്ലാസിക്‌ ഇറാനിയന്‍ സിനിമകളില്‍ നിന്നുള്ള അസംഖ്യം 
ക്ലിപ്പിങ്ങുകള്‍ ഏച്ചുകെട്ടലില്ലാതെ നെയ്തു ചേര്‍ക്കപ്പെട്ടിരിക്കുന്ന : 
ഈ സിനിമ കാര്‍ലോവി വാരി, ഇസ്താംബൂള്‍, ടാവോര്‍മിന ഫെസ്റ്റി 
വലുകളില്‍ പ്ല ,..ടുഖ അവാര്‍ഡുകളും കരസ്ഥമാക്കി. പ്രേക്ഷകമ 
നസ്സിനെ തിരയെടുക്കുന്ന സിനിമാറ്റിക്‌ ഫെയറി ടേയില്‍ എന്നു വി 
ശേഷിപ്പിക്കപ്പെടുന്ന ഈ സൃഷ്ടിയെ മക്മല്‍ബഫിന്റെ വിചിത്ര ഭാ 
വനയുടെ സങ്കിര്‍ക്ഛ, വിവരണാതീതമായ ഒരു സിനിമാനുഭവമാ . 
കുന്നു. 


നാകാലിക പ 


ബു 


വാണ്ഡഹാര്‍ എന്ന 


നി 


നടക്കുന്ന കലഹത്തെക്കുറിച്ചുള്ള ഒരു കോമിക്‌ അലിഗറിയാണ്‌ ആക്ടര്‍ 
എന്നു പറയാം. 


സലാം സിനിമ 

ലോകത്തെ മറ്റേതുഇനവിഭാഗത്തെയും പോലെ ഇറാനിലെ ഇന 
ളും സിനിമാഭിനിവേശമുള്ളവരാണെന്ന്‌ സലാം സിനിമയിലൂടെ മൊ 
ഹസന്‍ മക്മല്‍ബഫ്‌ തെളിയിക്കാന്‍ ശ്രമിക്കുന്നു. സിനിമയുടെ നൂ 
നം ജന്മദിനത്തിന്‌ ബഫ്‌ നല്‍കിയ സ്നേഹോപഹാരമാണ്‌ സലാം 
സിനിമയെന്നു പറയാം. 1995-ലെ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവല്‍ 
വൃത്തങ്ങളില്‍ ഒരു വമ്പന്‍ വെളിപാടായാണ്‌ സലാം സിനിമ കടന്നുവ 
നത സാമ്പ്ദായിക സങ്കല്പങ്ങളെ അട്ടിമറിക്കുന്ന കുശലം നിറഞ്ഞ 
സമീപനമായിരുന്നു സലാം സിനിമയുടേത്‌. സാമൂഹ്യയാഥാര്‍ത്ഥ്യങ്ങ 


ദി ആക്ടര്‍ 

മൊഹ്‌സെന്‍ മക്മല്‍ബഫിന്റെ സര്‍ഗ്ഗപ്രതിഭയുടെ മറ്റൊരു മു 
ഖത്തെ അനാവരണം ചെയ്യുന്ന ഒരു “അണ്‍ - ഈവന്‍ കോമഡി” 
യായ ദി ആക്ടര്‍ എന്ന സിനിമ സന്താനങ്ങളില്ലാത്ത ദമ്പതികളെ 
കുറിച്ചുള്ളതാണ്‌. സമകാലികവും അര്‍ദ്ധദുരന്താത്മകവുമായ പ്രഹ 
സനം എന്നു വിശേഷിപ്പിക്കാവുന്ന ദി ആക്ടറില്‍ അക്ബര്‍ അബ 
ദി എന്ന ഇറാനിയന്‍ നടന്റെ യഥാര്‍ത്ഥ ജീവിതത്തില്‍ നടന്ന ചില 
സംഭവങ്ങളെത്തന്നെയാണ്‌ ഭാവനാപൂര്‍ണ്ണമായി ചിത്രീകരിച്ചിരിക്കു 
ന്നത്‌. ആര്‍ട്ട്‌ സിനിമകളില്‍ മാത്രം അഭിനയിക്കാന്‍ താല്‍പര്യമുള്ള 
അക്ബര്‍ അബ്ദി എന്ന നടന്‍ സാമ്പത്തികാവശ്യങ്ങളാല്‍ കച്ചവട 
സിനിമകളില്‍ അഭിനയിക്കാന്‍ നിര്‍ബന്ധിതനാകുന്നു. പ്രസവശേഷി 
യില്ലാത്ത ഭാര്യ അക്ബറിനെ രണ്ടാംവിവാഹത്തിനു പ്രേരിപ്പിക്കുന്നു. 
ഒരു കുട്ടിക്കുവേണ്ടിയുള്ള അതിയായ ആഗ്രഹം കൊണ്ട്‌ അവര്‍ ഈ 
മയായ ഒരു ജിപ്സിപ്പെണ്‍കുട്ടിയെ വിവാഹം കഴിക്കാന്‍ അക്ബറി 
നെ നിരന്തരം നിര്‍ബന്ധിക്കുന്നു. പക്ഷേ, അത്‌ പ്രശ്നങ്ങളെ പരിഹ 
രിക്കുന്നതിനു പകരം സങ്കീര്‍ണ്ണമാക്കുകയാണ്‌ ചെയ്തത്‌. അക്ബര്‍ 
അബ്ദിയുടെയും ഫാത്തിമയുടെയും മാഹ്യ പെട്രോസ്യന്റെയും ഉളള! 
ലമായ പ്രകടനം ദി ആക്ടറിനെ കൂടുതല്‍ ആകര്‍ഷകമാക്കുന്നു. വര്‍ 
ഗ്ഗ വ്യത്യാസങ്ങളും സാംസ്‌കാരിക വ്യത്യാസങ്ങളും നിലനില്‍ക്കുന്ന 
ഇറാനിലെ പരമ്പരാഗത ചിന്താധാരകളും സമകാലികതയും തമ്മില്‍ 


മലയാളം ഓണപ്പതിപ്പ്‌ 


ദുഷ്‌ സമൂഹത്തിനു നേരെ പരിഹാസ 7 
ചിത്രത്തിലൂടെ മൊഹ്സെന്‍ 2൭൪ 


നനതനതതതത്തതന ചില്ലില്‍ 


മലയാളം ഓണപ്പതി പ്പ്‌ 


ത്മകമായ ഒരു കണ്ണാടി സ്ഥാപി 
ൽബഫ ചെയ്യുന്നത്‌. 


“ക Cr 
കകക കകക പകക നി 


ളിലേക്കു തുളച്ചു കയറുന്നതിനൊപ്പം അഴിമതിയാല്‍ അഴുകുന്ന അധി 
കാരത്തെക്കുറിച്ചുള്ള ഗാഡമായ ഒരാലോചനയുമാകുന്നു സലാം സി 
നിമ. 1 
സലാം സിനിമയുടെ ചിത്രീകരണത്തിനുമുന്‍പ്‌ മക്മല്‍ബഫ്‌ ഒരു 
സൂത്രപ്പണി ഒപ്പിച്ചു. തന്റെ പുതിയ പ്രോജക്ടിലേക്ക്‌ അഭിനേതാക്കളെ 
ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പരസ്യം ബഫ്‌ ടെഹ്റാനിലെ പ്രതങ്ങളില്‍ 
നല്‍കി. ആയിരക്കണക്കിന്‌ ആള്‍ക്കാര്‍ ഇതിനോട്‌ പ്രതികരിച്ചു. ത 
ങ്ങള്‍ക്ക്‌ പോള്‍ ന്യുമാന്റെയും മര്‍ലിന്‍ മണ്‍റോയുടെയുമൊക്കെ ഛാ 
യയുണ്ടെന്നും തങ്ങളുടെ അഭിനയ്പ്രതിഭ കാന്‍ ചലച്ചിത്രമേളയിലടക്കം 
പര്‍ച്ചചെയ്യപ്പെട്ടേക്കുമെന്നുമൊക്കെ ധരിപ്പിക്കപ്പെട്ട ഡസന്‍ കണക്കി 
ന്‌ സിനിമാഭിനയ മോഹികളുടെ പ്രകടനങ്ങള്‍ ബഫ്‌ ഫിലിമിലാക്കി. 
പാട്ടുപാടാനും സ്വന്തം ജീവിതത്തെക്കുറിച്ചു സംസാരിക്കാനും മെലോ 
ഡ്രമാറ്റിക്‌ രീതിയില്‍ മരണം അഭിനയിച്ചു കാണിക്കാനുമൊക്കെ ബ 
ഫ്‌ അവരോടാവശ്യപ്പെട്ടു. “സ്ക്രീന്‍ ടെസ്‌റ്റെന്നു കരുതി ആള്‍ക്കാര്‍ 


.നടത്തിയ പ്രകടനങ്ങളാണ്‌ യഥാര്‍ത്ഥത്തില്‍ സലാം സിനിമയുടെ മൂ 


ലധനമായി മാറിയത്‌. ഈ തന്ത്രത്തിലൂടെ സിനിമയുടെ അഗാധമായ 
സ്വാധീനത്തെ വെളിവാക്കുന്നതിനൊപ്പം പലച്ചിത്ര സംവിധായകന്റെ 
ഏകാധിപത്യ പ്രവണതകളെയും പലച്ചിത്ര നിര്‍മ്മാണത്തിലെ സാ 
ഡോ മസോക്കിസ്റ്റ്‌ അംശങ്ങളെയും സിനിമയുടെ വശീകരണാത്മക 
മായ മായികതയെയും ബഫ്‌ തുറന്നു കാട്ടുന്നു. 


ഗാബ്ബെ 


പരവതാനികള്‍ നെയ്യുന്ന ഗോത്രവര്‍ഗ്ഗക്കാരുടെ ജീവിത പശ്ചാ 
ത്തലത്തില്‍ ഒരു (സ്ത്രീയുടെ പ്രണയാത്മകമായ മനസ്സിന്റെ അനാവരണം 
നടത്തുന്ന ഗാബ്ലെ പ്രേക്ഷകമനസ്സിനെ തടവിലാക്കുന്ന കാവ്യാത്മക 
മായ ഒരു ചലച്ചിത്രാനുഭവമാണ്‌. “സാധാരണ വ്യവഹാരങ്ങളില്‍ മനു 


ആഗസ്ററ്‌ 2004 ൦ 178 


“ആഗസ്ററ്‌ 2004 ൦ 179 


ഷ്യബന്ധങ്ങള്‍ യഥാര്‍ത്ഥത്തില്‍ വെളിവാക്കപ്പെടുന്നില്ലെന്ന്‌ മാര്‍ട്ടിന്‍ 
ഹൈഡഗറെപ്പോലെ ഞാനും വിശ്വസിക്കുന്നു. രണ്ടു സവിശേഷ സന്ദര്‍ 
ഭങ്ങളില്‍ മാത്രമാണ്‌ വ്യക്തിയുടെ യഥാര്‍ത്ഥ സ്വഭാവം വ്യക്തമാകൂ 
ന്നത്‌. മരണത്തിലും പ്രണയത്തിലും” മൊഹ്‌സെന്റെ ഈ വാക്കുകള്‍ 
ഗാബ്ജെയ്ക്കു യോജിച്ച അടിക്കുറിപ്പാകുന്നു. ഒരു യുവതിക്ക്‌ ഒരു കു 
തിരക്കാരനോടു തോന്നുന്ന കാലാപാത്മകമായ പ്രണയത്തിന്റെ ആഖ്യാ 
നത്തിനൊപ്പം പ്രസിദ്ധമായ ഗാബ്ബെ പരവതാനികള്‍ നെയ്യുന്ന ദേശാട 
കരായ ഗോത്രവര്‍ഗ്ഗത്തിന്റെ ജീവിത സ്മസ്യകളിലേക്കും ഈ സി 
നിമ കണ്ണോടിക്കുന്നു. കടുത്തവര്‍ണ്ണങ്ങളില്‍ നടത്തുന്ന കഥാകഥനം 
ബഫ്‌ വളരെ ബോധപൂര്‍വ്വം ഗാബ്ബയില്‍ സ്വീകരിച്ച രീതിയാണ്‌. മു 


ഇന്നസെന്‍സ്‌ 


ത്തശ്ലിക്കഥകളുടെ ചാരുതയെ ചലച്ചിത്രകലയുമായി ഇഴചേര്‍ത്ത്‌ മൊ 
ഹ്സെന്‍ നെയ്തെടുത്ത ഗാടബ്ബെ പ്രേക്ഷകനെ മാജിക്കല്‍ സര്‍റിയലിസ 
ത്തിന്റെ മാന്ത്രികപ്പരവതാനിയിലേറ്റി നവ്യാനുഭവങ്ങളിലേക്കു പറക്കു 
ന്നു. 1996-ല്‍ ഫഇര്‍ ഫിലിം ഫെസ്റ്റിവലിലെ കുന്നി പ്രദര്‍ശനത്തിനു 
ശേഷം ഇറാനില്‍ ഗാബ്ഡെയുടെ പ്രദര്‍ശനം നിരോധിക്കപ്പെട്ട. അന്താ 
രാഷ്ട്ര ചലച്ചിത്രമേളകളിലും യൂറോപ്പിലും വമ്പിച്ച പ്രേക്ഷകപ്രീതി 
ആര്‍ജ്ജിച്ച ശേഷം മാത്രമാണ്‌ ഗാബ്ജെയ്ക്ക്‌ ജന്മനാട്ടില്‍ പ്രദര്‍ശനാ 
നുമതി ലഭിച്ചത്‌. 


എ മൊമന്റ്‌ ഓഫ്‌ ഇന്നസെന്‍സ്‌ 

എ മൊമന്റ്‌ ഓഫ്‌ ഇന്നസെന്‍സ്‌ യാഥാര്‍ത്ഥ്യത്തെയും ഫിക്ഷനെ 
യും കൂട്ടിക്കലര്‍ത്തുന്ന പല അടരുകളുള്ള ഒരു സിനിമയാണ്‌. മൊ 
ഹ്സെന്‍ തന്റെ ചിത്രങ്ങളുടെ പ്രത്യേകതയെ സൂചിപ്പിക്കാനുപയോ 
ഗിക്കുന്ന പോയറ്റിക്‌ റിയലിസമെന്ന വിശേഷണത്തിന്‌ സര്‍വ്വഥായോ 
ഗ്യമായ ചിത്രമാണ്‌ മൊമെന്റ്‌ ഓഫ്‌ ഇന്നസെന്‍സ്‌. ഇസ്ലാമിക വിപ്ലവ 
ത്തിനു മുന്‍പ്‌ മൊഹ്‌സെന്‍ ഒരു ഷാ വിരുദ്ധ കലാപകാരിയായിരുന്ന 
സമയത്തു നടന്ന ഒരു യഥാര്‍ത്ഥ സംഭവമാണ്‌ സിനിമയ്ക്ക്‌ അടിസ്ഥാ 
നം. ഒരു പൊലീസ്‌ സ്‌റ്റേഷന്‍ ആക്രമണത്തിനിടയില്‍ മൊഹ്സെന്‍ 
കുത്തിമുറിവേല്‍പ്പിച്ച പൊലീസുകാരന്‍ വര്‍ഷങ്ങള്‍ക്കുശേഷം അദ്ദേ 
ഹത്തെ തേടിവന്നു. തന്റെ സിനിമയുടെ നിര്‍മ്മാണത്തിനുവേണ്ടി മൊ 
ഹ്സെന്‍ നല്‍കിയ പരസ്യം കണ്ട്‌ അഭിനേതാവാകാനുള്ള താല്‍പര്യ 
വുമായി വന്നതായിരുന്നു അയാള്‍. ആ സിനിമയില്‍ മൊഹ്‌സെന്‍ പഴയ 
പൊലീസുകാരന്‌ റോളൊന്നും നല്‍കിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ 
മറ്റൊരു ചിത്രത്തില്‍ അയാള്‍ക്ക്‌ പ്രധാനപ്പെട്ട ഒരു പങ്ക്‌ വഹിക്കാനു 
ണ്ടായിരുന്നു. 1974-ല്‍ നടന്ന പൊലീസ്‌ സ്‌റ്റേഷനാക്രമണ സംഭവത്തെ 
മുന്‍നിര്‍ത്തി എ മൊമെന്റ്‌ ഓഫ്‌ ഇന്നസെന്‍സ്‌ എന്ന സിനിമയെടു 
ക്കാന്‍ മൊഹ്‌സെന്‍ തീരുമാനിച്ചു. മൊഹ്സെനും പൊലീസുകാരനും 


തങ്ങളുടെ റോള്‍ ചെയ്യുന്ന നടന്മാരെ പരിശീലിപ്പിക്കാന്‍ ഒരുങ്ങി 
ഹ്സെന്റെ റോള്‍ അഭിനയിക്കാന്‍ അലി ബഷിയെയും പൊലീസ 
രന്റെ റോള്‍ അഭിനയിക്കാന്‍ അമ്മാര്‍ തഫ്തിയെയും അവര്‍ നിയത 
| 
ച്ച, പൊലീസുകാരന്‍ പഴയ സംഭവത്തെ ഓര്‍ക്കുന്നത്‌ ഇത്തരത്തില്ല 
യിരുന്നു. സ്‌റ്റേഷനു മുന്‍പിലെ ഗാര്‍ഡ്‌ പോസ്റ്റില്‍ അയാളിരിക്കുസ്തേശ 
മിക്കവാറും ഒരു പെണ്‍കുട്ടി അതിനു മുന്‍പിലൂടെ പോകുമായില്ലന്ന 
അവള്‍ മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ അയാളോടു ചോദിക്കുക 
യും ചെയ്യുമായിരുന്നു. പരിചയക്കാരിയായി മാറിയ പെണ്‍കുട്ടിയ 
ടുള്ള തന്റെ പ്രണയം വ്യക്തമാക്കാന്‍ അയാള്‍ ത്രുമാനിക്കുന്നു. അവള്‍ 


ക്കു നല്‍കാനായി ഒരു ഫ്ലവര്‍വാസുമായി അയാള്‍ വന്ന ദിവസമായി 
രുന്നു ആക്രമണം നടന്നത്‌. ഒരു ലോഫ്‌ ബ്രഡ്ഡിനുള്ളില്‍ ഒളിപ്പിച്ച 
കത്തിയുമായി വന്ന ചെറുപ്പക്കാരന്‍ അയാളെ കുത്തി മുറിവേല്‍പ്പി 
ച്ചെങ്കിലും തന്റെ തോക്ക്‌ എത്തിപ്പിടിച്ച്‌ അവനെ വെടിവയ്ക്കാന്‍ ചെ 
ലീസുകാരന്‌ കഴിഞ്ഞു. പൊലീസുകാരന്‍ ശാരീരിക സഖ്യം നേടി 
യെങ്കിലും താന്‍ പ്രണയിച്ചിരുന്ന പെൺകുട്ടി മൊഹ്‌സെന്റെ കസിനു 


യിരുന്നെന്നും അവളിലൂടെ മൊഹ്സെന്‍ ഒരു കെണി ഒരുക്കുകയായി 


രുന്നുവെന്നുമുള്ള സത്യം അയാള്‍ അറിഞ്ഞിരുന്നതേയില്ല. 

തന്റെ ഭാഗം അഭിനയിക്കുന്ന നടനുമായി മൊഹ്സെന്‍ തന്റെ കസി 
ന്റെ അടുത്തു ചെല്ലുകയും അവരുടെ ഭാഗം അഭിനയിക്കാന്‍ അവരു 
ടെ മകളെ അയക്കുമോ എന്ന്‌ തിരക്കുകയും ചെയ്തു. പക്ഷേ, ഒരു മധ്യ 
വര്‍ഗ്ഗ കുടുംബിനിയായി മാറിക്കഴിഞ്ഞിരുന്ന അവള്‍ തന്റെ മകളെ 
സിനിമയില്‍ അഭിനയിപ്പിക്കാന്‍ താല്‍പര്യപ്പെടുന്നില്ല. പഴയ കുറ്റകയ 
തൃത്തിന്റെ ചിത്രീകരണത്തോടെ സിനിമ ക്ളൈമാക്‌സിലേക്കെത്തുന്നു. 
ജീവിച്ചിരിക്കുന്ന മൂന്നു പേരുടെ ഭാഗം മൂന്ന്‌ അഭിനേതാക്കളാല്‍ ചി 
ത്രീകൃതമാകുന്ന ആ ഭാഗത്ത്‌ വിധിയും ചരിത്രവും കീഴ്മേല്‍ മറിയുന്ന 
അനുഭവം ഉണ്ടാകുന്നു. തോക്ക്‌, ഫ്ലവര്‍വാസ്‌. കത്തി, ബ്രഡ്ഡ്‌ എന്നീ 
വസ്തുക്കള്‍ക്ക്‌ അവയുടെ കേവല സൂചനകള്‍ക്കുപരിയായി സ്ഥി 
ശേഷാര്‍ത്ഥങ്ങള്‍ നൽകാനാകുന്ന. സിനിമയിലുടനീളം പുലര്‍ത്തിയി 
രുന്ന സ്യൂഡോ ഡോക്യു-ഡ്രാമയുടെ മറ നീക്കി അവസാന ഭാഗത്ത്‌ 
അതിന്റെ പ്രതിരൂപാത്മകമായ അര്‍ത്ഥതലങ്ങള്‍ വിവൃതമാകുന്നു. ഉ 
സ്ലാമിക വിപ്ലവത്തിനു മുന്‍പും പിന്‍പും നിലനിന്നിരുന്ന മൂല്യ സം 
ഹിതകളുടെ സ്വഭാവ പരിശോധന കൂടി സാധ്യമാക്കുന്നുണ്ട്‌ ഈ ചി 
ത്രം. 

സിനിമയിലെ ക്ളൈമാക്‌സില്‍ പഴയ പോലീസുകാരന്‍ താന്‍ പ്ര 
ണയിച്ചിരുന്ന പെണ്‍കുട്ടി തന്നെ ചതിക്കുകയായിരുന്നെന്ന സത്യമദി 
യുന്നു. അവളെ വെടിവയ്ക്കുവാനാണ്‌ അയാള്‍ തന്റെ ഭാഗമഭിനയി 


മ്ല്വ്യാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 18൭ 


കുന്ന നടനോടാവശ്യപ്പെടുന്നത്‌. പഴയ സംഭവചരിത്രത്തിലില്ലാതിരുന്ന 
കാര്യം ചെയ്യാനാവശ്യപ്പെട്ടപ്പോള്‍ നടന്‍ അതു ചെയ്യാനാകാതെ ആ 
വന്ന്‌ നില്‍ക്കുന്നു. യഥാര്‍ത്ഥ കഥയുടെ ഗതിയെ അട്ടിമറിച്ചുകൊ 
ണ്ട്‌ തന്റെ ഭാഗം അഭിനയിക്കുന്ന നടനു പകരം പോലീസുകാരന്‍ തന്നെ 
ആ ഭീകരകൃത്യം നടത്തുന്നു. യാഥാര്‍ത്ഥ്യത്തിന്റെയും ചരിത്രത്തിന്റെ 
തും വിധിയുടെയും കഥയുടെയും സിനിമയുടെ ആഖ്യാനത്തിന്റെയും 
ഗതിയെ അട്ടിമറിക്കുന്ന ആ ഫ്രീസ്‌ ഷോട്ടില്‍ സിനിമ അവസാനിക്കു 
നനു. ലോകസിനിമയിലെ തന്നെ മഹത്തരമായ ക്ളൈമാക്‌സെന്ന്‌ വി 
ശേഷീപ്പിക്കപ്പെടുന്ന ഒന്നാണ്‌ മൊമെന്റ്‌ ഓഫ്‌ ഇന്നസെന്‍സിലെ അന്ത്യ 
രംഗം. മൊഹ്‌സെന്റെ മകളായ ഹാന്നാ മക്മല്‍ബഹും ഈ സിനിമ 
യില്‍ അഭിനയിക്കുന്നുണ്ട്‌. ഛായാഗ്രാഹകനായ മഹമൂദ്‌ കലാരിയുടെ 
മനോഹരമായ ഫ്രെയിമുകള്‍ എ മൊമെന്റ്‌ ഓഫ്‌ ഇന്നസെന്‍സിന്റെ 
മാറ്റു കൂട്ടുന്നു. 


ഖാണ്ഡഹാര്‍ 

സമീറ സംവിധാനം ചെയ്യുകയും മൊഹ്സെന്‍ തിരക്കഥ രചിക്കു 
കയും ചെയ്ത ദി ആപ്പിള്‍ എന്ന ചിത്രത്തിനു സമാനമായ പ്രമേയമാണ്‌ 
ലാണ്ഡഹാറിലുള്ളത്‌. രണ്ടു ചിത്രങ്ങളിലെയും പുരുഷകഥാപാത്രങ്ങള്‍ 
കടുത്ത പാരമ്പര്യ വാദികളും മതമൌലികവാദികളും ശല്യക്കാരും അമി 
തലൈംഗിക താല്‍പര്യങ്ങളുള്ളവരുമാണ്‌. അവരുടെ മനസ്സില്‍ _. 
പതിഞ്ഞിരിക്കുന്ന രൂഡവിശ്വാസങ്ങളെ ആര്‍ക്കും മാറ്റാനാകുന്നതല്ല. 
സാമാന്യബോധം തൊട്ടുതീണ്ടാത്ത അവരുടെ മതബോധം തികഞ്ഞ 
അസംബന്ധങ്ങളെപോലും ന്യായീക 
രീക്കത്തക്കതാക്കി മാറ്റുന്നു. സമകാ 
ലിക പുരുഷ സമൂഹത്തിനു 
നേരെ പരിഹാസാത്മകമായ 
ഒരു കണ്ണാടി സ്ഥാപിക്കുകയാ 
ണ്‌ മൊഹ്സെന്‍ മക്മബല്‍ബഫ്‌ 
ഇവിടെ ചെയ്യുന്നത്‌. 

എന്നാല്‍ മൊഹ്‌സെന്റെ സിനിമകളി 
ലെ സ്ത്രീകള്‍ പലപ്പോഴും കുറച്ചുകൂടി 
ആധുനിക സമീപനം പുലര്‍ത്തുന്നവരാ 
ണ്‌. വിദ്യാസമ്പന്നകളും പരിഷ്കൃത ചിന്താ 
ഗതികളുള്ളവരും സംസ്‌കാരസമ്പന്നമായ പെ 
രുമാറ്റ രീതികളുള്ളവരുമായ മൊഹ്‌സെന്റെ സ്ത്രീ 
കഥാപാത്രങ്ങള്‍ പ്രായോഗിക ചിന്തയുള്ളവരും സ 
ഹായമനസ്ഥിതിയുള്ളവരുമാണ്‌. ഖാണ്ഡഹാറിലെ 
റെഡ്‌ക്രോസ്‌ പ്രവര്‍ത്തകരും പ്രതപ്രവര്‍ത്തകയായ 
നായികയും ഇതിന്‌ ഉദാഹരണമാണ്‌. 

ഖാണ്ഡഹാര്‍ പല തലത്തിലും ഗാബ്ബെയോട്‌ സമാ 
നത പുലര്‍ത്തുന്നുണ്ട്‌. രണ്ടു ചിത്രങ്ങളും നാടോടി 
പാരമ്പര്യങ്ങളെ അനുസ്മരിപ്പിക്കുന്നുണ്ട്‌. രണ്ടു ചി 
തരങ്ങളും “മറ്റൊരു ലോകത്തെ'ക്കുറിച്ചുള്ള സാമൂഹ്യ 
ശാസ്ത്രപഠനങ്ങള്‍ കുടിയാണ്‌. ഖണ്ഡഹാറിലെ അ 
തൃഭാഗത്തു കാണിക്കുന്ന അഫ്ഗാന്‍ വിവാഹസല്‍ 
കാര രംഗം ഗാബ്ലെയുമായി വളരെ അടുത്തു നില്‍ 
ക്കുന്നു. ഗാബ്ദെയിലെന്നപോലെ വര്‍ണ്ണാത്മകവും സം 
ഗീതാത്മകവുമായ ഒരു പരമ്പരാഗത ചടങ്ങ്‌ നാം ഖാ 
ണ്ഡഹാറിലും കാണുന്നു. സ്ത്രീ കേന്ദ്രിതമായ ഗാബ്ബെ 
യും ഖാണ്ഡഹാറും നിറപ്പകിട്ടുള്ള ജീവിതം നയിക്കാ 
നുള്ള സ്ത്രീകളുടെ ആഗ്രഹത്തെ വ്യക്തമാക്കുന്നുണ്ട്‌. സ്ത്രീ 
കളുടെ സന്തോഷത്തിനും സ്വാതന്ത്ത്തിനും തടയിടുന്ന 
താലിബാന്‍ ഇടപെടലുകളുടെ ഭീകരത വ്യക്തമാക്കുന്ന 


ലയാളം ഓണപ്പതിപ്പ്‌ 


ഖാണ്ഡഹാറിന്റെ അന്ത്യം ശക്തമായ സാമൃഹ്ൃവിമര്‍ശനവ;ം പരിഹാ 
സവും ഉള്‍ക്കൊള്ളുന്നതാണ്‌. ഈ സിനിമ മുന്നോട്ടു; വയ്ക്കുന്ന രാ 
ഷ്ടിയ സമസ്യകള്‍ വളരെ പ്രസക്തമാണ്‌. ഒരു സമുഹത്തിനു സംഭ 
വിക്കുന്ന പുഴുക്കുത്തുകളുടെ ദുരന്തത്തെ ഖാണ്ഡഹാര്‍ അവതരിപ്പി 
ക്കുന്നതുപോലെ ശക്തമായി അവതരിപ്പിക്കുന്ന ചുരുക്കം സിനിമകളേ 
അടുത്തകാലത്തു പുറത്തു വന്നിട്ടുള്ളു. 


ചിത്രീകരിക്കാനാകാത്ത അമ്നീഷ്യ 


ഇറാനിലെ ഭരണകൂടം മൊഹ്‌സെന്റെ പുതിയ സിനിമയ്ക്ക്‌ ചി 
ത്രീകരണാനുമതി നിഷേധിച്ചിരിക്കുകയാണ്‌. സ്‌ക്രിപ്റ്റ്‌ പരിശോധിച്ച 
ഇറാനിലെ സാംസ്‌കാരിക വകുപ്പ്‌ 2004 മേയില്‍ ചിത്രികരണം ആരം 
ഭിക്കാനിരുന്ന സിനിമയ്ക്ക്‌ അനുമതി നല്‍കിയില്ല. അമ്നിഷ്യ എന്ന 
സിനിമയിലൂടെ രണ്ടു ദശകങ്ങളായി ഇറാന്‍ ജനത അനുഭവിക്കുന്ന 
യാതനകളും വേദനകളും ചിത്രീകരിക്കുകയായിരുന്നു മൊഹ്‌സെന്റെ 
ലക്ഷ്യം. ഭരണകൂടത്തിന്റെ പുതിയ സെന്‍സര്‍ഷിപ്പ്‌ ത്തം ഇറാനിയന്‍ - 
കലാകാരന്മാരെ രാജ്യത്തുനിന്ന്‌ ആട്ടിയോടിക്കാനുദ്ദേശിച്ചുള്ളതാണെന്ന്‌ 
മക്മല്‍ബഫ്‌ പറയുന്നു. കഴിഞ്ഞവര്‍ഷം ക്രിംസണ്‍ ഗോള്‍ഡ്‌ എന്ന 
ചിത്രത്തിന്റെ സംവിധായകനായ ജാഫര്‍ പനാഹിയെ ഇറാന്‍ ഭരണ 


ആഗസ്ററ്‌ 2004 » 181 


കടം അസ്റ്റ ചെയ്യുകയും ചോദ്യം ചെയ്യുകയും 

ചെയ്തിരുന്നു. തങ്ങളുടെ സങ്കുചിത വീക്ഷണങ്ങള്‍ റ 
കാതിതമായി ചിന്തിക്കുന്നവരെ ഒതുക്കാനുള്ള ks 
ഈാന്‍ ഭരണകുടത്തിന്റെ നയം മൊഹ്സെന്‍ 2 
ക്മര്ബഫടക്കമുഒ പല ഇറാനിയന്‍ കലാകാ 

രന്മാരുടെയും പതിയ കലാസംരംഭങ്ങള്‍ക്ക്‌ തട 

യിടുന്നു. 


മക്മല്‍ബഫ്‌ കുടുംബം 


“കുട്ടികള്‍ നമ്മുടെ സ്വപ്നങ്ങളുടെ ദര്‍ശ 
നമാണ്‌. മറ്റെന്തിനേക്കാളുമ;പരിയായി അവര്‍ ജീ 
വിതത്തിന്‍െ മൂര്‍ത്തഭാവമാണ്‌. മനസ്സ്‌ തരിശായി 
പ്പോയവരാണ്‌ മുതിര്‍ന്നവര്‍. ജീവിതത്തോടുള്ള 


ടാ 


പ 
സ്നേഹവും പ്രത്യാശയും നിങ്ങള്‍ക്കു കുട്ടികളില്‍ 
മാത്രമേ കാണാനാകു. പല ഇറാനിയന്‍ സിനിമ 
കളും ജീവിതത്തിന്റെ പ്രകാശമുള്ളതായിത്തീരു 
ന്നതിന്റെ ഒരു കാരണം അവയിലെ കുട്ടികളുടെ 
സാന്നിദ്ധ്യമാണ്‌.” 
| 2 ച 
) മൊഹ്‌സെന്‍ മക്മല്‍ബഫ്‌. 
ഈ പിന്താഗതിയായിരിക്കണം തന്റെ കുട്ടി 
കള്‍ക്കും അവരുടെ കൂട്ടുകാര്‍ക്കും വേണ്ടി ഒരു 
ച്ലച്ചിത പരിശീലന സ്‌കൂള്‍ തുടങ്ങാന്‍ മൊ 
ഹ്സെനെ പ്രേരിപ്പിച്ചത്‌. തന്റെ പഠനം പാതിവ 
ഴിയില്‍ ഉപേക്ഷിച്ച്‌ പതിനാറുകാരിയായ സമീറ മക്മല്‍ബഫ്‌ സിനിമാ 
സംവിധായികയാകാന്‍ തീരുമാനിച്ചതാണ്‌ സിനിമാ സ്‌കൂള്‍ തുടങ്ങാ 
നിടയാക്കിയത്‌. ഡിപ്ളോമ കോഴ്‌സ്‌ പൂര്‍ത്തിയാക്കണമെന്ന അധ്യാ 
പകരുടെ ആവശ്യം തള്ളിക്കളഞ്ഞ സമീറ സിനിമ നിര്‍മ്മിക്കാനാഗ്ര 
ഹിക്കുകയും ചലച്ചിത്ര നിര്‍മ്മാണകല പഠിപ്പിച്ചു തരാന്‍ തന്റെ പിതാ 
| വായ മൊഹ്സെന്‍ മക്മല്‍ബഫിനോട്‌ ആവശ്യപ്പെടുകയും ചെയ്തു. 
ഒരു അഭിമുഖത്തില്‍ സമീറ അതിനെക്കുറിച്ച്‌ ഇങ്ങനെ പറയുന്നു. “പ 
തിയെ പതിയെ എന്റെ പിതാവ്‌ എന്നോട്‌ സംസാരിച്ചു തുടങ്ങി. ആദ്യ 
| മാദ്യം കുറച്ചു സമയമായിരുന്നെങ്കിലും പിന്നീട്‌ രണ്ടും മൂന്നും മണിക്കു 
| റുകളോളം നീളാന്‍ തുടങ്ങി. കലയെക്കുറിച്ച്‌ കുടുതല്‍ അറിയാന്‍ ആഗ്ര 
ഹിച്ചിരുന്ന എന്റെ ചില കൂട്ടുകാരും വരാന്‍ തുടങ്ങി. ചിലപ്പോഴൊ 
ക്കെ അച്‌ഛന്റെ കുട്ടുകാരായ കലാകാരന്മാര്‍ വരികയും ചര്‍ച്ചകള്‍ 


മലയാളം ഓണപ്പതി പ്പ്‌ 


നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ക്രമേണ ഒരു ആര്‍ട്ട്സ്‌കൂള്‍ മു 
പപ്പെടുകയായിരുന്നു. ഞങ്ങള്‍ ചിത്രകലയെക്കുറിച്ചും. പുസ്തകങ്ങളെ 
ക്കുറിച്ചും സിനിമകളെക്കുറിച്ചുമൊക്കെ കൂടുതലറിയാനും പഠിക്കാനു 
മാരംഭിച്ചു”. 

മക്മല്‍ബഫ്‌ ആര്‍ട്ട്‌ സ്കൂളിലെ നാലുവര്‍ഷം നീണ്ടു നില്‍ക്കുന 
ചലച്ചിത്ര കോഴ്‌സ്‌ ഇതിനകം തന്നെ അദ്ഭുതകരങ്ങളായ ഫലങ്ങള്‍ ; 
ഉണ്ടാക്കിക്കഴിഞ്ഞു. സമീറ 1998-ല്‍ ദി ആപ്പിള്‍ എന്ന ചലച്ചിത്രവും 
2000-ത്തില്‍ ബ്ലാക്‌ ബോര്‍ഡ്‌സ്‌ എന്ന ചലച്ചിത്രവും സംവിധാനം ലെ 
യ്യൂകയുണ്ടായി. സമീറയുടെ രണ്ടു സിനിമകളും കാന്‍ ഫിലിം ഫെസ്റ്റി 
വലടക്കമുള്ള അന്താരാഷ്ട്ര ചലച്ചിത്രവേദികളില്‍ വലിയ ശ്രദ്ധ പിടി 
ച്ചുപറ്റി. മൊഹ്‌സെന്റെ പുത്രനും സിനിമാറ്റോഗ്രഫി വിദ്യാര്‍ത്ഥിയുമായ ; 
മെയ്സാം ഫോട്ടോഗ്രാഫുകളുടെ ഒരു പുസ്തകം അടുത്തിടെ പുറത്തിറ 


ആഗസ്ററ്‌ 2004 ൦ 182 


രക 


കിയിരുന്നു. മൊഹ്സെന്റെ ഇളയപുത്രിയായ ഹാന്നാ മക്മല്‍ബഫ്‌ 


സവിധാനം ചെയ്ത "ദ ഡേ ദി ആന്റി ഫെല്‍ ഇല്‍” എന്ന ഷോര്‍ട്ട്‌ ഫി 
പൂം സിഷപ്പൂര്‍ ഫിലിംഫെസ്റ്റിവലില്‍ പ്രദര്‍ശിപ്പിക്കപ്പെട്ടു. മൊഹ്സെന്റെ 
റുയായ മാര്‍സിയെ മെഷ്കിനിയും മക്മല്‍ബഫ്‌ ഫിലിം സ്‌കുളില്‍ 
പഠിച്ചിരുന്നു. അവരുടെ ദീ ഡേഐബിക്കേയമ്‌ എ വുമണ്‍” 2000- 
ഞിലാണ്‌ പറത്തുവന്നത. 


സമീറ മക്മൽബഫ്‌ 
Ses TTT TTT TTT TT TT 
എനിക്ക്‌ ഓമ്മാ സിത്മയും എന്റ്‌ ആത്മാവ്‌ നിറഞ്ഞിരിക്കുന്ന 


ഷുസ്റ്ങ്ങളാണ്‌ 


സമീറ മക്മൽബഫ്‌ | 


ടി ആപ്പിള്‍” എന്ന സിനിമ സംവിധാനം ചെയ്യുമ്പോള്‍ സമീറയ്ക്ക്‌ 
പായം പതിനേഴേ ഉണ്ടായിരുന്നുള്ളു. ഉഗ്രശാസകനായ പിതാവ്‌ വീടി 
പുറത്തേക്കിറങ്ങാന്‍ അനുവദിക്കാത്ത രണ്ടു സഹോദരിമാരുടെ 
കഥയാണ്‌ ആപ്പിള്‍ പറയുന്നത്‌. ആപ്പിളിന്റെ കഥാരചനയും എഡിറ്റിം 
ഗം നിര്‍വഹിച്ചിരിക്കുന്നത്‌ സമീറയുടെ പിതാവായ മൊഹ്സെന്‍ മക്മല്‍ 
ബഫ്‌ തന്നെയാണ്‌. ഛായാഗ്രഹണകലയുടെ സനന്ദര്യം എന്തെന്ന്‌ വെ 
ളീവാക്കുന്ന ആപ്പിള്‍ ഒരു യഥാര്‍ത്ഥ ജീവിതകഥയെ ഉപജീവിച്ച്‌ നിര്‍ 
മിച്ച സിനിമയാണ്‌. ജനിച്ചതില്‍ പിന്നെ വീടുവിട്ട്‌ പുറത്തിറങ്ങാത്ത 
പെണ്‍കുട്ടികളെക്കുറിച്ച്‌ അയല്‍പക്കത്തുള്ളവര്‍ അധികൃതരെ അറി 
മിച്ചു. സാമൂഹ്യക്ഷേമ വകുപ്പിലെ ഉദ്യോഗസ്ഥര്‍ വന്ന്‌ മാനസിക വ 
ഉര്‍ച്ച മുരടിക്കാന്‍ തുടങ്ങിയ ആ കുട്ടികളെ കൊണ്ടുപോവുകയും പുറം 
ലോകം കാണിക്കാനും മറ്റുള്ളവരുമായി ഇടപെടാനും അനുവദിക്കാ 
മേന്ന ഉറപ്പിന്മേല്‍ അവരെ മാതാപിതാക്കള്‍ക്കു തിരിച്ചു നല്‍കുകയും 
ചെയ്തു. ഒരു ബുധനാഴ്ചയാണ്‌ ഈ കഥ മക്മല്‍ബഫ്‌ കേള്‍ക്കുന്നത്‌. 
നാലു ദിവസത്തിനുശേഷം ഞായറാഴ്ച അവര്‍ ഈ കഥ ചിത്രീകരി 
ക്കാനാരംഭിച്ചു. സമീറയുടെ സിനിമ പെണ്‍കുട്ടികളുടെ തിരിച്ചുവരവും 
സാമൂഹ്യ ക്ഷേമവകുപ്പിന്റെ ശാസനത്തോടെ പിതാവിന്റെ തത്ത്വശാ 


ദാഷ്ട്രീയത്തിനതിതമായി മനസ്സാക്ഷിയെ അനുസരിച്ചുദാത്രം ചലച്ചിത്രങ്ങൾ 
ക്മല്‍ബഫും കുടുംബവും ഇറാന്‍ സിനിമയക്ക്‌ 


1 


കകക കര 


സ്തം നിയന്ത്രിക്കപ്പെട്ടതിനാല്‍ അവര്‍ക്കനുഭവിക്കാനാകുന്ന സ്വാതന്ത്യ 
വും ചിത്രീകരിക്കുന്നു. ഉഗ്രശാസകനായ പിതാവ്‌, അന്ധയായ മാതാ 
വ്‌, രണ്ടു സഹോദരിമാര്‍, സാമൂഹ്യക്ഷേമവകുപ്പ്‌ ഉദ്യോഗസ്ഥന്‍ എന്നി 
വര്‍ക്കു പുറമെ പുറം ലോകത്തേക്കിറങ്ങുമ്പോള്‍ പെണ്‍കുട്ടികള്‍ ക 
ണ്ടമുട്ടുന്ന മറ്റു കുട്ടികളും ആപ്പിള്‍ എന്ന സിനിമയിലെ കഥാപാത്ര 
ങളാണ്‌. 

പ്രകടമായി ഒരു ലളിതമായ കഥയാണ്‌ പറയുന്നതെങ്കിലും പല 
തലങ്ങളിലേക്കു പടരുന്ന പ്രതിരൂപാത്മകതയുടെ കനത്ത അടരുക 
ളൂള്ള ആപ്പിള്‍ അടിച്ചമര്‍ത്തലിനെതിരെയുള്ള നിലവിളിയായി മാറുന്നു 
ണട്‌. അറിവിനും സ്വാതന്ത്യത്തിനും വേണ്ടിയുള്ള മനുഷ്യന്റെ ഒഴിച്ചുകൂ 
ടാനാവാത്ത ത്വരയെ ഈ സിനിമ വെളിപ്പെടുത്തുന്നുണ്ട്‌. യഥാര്‍ത്ഥ 
ജീവിതത്തില്‍ സംഭവിക്കുന്ന കാര്യങ്ങള്‍ സിനിമയുടെ മണ്ഡലത്തി 
ലേക്കു കൊണ്ടു വരുമ്പോള്‍ എന്താണു സംഭവിക്കുന്നതെന്ന ചോദ്യ 
തെ പിന്‍തുടരുന്ന ആപ്പിള്‍ ഡോക്യുമെന്‍്ററിയുടെയും ഫിക്ഷന്റെയും 
സമ്മേളന സ്ഥലമാകുന്നു. ന്യൂയോര്‍ക്ക്‌ ഫിലിം ഫെസ്റ്റിവലിലും കാന്‍ 
ഫിലിം ഫെസ്റ്റിവലിലും റോട്ടര്‍ഡാം ഫിലിം ഫെസ്റ്റിവലിലുമൊക്കെ 'ദ 


കകക യക രര 


പ്‌ ബോര്‍ഡ്‌സ്‌ 
ബോര്‍ഡ്‌സ്‌ ആവ 
T ലാണ്‌ എക്‌സി 
ത്ത്‌ എഡിറര്‍ എന്നി നിലക 


സിനെ നിര്‍ 
ഇറാഖ്‌ അതിര്‍ത്തിയിലുള്ള 


വലിയൊര പ്കഞാരിരന്ന ഇറാന്‍ - 
ഉയരമേറിയ കര്‍രിനാന്‍ മലനീരകളില്‍ നടന്ന ബാക്‌ ബോര്‍ഡ്‌സി 


ന്റെ ഷൂട്ടിങ്ങ്‌ അപകട സാധ്യ ന്നായിരുന്നു, ഇറാന്‍ - ഇറാ 
ഖ്‌ യത്തിന്റെ വേദിയായിരുന്ന ആ സ്ഥലത്താണ്‌ സദ്ദാം ഹസൈന്‍ 
രാസായുധങ്ങള്‍ ഉപയോഗിച്ച്‌ കര്‍ സനതയെ നശിപ്പിക്കാന്‍ ശമിച്ച 
ത്‌ ഈ സിനിമയ ടെ നിര്‍മാണ വേളയില്‍ ന്ന മാസത്തോളം സമീറ 
തന്റെ കടംബാംഗങ്ങളില്‍നിന്ന്‌ വേര്‍പെട്ട്‌ ടെഹ്റാനിലേക്ക്‌ ഒരു 
ഹോണ്‍ സന്ദേശം പോലഗയക്കാനാകാതെ അവിടെ കഴിയുകയുണാ 
യീ 

ബ്ലാക്‌ ബോര്‍ഡ്‌സ്‌ എന്ന പോല്ലക്ടിന&െ തടക്കത്തെക്കുറിച്ച്‌ 
സമീറ ഇങ്ങനെ പറയന്ന; “എന്നെ പിടിച്ചു; കുഥക്കാനാകുന്ന ഒര; 
കഥയും ലൊക്കേഷനഃം തേടി ഞാന്‍ ഇറാനിലാകെ സഞ്ചരിച്ചു; എന്റെ 
പിതാവുമൊത്ത്‌ കര്‍ദിസ്മാനില്‍ തങ്ങുന്ന കാലത്ത്‌ ഞങ്ങള്‍ ചെറിയ 
ചെറിയ പ്രധയ.ങ്ങള;ം ക കളും ചര്‍പ്പചെയ്ത, പത്ത്‌ ബ്ലാക്‌ ബോര്‍ 
ഡുകളും പേറിക്കൊണ്ട്‌ കര്‍റീസ്കാനിലൂടെ യാത ചെയ്യന്ന അധ്യാപ 
കരെക്കുറിപ്പുള്ള പമേയം എനിക്കിഷ്ടപ്പെടടു; എന്റെ പിതാവ്‌ കഥയ്ക്ക്‌ 
ഒരു; ഓട്ട്‌ ലൈനണ്ടാക്കകയാം ഞംങ്ങള്‍ ഒരമിച്ച്‌ തിരക്കഥാരപനയു; 
മായി മുന്നോട്ട പോവുകയും പെയ്തു. 

ബ്ലാക്ബോര്‍ഡ്സിലെ കുര്‍ദിഷ്‌ ഭാഷ സംസാരിക്കുന്ന കഥാപാ 
ത്രങ്ങള്‍ - ദരിദ്രരായ അധ്യാപകരും ചെറുപ്പക്കാരായ കള്ളക്കടത്തു 
കാരും തലയ്ക്കു മുകളിലൂടെ പാക്കുന്ന യുദഹെലികോപ്റ്ററുകള്‍ 
ക്കു കീഴിലൂടെ ഇറാനില്‍ നിന്ന്‌ ഇറാക്കിലേക്കും തിരിച്ചും സഞ്ചരിച്ചു 
കൊണ്ടിരിക്കുന്നു. 'ബോംബിംഗുകളെ പേടി സ്വപ്നങ്ങളായി കരുതുന്ന 


നിര്‍മിക്കുന്ന 


[! 


പുതിയമുഖം സമാനിക്കുകയുണായി 


ലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 ൦ 183 


ി 
3 


വിക്കാനായി. നാഗരിക നടന്മാരെപ്പോലെ ജീവിതത്തില 
സങ്കിര്‍ണ്ണസാങ്കേതികതകളുമായി യാതൊരു പരിചയ 
മില്ലാതിരുന്ന ബ്ലാക്ബോര്‍ഡ്‌സിലെ നടന്മാര്‍ക്ക്‌ സ 
മായ ഒരു സ്വഭാവികതയുണ്ടായിരുന്നു. സിനിമ എന്നകു 
ലരൂപത്തെക്കുറിച്ച്‌ യാതൊരു ധാരണയുമില്ലാതിരയന്ന 
അവര്‍ പ്രാര്‍ത്ഥനകള്‍ക്കും പ്രാദേശിക വിരുന്നുകള്‍ക്കു, 
വേണ്ടി അഭിനയം നിര്‍ത്തുന്നത്‌ ഷൂട്ടിങ്ങിനെ ബാധിച്ചു 
രുന്നു. 

സമീറയുടെ ഒന്നാമത്തെ സിനിമ ഇറാനിലും രണ്ടു 
മത്തെ സിനിമ കുര്‍ദിസ്താനിലുമാണ്‌ ചിത്രീകരിച്ചതെജില്‍ 
മുന്നാമത്തെ സിനിമയായ “അറ്റ്‌ഫൈവ്‌ ഇന്‍ ദ ആഫ്‌: 
നൂണ്‍” അഫ്ഗാനിസ്താനിലാണ്‌ ചിത്രീകരിച്ചത്‌. ചില ഹോ 
ളിവുഡ്‌ ചിത്രങ്ങള്‍ അവതരിപ്പിക്കുന്ന വ്യാഇ അഫ്ഗാന്‍ 
കാഴ്ചകള്‍ക്കെതിരെ യഥാര്‍ത്ഥ അഫ്ഗാന്‍ ജീവിതെ 
സരം പുറത്തറിയിക്കുക എന്നതായിരുന്നു ഈ സിനിമ 
യില്‍ സമീറയുടെ ലക്ഷ്യം. താലിബാന്‍ ഭരണകൂടത്തിം 
പതനത്തിനുശേഷം അഫ്ഗാനിസ്താനില്‍ ചിത്രീകരിക്കുന്ന 
ആദ്യ സിനിമയെന്ന പ്രത്യേകതയുള്ള “അറ്റ്‌ ഫൈവ്‌ ഇന്‍ 
ദ ആഫ്റ്റര്‍ നൂണ്‍' കാന്‍ ചലച്ചിത്രോത്സവത്തില്‍ പ്രദര്‍ 
ശിപ്പിച്ചിരുന്നു. മാറുന്ന സാമൂഹ്യസാഹചര്യത്തിലെ സ്ത്ര 
കളുടെ സ്വപ്നത്തെക്കുറിച്ചുള്ള ഈ സിനിമ ഒരു സ്രീ 
എന്നെങ്കിലും അഫ്ഗാനിസ്താന്റെ പ്രസിഡന്റാകുമോ എന്ന 
ചോദ്യം ഉന്നയിക്കുന്നുണ്ട്‌. 2003-ലെ ദില്ലി ചലച്ചിത്രേ 
ത്സവത്തില്‍ മികച്ച ഏഷ്യന്‍ ചിത്രത്തിനുള്ള പുരസ്‌കാ 


ഇറാന്‍ സിനിമയ്ക്ക്‌ ലോകസിനിമയില്‍ 
മായി ഒരിടം a കമൽ 


ന്റെ ചലച്ചിത്രങ്ങള്‍ക്ക്‌ കഴിഞ്ഞു 


സര്‍റീയലിസ്റ്റ്‌ സ്വഭാവമുള്ള സിനിമ എന്നാണ്‌ സമീറ തന്റെ ചിത്രത്തെ 
വിശേഷിപ്പിക്കുന്നത്‌. യുദ്ധത്തിന്‌ ഉത്തരവാദി ഇറാനാണോ ഇറാഖാ 
ണോ എന്ന്‌ സമീറ ചിത്രത്തില്‍ വ്യക്തമായി സൂചിപ്പിക്കുന്നില്ല. പഴയ 
കാലത്തെ രാജാക്കന്മാരും രാഷ്ട്രതന്ത്രജ്ഞരും തുടങ്ങിവച്ച യുദ്ധപാ 
രമ്പര്യം ഇന്നത്തെ തലമുറയും തുടരുന്നു എന്നാണവര്‍ പറയുന്നത്‌. 
യുദ്ധം തകര്‍ത്ത കുര്‍ദ്‌ പ്രവിശ്യകളില്‍ നിന്നുള്ള സാധാരണക്കാരാണ്‌ 


രം.നേടിയ, “അറ്റ്‌ ഫൈവ്‌ ഇന്‍ ദ ആഫ്റ്റര്‍ നൂണി'ന്റെ കഥാരചനയും 
എഡിറ്റിങ്ങും പതിവുപോലെ മൊഹ്‌സെന്‍ മക്മല്‍ബഫ്‌ തന്നെയാണ 
നടത്തിയിരിക്കുന്നത്‌. 


ഹാന്നാ മക്മല്‍ബഫ്‌ 


Pe സ്വാദകരുടെ ശ്രദ്ധയാകര്‍ഷിച്ച. തന്റെ സഹോദരിയെപ്പോലെ 
സവദായിക പഠനം ഉപേക്ഷിച്ചാണ്‌ ഹാന്നായും ചലച്ചിത്ര രംഗത്തേ 

ത്തിയത്‌. 

കൂട്ടികളുടെ കളികളുടെ പുതുമകളെയും സ്വാഭാവികതയെയും ചി 
മീമരിക്കുന്ന ഹാന്നായുടെ ഷോര്‍ട്ട്‌ ഫിലിം ഇറാനിയന്‍ സമൂഹത്തെ 
സിക്കു സാംസ്‌കാരികവും മതപരവുമായ അന്തരങ്ങളിലേക്കു കൂ 
വെളിച്ചം പായിക്കുന്നു. ഹാന്നായും ചില കൂട്ടുകാരികളും നിലത്ത്‌ 
പാക്കുപയോഗിച്ച്‌ ചിത്രങ്ങള്‍ വരച്ചുകൊണ്ടിരിക്കുമ്പോള്‍ അവളുടെ 
ച്‌ എന്‍ വരികയും കളി നിര്‍ത്തി വീട്ടിനുള്ളിലേക്കു വരാന്‍ ആവ 
കുപ്പടുകയും ചെയ്യുന്നു. മടി കാണിക്കുന്ന കുട്ടികളോട്‌ അകത്തു 
വന്നാല്‍ തന്റെ തലയില്‍ ചിത്രം വരയ്ക്കാന്‍ അനുവദിക്കാമെന്ന്‌ മു 
അച്ഛന്‍ പറയുന്നു. കുട്ടികള്‍ സമ്മതിക്കുകയും മുറിയില്‍ കിടക്കുന്ന 
മത ച്എന്റെ കഷണ്ടിത്തലയില്‍ പെയ്ന്റ്‌ ചെയ്യാന്‍ തുടങ്ങുകയും ചെ 
യുന്നു. ആ കളികഴിയുമ്പോള്‍ താനൊരു സിനിമ പിടിക്കാന്‍ പോവു 
യാണെന്ന്‌ ഹാന്നാ കൂട്ടുകാരികളോട്‌ പറയുന്നു. അവര്‍ ഓരോ റോ 
ലേക്ക്‌ തന്റെ കൂട്ടുകാരികളെ അഭിനയ പരീക്ഷണം നടത്തി കാസ്റ്റ്‌ 
പചയ്യന്നു. പ്രധാന റോള്‍ ലഭിക്കാത്ത ഒരുവള്‍ സങ്കടപ്പെടുമ്പോള്‍ 
തടുത്ത സിനിമയില്‍ പ്രധാന റോള്‍ നല്‍കാമെന്നു പറഞ്ഞ്‌ ഹാന്നാ 
അവളെ സമാധാനിപ്പിക്കുന്നു. ഈ സമയത്ത്‌ മുത്തച്ഛന്‍ നന്നായി 
ഉങ്ങിപ്പോയിരുന്നു. കുട്ടികള്‍ അദ്ദേഹത്തിന്റെ മുതുകിലും വയറിലു 
ക്കെ പെയ്ന്റ്‌ ചെയ്യുന്നു. ഉണര്‍ന്നപ്പോള്‍ ദേഷ്യപ്പെട്ട മുത്തച്ഛ 
സഃ തന്റെ സിനിമയില്‍ അദ്ദേഹത്തിനും ഒരു പങ്ക്‌ വഹിക്കാനുണ്ടെന്ന്‌ 
ഹുന്നാ പറയുന്നു. തന്റെ കുട്ടികള്‍ ഗൃഹപാഠം ചെയ്യാത്തതില്‍ അരി 


ഉപ്പടുന്ന ഒരു രക്ഷിതാവിന്റെ വേഷമാണ്‌ അദ്ദേഹത്തിനു ചെയ്യാനു 


ങായിരുന്നത്‌. മുത്തച്ഛന്‍ തന്റെ ഭാഗം റിഹേഴ്‌സലെടുക്കാന്‍ ശ്രമി 
ക്കുമ്പോള്‍ സ്‌കുള്‍ വിട്ടുവരുന്ന ചില കുട്ടികളുടെ ശബ്ദകോലാഹല 
ത്താല്‍ അത്‌ തടസ്സപ്പെടുന്നു. മൂടുപടങ്ങള്‍ ധരിച്ച്‌ വരുന്ന വിദ്യാര്‍ത്ഥി 
നികള്‍ ഹാന്നായുടെ സംരംഭത്തെ പരിഹസിക്കുന്നു. അവള്‍ 'തലച്ചോ 
റില്ലാത്തവളാണെന്ന്‌ അവര്‍ പറയുന്നു. മുക്കിലെ ശസ്ത്രക്രിയ കഴിഞ്ഞ്‌ 
മുത്തശ്ശി വീട്ടിലേക്ക്‌ തിരിച്ചെത്തുന്നത്‌ അപ്പോഴാണ്‌. അവസാന ഭാ 
ഗത്ത്‌ ഹാന്നായുടെ സഹോദരനായ മേയ്‌സാം ഛായാഗ്രാഹകനായി 
അവതരിപ്പിക്കപ്പെടുന്നു. കുട്ടികളുടെ ചോക്ക്‌ ചിത്രങ്ങളുടെ അവസാന 
ഷോട്ടില്‍ ചിത്രം അവസാനിക്കുന്നു. 

ഈ ചിത്രത്തില്‍ ഹാന്നായും കൂട്ടുകാരികളും അവര്‍ക്കിഷ്ടമുള്ള 
കളികളില്‍ ഏര്‍പ്പെടാനുള്ള സ്വാതന്ത്യം അനുഭവിക്കുന്നവരാണ്‌. 
എന്നാല്‍ മൂടുപടം ധരിച്ചുവരുന്ന വിദ്യാര്‍ത്ഥിനികള്‍ ഇതിനെ സംശയ 
ദൃഷ്ടിയോടെ വീക്ഷിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നു. 

ഒരു ഫോട്ടോ പ്രദര്‍ശനത്തില്‍ കണ്ട ചിത്രമാണ്‌ ഹാന്നായെ ഈ 
ഷോര്‍ട്ട്‌ ഫിലിം നിര്‍മ്മിക്കാന്‍ പ്രേരിപ്പിച്ചത്‌. മരുഭൂമിയില്‍ ചിത്രം വര 
യ്ക്കുന്ന കുട്ടികളുടെ ചിത്രം കണ്ടപ്പോള്‍ത്തന്നെ ഇതൊരു ഷോര്‍ട്ട്ഫി 
ലിമിനുള്ള നല്ല വിഷയമാണെന്ന്‌ ഹാന്നായ്ക്കു തോന്നി. സിംഗപ്പൂര്‍. 
ഹാനോവര്‍, ലണ്ടന്‍ ചലച്ചിത്രമേളകളില്‍ പ്രദര്‍ശിപ്പിക്കപ്പെട്ട ദി ഡേ 
ദി ആന്റി ഫെല്‍ ഇല്‍” എന്ന ഹ്രസ്വചിത്രം ഇറാനില്‍ നിരോധിക്കപ്പെ 
ട്ടിരിക്കുകയാണ്‌. പെണ്‍കുട്ടികള്‍ സ്‌കാര്‍ഫ്‌ ധരിക്കാതെ അഭിനയിച്ച 
തുകൊണ്ടാകാം തന്റെ ചിത്രം നിരോധിക്കപ്പെട്ടതെന്ന്‌ ഹാന്നാ കരുതു 
ന്നു. “കൊച്ചു പെണ്‍കുട്ടികള്‍ സ്‌കാര്‍ഫ്‌ ധരിക്കേണ്ടതിന്റെ ആവശ്യ 
കത എന്തെന്ന്‌ എത്ര ചിന്തിച്ചിട്ടും എനിക്കു മനസ്സിലാകുന്നില്ല്‌ - ഹാന്നാ 
പറയുന്നു. 


ജോയ്‌ ഓഫ്‌ മാഡ്നസ്‌ 
“കൊച്ചു പെണ്‍കുട്ടികള്‍ സ്‌കാര്‍ഫ്‌ 
ധരിക്കേങതിന്റെ ആവശ്യകത എ 


1: 


ബ്ലാക്ബോര്‍ഡ്സിലെ അഭിനേതാക്കള്‍ മുഴുവന്‍. സിനിമയിലെ ഏക 
വനിതയായ ബേഹാസ്‌ ഇഫാരി മാത്രമാണ്‌ പ്രൊഫണല്‍ അഭിനേ 
താവ്‌ എന്നു പറയാനാകുന്ന ഒരാള്‍. പുരുഷന്മാരുടെ വലിയൊരു സം 
ഘവും ഏക സ്ത്രീകഥാപാത്രവും കൂടി സൃഷ്ടിക്കുന്ന കോണ്‍ട്രാസ്റ്റ്‌ സ 
മീറ ബോധപൂര്‍വ്വം ഒരുക്കിയതാണ്‌. സാധാരണക്കാരെ അഭിനേതാക്ക 
ളാക്കിയതു കൊണ്ടുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും സമീറയ്ക്ക്‌ അനുഭ 


എല്ലാ ക്ുു്ികശീക്കും ന്ധിതിമ സംവിധാനം ചെയ്യാനാകും” ം 
ഹാന്നാ മക്മല്‍ബഫ്‌ 
മൊഹ്‌സെന്റെ ഇളയ പുത്രിയായി ഹാന്നാ മക്മല്‍ബഫും മക്മൽ 


“ബഫ്‌ സിനിമാ സ്കൂളിന്റെ സൃഷ്ടിയാണ്‌. തന്റെ സിനിമാ പഠനത്തി 


ന്റെ രണ്ടാം വര്‍ഷം തന്നെ പതിനൊന്നുകാരിയായ ഹാന്നാ 'ദി ഡേദി 
ആന്റി ഫെല്‍ ഇല്‍” എന്ന ഷോര്‍ട്ട്‌ ഫിലിമിലൂടെ അന്താരാഷ്ട ചല 


ഉലയ്യാളം ഓണപ്പതി പ്പ്‌ 


ആഗസ്ററ്‌ 2004 184 


൭൬൬ എത്ര ചിനിച്ചിട്ടും എനിക്കു 
റനസ്സിലാകുന്നില്ല്‌ - ഹാനാ പറയുന്നു 


രമത കകക EL 


മലയാളം ഓണപ്പതിപ്പ്‌ 
ആഗസ്ററ്‌ 2004 » 185 


പ്പം തന്നെ ഒരു ചലച്ചിത്രവും ജനിക്കുന്നുണ്ട്‌. 


മാര്‍സിയെ മെഷ്കിനി 


മൊഹ്‌സെന്‍ മക്മൽബഫിന്റെ ഭാര്യയായ മാര്‍സി 
യെ മെഷ്കിനിയും മക്മല്‍ബഫ്‌ ഫിലിം സ്കൂളി 
ഷ്ടി തന്നെയാണ്‌. 1969-ല്‍ ടെഹ്‌റാനില്‍ ഇനിച്ച മാര്‍ 
സിയെ അഞ്ചു വര്‍ഷക്കാലം (1996 - 2001) മക്മല്‍ ബ 
ഫ്‌ ഫിലിം സ്‌കൂളില്‍ ചലച്ചിത്രകല പഠിച്ചു. മൊഹ്സെ 
ന്റെയും സമീറയുടെയും പല സിനിമകളുടെയും നിര്‍മ്മ 
ണത്തില്‍ മാര്‍സിയെ സഹകരിച്ചിരുന്നു. 2000-ത്തില്‍ 
പുറത്തുവന്ന “ദി ഡേ ഐ ബിക്കേയ്മ്‌ എ വുമണ്‍ 
ആണ്‌ മാര്‍സിയെയുടെ ആദ്യസിനിമ. ' 
കിഷെ എന്ന ദ്വീപിലെ മൂന്നു സ്ത്രീകളുടെ കഥ പറ 
യുന്ന ദി ഡേ ഐ ബിക്കേയ്മ്‌ എ വുമണ്‍" മൂന്ന്‌ എ, 
സോഡുകളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ മു 
ഖങ്ങള്‍ മൂടുപടങ്ങള്‍ക്കുള്ളിലും അഭിപ്രായങ്ങളും ആ 
വശ്യങ്ങളും തങ്ങളില്‍ത്തന്നെയും ഒതുക്കി വയ്ക്കേണ്ടി 
വരുന്ന ഇറാനിയന്‍ സമൂഹത്തിലെ [സ്ത്രീകളുടെ അവസ 
യാണ്‌ ഇതില്‍ ചിത്രീകൃതമാകുന്നത്‌. പ്രായം തികഞ്ഞ 
| പെണ്ണായി എന്ന കാരണത്താല്‍ തന്റെ ആണ്‍ കൂട്ടുകാ 
രുമായി കളിക്കാനുള്ള സ്വാതന്ത്രം എന്നേയ്ക്കുമായി 
നഷ്‌ടപ്പെടുന്ന അഖര്‍ എന്ന ഒന്‍പതു വയസുകാരിയു 
ടെ കഥയാണ്‌ ആദൃഭാഗത്തുള്ളത്‌. രണ്ടാമത്തെ കഥ 
തന്റെ ഭര്‍ത്താവിന്റെ ഇംഗിതത്തിനെതിരായി സൈക്കിള്‍ 
റേയ്സില്‍ പങ്കെടുക്കുന്ന തുലൂയി എന്ന സ്തീയെക്കുറി 
ച്ചാണ്‌. ധനം സമ്പാദിച്ചശേഷം ആഹ്ലാദത്തോടെ തകര്‍ 


ഹാന്നായുടെ പുതിയ ഹ്രസ്വചിത്രമായ “ജോയ്‌ ഓഫ്‌ മാഡ്നസ്‌ 
സമീറയുടെ “അറ്റ്‌ ഫൈവ്‌ ഇന്‍ ദ ആഫ്റ്റര്‍ നൂണിന്റെ' നിര്‍മ്മാണ 
ത്തെക്കുറിച്ചുള്ളതാണെന്നു പറയാം. അഫ്ഗാനിസ്താനില്‍ വച്ച്‌ പിത്രീ 
കരിക്കപ്പെട്ട സമീറയുടെ സിനിമയുടെ നിര്‍മ്മാണഗതികള്‍ക്കൊപ്പം 
അഫ്ഗാന്‍ ജീവിതത്തിന്റെ ഗതി വിഗതികളും “ജോയ്‌ ഓഫ്‌ മാഡ്‌ന 
സില്‍' ചിത്രീകൃതമാകുന്നു. കാല്പനികതയെ റദ്യൂചെയ്യുന്ന കടുത്ത 
യാഥാര്‍ത്ഥ്യങ്ങളുടെ ദൃശ്യങ്ങളാണ്‌ “ജോയ്‌ ഓഫ്‌ മാഡ്‌നസ്‌' കാട്ടിത്ത 
രുന്നത്‌. ഹാന്നായുടെ ഗഹ്രസ്വചിത്രവും സമീറയുടെ സിനിമയും അടി 
സ്ഥാനപരമായി ഒരേ സത്യദര്‍ശനത്തില്‍ തന്നെയാണ്‌ ഉറച്ചിരിക്കുന്ന 


~ 


ത, 


അഫ്ഗാനിസ്താനില്‍ വിഷയ ദാരിദ്യമേയില്ലെന്നും തുടര്‍ന്നും അഫ്ഗാ 
നിസ്താനിലെ ദരിദ്രരുടെയും സ്ത്രീകളുടെയും ജീവിത സാഹചര്യങ്ങള്‍ 
പ്രമേയമാക്കി ചിത്രങ്ങള്‍ നിര്‍മ്മിക്കാന്‍ താന്‍ താല്‍പര്യപ്പെടുന്നെന്നും 
ഹാന്നാ പറയുന്നു. കൂട്ടികളുടെ ഭാവനയ്ക്കും കലാശേഷിക്കും പ്രകട 
നാവസരം നല്‍കിയാല്‍ അവര്‍ക്ക്‌ അസാധാരണമായ സൃഷ്ടികള്‍ നട 
ത്താനാകുമെന്ന്‌ ചലച്ചിത്ര വിദ്യാഭ്യാസത്തിലെ മൊഹ്സെന്‍ മക്മല്‍ 
ബഫിന്റെ അനന്യമായ പരീക്ഷണം തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്ന. 
മൊഹ്‌സെന്റെ ശ്രമങ്ങളുടെ സഫലതയെ സാക്ഷ്യപ്പെടുത്തിക്കൊ 
ണ്ട്‌ ഹാന്നാ ഇങ്ങനെ പറയുന്നു. “ഒരു കുട്ടി ഇനിക്കുന്നതോടൊ 


മലയളം ഓണ പ്പതി പ്പ്‌ 
ആഗസ്ററ്‌ 2004 ൦ 186 


ശബ്ദലേഖനം - ബെഹ്റുസ്‌ സഹ്മത്‌. അഭിനേതാക്കള്‍ - ഫാത്തിമ 


പൻ ഷോപ്പിങ്ങിനു പോകുന്ന സെദീഗി എന്ന മുതിര്‍ന്ന സ്ത്രീയെക്കുറി 


നര്‍നിര്‍മ്മാണത്തില്‍ തങ്ങളാലാകുന്ന പങ്ക്‌ മക്മല്‍ബഫ്‌ കുടുംബം 
ച്ചുള്ളതാണ്‌ അവസാനദാഗം. 


വഹിക്കുന്നുണ്ട്‌ മാന്‍ ടെഹ്ഡനില്‍ ജനിക്കുന്നതിനു പകരം കാബ; 
ളില്‍ ജനിച്ചിരുന്നെങ്കില്‍ ഇരുപത, സിനിമകള്‍ സൃഷ്ടിക്കുന്നതിനു; 
പകരം ജരുപത, വര്‍ഷം അലത്തെതിരിഞ്ഞ; വടക്കേണ്ടിവരുമായിരു 


“ദി ഡേ ഐ ബിക്കേയ്മ്‌ എ വുമണ്‍” 


ഇറാന്‍, കളര്‍ 35 എം.എം. 78 മിനിറ്റ്‌. സംവിധാനം - മാര്‍സിയെ 
മെഷ്കിനി 


ന്നെന്ന്‌ മൊഹ്സെന്‍ പായുന്ന; മുപ്പത്തി അഞ്ച്‌ ശതമാനത്തോളം അ 
ഫ്ഗാനിസ്താന്‍കാരെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു നീറിപ്പുകയുന്ന 
സത്യമാണ്‌ ഇരുപതില്‍പരം വര്‍ഷങ്ങളായി വീടില്ലാതെ അലയുന്ന 


Ja 1 3 ത്തിന്‍റെ ചല ിത്രങ്ങളിലൂടെ ആസ്വാദകര്‍ക്ക്‌ ഭാഷകളുടെയും രാജ്യങ്ങു 
വ കള പൊളിട്ടടുക്കുന അപാരമായ ദൃദ്യാനുഭൂതികളാണ്‌ ലഭിക്കുന്നത്‌ 


നന്നത്തത്തു്ത്തത്തതത്ത്തുത്തുത്ിത്തതുത്തുത്ത്ത്ത്ത്ളു്തുത്തുന്ന്്ത്ത്്്ത്്ു്ുു്ങുങങങങങങന 


മനുഷ്യരെ അഫ്ഗാനിസ്താനില്‍ ധാരാളമായി കാണാം. ഗ്രന്ഥശാലക 
ളും സ്കൂളുകളും സ്ഥാപിക്കുക. അഫ്ഗാന്‍ കുട്ടികള്‍ക്കു വേണ്ട പരി 
ശീലനങ്ങള്‍ നല്‍കുക തുടങ്ങിയ കര്‍മ്മപരിപാടികള്‍ ചലച്ചിത്ര പ്ര 
വര്‍ത്തനങ്ങളില്‍ നിന്ന്‌ വേറിട്ടു നില്‍ക്കുന്ന ഒന്നായി മൊഹ്സെന്‍ ക 
ണക്കാക്കുന്നില്ല. താന്‍ തന്റെ മനഃസാക്ഷിയുടെ നിര്‍ദ്ദേശങ്ങളെ പി 
ന്തുടരുക മാത്രമാണ്‌ ചെയ്യുന്നതെന്ന്‌ മൊഹ്സെന്‍ പറയുന്നു. മക്മല്‍ 
ബഫ്‌ കുടുംബം അവരുടെ മനഃസാക്ഷിയുടെ വികാരങ്ങളെ പിന്തുടരു 
മ്പോള്‍ ലോകമെമ്പാടുമുള്ള ചലച്ചിത്രാസ്വാദകര്‍ക്ക്‌ ഭാഷകളുടെയും 
രാജ്യങ്ങളുടെയും വേലിക്കെട്ടുകളെ പൊളിച്ചടുക്കുന്ന അപാരമായ ദൃശ്യാ 
നുഭൂതികളാണ്‌ ലഭിക്കുന്നത്‌. ഭരണകൂടങ്ങളുടെ അടിച്ചമര്‍ത്തലുകളില്‍ 
എന്നെന്നേയ്ക്കുമായി ഒതുങ്ങിപ്പോകുന്നതല്ലല്ലോ ഉന സ്വാത 
നത്യബോധമുള്ള മനുഷ്യരുടെ സര്‍ഗ്ഗാവിഷ്കരണ വാഞ്ഛകള്‍. അ 


തിരക്കഥ - മൊഹ്‌സെന്‍ മക്മല്‍ബഫ്‌. സീനിമാട്ടോഗ്രഫി - ഇബ്ര 
ഹിം ഗഫൂറി,. മൊഹമ്മദ്‌ അഹ്മദി. എഡിറ്റിങ്ങ്‌ - ഷഹറ്സാദ്‌ പോ 
യ; മേയ്സാം മക്മല്‍ബഫ്‌. സംഗീതം - മൊഹമ്മദ്‌ റേസ ദാര്‍വിഷി. 


ചെരാഗ്‌ അഖര്‍ , ഷബ്നം തുലൂയി, അസീസെഹ്‌ സെദീഗി. 


അഫ്ഗാനിസ്ഥാന്‍ - അനുഭവങ്ങള്‍ 


കുറച്ചു നാളുകളായി മൊഹ്സെന്‍ മക്മല്‍ബഫ്‌ തന്റെ കുടുംബ 
ംഗങ്ങളോടൊപ്പം അഫ്ഗാനീസ്താനിലെ കാബൂളിലാണ്‌ താമസിക്കുന്ന 
ത്‌. ചലച്ചിത്ര നിര്‍മ്മാണം എന്ന മുഖ്യലക്ഷ്യവുമായാണ്‌ മൊഹ്സെനും 
ബന്ധുക്കളും കാബൂളിലെത്തിയതെങ്കിലും ഇന്ന്‌ അഫ്ഗാനിസ്താന്റെ പു 


ലയാളം ഓണപ്പതി പ്പ്‌ 
ആഗസ്ററ്‌ 2004 ൦ 187 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 ൦ 188 


ae Seen 


ടട ടു 


കം 


pet 


മനുഷ്യസമൂഹത്തെ 


നുകക്കീഴിലാക്കാനാണോ 


സോഫററവെയര്‍ ഭീമന്മാരുടെ പരിശ്രമം. 


അതിന്റെ പശ്ചാത്തലത്തില്‍ അറിവിനെ കച്ചവടച്ചരക്കാക്കാനുളള 


ന യ്‌ 7 കിള 


ഗി ഹയ 


അടവുകളെഷററിയുളള ഒരു ചര്‍ച്ചയാണ്‌ ഈ പേജുകളില്‍ 


മലയാളം ഓണപ്പതിപ്പ്‌ 
ആഗസ്ററ്‌ 2004 ൦ 189 


| ന്വ0(1 
തങ്ങും 


ആമുഖം 


നാല്‌ കാര്യങ്ങളാണ്‌ ഞാന്‍ ഈ ലേഖനത്തില്‍ സമര്‍ത്ഥിക്കുവാന്‍ ശ്രമിക്കുന്നത്‌. ഒന്ന്‌; സോഫ്ററ്വെയര്‍ സ്വാതന്ത്യ 


ത്തെക്കുറിച്ചുള്ള ചര്‍ച്ച വളരെ വിശാലമായ ഒരു കാന്‍വാസില്‍ നിന്ന്‌ അടര്‍ത്തിയെടുത്തിട്ടുളളതാണ്‌. രണ്ട്‌: ഒററപെട്ട മാന 
ദണ്ഡങ്ങളുടെ പശ്ചാത്തലത്തിലല്ല, സാമ്പത്തിക, സാമൂഹിക, സാങ്കേതിക മികവുകളുടെ സമഗ്ര പശ്ചാത്തലത്തില്‍ 
വേണം സ്വതന്ത്രസോഫ്ഠറ്വെയറുകളെ വിലയിരുത്തേണ്ടത്‌. മൂന്ന്‌: വ്യക്തികളുടെമേല്‍ സ്വതന്ത്ര സോഫറഠ്‌ വെയര്‍ 
ഉപയോഗിക്കുന്നതിന്‌ നിര്‍ബന്ധം ചെലുത്താനായില്ലെങ്കിലും പൊതുമുതല്‍ മുടക്കി സര്‍ക്കാര്‍ സോഫ്ററ്വെയര്‍ വാങ്ങുക 
യോ നിര്‍മ്മിക്കുകയോ ചെയ്യുന്ന അവസരങ്ങളില്‍ സോഫ്‌ഠാറ വെയര്‍ സ്വാതന്ത്ര്യം അവഗണിക്കുന്നതു നമ്മുടെ രാജ്യ 


ത്തിന്റെ പരമാധികാരത്തെ തന്നെ അടിയറവയ്ക്കുന്നതിന്‌ തുല്യമാണ്‌. നാല്‌: സ്വതന്ത്ര സോഫ്ററ്‌ വെയറിനെക്കുറിച്ചുള്ള 


ചര്‍ച്ച യഥാര്‍ത്ഥത്തില്‍ ഐററി. രംഗത്തെ വ്യാവസായിക വികസനത്തിന്റെ പുതിയൊരു മാതൃകയെക്കുറിച്ചുളള ചര്‍ച്ചയാണ്‌. 


ക്കുവാനോ മറ്റുള്ളവര്‍ക്ക്‌ കാര്‍ വാടകയ്ക്കു കൊടു 
കടുവാനോ വില്‍ക്കുവാനോ സനജന്യമായി നല്‍കുവാ 
നോ നിങ്ങള്‍ക്കവകാശമുണ്ട്‌. അത്ൃതിസാധാരണമായ 
ഈ അവകാശങ്ങള്‍ ഒരു സോഫ്റ്വെയറിന്റെ കാര്യ 
ത്തില്‍ ലഭ്യമല്ല എന്നതാണ്‌ രസകരമായ വസ്തുത (സ്വ 
തന്ത്ര സോഫ്റ്റ്വെയര്‍ ഒഴിച്ച്‌. നിങ്ങളൊരു സോ 
ഫ്റ്റ്വെയര്‍ വാങ്ങുമ്പോള്‍ നിങ്ങള്‍ മാത്രം അതുപയോ 
ഗിക്കാനുള്ളൊരു ലൈസന്‍സാണ്‌ യഥാര്‍ത്ഥത്തില്‍ 
നിങ്ങള്‍ വാങ്ങുന്നത്‌. സോഫ്‌റ്റ്വെയറിന്റെ ആന്തരിക 
വിശദാംശങ്ങള്‍ (സോഴ്‌സ്‌കോഡ്‌ കാണുവാനോ, പരി 
ഷ്കരിക്കുവാനോ. മറ്റൊരാള്‍ക്ക്‌ നല്‍കുവാനോ നി 
ങ്ങള്‍ക്ക്‌ അവകാശമില്ല. സാഹിത്യ-സംഗീത കൃതികള്‍ 
ക്ക്‌ പകര്‍പ്പവകാശം നിയമം വഴി ലഭിച്ചിട്ടുള്ള എല്ലാ 
നിയമ പരിരക്ഷയും സോഫ്റ്റ്‌ വെയറുകള്‍ക്ക്‌ ഇന്ത്യ 
ഉള്‍പ്പെടെയുള്ള രാജ്യങ്ങളില്‍ നല്‍കിയിട്ടുണ്ട്‌. ഡി 


 ഇറ്റല്‍ മാദ്ധ്യമങ്ങളിലേയ്ക്ക്‌ മിക്കവാറും എല്ലാ സര്‍ 


ഗാത്മക്രകിയകളും സന്നിവേശിപ്പിക്കുവാന്‍ കഴിയുന്ന 
ഈ കാലഘട്ടത്തില്‍ ഈ നിയമ പരിരക്ഷ തികച്ചും 
നൂതനമായ സാദ്ധ്യതകള്‍ക്ക്‌ വഴി തുറന്നിരിക്കുന്നു. 
സോഫ്റ്റ്വെയര്‍ രംഗത്തെ കുത്തകകള്‍ ഈ നിയമ 
ത്തിലെ പഴുതുകള്‍ പരമാവധി ചൂഷണം ചെയ്ത്‌ പണം 
വാരുമ്പോള്‍ ന്യൂനപക്ഷമെങ്കിലും അര്‍പ്പണ മനോഭാ 
വത്തോടെ ഒരു സംഘം ഐ.റ്റി. പ്രവര്‍ത്തകര്‍ ഇതി 
നെ ശക്തമായും ഫലപ്രദമായും ചെറുക്കുവാന്‍ തുട 
ങ്ങിയിരിക്കുന്നു. 

ഡിജിറ്റല്‍ ഉല്പന്നങ്ങളുടെ പകര്‍പ്പവകാശത്തിലെ 


നിങ്ങള്‍ എം.ടി. വാസുദേവന്‍ നായരുടെ ഒരു പുസ്തകം കടയില്‍ 
ചെന്നു വാങ്ങുന്നു എന്നു സങ്കല്ലിക്കുക. പുസ്തകം വാങ്ങുമ്പോള്‍ പണ 
മടച്ച രസീതിനു പിന്നില്‍ പ്രിന്റ്‌ ചെയ്ത ചില നിബന്ധനകള്‍ക്ക്‌ കീഴെ 
ഒപ്പിടുവാന്‍ നിങ്ങളോട്‌ ആവശ്യപ്പെടുന്നു എന്നു കരുതുക. പ്രിന്റ്‌ ചെ 
യ്മതാണല്ലോ എന്തായാലും എല്ലാവരും ഒപ്പിടേണ്ടതാണല്ലോ എന്ന ധാ 
രണയില്‍ നിങ്ങളും ഒപ്പിടുന്നു. എന്നിട്ട്‌ ഈ പുസ്തകവുമായി നിങ്ങള്‍ 
വീട്ടിലെത്തുന്നു. വായിച്ചാസ്വദിക്കുന്നു. നിങ്ങളുടെ പുസ്തകശേഖരത്തോ 
ടൊപ്പം ചേര്‍ക്കുന്നു. ഏതാനും ദിവസങ്ങള്‍ക്കുശേഷം നിങ്ങളുടെ പഠ 
നമുറിയിലെ ജനല്‍ തകര്‍ക്കപ്പെട്ട നിലയില്‍ കണ്ടെത്തുന്നു. പുസ്തക 
ശേഖരമിരുന്ന അലമാര അലങ്കോലപ്പെട്ടിരിക്കുന്നു. അതിലെ ചില പു 
സ്തകങ്ങള്‍ മുറ്റത്ത്‌ കൂട്ടിയിട്ട്‌ കത്തിച്ചതിന്റെ ലക്ഷണവും കാണുന്നു. 
പൊലീസ്‌ എത്തി അന്വേഷണം നടത്തുമ്പോള്‍ നിങ്ങള്‍ വാങ്ങിയ പു 


ക്കുന്നത്‌ എന്ന്‌ കണ്ടെത്തുന്നു. അതിനുകാരണമായി അവര്‍ പൊലീ 
സിനോട്‌ ചൂണ്ടിക്കാണിച്ചത്‌ പണമടച്ച രസീതിനു പിന്നില്‍ നിങ്ങള്‍ 
ഒപ്പിട്ടുനല്‍കിയ നിബന്ധനയാണ്‌. ഇനി പറയും പ്രകാരമാണ്‌ ആ നി 
ബന്ധനകള്‍. ഈ പുസ്തകം നിങ്ങള്‍ മാത്രമേ വായിക്കു, അതും നിങ്ങ 
ളുടെ വ്യക്തിപരമായ ആവശ്യത്തിന്‌ വീട്ടിലിരുന്നു മാത്രം. ഈ പു 
സ്തകം മറ്റാര്‍ക്കും വില്‍ക്കുകയോ കടം കൊടുക്കുകയോ ചെയ്യുന്നതല്ല. 
ഈ പുസ്തകത്തിന്റെ “ബൌദ്ധിക അവകാശ തത്ത്യങ്ങള്‍ക്ക്‌' വിരുദ്ധ 


കല്വിത ബൌദ്ധിക സ്വത്തവകാശ കഥ 


സ്തകം പ്രസിദ്ധീകരിച്ച സ്ഥാപനമാണ്‌ ഈ ഭവനഭേദനം നടത്തിയിരി 


മെന്നു തോന്നുന്ന ഏതെങ്കിലും പുസ്തകം നിങ്ങളുടെ പുസ്തകശേഖര 


ഡോ. അച്ഛ്ൂത്‌ ശങ്കര്‍ എസ്‌. നായര്‍, ഡയാകടര്‍, സ്ധി-ഡിറ്റ്‌ 


ത്തില്‍ വന്നു ചേര്‍ന്നാല്‍ അത്‌ എപ്പോള്‍ വേണമോ നിങ്ങളുടെ വീ 
ട്ടില്‍ കടന്നുകയറി പരിശോധിക്കുവാനും അത്തരം ബൌദ്ധിക അവകാ 
ശതത്ത്വങ്ങള്‍ക്ക്‌ വിരുദ്ധമായ ഏതെങ്കിലും പുസ്തകങ്ങള്‍ കണ്ടെത്തി 
യാല്‍ അവയെ “നിര്‍ഇഴ്ീവ'മാക്കുവാന്‍ നിങ്ങള്‍ പ്രസാധകന്‌ അധി 


കാരം നല്‍കുന്നു. ഇന്ന്‌ ഏറ്റവും പ്രചാരത്തിലുള്ള കുത്തക ഓപ്പറ്രേ. 


ങ്‌ സിസ്റ്റം സോഫ്റ്റ്‌ വെയറിന്റെ നവീന പതിപ്പാണ്‌ നിങ്ങള്‍ ഉപയോ 
ഗിക്കുന്നതെങ്കില്‍ ഇത്തരമൊരു ധാരണയിലാണ്‌ നിങ്ങള്‍ ഏര്‍പ്പട്ടി 
രിക്കുന്നത്‌. നിങ്ങളുടെ കമ്പ്യൂട്ടറില്‍ പ്രസ്തുത ഓപ്പറേറ്റിങ്‌ സിസ്റ്റം പ്ര 
വര്‍ത്തിക്കുന്നുണ്ടെങ്കില്‍ അത്തരത്തില്‍ ഒരു ധാരണയില്‍ നിങ്ങള്‍ ഏര്‍ 
പെട്ടതായി വേറെ തെളിവ്‌ ആവശ്യമില്ല. കാരണം ഈ സോഫ്റ്റ്‌ വെയര്‍ 
പ്രവര്‍ത്തന സഇ്ജുമാകണമെങ്കില്‍ നാം തികഞ്ഞ ലാഘവത്തോടെ 
‘OK' അഥവാ 1 4 സം ക്ലിക്ക്‌ ചെയ്തു കടന്നുപോകുന്ന ദൃശ്യങ്ങള്‍ 
ഇത്തരത്തിലൊരു ധാരണയാണ്‌ നമ്മെക്കൊണ്ട്‌ അംഗീകരിപ്പിക്കുന്ന 
ത്‌. ധാരണയിലേര്‍പ്പെട്ടിരിക്കുന്ന കമ്പനിയുടെ “ഡിജിറ്റല്‍ റൈറ്റ്സ്മാ 
നേജ്്മെന്റ്‌' തത്ത്വങ്ങള്‍ക്ക്‌ വിരുദ്ധമായ ഏതെങ്കിലും സോഫ്റ്റ്വെയര്‍ 
നിങ്ങളുടെ കമ്പ്യൂട്ടറിലൂണ്ടെങ്കില്‍ ഇന്റര്‍നെറ്റ്‌ വഴി അവ പരിശോധി 
ക്കാനും നിര്‍ജ്ീവമാക്കുവാനുമാണ്‌ ഇത്തരത്തില്‍ നിങ്ങള്‍ അനുമതി 
നല്‍കുന്നത്‌. ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു നിബന്ധനയിലേയ്ക്ക്‌ 
ഒരു പുസ്തക വായനക്കാരനും അറിഞ്ഞുകൊണ്ട്‌ തലവച്ചുകൊടുക്കും 
എന്ന്‌ തോന്നുന്നില്ല. ഗുരുതരമായ ഈ ധാരണയില്‍ ഏര്‍പ്പെട്ടാലും 
പുസ്തകത്തിന്റെ കാര്യത്തില്‍ ഭവനഭേദനവും മറ്റും നിയമവിധേയമാകി 
ല്ല. എന്നാല്‍ കമ്പ്യൂട്ടറിന്റെ കാര്യത്തില്‍ നാം അറിയാതെ ഒരു ഡിജി 
റ്റല്‍ ഭവനഭേദനവും നശീകരണവും സുസാദ്ധ്യമാണ്‌. വിന്‍ഡോസ്‌: 


ഓപ്പറേറ്റിങ്ങ്‌ സിസ്റ്റം സോഫ്റ്റ്വെയറില്‍ ഇന്റര്‍നെറ്റ്‌ ആക്റ്റിവേഷന്‍ 
എന്ന പ്രവര്‍ത്തി നടത്തുമ്പോള്‍ (ഇത്‌ നിര്‍ബന്ധമാണ്‌) നിങ്ങളുടെ ക 
ന്യൂട്ടടിനെ മൈക്രോസോഫ്റ്റ്‌ വ്യക്തമായി തിരിച്ചറിയും. സിപിയു ചി 
പ്പിലെ വേറിട്ട സൂചനാ സംഖ്യവഴി ഏതു കടയില്‍നിന്നു വാങ്ങി, കൂ 
ടാതെ നെറ്റ്‌ വഴി ബന്ധപ്പെടുമ്പോള്‍ ഏതു രാജ്യത്ത്‌ ഏതു മേഖല 
യില്‍ പ്രവര്‍ത്തിക്കുന്നു. എന്തൊക്കെ സോഫ്റ്റ്‌ വെയറുകള്‍ ഉപയോ 
ഗിക്കുന്നു എന്നും. പ്രത്യാഘാതങ്ങള്‍ അറിയാത്തതുകൊണ്ടും പ്രത്യാ 
ഘാതങ്ങള്‍ തല്‍ക്കാലം നിലവില്‍ വന്നുകാണാത്തതുകൊണ്ടും മാത്ര 
മാണ്‌ സോഫ്റ്റ്‌ വെയറിന്റെ കാര്യത്തില്‍ ഇത്തരമൊരു ധാരണയില്‍ 
ലാഘവത്തോടെ ഇന്ന്‌ നമ്മില്‍ പലരും ഏര്‍പ്പെട്ടിരിക്കുന്നത്‌. 

മറ്റ്‌ തിക ഉല്പന്നങ്ങള്‍ വാങ്ങുന്നതില്‍ നിന്ന്‌ വിഭിന്നമാണ്‌ ഒരു 
സോഫ്റ്റ്വെയര്‍ വാങ്ങുന്നത്‌. ഉദാഹരണത്തിന്‌ ഒരു കാര്‍ വാങ്ങുമ്പോള്‍ 
അത്‌ പൂര്‍ണ്ണമായും നിങ്ങളുടെ സ്വന്തമായി മാറുന്നു. അതിന്റെ നിറ 
മോ ആകൃതിയോ യന്ത്രഭാഗങ്ങളോ മാറ്റാനോ, മറ്റിനം യ്യന്തഭാഗങ്ങള്‍ 
കൂട്ടിയോജിപ്പിക്കുവാനോ എന്‍ജിന്‍ തുറന്ന്‌ പഠനാര്‍ത്ഥം പരിശോധി 


: അപകടം ചൂണ്ടിക്കാണിക്കുവാന്‍ ഒരുദാഹരണം മാ 

ത്രം ഇവിടെ പറയാം. കടലാസില്‍ മുദ്രണം ചെയ്ത പു 
സ്തകങ്ങളെക്കാള്‍ ചുരുങ്ങിയ ഉല്ലാദനച്ചെലവില്‍ ഇ- 
ബുക്ക്‌ സി.ഡി.റോമില്‍ പ്രസിദ്ധീകരിക്കുവാന്‍ സാധി 
ക്കും. സാധാരണ പുസ്തകം വാങ്ങുന്നതും ഇ-പുസ്തകം 
വാങ്ങുന്നതും തമ്മില്‍ പകര്‍പ്പവകാശ കാഴ്ചപ്പാടില്‍ 
ഏറെ വ്യത്യാസമുണ്ട്‌. സാധാരണ പുസ്തകം നിങ്ങളു 
ടെ സുഹൃത്തിന്‌ വായിക്കുവാന്‍ നല്‍കാമെങ്കിലും നി 


നനാ 


ബരദ്ധിക സ്വത്തവകാശ നിയമങ്ങ 

ടെ ഒരു പ്രത്യകത അവയെല്ലാം 
തന്നെ നിശ്ചിത കാലപരിധിക്കുള്ളില്‍ സ്വത്തു 
ക്കളെ സമൂഹത്തിന്‌ നല്‍കുന്നു എന്നുള്ളതാണ്‌. 


അനന്തത 


ങ്ങള്‍ക്കുവേണ്ടി ലൈസന്‍സ്‌ നല്‍കിയിട്ടുള്ള ഇ-ബുക്ക്‌ സുഹൃത്തിന്‌ 
കൈമാറുന്നത്‌ നിയമവിരുദ്ധമാണ്‌. സാധാരണ പുസ്തകം പഴയ പുസ്ത 
കങ്ങള്‍ വില്‍ക്കുന്ന കടയില്‍ വില്പനയ്ക്കു വയ്ക്കാമെങ്കിലും ഒരു ഇ- 
ബുക്ക്‌ അപ്രകാരം ചെയ്യുവാന്‍ പാടുള്ളതല്ല. എന്തിന്‌. ഭാവിയില്‍ നി 
ങ്ങള്‍ക്കു ലൈസന്‍സ്‌ ചെയ്ത ഇലക്ട്രോണിക്‌ പുസ്തകം നിങ്ങളുടെ 
കമ്പ്യൂട്ടറില്‍ വെച്ചുതന്നെ മറ്റൊരാള്‍ വായിക്കുന്നത്‌ പകര്‍പ്പവകാശ 
ലംഘനമായി കരുതിയെന്നു വരാം (റിച്ചാര്‍ഡ്‌ സ്റ്റാള്‍മാന്റെ ദി റൈറ്റ്‌ 
റ്റു റീഡ്‌ എന്ന ലേഖനം). ഇത്തരം ഭീകരമായ കുരുക്കുകളില്‍ സോ 
ഫ്റ്റ്വെയര്‍ ഉപയോക്താക്കളെ കെട്ടിവരിയുന്ന പകര്‍പ്പവകാശ നിയ 
മത്തിന്റെ വ്യാഖ്യാനമെന്താണെന്നും സ്വതന്ത്ര സോഫ്റ്റ്വെയര്‍ പ്രവര്‍ 


. പ്‌ 
മലയാളം ഓണപ്പതിപ്പ്‌ ലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 » 190 ആഗസ്ററ്‌ 2004 191 


ത്തകര്‍ ഇതിനെ എങ്ങനെ മറികടക്കുന്നു എന്നും അറിഞ്ഞിരിക്കേണ്ട 
താണ്‌. 


ബൌദ്ധിക “സ്വത്ത്‌ 


ബൌദ്ധിക സ്വത്തവകാശ നിയമത്തിന്റെ ചരിത്ര പശ്ചാത്തലവും 
അതിന്റെ സാമൂഹിക പരിണാമവും അപഗ്രഥിച്ച്‌ ചര്‍ച്ച ചെയ്യേണ്ടു 
ന്നത്‌ സോഫ്റ്റ്‌ വെയര്‍ സ്വാതന്ത്യത്തിന്റെ ചര്‍ച്ചയ്ക്ക്‌ മുന്നോടിയായി 
അത്യന്താപേക്ഷിതമായി ചെയ്തിരിക്കേണ്ട ഒന്നാണ്‌. ബൌദ്ധിക സ്വത്ത 
വകാശം മറ്റു സ്വത്തവകാശങ്ങളില്‍ നിന്ന്‌ വിഭിന്നമാണോ? എന്തുകൊ 
ണ്ട്‌? ബൌദ്ധിക കഴിവ്‌ ഉപയോഗിച്ച്‌ നാം സൃഷ്ടിക്കുന്നതെന്തും ബൌ 
ദ്ധിക സ്വത്താണെന്നും അതിനു മുകളില്‍ സ്രഷ്ടാവിന്‌ അവകാശം 
സ്ഥാപിക്കുവാനും ആ സ്വത്തിനെ പരിരക്ഷിക്കുവാനും ക്രയവിക്രയം 
ചെയ്യുവാനും സമൂഹം നിലവില്‍ വരുത്തിയ നിയമങ്ങളാണ്‌ ബൌദ്ധിക 
സ്വത്തവകാശ നിയമങ്ങള്‍ എന്ന്‌ പരക്കെ വിശ്വസിക്കപ്പെടുന്നു. പേറ്റ 
ന്റുകള്‍, പകര്‍പ്പവകാശങ്ങള്‍. ട്രേഡ്‌ മാര്‍ക്ക്‌, ട്രേഡ്‌ സീക്രട്ട്‌ എന്നി 
ങ്ങനെ വിവിധതരം ബൌദ്ധിക സ്വത്തവകാശങ്ങള്‍ ഒന്നര നൂറ്റാണ്ടായി 
ലോകമെമ്പാടും നിലവിലുണ്ട്‌. 

ബൌദ്ധിക സ്വത്തവകാശ നിയമങ്ങളുടെ ഒരു പ്രത്യേത അവയെ 
ല്ലാം തന്നെ നിശ്ചിത കാലപരിധിക്കുള്ളില്‍ സ്വത്തുക്കളെ സമൂഹത്തി 
ന്‌ നല്‍കുന്നു എന്നുള്ളതാണ്‌. ഭതിക സ്വത്തുക്കള്‍ക്ക്‌ ഇത്തരമൊരു 
സ്ഥിതിവിശേഷമില്ല എന്നു ശ്രദ്ധിക്കുക. ഞാന്‍ എന്റെ ഭാതിക പ്രയ 
ത്നത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത സ്ഥാവര ഇംഗമ വസ്തുക്കള്‍ എന്റെ 
കാലശേഷം എന്റെ അനന്തരാവകാശികള്‍ക്ക്‌ കൈമാറപ്പെട്ടുപോവു 
കയാണ്‌ പതിവ്‌. ഇതില്‍ നിന്ന്‌ തന്നെ നമുക്ക്‌ മനസ്സിലാക്കുന്നത്‌ 
ബൌദ്ധിക സ്വത്ത്‌ ബൌദ്ധിക പ്രയത്നം ചെയ്യുന്ന വ്യക്തിയുടെ സ്വന്ത 
മായി സമൂഹം പണ്ടുമുതല്‍ കരുതിയിരുന്നിട്ടില്ല എന്നുള്ളതാണ്‌. പേറ്റ 
ന്റുകള്‍ 20-ല്‍ താഴെ വര്‍ഷവും പകര്‍പ്പവകാശങ്ങള്‍ 70-ല്‍ താഴെ വ 
ര്‍ഷവുമാണ്‌ ശരാശരി നിലനില്‍ക്കാറ്‌. ബൌദ്ധിക സ്വത്ത്‌ ശൂന്യതയില്‍ 
നിന്ന്‌ സൃഷ്ടിക്കാനാവില്ല എന്നതാണ്‌ ഇതിനൊരു കാരണമായി ചൂ 
ണ്ടിക്കാണിക്കപ്പെടുന്നത്‌. (ഭാതിക സ്വത്തിനുപോലും ഈ വീക്ഷണം 
വലിയൊരളവുവരെ ശരിയാകാനാണ്‌ സാദ്ധ്യത). ബൌദ്ധിക സ്വത്ത്‌ പല 
പ്പോഴും സമൂഹത്തിന്റെ വിജ്ഞാനത്തിന്റെ തുടര്‍ച്ചയായുള്ള വികസ 
നത്തിന്റെ ഭാഗമായി മാത്രമേ കാണുവാന്‍ സാധിക്കുകയുള്ളൂ. ബൌ 
ദ്ധിക സ്വത്തവകാശനിയമങ്ങള്‍ ബൌദ്ധിക സ്വത്തിന്റെ വികസനത്തി 
നെ പരിപോഷിപ്പിക്കുവാനും കൂടുതല്‍ അത്തരം സ്വത്ത്‌ സമൂഹത്തി 
ന്‌ ഉണ്ടാകുവാനും വേണ്ടിയാണ്‌ നിലവില്‍ വന്നതെന്ന വാദം അതു 
കൊണ്ടാണ്‌ നിലനില്‍ക്കുന്നത്‌. 

ബൌദ്ധിക സ്വത്തവകാശം എല്ലാ മേഖലകളിലും പ്രയോഗിച്ചിരുന്നു 
വെങ്കില്‍ എന്തായിരിക്കാം സ്ഥിതിവിശേഷം എന്നുള്ളതിന്‌ ഒന്നുരണ്ടു 
ഉദാഹരണങ്ങള്‍ പറയട്ടെ. ബൌദ്ധിക സ്വത്തവകാശ നിയമങ്ങളെ ഏറ്റ 
വും കൂടുതല്‍ കൈകാര്യം ചെയ്യുന്നത്‌ നിയമജ്ഞര്‍ തന്നെയാണല്ലോ. 
നിയമരംഗത്ത്‌ ഈ സ്വത്തവകാശം നിലവില്‍വന്നാല്‍ എങ്ങനെയിരി 
ക്കും എന്നാലോചിച്ചുനോക്കൂ. കോടതിയില്‍ ഒരു പ്രമാദമായ കേസില്‍ 
ഒരു വക്കീല്‍ അദ്ദേഹത്തിന്റെ ബുദ്ധിയിലുദിച്ച ഒരു യുക്തി സമര്‍ത്ഥ 
മായി പ്രയോഗിച്ച്‌ കേസ്‌ ഇയിക്കുകയാണെങ്കില്‍ യാതൊരു വിധിലൈ 
സന്‍സിങ്‌ ഫീയോ വാക്കാലുള്ള അനുമതിയോ ഒന്നും ആവശ്യമില്ലാ 
തെ മറ്റേതൊരു വക്കിലിനും ഇതേയുക്തി സമാനമായൊരു കേസില്‍ 
പ്രയോഗിക്കാവുന്നതും മാത്രവുമല്ല നേരത്തെ പ്രയോഗിച്ചുതാണെന്നും 
അപ്പോള്‍ കോടതി അംഗീകരിച്ചതാണെന്നും സൂചിപ്പിച്ച്‌ അതിന്‌ കൂടു 
തല്‍ സാദ്ധ്യത നല്‍കുവാനും സാധിക്കുന്നു എന്നുള്ളത്‌ പ്രത്യേകം ശ്ര 
ദ്ധിക്കുക. സംഗീതസാഹിത്യ മേഖലകളിലാണെങ്കിലും ചിലതലങ്ങളില്‍ 
ബൌദ്ധിക സ്വത്ത്‌ മറ്റുള്ളവര്‍ സ്വാതന്ത്യത്തോടെ ഉപയോഗിക്കുന്നത്‌ 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആ മേഖലയുടെ വളര്‍ച്ചയ്ക്ക്‌ കാരണമാകുന്നു എന്നു കാണാം. ത്യാഗ ; 
രാജമ്വാമികളുടെ കീര്‍ത്തനങ്ങള്‍ കച്ചേരികളില്‍ ആലപിക്കപ്പെടുന്ന്‌ 
അദ്ദേഹത്തോടുള്ള. ഏറ്റവും വലിയ ബഹുമാനസൂചകമായി നാം 
കരുതിവരുന്നു. അവയില്‍ പകര്‍പ്പവകാശം നിലകൊണ്ടിരുന്ന കാല 
ത്തുപോലും അങ്ങനെതന്നെയായിരുന്നു എന്ന്‌ നമുക്ക്‌ ഹിക 
ന്നതേയുള്ളൂ. ഒരു പ്രത്യേകരാഗത്തിന്റെ ആലാപനം സ്വതസിദ്ധമായ 
ശൈലിയില്‍ ഏതെങ്കിലുമൊരു സംഗീതജ്ഞന്‍ പ്രായോഗിക്കുകയുണ്െ 
ങ്കില്‍ അത്‌ കേള്‍ക്കുന്ന യുവസംഗീതജ്ഞരോ സംഗീത രസിക 
അത്‌ അനുകരിക്കാന്‍ ശ്രമിക്കുകയെന്നത്‌ സംഗീത മേഖലയുടെ ഞ്ജ, 
സാധാരണ സ്വഭാവമാണ്‌. സാഹിത്യരംഗത്താണെങ്കില്‍ ഏത്‌ സാഹി 1 
തൃകാരന്‌ പറയുവാന്‍ സാധിക്കും, അദ്ദേഹം മറ്റു സാഹിത്യ സൃഷ്ടിക | 
ളില്‍ നിന്ന്‌ ഉത്തേഇനം ഉള്‍ക്കൊണ്ടിട്ടില്ല എന്ന്‌? ഒരുപക്ഷേ, നേരിട്ടു 
പ്രതിഫലിക്കുന്ന രീതിയിലായിരിക്കില്ല. എങ്കിലും മറ്റൊരു വ്യക്തിനതു 
ടെ ബൌദ്ധിക സ്വത്ത്‌ പരോക്ഷമായി ഉപയോഗിക്കപ്പെടുന്നു എന്ന്‌ | 
പറയാതിരിക്കാന്‍ സാധിക്കില്ല. * 
ഇതോടൊപ്പം തന്നെ ചുണ്ടിക്കാണിക്കട്ടെ, ബൌദ്ധിക സ്വത്തവ ള്‍ 
നിയമം നിലവില്‍ വരുവാനുണ്ടായ സാഹചര്യങ്ങള്‍ക്ക്‌ തദ്ദേശീയമുട്; 
ഒരു ഉദാഹരണം. ആറന്മുള കണ്ണാടി നിര്‍മ്മിക്കുന്നതിന്റെ രഹസ്യം 1 
ലമുറകളായി അതുമായി ബന്ധപ്പെട്ട്‌ കുടുംബം പുറംലോകത്തിന്‌ന്്‌ | 
കാതെയിരുന്നു. ഇത്തരത്തിലൊരു രഹസ്യം പുറത്തുകൊണ്ടുവല്കന് 
തിനാണ്‌ പേറ്റെന്റ്‌ സംവിധാനമുള്ളത്‌. രഹസ്യം ഗവണ്‍മെന്റിന്‌ 
മാറുന്നതിനുപകരമായി 20 വര്‍ഷത്തിനു താഴെയുള്ള ഒരു കു; 
കണ്ടുപിടുത്തത്തിന്റെ പ്രയോഗത്തില്‍ ഉപജ്ഞാതാവിന്‌ നല്‍കുക; 
അതിനുശേഷം ഈ രഹസ്യം സമൂഹത്തിന്റെ സ്വത്തായി മാറു 0 ക 
ചെയ്യും. നമ്മുടെ നാട്ടില്‍ പേറ്റെന്റ്‌ സ്രമ്പദായം പണ്ട്‌ നിലവിലുണ്ടായി _ 
രുന്നെങ്കില്‍ ആറന്മുള കണ്ണാടിയുടെ രഹസ്യം, അതുപോലെ തന്റെ - 
മറ്റനേകം നാട്ടുരഹസ്യങ്ങള്‍ സമൂഹത്തിന്‌ രേഖപ്പെടുത്തി ലഭിം 
വിജ്ഞാനത്തിനു മുകളില്‍ കുത്തക നല്‍കുക എന്നുള്ളത്‌ ഇത്തരത്തില്‍ 
നോക്കുമ്പോള്‍ അതിനേക്കാള്‍ വിശാലമായ നന്മയുള്ള വിജ്ഞാനം ' 
സമൂഹത്തില്‍ തടസ്സമില്ലാതെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേ ' 
യ്ക്കുള്ള അല്പം വഴിതെറ്റിയ ഒരു സഞ്ചാരമാണ്‌ എന്ന്‌ കാണാം. ൦ 
ആഗോളവത്ക്കരണത്തിന്റെ പശ്ചാത്തലത്തില്‍ കുത്തക കമ്പനി : 
കള്‍ക്ക്‌ അമിതലാഭം കൊയ്യുവാനുള്ള അതിസുക്ഷ്മനിയമപ്രയോഗത്തി 
ന്റെ പശ്ചാത്തലത്തിലാണ്‌ ഇന്നു നാം ബൌദ്ധിക സ്വത്തവകാശനിയമ 
ങ്ങളെ നോക്കിക്കാണേണ്ടത്‌. സോഫ്റ്റ്വെയര്‍ പകര്‍പ്പവകാശ രംഗത്ത്‌ 
പകര്‍പ്പവകാശം ലംഘനത്തിനെ സൂചിപ്പിക്കാന്‍ നാം ഉപയോഗിച്ചുവ 
രുന്ന പദം “പൈറസി” എന്നാണെന്നത്‌ ഏറെ പ്രസക്തമാണ്‌. ജനത 
തിയിൽ നിന്നും ഒറ്റപ്പെട്ട്‌ സമുദ്രത്തിന്റെ നടുക്ക്‌ അകപ്പെട്ടിരിക്കുന്ന 
നിസ്സഹായരായ കപ്പല്‍ യാത്രക്കാരെ അക്രമത്തിലൂടെ കീഴ്പ്പെടുത്തി 
കൊള്ള ചെയ്യുന്ന പ്രക്രിയയെ സൂചിപ്പിക്കുവാനുദ്ദേശിക്കുന്ന പദംകാ 
ഴ്ചയിലെങ്കിലും നിര്‍ദ്ദോഷവും അക്രമരഹിതവുമായ സോഫ്റ്റ്വെയര്‍ -. 
പ്കര്‍ത്തലിനെ സൂചിപ്പിക്കുവാന്‍ ഉപയോഗിക്കപ്പെടുന്നു എന്നത്‌ ആക 
സ്മികമല്ല. അതിഭീകരമായ നിയമലംഘനമാണ്‌ നടത്തുന്നത്‌ എന്ന 20. 
നസിക ചിന്ത ഉപയോക്താക്കളില്‍ ശക്തമാക്കുവാന്‍ വേണ്ടി പ്രത്യേ 
കം തിരഞ്ഞെടുത്തിട്ടുള്ള പദം തന്നെയാണിത്‌ എന്ന്‌ റിച്ചാര്‍ഡ്‌ സ്റ്റാള്‍ ; 
മാന്‍ പലപ്പോഴും പൂണ്ടിക്കാണിക്കാറുണ്ട്‌. ആഗോളവത്ക്കരണത്തി 1 
ന്റെ പാല്‍പ്പൊടിക്കഥയുമായി കുത്തക സോഫ്റ്റ്വെയറുകള്‍ക്ക്‌ അട്‌ 
ദ്യമായ ബന്ധമുണ്ട്‌. പാല്‍പ്പൊടി സൌഇന്യമായി വിതരണം ചെയ്ത്‌ 
ഒരു രാജ്യത്തെ കുട്ടികളെ മുലപ്പാലില്‍ നിന്നകറ്റിയ ശേഷം പാല്‍പ്പൊ ; 
ടി വിലയിട്ടുവില്‍ക്കുന്ന തന്ത്രം തന്നെയാണ്‌ സോഫ്റ്റ്‌വെയര്‍ ലോകത്ത്‌ ഴു 
ഉരുത്തിരിഞ്ഞു വരുന്നത്‌. ചൈനയിലെ സോഫ്റ്റ്വെയര്‍ പൈറസി? 3 
ശതമാനത്തോളമാണ്‌ എന്നു പറയപ്പെടുന്നു. “അതില്‍ തല്‍ക്കാലം മു. 
ഴപ്പമില്ല എന്നാല്‍ ചൈനാക്കാര്‍ പൈറേറ്റ്‌ ചെയ്യുന്നത്‌ മുഴുവന്‍ മൈ _ 


ആഗസ്ററ്‌ 2004൦ 192 


സ്രാഹ്ററ്വ്വെയര്‍ വിപണി വളര്‍ന്നതോടെ പകര്‍ 0 
രിശക്തമായി പ്രചാരത്തിലായി. റിച്ചാര്‍ഡ്‌ സ്താര്‍മാനാണ്‌ ഇത ലേ 


. കകക 
രരം 


ക്രോസോഫ്റ്റിന്റെ ഉല്പന്നങ്ങള്‍ തന്നെ ആയിരിക്കണം എന്ന്‌ മാത്രമേ 
തുള്ള” എന്നാണ്‌ അതിനെക്കുറിച്ച്‌ ബില്‍ ഗേറ്റ്സ്‌ പരാമര്‍ശിച്ചതായി 
പറയപ്പെടുന്നത്‌. ദീര്‍ഘവീക്ഷണത്തോടുകൂടിയ ഒരു വിട്ടുവീഴ്പയാണ്‌ 
സോഫ്റ്റ്വെയര്‍ പൈറസിക്കു നേരെ കണ്ണടയ്ക്കുമ്പോള്‍ ഉത്തരം സ്ഥാ 
പനങ്ങള്‍ ചെയ്യുന്നത്‌. തിരുവനന്തപുരത്ത്‌ ഏറ്റവും കൂടുതല്‍ കമ്പ്യൂ 
ടര്‍ വിറ്റഴിക്കുന്ന ഒരു സ്ഥാപനം മാസം 600-ഓളം കമ്പ്യൂട്ടറുകള്‍ വില്‍ 
ക്കുന്നതായി അറിയുന്നു. അതില്‍ പത്തില്‍ത്താഴെ കമ്പ്യൂട്ടറുകളില്‍ 
മരമേ സമ്പൂര്‍ണ്ണമായി നിയമവിധേയമായി സോഫ്റ്റ്വെയറുകള്‍ സ്ഥാ 
പിച്ച്‌ നല്‍കാറുള്ളൂ. ബാക്കിയുള്ള 590-ലും ഇതുവരെ കുഴപ്പമൊന്നും 
സംവിച്ചിട്ടില്ലല്ലോ എന്ന ആശ്വാസത്തോടെ നിയമബോംബുകള്‍ ആയി 
സ്യയൂട്ടറുകള്‍ പുറത്തേക്കു പോകുന്നു. ഏതാനും വര്‍ഷങ്ങള്‍ക്കു 
ശേഷം ഇത്തരം കമ്പൂട്ടറുകളുടെ സംഖ്യ അതിഭീമമായിരിക്കും. അത്ത 
രത്തിലൊരു അവസരത്തില്‍ നിയമനടപടിയുടെ ആവശ്യം വരില്ല. നി 
യമനടപടിയെക്കുറിച്ച്‌ നേരിയ സൂചന അല്ലെങ്കില്‍ ഒന്നോ രണ്ടോ മാ 
തമാ നിയമനടപടികള്‍ മാത്രം മതിയാകും. കേസിനുപകരം ഒരു സ്പെ 
ഷൃല്‍ പ്രൈസില്‍ ലൈസന്‍സുകള്‍ നല്‍കി കമ്പ്യൂട്ടറുകളെ നിയമപര 
മായി സുരക്ഷിതമാക്കുവാന്‍ വന്‍കിട കമ്പനികള്‍ക്ക്‌ ശ്രമിക്കാന്‍ സാ 
ലിക്കും. ഇത്തരമൊരു. നിയമഭീഷണിയുടെ അവസരത്തില്‍ സ്വതന്ത്ര 
സോഫ്റ്റ്‌ വെയറിലേയ്ക്ക്‌ മാറിക്കളയാം എന്ന്‌ കരുതുകയാണെങ്കില്‍ 


കവകാഭ റിയാം സോഫ്ററ്ലവയര്‍ രംഗത്ത്‌ ആ 
്‌ ലോക്രശദ്ധയിൽ കൊണുവനത 


രരരരരരരരരകരകടരകമരകരര രശ 


അതത്ര സുഗമമാകില്ല ഇത്രയും കമ്പ്യൂട്ടറുകള്‍ ഇതിനകം തന്നെ പര 
ശതം രേഖകള്‍ കുത്തക ഫോര്‍മാറ്റുകളില്‍ സൃഷ്ടിച്ചുകാണും. കമ്പ്യൂ 
ട്ടര്‍വത്ക്കരണത്തിന്റെ ഇന്നത്തെ തോതില്‍ ഇത്തരമൊരു വമ്പന്‍ രേഖാ 
സഞ്ജുയത്തെ ഒഴിച്ചു നിര്‍ത്തിക്കൊണ്ട്‌ ദൈനംദിന പ്രവര്‍ത്തനങ്ങള്‍ 
മുന്നോട്ടുകൊണ്ടുപോകുവാന്‍ സാധിക്കാത്ത അവസ്ഥയായിരിക്കും. ഈ 
രേഖകളെ സ്വതന്ത്ര സോഫ്റ്റ്‌വെയറുകള്‍ക്ക്‌ കൈകാര്യം ചെയ്യുവാന്‍ 
സാധിക്കുന്ന രീതിയിലേയ്ക്ക്‌ മാറ്റുക എന്നുള്ള ഭീമമായ പ്രവൃത്തി കൂടി 
നാം ചെയ്യേണ്ടിവരും. 


സോഫ്റ്റ്വെയര്‍ പകര്‍പ്പവകാശം 


സാഹിത്യകൃതികള്‍ക്കും സംഗീതത്തിനും ചിത്രങ്ങള്‍ക്കുമാണ്‌ മുന്‍ 
കാലങ്ങളില്‍ പകര്‍പ്പവകാശനിയമം ബാധകമായിരുന്നത്‌. സ്ഷ്ടാവി 
ന്‌ മാത്രമേ ഇവ പകര്‍ത്തുവാനോ. പ്രദര്‍ശിപ്പിക്കുവാനോ. പരിഷ്ക്ക 
രിക്കാനോ അനുവാദമുള്ളൂ. 1980-കളിലും 90-കളിലുമായി ഇന്ത്യയ 
ടക്കം ഏറെ രാജ്യങ്ങള്‍ സാഹിത്യസൃഷ്ടി എന്നതിന്റെ പരിധിയില്‍ 
സോഫ്റ്റ്വെയറും കൂടി കൊണ്ടുവന്നു. (ഇത്തരത്തില്‍ നോക്കിയാല്‍ 
ജനിതക വിവരങ്ങളും സാഹിത്യസ്യഷ്ടിയെന്നു പറയാം. A, ൭. €. 7 
എന്ന നാലക്ഷരങ്ങള്‍ ഉപയോഗിച്ച്‌ മൂന്നക്ഷര പദങ്ങളിലൂടെയാണ്‌ 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 » 193 


“ജീവന്റെ പുസ്തകം” രപിച്ചിരിക്കുന്നത്‌). ഈ നിയമം പ്രാബല്യത്തില്‍ | 


വരുന്നതിനുമുമ്പ്‌ കമ്പ്യൂട്ടര്‍ പ്രോഗ്രാമുകളുടെ രചയിതാക്കള്‍ അവര്‍ 
തയ്യാറാക്കിയ സോഫ്റ്റ്വെയറുകള്‍ കൈമാറുകയും നല്ലതെന്നു തോന്നുന്ന 
അംശങ്ങള്‍ ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. അത്തരം സഹവര്‍ 
ത്തിത്വത്തിലൂടെയായിരുന്നു സോഫ്റ്റ്വെയര്‍ രംഗത്തെ പുരോഗതി. 
എന്നാല്‍ സോഫ്റ്റ്വെയര്‍ വിപണി വളര്‍ന്നതോടെ പകര്‍പ്പവകാശ 
നിയമം സോഫ്റ്റ്വെയര്‍ രംഗത്ത്‌ അതിശക്തമായി പ്രചാരത്തിലാകു 
വാന്‍ തുടങ്ങി. ആദ്യകാലങ്ങളില്‍ ഇതിന്റെ പ്രത്യാഘാതങ്ങള്‍ പൊ 
തുജനങ്ങള്‍ മനസ്സിലാക്കിയിരുന്നില്ല. റിച്ചാര്‍ഡ്‌ സ്റ്റാള്‍മാനാണ്‌ ഈ 
വിഷയം ആദ്യമായി ലോകശ്രദ്ധയില്‍ കൊണ്ടുവന്നതെന്നുതന്നെ പറ 
യാം. സ്റ്റാള്‍മാന്‍ പകര്‍പ്പവകാശപ്രശ്ം മുന്‍നിര്‍ത്തിയാണ്‌ എം.ഐ.്റി 
യിലെ ജോലി രാജിവച്ചത്‌. തന്റെ സോഫ്റ്റ്വെയര്‍ സൃഷ്ടികളെ എം. 
ഐ.റ്റി പകര്‍പ്പവകാശത്തില്‍ കുടുക്കാതിരിക്കുവാനായിരുന്നു രാജി. 
സോഫ്റ്റ്വെയറുകള്‍ ‘ഓബ്ജക്ട്‌ കോഡായി' മാത്രം വിതരണം ചെ 
യ്യുന്നതും ആശാസ്യമല്ലെന്ന്‌ സ്റ്റാള്‍മാന്‍ വാദിച്ചു. എന്താണ്‌ സോഴ്‌സ്‌ 
കോഡ്‌, ഓബ്ജക്റ്റ്‌ കോഡ്‌ എന്ന്‌ ചെറുതായൊന്നു വിശദീകരിക്കാം. 
കമ്പ്യൂട്ടറിന്റെ ബാഹ്യഭാഷയായ പ്രോഗ്രാമിങ്‌ ഭാഷകള്‍ ഇംഗ്ലീഷി 
ന്റെ ഉപഗണമായതിനാല്‍ നമുക്ക്‌ കത്തുകളും ലേഖനങ്ങളും മറ്റും എഡി 
റ്റർ പ്രോഗ്രാമുകളുപയോഗിച്ച്‌ വായിക്കുന്നതുപോലെ ഇവയും വായി 
ക്കാവുന്നതാണ്‌. പ്രോഗ്രാമിങ്‌ ഭാഷയിലെഴുതിയ നിര്‍ദ്ദേശങ്ങളെ സോ 
ഴ്‌സ്‌ കോഡ്‌ എന്നു പരാമര്‍ശിക്കാറാണ്‌ പതിവ്‌. എന്നാല്‍ ആന്തരിക 
ഭാഷയായ മെഷിന്‍ ലാംഗ്വേജ്‌ നമുക്ക്‌ വായിക്കുവാന്‍ കഴിയുന്നതല്ല 
- (അക്ഷരങ്ങളായി കരുതി വായിക്കുവാന്‍ ശ്രമിച്ചാല്‍ അസംബന്ധമാ 
യി തോന്നും). 0,! എന്നിവയുടെ ശ്രേണിയില്‍ തീര്‍ക്കുന്ന കോഡ്ഭാഷ 
യാണ്‌ മെഷീന്‍ ലാംഗേജ്‌. സോഴ്‌സ്‌ കോഡും മെഷീന്‍ ലാംഗ്രേജ്കും 
തമ്മിലുള്ള ബന്ധവും വ്യത്യാസവും മനസ്സിലാക്കുവാന്‍ ഏതാനും ഉപ 
മകള്‍ പറയാം. ഒരു പാചകക്കുറിപ്പും അതുപയോഗിച്ചുണ്ടാക്കിയ പാ 
യസവും സങ്കല്പിക്കുക. പാചകക്കുറിപ്പ്‌ സോഴ്‌സ്‌ കോഡും പായസം 
ഓബ്ജുക്ട്‌ കോഡുമാണ്‌. പായസമാണ്‌ യഥാര്‍ത്ഥത്തില്‍ ഉപയോഗ 
പ്രദം. എന്നാലത്‌ വീണ്ടും ഉണ്ടാക്കണമെങ്കില്‍ പാചകക്കുറിപ്പ്‌ വേണം. 
അതിൽ മാറ്റങ്ങള്‍ വരുത്തണമെങ്കിലും പാചകക്കുറിപ്പ്‌ വേണം. മറ്റൊ 
രു ഉപമ: ഒരു ഫോട്ടോയും അതിന്റെ നെഗറ്റീവും സങ്കല്പിക്കുക. നെഗ 


റ്റീവില്‍ നിന്നാണ്‌ ഫോട്ടോ പ്രിന്റ്‌ എടുക്കുന്നത്‌. ഫോട്ടോയാണ്‌ യഥാര്‍ ) 


ത്ഥത്തില്‍ ഉപയോഗപ്രദം. എന്നാല്‍ അതുണ്ടാക്കാന്‍ നെഗറ്റീവ്‌ ആവ 
ശ്യമാണ്‌. മാത്രമല്ല തെളിച്ചം കൂട്ടിയോ, കുറച്ചോ, വലിപ്പം കൂട്ടിയോ 
കുറച്ചോ പ്രിന്റെടുക്കണമെങ്കില്‍ നെഗറ്റീവ്‌ കൈവശം വേണം. 
സോഫ്റ്റ്വെയറിന്റെ പാചകക്കുറിപ്പായ സോഴ്‌സ്‌ കോഡ്‌ നല്‍കാ 
തിരിക്കുന്നത്‌ പൂഴ്ത്തിവയ്പ്പിനു തുല്യമാണെന്ന്‌ അദ്ദേഹം വാദിച്ചു. 
പകര്‍പ്പവകാശം സംരക്ഷിക്കുവാന്‍ ( സോഫ്റ്റ്‌ വെയര്‍ പഠിച്ച്‌ പരിഷ്ക്ക 
രിക്കുന്നത്‌ തടയാന്‍) ആണ്‌ സോഴ്‌സ്‌ കോഡ്‌ നല്‍കാതിരിക്കുന്നത്‌. 
സോഫ്റ്റ്‌ വെയര്‍ വിജ്ഞാനമാണെന്നും അവ ഉല്ലന്നങ്ങളല്ലെന്നും അവ 
യില്‍ പകര്‍പ്പവകാശം ആരോപിക്കുന്നത്‌ നൈതികമല്ലെന്നും സ്റ്റാള്‍ 
മാന്‍ വാദിച്ചു. സോഫ്റ്റ്‌ വെയര്‍ വിപണിയിലെ “അത്യാഗ്രഹത്തിന്റെ 
ഉരുള്‍പൊട്ടല്‍” സമൂഹത്തിലെ വിജ്ഞാനത്തിന്റെ സുഗമമായ ഒഴുക്കി 
നെ ശ്വാസം മുട്ടിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്‌. 
എന്നാല്‍ പകര്‍പ്പവകാശത്തിന്റെ വക്താക്കള്‍ ചൂണ്ടിക്കാട്ടുന്നത്‌ നവ 
യുഗ സമ്പദ്വ്യവസ്ഥയുടെ ഇന്ധനം തന്നെ ബൌദ്ധിക സ്വത്തവകാശ 
മാണെന്നും അതിനുള്ള സംരക്ഷണം ഇല്ലാതാക്കുന്നത്‌ സമ്പദ്വ്യവസ്ഥ 
യുടെ വളര്‍ച്ചയെ പ്രതികൂലമായി ബാധിക്കും എന്നുമാണ്‌. സ്വന്തം പ്ര 
യത്നത്തിന്റെ ഫലമെന്ന നിലയില്‍ സ്വന്തമായി സ്വത്തു സമ്പാദിക്കു 
വാനുള്ള അവകാശത്തെ എതിര്‍ക്കുവാനുള്ള മാര്‍ക്‌സിയന്‍ സമീപന 
മാണെന്നും ഈ വിഭാഗം ചിന്തകര്‍ കരുതുന്നു. ഇതൊരു “റെഡ്‌ ബെ. 
യിറ്റിങ്‌ ആയി സ്റ്റാള്‍മാന്‍ അവഗണിക്കുന്നു. തുറന്ന സമൂഹങ്ങളെ 


ലയാളം ഓണപ്പതിപ്പ്‌ 


i 


[| 


പ്പോലെ കമ്പ്യൂട്ടര്‍ സംവിധാനങ്ങളും പരസ്പര വിശ്വാസത്തിലും 
താര്യതയിലും അധിഷ്ഠിതമായിരിക്കുക എന്നതാണ്‌ സ്റ്റാള്‍മാന്റെ സ്പ 
പനം. അദ്ദേഹം എം.ഐ.്റി.യിലെ കമ്പ്യൂട്ടര്‍ ശൃംഖലയിലെ യുസര ൭ 
ഡി.യും പാസ്വേഡും രഹസ്യമാക്കി വച്ചിരുന്നില്ല (രണ്ടും അട ആയി: 
രുന്നു). 1990-ല്‍ എം.ഐ.്റി. സൂരക്ഷാകാരണങ്ങളാല്‍ അദ്ദേഹത്തി 
ന്റെ കമ്പ്യൂട്ടര്‍ ശ്യംഖലാ അംഗത്വം പിന്‍വലിച്ചപ്പോള്‍ അദ്ദേഹം എ 
ഞ്ഞത്‌. ഒരു പൊലീസ്‌ രാജിനുകിഴില്‍ കഴിയുന്നതിനേക്കാള്‍ വല്ലുപ്പോ , 
ഴുമൊരു തെമ്മാടിയെ നേരിടേണ്ടിവരുന്നതുതന്നെ ഭേദം എന്നാണ്‌ 
1979-ല്‍ യുണിക്സ്‌ എന്ന ഓപ്പറേറ്റിങ്‌ സിസ്റ്റത്തിന്റെ കമ്പ 
റിന്റെ അടിസ്ഥാന സോഫ്റ്റ്വെയര്‍) വാണിജ്യവല്‍ക്കരണത്തോടെയ്യു 
ണ്‌ സ്വതന്ത്ര സോഫ്റ്റ്വെയര്‍ ചിന്താഗതി ഉടലെടുത്തതെന്നു പറയു, | 
റിച്ചാര്‍ഡ്‌ സ്റ്റാള്‍മാന്‍ സ്വതന്ത്ര സോഫ്റ്റ്വെയര്‍ ഫാണ്ടേഷന്‍ (എഫ്‌ 
എസ്‌.എഫ്‌.) എന്ന സംഘടന 1984 ഒക്ടോബറില്‍ സ്ഥാപിച്ച്‌ ഈച്ചി 
ന്താഗതിക്ക്‌ ഉത്തേജനം നല്‍കി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്‍ അന്റ്‌ 
ഏറെ പ്രചാരത്തിലുണ്ടായിരുന്നതും പിന്നീട്‌ വാണിജ്യവല്‍ക്കരിക്കം; 
ടടതുമായ യൂണിക്‌സിനു ബദലായി സമാനമായ സ്വതന്ത്ര സോഫ്റ്റല്ല 
യറായി ഗ്നു എന്ന ഓപ്പറേറ്റിങ്‌ സിസ്റ്റം അദ്ദേഹവും സഹപ്രവര്‍ത്തക 
രും കൂടി വികസിപ്പിക്കുകയുണ്ടായി, GNU is Not Unix എന്നാണ്‌ ; 
ദ്‌ ന്റെ സമ്പൂര്‍ണ്ണ രൂപം. യൂണിക്‌സുമായി സദൃശമാണെന്ന സൂചന | 
നല്‍കുന്നതിനൊപ്പം യൂണിക്‌സിനെ നിഷേധിക്കുക എന്നതാണ്‌ ചിന്തു 
ക്കുഴപ്പമുണ്ടാക്കുന്ന ഈ പേരിനു പിന്നില്‍. വ്‌ ന്റെ സമ്പൂര്‍ണ്ണ രു 
പത്തില്‍ ൨൮ എന്ന പദം വീണ്ടും പ്രതൃക്ഷപ്പെടുന്നത്‌ പ്രോഗ്രാമിങ്‌ 


| .ല്‍ യുണിക്സ്‌ ഓലൃഴന്നിങ്‌ സിസ്്ത്തി 


. 
കരകം 
. കകക 
കടക 


രംഗത്തെ റിക്കര്‍ഷന്‍' എന്ന ആശയത്തിന്റെ രസകരമായ ലി: 
കൂടിയാണ്‌. ഗ്നുവിന്റെ കേന്ദ്രഘടകം പൂര്‍ത്തിയാകാതെ vs 
ക്കുന്ന വേളയില്‍, ഫിനിഷ്‌ വിദ്യാര്‍ത്ഥിയായ ലിനസ്‌ ടോ വാ 
ളപ്പറേറ്റിങ്‌ സിസ്റ്റത്തിന്റെ കേന്ദ്രഘടകമായ 'കേര്‍ണല്‍ we 
പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ടോര്‍വാള്‍ഡ്സിന്റെയും സഹ്ര ന 
കരുടെയും സഹകരണഫലമായി 1994-ല്‍ ലിനസിന്റെ ല്‍ 
ത്ഥം “ലിനക്‌സ്‌ എന്നു നാമകരണം ചെയ്യപ്പെട്ട ബദല്‍ ല്‌ 
സിസ്റ്റം ഇനിക്കുകയുണ്ടായി. ഗ്നുവിന്റെ ലാ 
നിര്‍വ്വഹിച്ചതെന്നതിനാല്‍ ഓപ്പറേറ്റിങ്‌ സിസ്റ്റത്തിനെ vs 
എന്നും പരാമര്‍ശിക്കാറുണ്ട്‌. (റിച്ചാര്‍ഡ്‌ സ്റ്റാള്‍മാന്‍ ക 
' കുന്നു). 1994-ല്‍ ഗ്നു/ലിനക്‌സിന്‌ ഒരുലക്ഷം To കന 
യിരുന്നു. ഇന്നത്‌ ഒരു കോടിയലധികമായി വളര്‍ന്നിര 
പറയുമ്പോള്‍ത്തന്നെ ലിനക്സിന്റെ വര്‍ദ്ധിച്ചുവരുന്ന പ്ര 


ക്തമാകുമല്ലോ. 


സോഫ്റ്റ്വെയര്‍ പേറ്റന്റ്‌ . 
ഇന്ത്യന്‍ നിയമങ്ങള്‍ പ്രകാരം സോഫ്റ്റ്വെയര്‍ രംഗത്ത്‌ പററ 


ആഗസ്ററ്‌ 20044 194 


നി 

പകര 
നി 

നകി 


നറ വാണിജ്യവല്‍ക്കരണത്തോടെയാണ്‌ സ്വത്തരസോ 


0 ററ്വെയര്‍ ഫറ 

| * സാര്‍മാന്‍ സ്വതന്ത്ര സോഫ്ററ്വെയര്‍ ഫഃ 

ee ചിന്താതി ഉടലെടുത്തത്‌. റിച്ചാര്‍ഡ്‌ സ്ത ee ete 
ലവള്‍ മിതാ ഒക്ടോബറില്‍ സ്ഥാപിച്ച്‌ ഈ ചിന്താഗതിക്ക്‌ ഉത്തേജനം 


ിയമദേദഗ 
ല്‍ക്കരണത്തിന്റെ സമ്മര്‍ദ്ദത്തില്‍ അത്തരം ന 
Se എ ഞ്ഞമാസം കേരളത്തില്‍ സന്ദര്‍ശനം 
നടത്തിയ വേളയില്‍ സോഫ്റ്റ്വെയര്‍ പേറ്റന്റുകളുടെ es 
ക്കുറിച്ച്‌ സ്റ്റാള്‍മാന്‍ പ്രഭാഷണം നടത്തുകയുണ്ടായി. ss 
കഥ അക്ഷരംപ്രതി അതുപോലെ നമ്മുടെ സ്വന്തം ബുദ്ധിയില്‍ ഉദ്‌ 
ച്ചാല്‍ അത്‌ തെളിയിക്കാന്‍ കഴിഞ്ഞാല്‍ ടി 
പണത്തില്‍ നിന്ന്‌ ഒഴിവാകാം. എന്നാല്‍ പ്റ്റന്റുകള്‍ക്ക്‌ ളള കു 
സംവിധാനം നിലവിലില്ല. അതായത്‌ പേറ്റന്റ്‌ നല്‍കിയ pase i 
നമ്മുടെ സ്വന്തം ബുദ്ധിയിലുദിച്ച്‌ നാം ഉപയോഗിച്ചതായി തെളിയിക്ക 
കഴിഞ്ഞാലും പേറ്റന്റ്‌ ലംഘന നിയമം നമ്മെ വെറുതെ ie ve 
്‌ ള്‍ വര്‍ഷം തോറും നല്‍കി വരു 
രിക്കയില്‍ നൂറുകണക്കിന്‌ പേറ്റന്റുക 
ന്നു പ്രായോഗികമായി പേറ്റന്റുകള്‍ Se Se 
്‌ ം സോഫ്റ്റ്വെയര്‍ ഉണ്ടാ 
കണ്ടുപിടിക്കുന്നത്‌ പലപ്പോഴു ates 
പവര്‍ത്തിയായി മാറും. മ 
മോ അതിനെക്കാളുമോ ചെലവുള്ള 
ളില്‍ പെടുത്ത 
ന്ന ചെറുകിട കമ്പനികളെ പേറ്റന്റ്‌ കേസു 
i ee പ്രശ്നപരിഹാരത്തിനുള്ള യുക്തിക്ര 
വ അല്‍ഗോരിതങ്ങളാണ്‌ അമേരിക്കയില്‍ പേറ്റന്റ്‌ ചെയ്യുവാന്‍ 


സാധിക്കുന്നത്‌. നമ്മുടെ യുക്തി ചിന്തയ്ക്കു മുകളില്‍ വാണിജ്യ പ്രോ 


ല്ല. ആ ൫ 
തികള്‍ വന്നുകൂടായ്കയില്ല. കഴി 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 ൭ 195 


സാഹനത്തിനായി കുത്തക നല്‍കുന്ന ഈ രീതി മറ്റ്‌ രംഗങ്ങളിലേ 
യ്ക്ക്‌ വ്യാപിപ്പിക്കുന്ന അവസ്ഥ ഒന്നാലോചിച്ചു നോക്കു. ഒരു മന്ത്രി 
സഭയെ മറിച്ചിടാന്‍ പ്രയോഗിക്കുന്ന കൂര്‍മ്മ ബുദ്ധി പേറ്റന്റു ചെയ്യാന്‍ 
നിയമം അന്റവദിച്ചാലോ? രാഗങ്ങളുടെ വിസ്താരുകമമോ, നൃത്തത്തി 
ലെ മുദകളോ ഭാവിയില്‍ ജനിതക മൌാലികതകളോ പേറ്റന്റ്‌ ചെയ്താല്‍ 
എന്തായിരിക്കും സ്ഥിതി? അടുത്തുയിടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു പേ 
ന്റ്‌ പ്രഗ്നുമാണ്‌ സംഗീത രംഗത്ത്‌ ഏറെ പ്രചാരം നേടിയിട്ടുള്ള MP3 
സംബന്ധമായ പ്രശ്നം. സംഗീത ഫയലുകള്‍ വലിപ്പം ചുരുക്കി ശേഖരി 
ക്കുവാനുള്ള ഒരു അല്‍ഗോരിതമാണ്‌ 1,103 യ്ക്ക്‌ പിന്നിലെ ശക്തി. 
MP3 ആഗോളതലത്തില്‍ പ്രചരിക്കുകയും MP3 പ്ളെയറുകള്‍ ഏറെ 
പ്രചാരത്തില്‍ വരികയും ചെയ്തിരിക്കുന്ന ഈ വേളയില്‍ MP3 പേറ്റന്റ്‌ 
അവകാശികള്‍ പുതിയൊരു നിബന്ധന കൊണ്ടുവന്നിരിക്കുന്നു. MP3 
ഫോര്‍മാറ്റില്‍ പാട്ടുകള്‍ റിക്കാര്‍ഡ്‌ ചെയ്ത്‌ വില്‍ക്കുകയാണെങ്കില്‍ ഒരു 
ശതമാനം റോയല്‍റ്റി അവര്‍ക്ക്‌ നല്‍കണ്മത്രേ. !,03യ്ക്ക്‌ ബദലായി 
ലിനക്‌സ്‌ പ്ലാറ്റ്‌ ഫോമില്‍ പ്രവര്‍ത്തിക്കുന്ന 000 ഫോര്‍മാറ്റ്‌ ഈ പശ്ചാ 
ത്തലത്തില്‍ ശ്രദ്ധേയമാണ്‌. എന്നാല്‍ MP?യുടെ നിലവിലുള്ള പ്രചാ 
രം ഒരു മാറ്റത്തെ അത്ര എളുപ്പമാക്കില്ല. 
പേറ്റന്റുകളുടെ ഒരു പ്രത്യേകത അവ ഉപയോഗിക്കാതെ തന്നെ 

കയ്യാളാം എന്നുള്ളതാണ്‌. ട്രെയിനില്‍ യാത്ര ചെയ്യാതെ ചട്ടമ്പികള്‍ തു 
വ്യാല വിരിച്ച്‌ സീറ്റ്‌ കയ്യടക്കി പണം വാങ്ങി സീറ്റ്‌ ഒഴിഞ്ഞു നല്‍കുന്ന 
തുപോലെ. എന്തായാലും സോഫ്റ്റ്വെയര്‍ പേറ്റന്റുകള്‍ നമ്മുടെ നാ 

ട്ടില്‍ തല്‍ക്കാലം നിലവിലില്ലാത്തതുകാരണം നമുക്ക്‌ തെല്ലൊന്നാശ്വ 

സിക്കാം. നമ്മുടെ നാട്ടിലെ ഏറെ പ്രശസ്തമായ ഒരു പേറ്റന്റ്‌ ഈ അവ 

സരത്തില്‍ പരാമര്‍ശിക്കട്ടെ. വഴിയോരങ്ങളില്‍ കാണുന്ന, മുകളിലേ 

യ്ക്ക്‌ വലിച്ചുപിടിച്ചു നിര്‍ത്തിയാല്‍ മാത്രം വെള്ളം കിട്ടുന്ന 'ജയ്സണ്‍ 

ടാപ്പുകള്‍'- ഇവ തിരുവനന്തപുരത്തുകാരനായ വ്യക്തിയുടെ ബുദ്ധി 

യിലുദിക്കുകയും അതിന്‌ പേറ്റന്റ്‌ ലഭിക്കുകയും ചെയ്തതാണ്‌. തയ്യല്‍ 

സൂചിയും സേഫ്റ്റിപിന്നുമൊക്കെ പേറ്റന്റുകളാല്‍ സംരക്ഷിക്കപ്പെട്ടി 
രുന്നു എന്നതും സൂചിപ്പിച്ചുകൊള്ളട്ടെ. 


സ്വാതന്ത്ര്രത്തിന്റെ പഞ്ചപ്രമാണങ്ങള്‍ 


“ഗ്രീ” എന്നാല്‍ സജുന്യമെന്നല്ല, സ്വതന്ത്രം എന്നത്രേ. (മലയാ 
ഉത്തില്‍ ചിന്താക്കുഴപ്പമില്ലെങ്കിലും ഇംഗ്ലീഷിലെ “ഫ്രീ' ചിന്താക്കുഴപ്പമു 
ഞാക്കുന്നു) സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ ഉപയോക്താക്കള്‍ക്ക്‌ അഞ്ച്‌ 
സ്വാതന്ത്യങ്ങള്‍ ഉണ്ടായിരിക്കും. അവയെ സോഫ്റ്റ്‌ വെയര്‍ സ്വാത 
ന്ത്രത്തിന്റെ പഞ്ചപ്രമാണങ്ങള്‍ എന്നു പറയാം. 


മായി വൈദഗ്ദ്ധ്യമില്ലാത്ത ഉപയോക്താവിന്‌ ഈ സ്വാതന്ത്രം 
സക്തമെങ്കിലും പരമപ്രധാനമായ സ്വാതന്ത്യമാണിത്‌. (ഇതേക്കുപ്പു 
പിന്നീട്‌ പരാമര്‍ശിക്കാം) 

3, പകര്‍ത്തുവാനുള്ള സ്വാതന്ത്യം: യാഥാസ്ഥിതിക 
ശത്തെ നിഷേധിക്കുന്ന ഈ സ്വാതന്ത്യം, സോഫ്റ്റ്വെയര്‍ ഇഷ്ട 
സരണം പകര്‍ത്തുവാനുള്ള സ്വാതന്ത്രം ഉപയോക്താവിന്‌ നല്‍കുന്ന 

4. പരിഷ്കരിക്കുവാനുള്ള സ്വാതന്ത്യം: നാം വാങ്ങിയ സേ 
ഫ്റ്റ്വെയര്‍ നമ്മുടെ ഇഷ്ടാനുസരണം പരിഷ്ക്കരിക്കുവാനുള്ള സ്മ 
തന്ത്രം. സോഫ്റ്റ്വെയറുകളുടെ നവീകരണത്തിനും മേച്ചപ്പെടുത്തളൂ 
നും സ്വന്തം ആവശ്യങ്ങള്‍ക്കുവേണ്ടി പുനര്‍ക്രമീകരിക്കുന്നതിനും ഈ 
സ്വാതന്ത്രം അത്യന്താപേക്ഷിതമാണ്‌. “സോഴ്‌സ്‌ കോഡ്‌ ലഭ്യമുണണ 
ക്കില്‍ മാത്രമേ ഈ സ്വാതന്ത്യം പരിരക്ഷിക്കാനാകൂ. 


1) 


(നാല്‌ സ്വാത്ന്ത്രങ്ങളാണ്‌ സാധാരണയായി പറയാറ്‌ - freedom0, 
freedom 1. freedomo, freedom 4 എന്നിങ്ങനെ. പരിഷ്കരിക്കുക. പു 
നര്‍വിതരണം ചെയ്യുക എന്നിവ സംയോജിപ്പിച്ച്‌ ആണ്‌ നന സാ 
ധാരണ പരാമര്‍ശിക്കാറ്‌.) 

1. പ്രവര്‍ത്തിപ്പിക്കുവാനുള്ള സ്വാതന്ത്രം: നാം വാങ്ങിയ സോ 
ഫ്റ്റ്വെയര്‍ ഏതുരീതിയിലും പ്രവര്‍ത്തിപ്പിക്കുവാനുള്ള സ്വാതന്ത്യമാ 
ണ്‌ ഇതുകൊണ്ടുദ്ദേശിക്കുന്നത്‌. സാദ്ധ്യമായ ഏതു സംവിധാനത്തിലും, 
കമ്പ്യൂട്ടര്‍ ശൃംഖലയിലൂടെയും മറ്റേതുരീതിയിലും സോഫ്റ്റ്‌ വെയര്‍ 'റണ്‍' 
ചെയ്യുവാന്‍ ഈ സ്വാതന്ത്രം ഉപയോക്താവിന്‌ അധികാരം നല്‍കു 
ന്നു. 

2. പഠിക്കുവാനുള്ള സ്വാതന്ത്യം: നാം വാങ്ങിയ സോഫ്റ്റ്വെയറി 
ന്റെ പ്രവര്‍ത്തനരീതി മനസ്സിലാക്കുക എന്നതും അതിനുവേണ്ട പരി 
ശോധന നടത്തുവാന്‍ ഉതകുന്ന വിവരങ്ങള്‍ ലഭ്യമായിരിക്കുക എന്ന 

തും നമ്മുടെ അവകാശമാണ്‌. സോഫ്റ്റ്വെയര്‍ പരിഷ്ക്കരിക്കുവാനുള്ള 
സ്വാതന്ത്യം അത്യന്താപേക്ഷിതമാണ്‌. ഇതിനായി സോഫ്റ്റ്വെയറിന്റെ 
“സോഴ്‌സ്‌ കോഡ്‌ ഉപയോക്താവിന്‌ ലഭ്യമായിരിക്കണം. സാങ്കേതിക 


5. പുനര്‍വിതരണം ചെയ്യുവാനുള്ള സ്വാതന്ത്രം: സോഫ്റ്റ്‌ വ്ര 
റില്‍ പരിഷ്കാരങ്ങള്‍ വരുത്തിയ ശേഷമോ അല്ലാതെയോ അത്‌ ന 
ബാധം പുനര്‍വിതരണം ചെയ്യുവാനുള്ള അവകാശമാണ്‌ ഈ സ്വുമ 
ന്ത്രം വിഭാവനം ചെയ്യുന്നത്‌. . 

മുകളില്‍ നിര്‍വചിച്ച അഞ്ച്‌ സ്വാതന്ത്യങ്ങളും സംരക്ഷിക്കുവാനു 
യി സോഫ്റ്റ്വെയറുകള്‍ക്ക്‌ പകര്‍പ്പവകാശത്തിനു പകരമായി പകര്‍ 
പ്പ്‌ ഉപേക്ഷ (ഠാ 10) എന്ന ആശയം ഫ്രീ സോഫ്റ്റ്‌ വെയര്‍ ഫാ 
ണ്ടേഷന്‍ നിര്‍ദ്ദേശിച്ചിട്ടുണ്ട്‌. ഗ്നു ജനറല്‍ പബ്ലിക്‌ ലൈസന്‍സ്‌ രി. 
പി.എല്‍) എന്ന സോഫ്റ്റ്വെയര്‍ വിതരണനിയമമാണ്‌ പകര്‍പ്പ്‌ 
ഉപേക്ഷ നടപ്പിലാക്കുവാന്‍ ഉപയോഗിക്കുന്നത്‌. സാധാരണ 
വകാശ പ്രസ്താവനയില്‍ “എല്ലാ അവകാശങ്ങളും ലേഖകനില്‍ നിക്ഷി 
പ്തമായിരിക്കുന്നു, പരിഷ്കരിക്കുവാനോ. പ്രദര്‍ശിപ്പിക്കുവാനോ, വി 
തരണം ചെയ്യുവാനോ പാടുള്ളതല്ല” എന്നു കാണുമ്പോള്‍ ജി.പി.എല്‍. 
വഴി പകര്‍പ്പ്‌ ഉപേക്ഷ നടത്തുന്നത്‌ ഇങ്ങനെയാണ്‌. 'ഈ സോഫ്ട്‌ 
വെയര്‍ പകര്‍ത്തുകയോ പരിഷ്കരിക്കുകയോ വിതരണം ചെയ്യുകയേ 
ആകാം. വിതരണം ചെയ്യുന്നത്‌ ഇതേ വ്യവസ്ഥകളോടെ ആകണമെന്നു 
മാത്രം ഫ്രീ സോഫ്റ്റ്വെയര്‍ വിതരണം ചെയ്യുമ്പോള്‍ ആരെങ്കിലും 
അതില്‍ മാറ്റങ്ങള്‍ വരുത്തി പകര്‍പ്പവകാശ സോഫ്റ്റ്വെയറായി മാ 
റ്റാതിരിക്കുവാനുള്ള തന്ത്രം കൂടി ജി.പി.എല്‍. ഉള്‍ക്കൊള്ളുന്നു. നിയമ 
പരമായ, ജി.പി.എല്‍. സോഫ്റ്റ്‌വെയറിലും പകര്‍പ്പവകാശം നിലകൊ 
ള്ളുന്നുണ്ട. ലൈസന്‍സ്‌ വ്യവസ്ഥകള്‍ ലംഘിച്ചാല്‍ (പഞ്ച സ്വാതന്ത്യ 

ങ്ങള്‍ ഉപഭോക്താവിന്‌ നല്‍കിയില്ലെങ്കില്‍) പകര്‍പ്പവകാശ നിയമം 
അടിസ്ഥാനമാക്കിത്തന്നെ ജി.പി.എല്‍. സോഫ്റ്റ്വെയറുകള്‍ നിര്‍മ്മ 
താക്കള്‍ക്ക്‌ നടപടികള്‍ എടുക്കാവുന്നതാണ്‌. അതുകൊണ്ടാണ്‌ സ്വ 
ത്രന്ത സ്ധേഫ്റ്റ്വെയറിലും പകര്‍പ്പവകാശ ചിഹ്നം (൦ പ്രതൃക്ഷപ്പെടു 
ന്നത്‌. അതായത്‌, വാണിജ്യകുത്തകുകള്‍ സാമൂഹിക വിരുദ്ധമായി ദു 
രുപയോഗം ചെയ്യുന്ന അതേ നിയമങ്ങള്‍ തന്നെ സോഫ്റ്റ്വെയര്‍ സ്ഥ 
തന്ത്രം സംരക്ഷിക്കാന്‍ വിദഗ്ദ്ധമായി ഉപയോഗിക്കുന്ന രീതിയാണ്‌ ളി. 
പി.എല്‍. സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളുടെ സാമൂഹിക മികവ്‌ ഇതിൽ 
നിന്നുതന്നെ വ്യക്തമാകുമല്ലോ. 

സ്വതന്ത്ര സോഫ്റ്റ്‌ വെയര്‍ ആശയം വിശാലാര്‍ത്ഥത്തില്‍ ഉള്‍ക്കൊ 
'ണ്ടുതന്നെ ഇംഗ്ലീഷിലെ “ഫ്രീ' എന്ന വാക്കിലെ ചിന്താക്കുഴപ്പം ഒഴിവാ 
ക്കാനും ഈ വാക്കിന്‌ ആഗോള വാണിജ്യരംഗത്തുള്ള അസ്വീകാര്യത 
പരിഗണിച്ചുമാണ്‌ 'ഓപ്പന്‍ സോഴ്‌സ്‌ സോഫ്റ്റ്‌ വെയര്‍” എന്ന പ്രയോ 
ഗവും സമീപനവും നിലവിലുള്ളത്‌. എന്നാല്‍ സ്വതന്ത്ര സോഫ്റ്റ്‌ വെയര്‍ 
പ്രസ്ഥാനവുമായി കൂടുതല്‍ വിഷയങ്ങളില്‍ വ്യത്യസ്ത സമീപനങ്ങളും 
നിലപാടുകളും ഓപ്പണ്‍സോഴ്‌സ്‌ അനുഭാവികള്‍ പ്രകടിപ്പിച്ചുവരുന്നു 
ണ്ട്‌. 

ഗ്നു/ലിനക്സ്‌ മാത്രമല്ല, ഒട്ടനേകം സ്വതുന്ത സോഫ്റ്റ്‌ വെയറുകള്‍ 
ഇന്ന്‌ പ്രചാരത്തിലുണ്ട്‌. ന്രു/ലിനക്‌സിന്റെ സന്തതസഹചാരികളായ 
ഇ-മാക്‌സ്‌ (ടെക്സ്റ്റ്‌ എഡിറ്റര്‍), ജി.സി.സി. (സി-പ്രോഗ്രാമിങ്‌ ഭാഷാ 


ഷും ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004൦ 196 


ക്കുള്ള സംവിധാനം), ഗ്നുപ്ളോട്ട്‌ ഗ്രാഫുകള്‍ പ്രദര്‍ശിപ്പി | 

ള്ള സോഫ്റ്റ്വെയര്‍) എന്നിവയ്ക്ക്‌ പുറമെ അപ്പാഷേ സെര്‍ 
വെബ്‌ സൈറ്റുകള്‍ വിന്യസിക്കാനുള്ള സോഫ്റ്റ്വെയര്‍) ബയന്റ്‌ 
ഇന്റര്‍നെറ്റിലെ വിവിധ കമ്പ്യൂട്ടറുകളുടെ സ്ഥാനം സൂചിപ്പിക്കുന്ന 

! നെയിം സര്‍വര്‍) പേള്‍. പൈത്തേണ്‍ പ്രോഗ്രാമിങ്‌ ഭാഷ 
കള്‍. ഓപ്പണ്‍ ഓഫീസ്‌ (മൈക്രോ സോഫ്റ്റ്‌ ഓഫീസിന്‌ സമാനം), 
ശ്‌ ശാസ്ത്ര സംബന്ധിയായ സാഹിത്യം ഡി.റ്റി.പി. ചെയ്യുവാനുള്ള 
സംവിധാനം). ഒമേഗ (ടെക്പോലെ, എന്നാല്‍ ബഹുഭാഷാശേഷിയുള്ള 
സാഫ്ട്വെയര്‍ എന്നുതുടങ്ങി എണ്ണമ്റതും മികവുറ്റതുമായ സോഫ്റ്റ്‌ 


വയറുകള്‍ പ്രചാരത്തില്‍ വന്നുകൊണ്ടേയിരിക്കുന്നു. 


സ്വതന്ത്ര സോഫ്റ്റ്വെയര്‍ മികവുകള്‍ 
oes ETT TST TT PTF 


ക്തിപരമായ കാര്യങ്ങള്‍ക്കും ഈദ്യോഗിക/വാണിജുയ/വ്യവസാ 
തൃഭരണകാര്യങ്ങള്‍ക്കും സ്വതന്ത്ര സോഫ്റ്റ്വെയര്‍ ഉപയോഗിക്കുന്ന 
മിന്‌ വിഭിന്ന കാരണങ്ങളാണുള്ളത്‌. എങ്കിലും പൊതുവായ മൂന്ന്‌ സോ 
Net മികവുകള്‍ നമുക്ക്‌ കാണാം. 
| സാമ്പത്തിക മികവ്‌: സ്വതന്ത്ര സോഫ്റ്റ്‌ വെയറുകള്‍ എപ്പോഴും 
സജുന്യമായിക്കൊള്ളണമെന്നില്ല എങ്കിലും അവയിലെ സോഫ്റ്റ്‌ 
വെയര്‍ സ്വാതന്ത്യം വിപണിയെ സ്വാധീനിക്കുന്നതിനാല്‍ സ്വതന്ത്ര സോ 
ഫ്റ്റ്വെയര്‍ ഉല്പന്നങ്ങള്‍ കുറഞ്ഞവിലയ്ക്കോ സജുന്യമായിത്തന്നെ 
യോ ലഭ്യമാണ്‌. മാത്രവുമല്ല, പകര്‍ത്തുവാനുള്ള സ്വാതന്ത്യം ഉള്ളതി 
നാൽ വന്‍ കമ്പ്യൂട്ടര്‍ സംവിധാനങ്ങളില്‍ ( ഉദാ- ഇ-ഗവേര്‍ണന്‍സ്‌ 
റ സാമ്പത്തിക നേടും കൈവരുത്തുവാന്‍ സാധിയ്ക്കും. സോ 
ഫ്റ്വെയര്‍ മെയിന്റനന്‍സ്‌ ചെലവ്‌ ഏറെയായതിനാല്‍ ഈ സജു 
ന്യം കൊണ്ട്‌ ഗുണമില്ലെന്നാണ്‌ എതിര്‍വാദം. മൊത്തച്ചെലവ്‌ (ടോട്ടല്‍ 
കോസ്റ്റ്‌ ഓഫ്‌ ഓണര്‍ഷിപ്പ്‌) അടിസ്ഥാനത്തില്‍ വേണം സോഫ്റ്റ്വെയര്‍ 
രിരഞ്ഞെടുക്കേണ്ടതെന്നും ഈ അടിസ്ഥാനത്തില്‍ സ്വതന്ത്ര സോഫ്റ്റ 
വെയര്‍ ചെലവേറിയതാണെന്നുമാണ്‌ ഈ വാദമുയര്‍ത്തുന്നവര്‍ പറ 
യുന്നത്‌. ഇത്‌ പൂര്‍ണ്ണമായി ശരിയല്ലെന്നു മാത്രമല്ല, സ്വതന്ത്ര സോ 
ഫ്റ്റ്വെയര്‍ വിന്യാസം കൂടുതല്‍ പ്രചാരത്തില്‍ വരുന്നതോടെ വിപണി 
നിയമങ്ങള്‍ മത്സരക്ഷമമായ മെയിന്റനന്‍സ്‌ സേവനം നിലവില്‍ വരു 
ത്തും എന്നും അനുമാനിക്കണം. ഒരു സന്നദ്ധ സംഘടന ഒരു Ts 
ഇനം സനജുന്യ കാറുകള്‍ വിതരണം ചെയ്യുന്നു എന്ന കരുതുക. കാറി 
ലെ അറ്റകുറ്റപ്പണികള്‍ തല്‍ക്കാലം ഡല്‍ഹിയില്‍ മാത്രമേ ഉള്ളു Le 
കരുതുക. ഈ കാറിന്റെ ടോട്ടല്‍ കോസ്റ്റ ഓഫ ഓണര്‍ഷിപ്പ്‌ ച്‌ 
യിരിക്കും. എന്നാല്‍ ഏറെപ്പേര്‍ കേരളത്തില്‍ ഈ കാര്‍ വാങ്ങ്‌ 
ഈ കാറിന്റെ പണി ഏറ്റെടുക്കാന്‍ വര്‍ക്ക്ഷോപ്പുകള്‍ പ്രതുക്ഷപ്പെടു 
Va 
ലു ൽ കമ്പ്യൂട്ടര്‍ ഉപയോഗിക്കുന്നവര്‍ ശ്രദ്ധിക്കുക - ഓഫീ 
സ്‌ പാക്കേജ്കൂടി ലൈസന്‍സോടെ വാങ്ങിച്ചാല്‍ ലം 
റിന്റെ വില മുപ്പതുശതമാനം വരെ വര്‍ദ്ധിച്ചേക്കാം. ന 
ക്സില്‍ ഓപ്പണ്‍ ഓഫീസോടുകൂടി വാങ്ങുകയോ, വിന്‍ഡോ 


ഓപ്പണ്‍ ഓഫീസോടെ വാങ്ങുകയോ ചെയ്താൽ ഈ അധികച്ചെലവ 


ഒഴിവാക്കാം. മൈക്രോ സോഫ്റ്റ്‌ ഓഫീസിലെ രേഖകള്‍ രം 
ന്ന്‌ പ്രവര്‍ത്തിപ്പിക്കാം. (മൈക്രോ സോഫ്റ്റ്‌ അകസസ വ ൽ 
ക്രോസോഫ്റ്റ്‌ ഓഫീസിന്റെ സംവിധാനങ്ങള്‍ സമ്പൂര്‍ണ്ണമായ 
സില്‍ നിലവിലുണ്ടെന്ന്‌ തല്‍ക്കാലം പറയാന്‍ നിവൃത്തിയില്ല. 

2. സാങ്കേതിക മികവ്‌: ഇന്നുള്ള പ്രമുഖ സ്ന സ 
കള്‍ പ്രത്യേകിച്ച്‌ ഗ്നു/ലിനക്സ്‌ ഓപ്പറേറ്റിങ്‌ സിസ്റ്റം, അപ്പാപ്പേ ee 
൮. ജി.സി.സി. എന്നിവയൊക്കെത്തന്നെ സമാനമായ പകര്‍പ്പവ. 
സോഫ്റ്വെയറുകളെക്കാള്‍ സാങ്കേതിക മികവുള്ളതാണെന്ന്‌ പരക്കെ 
അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. 


സോഴ്‌സ്‌കോഡ്‌ രഹസ്യമായി വച്ചാണ്‌ 


നവീ 


പകര്‍പ്പവകാശ സോഹ്രവൈരറകള്‍ അവി ന ക 
നങ്ങള്‍ “ശക്തമാക്കുന്നത്‌ എന്നാല്‍ നത നോഫരവേത കള, 
ടെ സോഴ്‌സ്‌ കോഡ്‌ പരസ്മാരതിനാല്‍ ആരി കോടങ് ലോ 


കമെമ്പാടുമുള്ള സോഹാവൌര്‍ വിവ ഹട ല്‍ 
ഫലമായി പരിഹരികപെടകയ്‌- പെയ്യുന്ന സന പര 
സാങ്കേതിക മികവിനെ കാരണം ഉത്‌ നെയാണ്‌ ൦% ഗം നത്തി 


ലെ മാത്രം വിദഗ്ധരടെ ബൈഗ്ദ്യം പകര്‍പ്പവകാശ സോംഗ്‌ വെയ 


റില്‍ നിഴലീക്കുമ്പോള്‍ ലോകമോ മുള സന റേ ഹാ 

പ്രവര്‍ത്തകരുടെ വൈ ഗ്ധത്തിലാണ്‌ സത സ്‌ ന്‌ നക്‌ 
% + 

മികവാര്‍ത്ജിക്കുന്നത്‌ 


സോഴ്‌സ്‌ കോഡ്‌ ലഭ്യമാകുന്നത്‌ സാധാരണ ഇവ്‌ ള്‍ക്ക്‌ പസ 
ക്രമല്ല എന്നൊരു വാദ്മണ് ഒര; വൃക്തി സോസ കോഡ നരിട്ടു 
മാറ്റം വരുത്തുന്നുവോ എന്ന ള്ള പും സോസ കാസ കി 
യിരുന്നാല്‍ സമൂഹത്തിന്റെ ആവഗ്രമനസിച്ച്‌ ന പജതിക വീ Dh 
ക്ക്‌ മാറ്റങ്ങള്‍ വരുത്തുവാന്‍ കഴിയും എന്നത്‌ പരോക്ഷമായി വയക്തി 
കളെ ബാധിക്കുന്ന കാര്യമാണ്‌ വിന്‍ഡോസിന്‌ മതാ രിച്ച്‌ ഉണ്ടാ 
ക്കാന്‍ ബില്‍ഗേറ്റ്‌ കനിയേണ്ടീവരുന്നത; തന്നെയാണ ഹരണ: ലി 
നക്‌സിന്റെ മലയാളം പതിപ്പ്‌ കേരളത്തില്‍ ഒന്നിലധീക സ്ഥാപനങ്ങള്‍ 
തയ്യാറാക്കി വരുന്നത്‌ ഇതുമായി താരതമ്യപ്പെടുത്ത കു മാനഎര്യാര 
യായി ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം പൌരന്മാര്‍ക്ക്‌ മന;ഷ്യാവകാള്‍ 
നിയമങ്ങള്‍കൊണ്ട്‌ ഒരു നേടുവുമില്ല' എന്നു പറയുന്നത്പോലെ ബാ 
ലിശമാണ്‌ സോഴ്‌സ്‌ കോഡിന്റെ ലഭ്യതകൊണ്ട്‌ സാധാരണക്കാര്‍ക്ക്‌ 

I പറയുന്നത്‌ 

കഹാ പഴയ ധാരണകള്‍ വെച്ചുപലര്‍ത്തു 
ന്നവര്‍ ഗ്നു/ലിനക്‌സിന്‌ ജനകീയ ഓപ്പഹ്റിങ്‌ സിസ്റ്റം ആകുവാന്‍ ഇന്‍ 
ഫേസിന്‌ ഒരു വലിയ പരിമിതിയുണെന്നും കന്യയൂട്ടറിന്‌ യി 
നിര്‍ദ്ദേശങ്ങള്‍ ഓര്‍മ്മിഫ്ുവെച്ച്‌ ടൈപ്പ്‌ പെയ്തുകൊടുക്കണമെന്നും ഇതി 
ന്‌ നല്ല പരിചയവും വൈദഗ്ദ്്യവും വേണമെന്ന; പെനേകതാറ വന 
എളുപ്പത്തില്‍ കൈകാര്യം ചെയ്യാവുന്ന പിത്രങ്ങളോടുകൂടിയ ഒര ഇന്റ 
ഫേസിന്റെ അഭാവം യുണിക്‌സിന്റെ ഏറ്റവു. വലിയ ന്യൂനത . 
ന്നും മറ്റും ഇക്കുട്ടര്‍ പറഞ്ഞുകാണുന്ന; മിനി കമ്പ്രടനകളിത്‌ ൨ 
ത്തിച്ചുവന്ന യുണിക്സ്‌ സംവിധാനങ്ങള്‍ 19% കളില്‍ത്തന്നെ വിന്‍ 
ഡോസ്‌ സമാന ഇ്റര്‍ഹേസായ എക്‌സ്‌- വിന്‍ഡോസ്‌ മി 
യിരുന്നു. ലിനക്‌സിന്‌ ഇന്ന്‌ അനേകം സപിത ഇന്‍ര്‍ഫേ സ്കള്‍ നില 
വിലുണ്ട്‌ (ഗ്നോം, കെ.ഡി.ഇ) തുടങ്ങിയവ ഇവ വിന്‍ഡോസിന്റെ പ്പ 
വര്‍ത്തനത്തിന്‌ ഏറെ സമാനമായ രീതിയിലാണ്‌ ൨ വര്‍ത്തിക്കുക എന്നത്‌ 
മിനിട്ടുകള്‍ക്കകം അര്‍ക്കും പരീക്ഷിച്ചറിയാം വിന്‍ഡോസ്‌ ലിനക്‌സ്‌ 
ഡസ്ക്ക്‌ ടു അരതമ്യം ഇതു മനസ്സിലാക്കാന്‍ സഹായിക്കു 

വിന്‍ഡോസിന്റെ ഒരു പതിപ്പില്‍ നിന്നു മറ്റൊന്നിലേയക്ക്‌ മ 
മിനക്കേടേ വിന്‍ഡോസില്‍നിന്ന്‌ ലിനകസിലേനക്ക മാറുന്നതിനുള്ള 
(കൈ പോക്കറ്റിലിട്ടു ശേഷം വിലയിരുത്തിയാല്‍ ഒരും ക്ഷേ. നം 
സിനേക്കാള്‍ ഏറെ മെച്ചമാണ്‌ ലിനക്‌സ്‌ എന്ന്‌ പെട്ടെന്ന്‌ മനസ്സിലാ 
ടം ടു ll ില്ലാത്ത വിന്യാ 
3. സാമൂഹിക മികവ്‌ വിജ്ഞാനത്ത ന്റെ തടസ്യമില്ലാ ര 
സം എന്ന ആശയത്തിലധിഷ്ഠിതമാണ്‌ സ്വതന്ത്ര സോഫ്റ്റ്വെ: 
സ്റ്റാള്‍മാന്റെ തന്നെ വാക്കുകളില്‍ 'അത്യാഗ്രഹത്തിന്റെ ഉരുള്‍പൊടു 
ലീല്‍' അധിഷ്ഠിതമാണ്‌ പകര്‍പ്പവകാശ സോഹ്‌റ്റ്വെയര്‍ 
പൊതുജനങ്ങളെ ഏറ്റവും കുടുതല്‍ ആകര്‍ഷിക്കുന്നത്‌ സതന്ത 2 
ഫ്റ്റ്വെയറിന്റെ സാമുഹിക മികവ്‌ തന്നെയായിരിക്കണം ഈ TT 
ത്തിന്റെ അംഗീകാരത്തിന്‌ തെളിവായി ഇരിന്റെ മറു; 
യ്ക്കുള്ള പ്രയോഗം തന്നെ കണക്കാക്കപ്പെടുന്നതാണ ഫ്യമെന്‍ ളു 
നോം പ്രോജക്ടിലും അതിന്റെ അനുബന്ധ MBE 5 ഈ 
ആശയം കടന്നുചെന്നിട്ടുണ്ട്‌ ഓപ്പണ്‍ സോഴ്‌സ ബയോളജി കലാ 


ലയാളം ഓണപ്പതിപ്പ്‌ _ 
__അഹഗന്ററ്‌ 2004 » 197 


ആ 


സാംസ്‌കാരിക രംഗങ്ങളിലും വിജ്ഞാന ശേഖരങ്ങളിലും പ്രസിദ്ധീ 
കരണ രംഗത്തും സ്വതന്ത്രസോഫ്റ്റ്വെയര്‍ മുന്നോട്ടുവയ്ക്കുന്ന സ്വാ 
തന്ത്രം എന്ന ആശയം വിഭിന്നരൂപങ്ങളില്‍ പ്രയോഗിച്ചുതുടങ്ങിയിട്ടു 
ണ്ട്‌ ഇ-ഗവേണന്‍സ്‌ പോലുള്ള സംരംഭങ്ങളില്‍ പൊതുമുതല്‍ മുടക്കി 
വാങ്ങുന്ന സോഫ്റ്റ്വെയറിന്റെ സോഴ്‌സ്‌കോഡ്‌ ഗവണ്‍മെന്റിനു പോ 
ലും പരിശോധിക്കുവാന്‍ സാധിക്കില്ല എന്നത്‌ ഗൌരവമേറിയ ഒരു വി 
ഷയമാണ്‌. പരന്മാരെക്കുറിച്ചുള്ള വിവരങ്ങള്‍ സോഫ്റ്റ്‌ വെയര്‍ രഹ 
സ്യമായി ഇന്റര്‍നെറ്റിലൂടെ കടത്തുന്നുണ്ടോ എന്ന്‌ പരിശോധിക്കുവാന്‍ 
പോലും ഭരണകൂടത്തിന്‌ കഴിയാതെ വരുന്ന ഭീകരാവസ്ഥ കണക്കി 
ലെടുക്കേണ്ടിയിരിക്കുന്നു. മൈക്രോസോഫ്റ്റ്‌ തന്നെ അവര്‍ക്ക്‌. താല്ല 


“രൃമുള്ള ചുരുക്കം ചില സ്ഥാപനങ്ങളുമായും ഭരണകൂടങ്ങളുമായും (ഉ 


0: റഷ്യ) സോഴ്‌സ്‌കോഡ്‌ പങ്കുവയ്ക്കുന്ന ഷേയ്ഡ്‌ സോഴ്‌സ്‌ കോ 
ഡ്‌ എന്ന പദ്ധതി നിലവില്‍ വരുത്തിയിടുണ്ട്‌, സോഴ്‌സ്‌ കോഡ്‌ പരി 
ഷ്കരണം അന്ദുവദിച്ചിട്ടില്ലെങ്കിലും. 


സര്‍ക്കാരുകള്‍, സോഫ്റ്റ്വെയറുകള്‍ 


സ്വകാര്യ വ്യക്തികളെയും സ്വകാര്യസ്ഥാപനങ്ങളെയുംകാള്‍ സര്‍ 


ക്കാര്‍ സോഫ്റ്റ്വെയറുകള്‍ വാങ്ങുന്ന വേളയിലാണ്‌ സോഫ്റ്റുവെയ 
റുകള്‍ സ്വാതന്ത്യത്തിന്റെ പ്രയോഗം വളരെ നിര്‍ണ്ണായകമാകുന്നത്‌. മു 
കളില്‍ സൂചിപ്പിച്ച സാമൂഹിക മികവ്‌ ഒരു സര്‍ക്കാരിനും അവഗണി 
ക്കാനാവില്ല. ലോകത്ത്‌ ഒട്ടനേകം രാജ്യങ്ങളില്‍ ഈ വിഷയം സര്‍ക്കാ 
രുകള്‍ ഗൌരവമായി എടുത്തുകഴിഞ്ഞു. ജര്‍മ്മനി, മലേഷ്യാ, പെറു, 
ബ്രസീല്‍ എന്നു തുടങ്ങി പാക്കിസ്ഥാനും നേപ്പാളും വരെ ഈ പട്ടിക 
യില്‍ പെടും. ഇതില്‍ പെറുവിലെ നിയമനിര്‍മ്മാണം സ്വതന്ത്ര സോ 
ഫ്റ്റ്‌ വെയര്‍ ചര്‍ച്ചയുടെ ആണിക്കല്ലായി മാറേണ്ട ഒന്നാണ്‌. ഫ്രീ സോ 
ഫ്റ്റ്‌ വെയര്‍ ഇന്‍ പബ്ലിക്ക്‌ അഡ്മിനിസ്‌ട്രേഷന്‍ എന്ന 2002-ാം മാ 
-ണ്ടിലെ ബില്‍ നമ്പര്‍ 1609 ചരിത്രത്തില്‍ സ്ഥാനം നേടിയിരിക്കുന്നു. 
ഈ ബില്ലിനെ എതിര്‍ത്തുകൊണ്ട്‌ 13 വാദങ്ങള്‍ പെറുവിലെ മൈക്രോ 
, സോഫ്റ്റ്‌ ജനറല്‍ മാനേജര്‍ പെറുവിലെ കോണ്‍ഗ്രസ്‌ അംഗമായ 
എഡ്ഗര്‍ വില്യുനേവ ന്യൂനെസിന്‌ അയയ്ക്കുകയുണ്ടായി. ഇവയെ 
പണ്ഡിതോചിതമായ ഒരു മറുപടിയിലൂടെ യുക്തിയുക്തം ഡോ. 
എഡ്ഗര്‍ ഖണ്ഡിക്കുകയുണ്ടായി. ഈ സംവാദത്തില്‍ ഉയര്‍ത്തപ്പെട്ട 
പ്രശ്നങ്ങളും അവയ്ക്കുള്ള മറുപടികള്‍ക്കും പുറത്ത്‌ മറ്റ്‌ വിഷയങ്ങ 
ളൊന്നും തന്നെ നമ്മുടെ നാട്ടിലും ഉണ്ട്‌ എന്ന്‌ തോന്നുന്നില്ല. പെറുവി - 
ലെ നിയമവും മേല്‍സൂചിപ്പിച്ച സംവാദവും ഇന്റര്‍നെറ്റില്‍ സുലഭമാ 
ണ്‌. 
ഇന്ത്യയിലും മദ്ധ്യപദേശ്പോലുള്ള സംസ്ഥാനങ്ങളില്‍ -സ്വതന്ത്ര 
സോഫ്റ്റ്വെയര്‍ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്‌. രാഷ്ട്രപതി ഡോ. അബ 
ദദൂള്‍കലാം ഇതിന്റെ മികവുകളെക്കുറിച്ച്‌ ചില നിലപാടുകള്‍ എടു 


| ത്തത്‌ ഇന്ത്യയിലെ സ്വതന്ത്ര സോഫ്റ്റ്വെയര്‍ പ്രയോക്താക്കള്‍ക്ട്‌ 
രക്ഷാധികാരിയെ ലഭിച്ച പ്രതീതി ഉളവാക്കിയീരിക്കുകയാണ്‌ കള 
ത്തില്‍ ഈ രംഗത്തെ സംവാദം രണ്ടു വര്‍ഷമായി പക്വത 
- വരുന്നു. എങ്കിലും ചാര-ചോര ആരോപണങ്ങളുടെ തലത്തില്‍ 
ന്നും പെറുവിലെ ചര്‍ച്ചയിലെ തലത്തിലേയ്ക്ക്‌ എത്തുവാന്‍ ഇനിയ, 
മുന്നേറണ്ടതുണ്ട്‌. 
കേരള സര്‍ക്കാരിന്റെ ഐ.റ്റി. നയത്തില്‍ പ്രസക്തമായ 
ങ്ങളില്‍ സ്വത്രന്ത സോഫ്റ്റ്വെയര്‍ പ്രോത്സാഹിപ്പിക്കുമെന്ന്‌ പര 
ശമുണ്ട്‌. വ്യവസായ രംഗത്തെ പുത്തനുണര്‍വ്വായാണ്‌ നാം ഐ. റ്റി 
കാണുന്നത്‌. സ്വാഭാവികമായും ഈ രംഗത്തെ സാദ്ധ്യതയെ സ്ത്ര 
സോഫ്റ്റ്വെയര്‍ പ്രചാരം എങ്ങനെ ബാധിക്കും എന്നത്‌ വികസ 
തല്പരരെ അലട്ടുന്ന ചോദ്യമാണ്‌. സ്വതന്ത്ര സോഫ്റ്റ്‌ വെയറിന്റെ 
കുറിച്ച്‌ ബിസിനസ്സ്‌ സംരംഭകര്‍ സാധാരണ പ്രകടിപ്പിക്കുന്ന ഭരം 
താഴെപ്പറയും പ്രകാരമാണ്‌. വന്‍കിട കമ്പനികള്‍ വന്‍ മുതതുടക്കില 
നിര്‍മ്മിക്കുന്ന സോഫ്റ്റ്വെയറുകള്‍ ആര്‍ക്കും പകര്‍ത്തിയെടുക്കും 
എന്ന നിലവന്നാല്‍ ഐ.റ്റി വ്യവസായരംഗം തകരില്ലേ? ഒരു രാജം 
്‌ സമ്പൂര്‍ണ്ണമായി സ്വതന്ത്ര സോഫ്റ്റ്വെയറിലേയ്ക്ക്‌ തിരിഞ്ഞു 
.ഐ.്റി. രംഗത്ത്‌ ഇന്നു കാണുന്ന രീതിയിലുള്ള അസ്വാഭാവിക ലാമ, 


സ്വതന്ത്ര സോഫ്റ്റ്വെയറിലേയ്ക്ക്‌ തിരിയണോ വേണ്ട 
ഉ പ്‌. ഉപരിപ്ലവമായ ചര്‍ച്ചകളും പിടിവാശിയുമല്ല, മറിച്ച്‌ 
ളി വ ക്ഷണവും ആഴവും പരപ്പുമുള്ള ചര്‍ച്ചകളാണ്‌ നമുക്കാ 
വശം ത്തില്‍ 4 പഷതികളാണ്‌ ഐ.്റി. രംഗത്ത്‌ സാങ്കേതിക വിദയ 
ഞ്ഞടുപ്പില്‍ നിര്‍ണ്ണായകമായിട്ടുള്ളത്‌. (1) ആയിരത്തി ഇരു 
ഴ്‌ ധികം പഞ്ചായത്തുകളുടെ കമ്പ്യൂട്ടര്‍വത്ക്കരണവുമായി ബന്ധ 
നീല ഫര്‍മേഷന്‍ കേരളാ മിഷന്‍ (2) കേരളത്തിലെ ശരാശരി പ 
ഐ.ടി. സാക്ഷരത നല്‍കുവാനും തുടര്‍ന്ന്‌ ഇ-സേവനങ്ങള്‍ നല്‍ 
ം ലക്ഷ്യമിട്ടിട്ടുള്ള അക്ഷയ പദ്ധതി. (3) നമ്മുടെ യുവതലമുറ 
കാനു റി. രംഗത്ത്‌ പ്രാഥമിക പരിശീലനം നല്‍കുവാനും അഭിനി 
9 ഒ കവാനുമായുളെ ഐ.റ്റി. അറ്റ്‌ സ്കൂള്‍ പദ്ധതി (4) ഉന്നത 
ss ഞെ ഐ.റ്റി - അനുബന്ധ വിദ്യാഭ്യാസ പദ്ധതികള്‍. 
ae മേഖലകളിലൂടെയാണ്‌ സാങ്കേതിക വിദ്യയുടെ വിധി നിര്‍ 
ഇ പൈടുന്നതെന്ന്‌ ഞാന്‍ വിശ്വസിക്കുന്നു. ഇതില്‍ ഇന്‍ഫര്‍മേഷന്‍ 
കേരളാ മിഷന്‍ നടപ്പിലാക്കിവരുന്ന പഞ്ചായത്ത്‌ കമ്പയൂട്ടര്‍വത്ക്കരണ 
പതി ഏറ്റവും പ്രമുഖവും പ്രസക്തവുമായ ഇ-ഗവര്‍ണെന്‍സ്‌ പദ്ധ 
രിയാണ്‌ ഇതിലൂടെ ഏത്‌ സാങ്കേതിക വിദ്യയാണോ കേരളം സ്വാംശീ 


കരക 
കരകം 
44 aa 
Lg 
eee 


കൊയ്യല്‍ സാധിക്കുകയില്ല എന്ന കാര്യത്തില്‍ സംശയമില്ല. എന്നാല്‍ 
ചെറുകിട സംരംഭകര്‍ക്ക്‌ സാദ്ധ്യതകളുണ്ടാകും എന്നതും സമൂഹ 
ത്തിന്‌ മൊത്തത്തില്‍ ഗുണകരമാകും എന്നതും കൂടി കണക്കിലെടു 
ത്തു കൊണ്ടുവേണം ഇക്കാര്യം വിലയിരുത്താന്‍. വ്യവസായ രംഗത്തെ 
മനുഷ്യവിഭവശേഷിയുടെ വളര്‍ച്ചയുടെ കാര്യത്തിലും സ്വതന്ത്ര സോ 
ഫ്റ്റ്‌ വെയറിന്റെ തിരഞ്ഞെടുപ്പ്‌ പ്രത്യാഘാതമുണ്ടാക്കും. സോഴ്‌സ്‌ കോ 
ഡ്‌ ലഭ്യമല്ലാത്ത അടിസ്ഥാന സോഫ്റ്റ്വെയര്‍ ഘടകങ്ങള്‍ക്കു മുക 
ളില്‍ ഒരു പ്രത്യേകതലത്തില്‍ മാത്രമാണ്‌ കുത്തക സോഫ്റ്റ്വെയര്‍ 
അധിഷ്ഠിത സോഫ്റ്റ്‌വെയര്‍ വികസനം നടത്തുന്ന ബഹുഭൂരി 
പക്ഷം പേര്‍ക്കും വൈദഗ്ദ്ധ്യം വളര്‍ത്തുവാന്‍ സാധിക്കുക. എന്നാല്‍ 
ഓപ്പറേറ്റിങ്ങ്‌ സിസ്റ്റം തലത്തില്‍ തുടങ്ങി എല്ലാ സോഫ്റ്റുവെയര്‍ 
ഘടകങ്ങളുടെയും എല്ലാ തലങ്ങളിലും വികസനം നടത്തുവാനുള്ള 
വൈദഗ്ദ്യത്തിന്സ്വതന്ത്ര സോഫ്റ്റ്‌ വെയര്‍ വികസനം അവസരമു 
ണ്ടാക്കും. ടൂറിസം വ്യവസായം പരിപോഷിപ്പിക്കുവാന്‍ വേശ്യാവൃത്തി 
പ്രോത്സാഹിപ്പിക്കുവാന്‍ ഏതെങ്കിലും രാജ്യം ഒരുമ്പെടുന്നതുപോലെ 
തന്നെയാണ്‌ ഐ.റ്റി. വ്യവസായം സംരക്ഷിക്കുവാന്‍ മനുഷ്യാവകാ 
ശങ്ങളുടെ ഭാഗമെന്നു വാദിക്കാവുന്ന സോഫ്റ്റ്വെയര്‍ സ്വാതന്ത്ര 
ങ്ങള്‍ ഹനിക്കുന്ന കുത്തക സോഫ്റ്റ്വെയറുകള്‍ പരിപോഷിപ്പിക്കു 
ന്നത്‌. വന്‍കിട സംരംഭങ്ങളെ സ്വതന്ത്ര സോഫ്റ്റ്വെയര്‍ പ്രതികൂല 
മായി ബാധിക്കുകയും മൈക്രോ എന്റര്‍ പ്രൈസുകള്‍ക്ക്‌ സാദ്യത 
വര്‍ദ്ധിപ്പിക്കുകയും ചെയ്യും എന്നതാണ്‌ വാസ്തവം. ഐ.റ്റി. വ്യവസാ 


യരംഗത്തെ വികസന മാത്യകയെക്കുറിച്ചുള്ള ഒരു സുപ്രധാന തീരു 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004൦ 198 


റ 


ഹനിക്കുന്ന കുത്തക 


മരിക്കുന്നത്‌. അത്‌ പിന്നീട്‌ മാറ്റുവാനോ തിരുത്തുവാനോ അത്ര 
പായിരിക്കില്ല. ഐ.്റി. അറ്റ്‌ സ്‌കൂള്‍ പദ്ധതിയിലെ.സോഫറ്റുവെ? 
തരഞ്ഞെടുപ്പ്‌ മറ്റൊരുവിധത്തില്‍ ഇതിനേക്കാള്‍ പ്രസക്തമാണ്‌. മു 
തീര്‍ന്ന തലമുറ ഈ സാങ്കേതിക വിദ്യയുമായിട്ട്‌ യുവതലമുറ 
ലെ സമരസപ്പെടുവാനുള്ള സാദ്ധ്യതകുറവാണ്‌. യുവതലമുറ . 
ഫ്റ്വെയറുകളെക്കുറിച്ച്‌ എന്ത്‌ സമീപനം തലം ത്ത 
നിര്‍ണ്ണയിക്കപ്പെടുന്നത്‌ ഐ.റ്റി. അറ്റു സ്‌കൂള്‍ പദ്ധതിയി ക ള്ള 
ഉത്‌ ഉടനടി മാത്രമല്ല വരും കാലങ്ങളിലും പ; ഗ്‌ 
ക്കാത്ത അഭിരുചി പ്രശ്നങ്ങള്‍ സൃഷ്ടിച്ചേക്കാം. (ഇന്റലി നറ 5 . 
ഫ്യൂച്ചര്‍" എന്ന മൈക്രോസോഫ്റ്റ്വെയര്‍ സാളന്യ പ്ര ee 
പാടിയുടെ കൈപ്പുസ്തകത്തിന്റെ അമ്പതു ശതമാനം ഭാഗവും 
സ്വത്തവകാശ നിയമങ്ങളെ പാലിക്കുന്നതിനെ കുറിച്ചാണ്‌ വ്യ ടട 
സ്മികമല്ല). അക്ഷയ സാക്ഷരതാ പദ്ധതിയിലൂടെ ടു 
ഴക്കിടയില്‍പ്പോലും സോഫ്റ്റ്‌ ലെയര്‍ അഭിരുചി വ 
വാന്‍ സാധിക്കും എന്ന്‌ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്‌. ഞ്ഞ 
മുറെ അക്ഷയ കേന്ദ്രങ്ങളില്‍ എന്ത്‌ സോഫ്റ്റ്വെയറുകള്‍ ഉ 
പ്പെടുന്നു എന്നുള്ളതിനായിരിക്കും കൂടുതല്‍ പ്രത്യാഘാതം 
കരുതാം. നി്‌; . 
സ്വതന്ത്ര സോഹ്റ്റ്വെയറുകള്‍ക്ക്‌ എതിരായുള്ള ge . 
ന്‌ വേണ്ടുന്ന സാങ്കേതിക സഹായം ഗുണത്തിലും ക 
ല്ലാത്തതിനാല്‍ മൊത്ത ചെലവ്‌ വര്‍ദ്ധിക്കും ലം ഇം 
പക്ഷേ, ഇന്നത്തെ അവസ്ഥയില്‍ അത്‌ ശരിയായിരിക്കാം. എന്ന 


സോഫ്റ്വെയറുക 
വയര്‍ മൈക്രോ എന്റര്‍ പ്രൈസുകള്‍ക്ക്‌ സാദ്യത വര്‍ഡ്ധികിക്കും എന്നതാണ്‌ വാസ്തവം 


ഭാവിയെക്കുറിച്ച്‌ പ്രവചനങ്ങള്‍ നടത്തുന്നതിനേക്കാളും ഭാവി 
ല്ലനചെയ്ത്‌ നമുക്ക്‌ അനുയോജ്യമാം വിധം സൃഷ്ടിക്കാനായി൪ 
ക്കണം നമ്മുടെ ശ്രമം. ഉന്നതവിദ്യാഭ്യാസ രംഗത്തെ കോഴ്‌സുകളില്‍ 
സ്വതന്ത്രസോഫ്റ്റ്‌ വെയറിന്റെ ഉള്ളടക്കം അതിബൃഹത്തായി വിപു, 
ലീകരിക്കേണ്ടിയിരിക്കുന്നു. അക്കാഡമിക്‌ രംഗത്ത്‌ സ്വതന്ത്ര സോ 
ഫ്റ്റ്വെയറിന്‌ ലോകത്തെല്ലായിടത്തും ലഭിച്ചുവരുന്നതുപോലെ കേര 
ളത്തിലും ഗൌരവമായ പരിഗണന ലഭിച്ചു വരുന്നുണ്ട്‌. അതുകൊണ്ടു 
തന്നെ ഈ രംഗത്ത്‌ അക്കാഡമിക്‌ തലത്തില്‍ ഉള്ള നടപടികള്‍ മാ 
ത്രമേ ആവശ്യമുള്ളൂ. കമ്പ്യൂട്ടര്‍ ശാസ്ത്ര അനുബന്ധ വിഷയങ്ങളി 
ലുള്ള ബോര്‍ഡ്‌ ഓഫ്‌ സ്റ്റഡീസ്‌ സഗാരവം ഈ വിഷയം ചര്‍ച്ച 
യ്യുകയാണെങ്കില്‍ ഈ വര്‍ഷം മുതല്‍ തന്നെ ഈ രംഗത്ത നട്പടി 
കള്‍ ആരഭിക്കാവുന്നതേയുള്ളൂ. കണ്ണൂര്‍ സര്‍വ്വകലാശാല ഈ വിഷ 
യത്തില്‍ വര്‍ഷങ്ങള്‍ക്കു മുമ്പുതന്നെ നേതൃത്വം ഏറ്റെടുത്തിരിക്കു 
ന്നു എന്നത്‌ ശ്ലാഘനീയമാണ്‌. മറ്റ്‌ സര്‍വ്വകലാശാലകളില്‍ ചെറിയ 
തോതില്‍ നടപടികള്‍ ആരംഭിച്ചിടുണ്ട്‌. എന്‍ജിനീയറിംഗ്‌ കോളേജുക്‌ 
ളില്‍ വളരെയേറെ വിദ്യാര്‍ത്ഥി സംഘങ്ങള്‍ ഇതില്‍ തല്‍പ്പരരായുണ്ട്‌ 


' എന്ന്‌ എനിക്ക്‌ നേരിട്ട്‌ അറിയാം. എറണാകുളത്തെ മോഡല്‍ എന്‍ 


ജിനീയറിംഗ്‌ കോളേജ്‌ സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ പ്രയോഗത്തിലും 


al |. തെ 
ടുറിസം വ്യവസായം പരിപോഷിഷിക്കുവാന്‍ വേര്യാവൃത്തി പ്രോസാഹികിക്കുഡന്‍ 
കിലും രാജും ഒരുമ്പെടുന്നതുപോലെ തന്നെയാണ്‌ ഐ 00. 
വാന്‍ മനുഷ്ാവകാശങ്ങളുടെ ദാറുമെന്നു വാ 


വ്യവസായം rT Le 
ദിക്കാവുന്ന സോഫ്ററ്വെയർ സ്വാതന്ത്ര 
4 പരിപോഷികിക്കുന്നത്‌. സ്വതന്ര സോ 


. 
കകക 


അക്കാഡമിക്‌ ഉള്ളടക്കത്തിലും ആറേഴ്‌ വര്‍ഷമായി സജീവമാണ്‌ 
എന്നത്‌ ശ്രദ്ധേയമാണ്‌. 


സി-ഡിറ്റ്‌, മൈക്രോസോഫ്റ്റ 


സ്ഥാപനമായ സി-ഡിറ്റ്‌ വഴിയാണ്‌ മൈക്രോസോ 
ഫ്റ്റ്‌ കേരളത്തിന്റെ കമ്പയൂട്ടര്‍വത്ക്കരണ രംഗത്തേയ്ക്കു i 
ന്നത്‌. 1999-ല്‍ സീ-ഡിറ്റും മൈക്രോസോഫ്റ്റ്വെയറുമായ' ഒരു 
ണാപത്രം ഒപ്പിടുകവഴി സി-ഡിറ്റ്‌ മൈക്രോസോഫ്റ്റിന്റെ ലും 
ക്ക്‌ പങ്കാളിയായി മാറി. സി-ഡിറ്റിന്റെ ഐ.്റി. ടം കെ TT fe 
മറിച്ച്‌ കഴിഞ്ഞ ഗവണ്‍മെന്റിന്റെ കാലഘട്ടത്തില്‍ ഐ.റ്റി. രം ക്‌ 
നയരൂപീകരണത്തില്‍ സി-ഡിറ്റിനുണ്ടായിരുന്ന സുപ്രധാന 
പശ്ചാത്തലത്തിലായിരിക്കണം ഈ ധാരണ നിലവില്‍ വന്നത്‌. സി- 
ഡിറ്റിലെ സാങ്കേതിക വിദ്യാ ശാസ്ത്രപവര്‍ത്തകര്‍ ഈ eg se 
തന്നെ എതിര്‍ത്തിരുന്നു. ഇന്ന്‌ സി-ഡിറ്റിന്റെ ചെയര്‍മാനാ ഴു 
എം.എം. ഹസ്സനും ഈ ധാരണയെ എതിര്‍ത്തിരുന്നു. ഈ 
എന്തായാലും ഇന്ന്‌ നിലവിലില്ല. സി-ഡിറ്റിന്റെ ഒരു പ്രോജുകടായ ൽ 
ഫര്‍മേഷന്‍ കേരളാ മിഷന്റെ പ്രവര്‍ത്തനത്തെ മാത്രം നി ടു 
ന്നതെന്ന്‌ മൈക്രോസോഫ്റ്റ്‌ അഭിപ്രായപ്പെട്ടിട്ടുള്ള ഒരു 4 റ്റ 
ഇന്റഗ്രേഷന്‍ ' എഗിമെന്റ്‌ ഇന്നും നിലനില്‍ക്കുന്നുണ്ടത്രേ. പഞ്ച 
കമ്പ്ൂട്ടര്‍വല്‍ക്കരണവുമായി ബന്ധപ്പെട്ട ഈ ധാരണയുടെ പൊരു 
എന്താണെന്ന്‌ ഇനിയും അപഗ്രഥിക്കേണ്ടിയിരിക്കുന്നു. 1999-ലെ ധാ 


ഓണപ്പതിപ്പ്‌ 


ജ്ജ ണല്ലങി 
ആഗസ്ററ്‌ 2004 » 199 


i 


രണാപത്രം ഒപ്പിട്ട്‌ ഏറെ താമസിയാതെ മൈക്രോസോഫ്റ്റ്‌ കേരളത്തി 
ലെ ആദ്യത്തെ “ഫ്രീ” സോഫ്റ്റ്‌ വെയര്‍ സംരംഭത്തില്‍ കാതലായ പങ്ക്‌ 
വഹിച്ചു. കേരള സര്‍ക്കാര്‍ സ്ഥാപനമായ തിരുവനന്തപുരത്തെ ഫ്ര 
ണ്ട്സ്‌ ഇനസേവന കേന്ദ്രത്തിനു വേണ്ടി സി-ഡിറ്റ്‌ വഴി, മൈക്രോസോ 
ഫ്റ്റ്‌ അവര്‍ തിരഞ്ഞെടുത്ത ഒരു സ്വകാര്യ കമ്പനിയെ കൂടി പങ്കെടു 
പ്പിച്ച്‌ നിര്‍മ്മിച്ചതായി പറയപ്പെടുന്ന ഒരു-സോഫ്റ്റ്വെയര്‍ ഫീ' ആയി 
സംഭാവന ചെയ്യുകയുണ്ടായി. സി-ഡിറ്റുമായോ, സര്‍ക്കാരുമായോ ഈ 
സജുന്യ സംഭാവനയുടെ പ്രത്യക്ഷമോ പരോക്ഷമോ ആയ പ്രത്യാ 
ഘാതങ്ങളെക്കുറിച്ച്‌ ഒരു ധാരണയുമില്ലാതെയാണ്‌ മൈക്രോസോഫ്റ്റ്‌ 
കേരളത്തിലെ ഒരു പ്രമുഖ ഇ-ഗവേര്‍ണന്‍സ്‌ രംഗത്ത്‌ പിന്നണിയില്‍ 
നിന്നുകൊണ്ട്‌ അരങ്ങേറിയത്‌. 2001-ല്‍ 13 ജില്ലകളില്‍ കൂടി ഫ്രണ്ട്‌സ്‌ 
കേന്ദ്രങ്ങള്‍ വ്യാപിപ്പിച്ച വേളയില്‍ ആദ്യഘട്ടത്തില്‍ ഫ്രീ ആയ സംഭാ 
വന നടത്തിയവര്‍ക്ക്‌ 13 ലക്ഷം രൂപ “കസ്റ്റമൈസേഷൻ” എന്ന പേ. 
രില്‍ സി-ഡിറ്റ്‌ നല്‍കി. ഇന്നറിയുന്നത്‌ ഒന്നാം ഘട്ടത്തില്‍ല ചെലവായ 
ഒന്നര ലക്ഷത്തോളം രൂപ മൈക്രോസോഫ്റ്റ്‌ നല്‍കിയെന്നാണ്‌. “പ്ര 
ഫ്ഓഫ്‌ കോണ്‍സപറ്റ്‌ ആയാണത്രേ കേരളത്തിലെ ജനങ്ങള്‍ക്കുവേണ്ടി 
ദീര്‍ഘവീക്ഷണത്തോടെ ഈ മുതല്‍മുടക്ക്‌. എന്ത്‌ ആശയത്തിന്റെ തെ 
ളിവ്‌ ആര്‍ക്കാണ്‌ മൈക്രോസോഫ്റ്റ്‌ നല്‍കിയതെന്ന്‌ ഇനിയും മനസ്സി 
ലാക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഫ്രണ്ട്സ്‌ സോഫ്റ്റ്വെയറിനെക്കുറിച്ച്‌ തര്‍ക്കം 


11 ടീമുകളില്‍ ഒന്ന്‌ ഓപ്പണ്‍ സോഴ്‌സ്‌ ടെക്‌നോളജി ടീമാണ്‌. യുവ 4 
ഞ്ചിനീയറായ ജിജി. പി.ജി.യാണ്‌ ഈ ടീമിന്‌ മികവുറ്റ നേതൃത്വം നമ? 
കിവരുന്നത്‌. അക്ഷയ പദ്ധതിയ്ക്കുവേണ്ടി ലിനക്‌സ്‌ അധിഷ്ഠിത പറ്റ 
വിഭവ സിഡി നിര്‍മ്മിക്കുകയും സി-ഡിറ്റിന്റെ തന്നെ ഉല്പന്നമായ ah 


ക്കുടുക്ക (കേരളീയ ദൃശ്യ ശ്രവ്യ ക്ലിപ്പ്‌ ആര്‍ട്ട്‌ സിഡി) ലിനക്‌സ്‌ പുത റ 


പ്പിൽ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്‌. (MP3 യ്ക്കു പകരം 000 ഷ്യ 
മാറ്റിലാണ്‌ ഇതില്‍ സനണ്ട്‌ ക്ലിപ്പുകള്‍ നല്‍കിയിട്ടുള്ളത്‌). വെബ് 
ശിനി എന്ന കേരളീയ വെബ്‌ ബ്രൌസർ മറ്റൊരു ലിനക്‌സ്‌ അധിഷ്ടിത 
സോഫ്റ്റ്‌ വെയറാണ്‌. സി-ഡിറ്റിന്റെ ലിനക്‌സ്‌ ഡിസ്‌ട്രിബ്യൂഷനുയ 
സി-ഡിറ്റ്‌ കൈരളി ലീനക്‌സ്‌ തയ്യാറായി വരുന്നു. ലിനക്‌സ്‌ പ്രചര 
ത്തിനായി കേരള ഭാഷാ ഇ൯സ്റ്റിറ്യൂട്ടുമായി ചേര്‍ന്ന്‌ കഴിഞ്ഞവര്‍ഷ, 
സി-ഡിറ്റ്‌ ഒരു മലയാള പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ആയിരത്തി 
ലേറെപ്പേര്‍ക്ക്‌ ഏകദിന പരിശീലനം നല്‍കുകയും ചെയ്തിട്ടുണ്ട്‌, 


അടുത്തപടി 


| ഇന്ന്‌ നടക്കുന്ന ഈ സംവാദം ശക്തി ചോരാതെ മുന്നോട്ട്‌ കു 
ണ്ടുപോവുക എന്നത്‌ അത്യന്താപേക്ഷിതമാണ്‌. ഈ സംവാദം ഒരു 
രാഷ്ട്രീയ സംവാദമായോ ആരോപണ പ്രത്യാരോപണമായോ മാത്രം 


WEST COAST ELECTRIC STORES 


Court Road, Calicut-1, Tel: 0495-2722032. e-mail: pnharish@satyam.net.in 


peaters of a wide range of electrical items of all leading brands 


888 Ciassiq Lumia 
AB 


Eléctrical Wiring ACTESSOTES 


കഴകകട 


ചിന്തയ്ക്കും ആവിഷ്കാരത്തിനുമുള്ള സ്വാത്രന്ത്യത്തെക്കുറിച്ചും, സഹകരിക്കാന്നും 
പങ്കുവയ്ക്കാനുമുള്ള സ്വാതത്രത്തെക്കുറിക്ചും സാര്‍ത്ഥകമായ ചര്‍ച്ചയായി 
സ്വതന്ത്ര സോഫ്ററവെയര്‍ ചര്‍ച്ച സമുഹത്തിന്‌ മുന്നില്‍ അവതരിരിക്കുകയാണ്‌ 


ഉടലെടുത്ത്‌ പൊലീസ്‌ കേസ്‌ വരെ ചെന്നെതിക്കഴിഞ്ഞപ്പോള്‍ മൈ 
ക്രോസോഫ്റ്റ്‌ പ്രശ്നപരിഹാരത്തിനായി ഇടപെട്ടു. സി-ഡിറ്റോ സര്‍ 
ക്കാരോ അറിയാതെ ഒരു ബദ്ധിക സ്വത്തവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അവര്‍ 
പുറപ്പെടുവിച്ചു. മൈക്രോസോഫ്റ്റ്‌ അവരുടെ കാലഹരണപ്പെട്ട സോ 
ഫ്റ്റ്‌ വെയര്‍ പോലും ഉപയോക്താക്കള്‍ക്ക്‌ സൌജന്യമായി നല്‍കു 
മ്പോള്‍ സംശയത്തിന്‌ അണുവിടപോലും നല്‍കാതെ നിയമഭാഷയില്‍ 
തയ്യാറാക്കിയ ലൈസന്‍സ്‌ നിബന്ധനകള്‍ മുന്‍കൂറായി അറിയിച്ചാണ്‌ 
നല്‍കുന്നതെന്ന്‌ പ്രത്യേകം സ്മരണീയമാണ്‌. കേരളത്തിലെ ജനങ്ങള്‍ 
ക്ക്‌ സംഭാവന” നല്‍കുമ്പോള്‍ ഇതൊന്നും വേണ്ടെന്ന്‌ വെയ്ക്കുവാനു 
ള്ള, മൈക്രോസോഫ്റ്റിന്റെ ദീര്‍ഘവീക്ഷണത്തെ നമുക്ക്‌ അഭിനന്ദിക്കാം. 
സ്വതന്ത്ര സോഫ്റ്റ്വെയര്‍ രംഗത്തേയ്ക്ക്‌ സി-ഡിറ്റ്‌ കടന്നുവന്നത്‌ ഫ്ര 
ണ്ട്സ്‌ തര്‍ക്കത്തിന്റെ പശ്ചാത്തലത്തിലാണെന്ന്‌ ചില പ്രത്യേക കേ 
ന്രങ്ങള്‍ ആരോപണം ഉന്നയിക്കുന്നുണ്ട. ഈ ആരോപണം തെറ്റാ 
ണെങ്കിലും നിഷേധിക്കേണ്ടതുണ്ട്‌ എന്നു തോന്നുന്നില്ല, കാരണം അങ്ങ 
നെയാണെങ്കില്‍പ്പോലും സി-ഡിറ്റ്‌ എന്തുചെയ്യുന്നു എന്നുമാത്രം വില 
യിരുത്തേണ്ട കാര്യമേ ഉള്ളൂ. സ്വതന്ത്ര സോഫ്റ്റ്വെയറിനെക്കുറിച്ചുള്ള 
ചര്‍ച്ച 2001-ലാണ്‌ കേരളത്തില്‍ കൊഴുക്കുന്നത്‌. അതിന്‌ രണ്ടുവര്‍ 
ഷം മുന്‍പ്‌, മൈക്രോസോഫ്റ്റിനെ പുറം തള്ളിയാല്‍ പകരം എന്ത്‌ എന്ന 
ചോദ്യത്തിന്‌ ഇന്നത്തേതുപോലെ വ്യക്തവും ശക്തവുമായ ഉത്തരമി 
ല്ലാതിരുന്ന കാലഘട്ടത്തില്‍ തന്നെ മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റു 
വെയര്‍ കുത്തകവല്‍ക്കരണത്തെ എതിര്‍ത്ത ചരിത്രം സി-ഡിറ്റിനുണ്ട്‌. 
2002 ആദ്യം തന്നെ ജീവനക്കാര്‍ക്ക്‌ ലിനക്സില്‍ പരിശീലനം നടത്തു 
വാന്‍ സി-ഡിറ്റ്‌ നടപടി സ്വീകരിച്ചു തുടങ്ങിയിരുന്നു. ഫ്രണ്ട്സ്‌ സോ 
ഫ്റ്റ്വെയര്‍ ലിനക്‌സിലേയ്ക്ക്‌ മാറ്റുമെന്ന്‌ തിരുവനന്തപുരത്ത്‌ ഒരു സെ 
മിനാറില്‍ പരസ്യ പ്രഖ്യാപനവും ഫ്രണ്ട്സ്‌ വിവാദത്തിനു മാസങ്ങള്‍ 
ക്കു മുന്‍പു തന്നെ സി-ഡിറ്റ്‌ നടത്തിയിരുന്നു. ഇന്ന്‌ സി-ഡിറ്റിലുള്ള 


മലയാളം ഓണപ്പതിപ്പ്‌ 


അവസാനിക്കാതെ നമ്മുടെ വ്യാവസായിക വികസനത്തിന്റെ മാത്യക 
യെക്കുറിച്ചുള്ള ഏറ്റവും ഗൌരവമായ ചര്‍ച്ചയായി നിലനിര്‍ത്തേണ്ടുന്ന 
തുണ്ട്‌. ഈ ചര്‍ച്ചയില്‍ ഇന്ന്‌ കൂടുതലും സാങ്കേതിക വിദഗ്ദ്ധര്‍ ത 
ന്നെയാണ്‌ മുന്നിട്ടു നില്‍ക്കുന്നത്‌. ജീവിതത്തിലെ എല്ലാ തുറയിലുമുള്ള 
വ്യക്തികളെയും ഈ ചര്‍ച്ചയിലേയ്ക്ക്‌ നമുക്ക്‌ കൊണ്ടുവരാന്‍ സാധി 
ക്കണം. അതിനായി വേണ്ടുന്നത്‌ ചിന്തയ്ക്കും ആവിഷ്കാരത്തിനുമുള്ള 
സ്വാതന്ത്യത്തെക്കുറിച്ചും, സഹകരിക്കാനും പങ്കുവയ്ക്കാനുമുള്ള സ്വ 
തന്ത്യത്തെക്കുറിച്ചും സാര്‍ത്ഥകമായ ചര്‍ച്ചയായി സ്വതന്ത്ര സോ 
ഫ്റ്റ്വെയര്‍ ചര്‍ച്ച സമൂഹത്തിന്‌ മുന്നില്‍ അവതരിപ്പിക്കുകയാണ്‌. ഈ 
ചര്‍ച്ച താഴെക്കിടയില്‍ എത്തണമെങ്കില്‍ അതിസാങ്കേതികത്വം നിറഞ്ഞ 
ഒരു ഹാക്കര്‍ തലത്തില്‍ നിന്നും ചര്‍ച്ച സാധാരണക്കാരനിലേയ്ക്കുള്ള 
ശാസ്ത്ര വിനിമയ ശൈലിയിലേയ്ക്ക്‌ മാറേണ്ടിയിരിക്കുന്നു. സോഫ്റ്റ്വെ 
യറിന്റെ സാങ്കേതികത്വമൊന്നും മനസ്സിലാകാത്തവര്‍ക്കും ചര്‍ച്ചയില്‍ 
പങ്കെടുക്കുവാന്‍ സാധിക്കത്തക്കവണ്ണം ഇതിന്റെ അടിസ്ഥാന ആശ 
യങ്ങള്‍ ചര്‍ച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ രംഗത്ത്‌ അനേകം സ്ഥാപ 
നങ്ങളും സംഘടനകളും കടന്നുവരികയും അവ ഈ വിഷയത്തെ പല 
വിധത്തില്‍ നോക്കിക്കാണുകയും പലവിധത്തില്‍ വിനിമയം ചെയ്യുക 
യും പലമേഖലകളിലേയ്ക്ക്‌ വ്യാപിപ്പിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു, 

2001-ല്‍ സ്വതന്ത്ര സോഫ്റ്റ്വെയര്‍ ഫാണ്ടേഷന്‍ ഉദ്ഘാടനം ചെ 
യ്യുവാന്‍ സ്റ്റാള്‍മാന്‍ കേരളത്തിലെത്തിയതിനെക്കാള്‍ ചലനം സൃഷ്ടി 
ക്കുവാന്‍ 2004-ലെ അദ്ദേഹത്തിന്റെ സന്ദര്‍ശനത്തിനു കഴിഞ്ഞു. (രാ 
ഷ്ട്രീയ സംഭവങ്ങള്‍ ഒഴിച്ചു നിര്‍ത്തിക്കൊണ്ടുതന്നെ.) ഇത്‌ ശുഭകര്മാ 
ണ്‌. പിടിവാശികളില്ലാതെ, അമിതവേഗതയില്ലാതെ എന്നാല്‍ സമഗ്ര 
മായിത്തന്നെ സോഫ്റ്റ്വെയറിന്റെ സ്വാതന്ത്യത്തേയും കാണാച്ചരടുക 
ളേയും സമൂഹനന്മ മുന്‍നിര്‍ത്തി ചര്‍ച്ച ചെയ്ത്‌ ഒരുമയ്ക്കുള്ള തീരുമാന 
ത്തിലെത്തിക്കാന്‍ നമുക്ക്‌ കഴിയണം. ഇ 


ആഗസ്ററ്‌ 2004൦ 200 


൭7203 
ഗേ 8-1 £-ട 
GEO PLASTICS 


& POLYMERS 
TIRUR 


OR DAEWOO || POONAM ELECTRICALS 


ANCH DELHI 


INDIA LTD. 


Flexolite 


FLEXOLITE CABLES, 
DELHI 


electricals limited 
COCHIN 


ELECTRICAL ACCESSORIES SWITCHGEARS (INDIA) 


wes 1 
ന ത്ന 
കിടെ 
TECHNO PLASTICS 
(INDIA) LTD., MUMBAI 


SMART STEEL INDUSTRIES 
AEROLITE INDUSTRIES ന്‌ 


MUMBAI 


ECO ത്ത 
SWITCHGEARS INDO ASIAN 
FUSE GEARS LTD, 


GEO EECTRIAL CORP. COCHIN 
ACTIVE INDUSTRIES, ' JALANDHAR 


HAVELLS INDIA LTD. COCHIN 


തും; 


വവിവരസാങഞ്േതികസ്ദ്യയുടെ പ്രയോഗത്തിന്‌ സര്‍ക്കാര്‍ തലത്തില്‍ കൂടുതല്‍ ജാഗ്രത ആവശ്യമായിവിക്കു 


നു യ സ്കാര്യ വിശേ കമ്പനിക്ക്‌ സര്‍വ്വവും അടിയറ വെയക്കുന്നതിനുപകരം കൂടുതല്‍ വികസന സാ" 


നപേടികളാണ്‌ സര്‍ക്കാരിന്റെ ഭാഗത്ത്‌ നിന്നും ഉണ്ടാകേണ്ടത്‌. സര്‍ക്കാരിനെ ഇക്കാര്യത്തില്‍ 


വേറ്വരിു കൊഞുവരുവാന്‍ ആവശ്യമായ പ്രവര്‍ത്തനങ്ങള്‍ ജനപക്ഷത്തുനിന്ന്‌ ഉയര്‍ന്നൂവദം. 


ജോസഫ്‌ തോമസ്‌ 


ഒരു ശാസ്ത്രജ്ഞന്‍ കൂടിയായ നമ്മുടെ രാഷ്ട്രപതിയുടെ വാ 
ക്കുകള്‍ അവഗണിക്കപ്പെടേണ്ടവയല്ല. 2003 മെയ്‌ 28-ന്‌ പൂനയിലെ 
ഇന്റര്‍നാഷണല്‍ ഇന്‍സ്റ്റിറ്റൂട്ട്‌ ഓഫ്‌ ഇന്‍ഫര്‍മേഷന്‍ ടെക്‌നോളജിയു 
ടെ സമര്‍പ്പണ ചടങ്ങില്‍ അദ്ദേഹത്തിന്റെ പ്രഭൃഷണത്തിലെ ഒരു സ 
ന്ദേശം സ്വതന്ത്ര സോഫ്റ്റ്വെയറിനെക്കുറിച്ചുള്ളതായിരുന്നു. അദ്ദേഹം 
പറഞ്ഞു; “ഏറ്റവും ദയര്‍ഭാഗ്യകരമായ കാര്യം ഇന്ത്യ ഇന്നും സ്വകാര്യ 
മാനദണ്ഡങ്ങളുള്ള സേവനങ്ങളില്‍ വിശ്വസിക്കുന്നു എന്നതാണ്‌, വ്യ 
ക്തികളുടെ ദൈനംദിന ജീവിതത്തെ സ്വാധീനിക്കുന്ന വിവര സാങ്കേ 
തികവിദ്യയുടെ തുടര്‍ന്നുള്ള വികാസം ഈ സ്വകാര്യ സേവനങ്ങളുടെ 
കച്ചവടരീതിയിലുണ്ടാകുന്ന ചെറിയ മാറ്റംകൊണ്ടുപോലും അതിഭയ 
കരമായ വിനാശഫലങ്ങള്‍ സൃഷ്ടിക്കും. ഈ കാരണങ്ങളാല്‍ തന്നെ 
യാണ്‌ സമൂഹത്തിന്‌ മൊത്തത്തില്‍ ചെലവുകുറഞ്ഞ സ്വതന്ത്ര സോ 
ഫ്റ്റ്വെയര്‍ ആവശ്യമായിരിക്കുന്നത്‌. നമ്മുടെ നൂറുകോടി ജനങ്ങളു 
ടെ താല്ലര്യത്തിനായി സ്വതന്ത്ര സോഫ്റ്റ്വെയര്‍ വന്‍തോതില്‍ സൃഷ്ടി 
ക്കപ്പെടുകയും ഉപയോഗിക്കപ്പെടുകയും ചെയ്യണം. ഈ ദേശീയ യജ്ഞ 
ത്തില്‍ ഐ.ഐ.ഐ.ടി ഗണ്യമായ ഒരു പങ്ക്‌ വഹിക്കേണ്ടതുണ്ട്‌.” 


സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ പ്രസക്തി ഇതിലേറെ ശക്തമായി _ 


ഇന്ത്യയിലാരും പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന്‌ തോന്നുന്നില്ല. കംപ്യൂട്ടറുകള്‍ പ്ര 
വര്‍ത്തിപ്പിക്കാനാവശ്യമായ നിര്‍ദ്ദേശങ്ങളും അവയെഴുതുന്ന കംപ്യൂട്ടര്‍ 
ഭാഷകളും അടങ്ങുന്ന ആശയോപകരണങ്ങളാണ്‌ സോഫ്റ്റ്വെയര്‍ എ 
ന്നതുകൊണ്ടര്‍ത്ഥമാക്കുന്നത്‌. സമൂഹത്തോടൊപ്പം വിവര വിനിമയവും 
നിലവില്‍ വന്നിട്ടുണ്ട്‌. പരസ്പരം ആശയവിനിമയം സാദ്ധ്യമാകാതെ 


മനുഷ്യന്‌ ഒരു സാമൂഹ്യജീവിയാകാന്‍ കഴിയുമായിരുന്നില്ല. ആശയവി 
നിമയത്തോടൊപ്പം അതിന്റെ സാങ്കേതികവിദ്യയും രൂപപ്പെട്ടിരിക്കും. 
ആംഗ്യഭാഷയുടെ ഭാതികോപകരണങ്ങള്‍ (ഹാര്‍ഡ്വെയര്‍) ശരീരഭാ 
ഗങ്ങള്‍ തന്നെയാണ്‌. ആശയോപകരണങ്ങളാകട്ടെ (സോഫ്റ്റ്വെയര്‍ 
ടൂള്‍സ്‌) ആംഗ്യങ്ങളുടെ പൊതുസമ്മതിയുള്ള അര്‍ത്ഥങ്ങളുമാണ്‌. സ 
മൂഹത്തിന്റെ വിവര വിനിമയാവശ്യങ്ങള്‍ വര്‍ദ്ധിക്കുന്നതിനനുസരിച്ച്‌ 
ആ രംഗത്ത്‌ സാങ്കേതിക നവീകരണവും കാലാകാലം വിനിമയാവശ്യ 
ങ്ങള്‍ വര്‍ദ്ധിക്കുന്നതിനനുസരിച്ച്‌ ആ രംഗത്ത്‌ സാങ്കേതിക നവീകര 
ണവും കാലാകാലം നടന്നുവന്നു. വാദ്യോപകരണങ്ങളും ലിപിയും അച്ച 
ടിയും വിവിധ ഭാഷകളും കത്തും കമ്പിയും കമ്പിയില്ലാക്കമ്പിയും ഉപ 
ഗ്രഹചാനലുകളും ഓപ്ടിക്‌ ഫൈബര്‍ കേബിളുകളും ഫോണും ടൈപ്പ്‌ 
റൈറ്ററും ടെലിപ്രിന്ററും ടെലക്‌സും നെയ്ത്തുകാരുപയോഗിച്ചു തുട 
ങ്ങിയ പഞ്ച്‌ കാര്‍ഡും കാഷ്‌ രജിസ്റ്ററും കഴിഞ്ഞ്‌ ഇന്ന്‌ അവയുടെയെ 
ല്ലാം കഴിവുകള്‍ സമന്വയിക്കപ്പെട്ട കംപ്യൂട്ടറുകളില്‍ എത്തിനിൽക്കു 
ന്നു. 

വിവരവിനിമയം കൂടുതല്‍ ദൂരേയ്ക്ക്‌ കൂടുതല്‍ വേഗത്തില്‍ അതാ 
യിരുന്നു പുരോഗതിയുടെ ദിശ. ഇന്ന്‌ ആര്‍ക്കും ലോകത്തെവിടെയു 
മുള്ള ആരുമായും എത്ര സമയം വേണമെങ്കിലും ആശയവിനിമയം നട 
ത്താനും കഥ പറയാനും കേള്‍ക്കാനും പാട്ടുപാടി കേള്‍പ്പിക്കാനും കേള്‍ 
ക്കാനും ചിത്രം കാണാനും കാണിക്കാനും അറിവുകള്‍ സമ്പാദിക്കാ 
നും വ്യാപാരം നടത്താനും വ്യവസായം സംഘടിപ്പിക്കാനും മറ്റു ജീവ 
നോപാധികള്‍ തേടാനും (പൊതുവില്‍, വിവരവിനിമയം നടത്താന്‍) 


മലയാളം ഓണപ്പതിപ്പ്‌ 


> En 
, ആഗസ്ററ്‌ 20045 2൫2 


ത 3 ടെകാദ്യം. അവ കൊടുക്കുന്തോറും ഏറും, 
നദതികവസ്തുക്കള്‍പോലെയല്ല ആശയരുപങ്ങള 0 4 ൂ po 
നന്‌ വിവരവിരകലനത്തിലൂടെ കൂടുതല്‍ വിവരങ്ങൾ സൃഷ്ടിക്കഷെടും എന്നതാ 


001111 
ത്തതില്‍ 


ഭഴിയുമെന്നായിരിക്കുന്നു. പക്ഷേ, ഇതിനുള്ള അവസരം എല്ലാവര്‍ക്കും 
സമൂഹത്തിലെ ഓരോ അംഗത്തിനും) ഇന്ന്‌ ലഭ്യമാകുന്നില്ല എന്നത്‌ 
സമൂഹൃപുരോഗതിയുടെ വേഗതയുടെ പ്രശനമാണ്‌. എല്ലാവര്‍ക്കും 
മുണ്ടുറങ്ങാന്‍ കഴിയുന്ന ഒരു സാമൂഹ്യക്രമം ഇനിയും രൂപപ്പെടേണ്ട 
രിരിക്കുന്നു. അപ്പോള്‍ മാത്രമേ ശാസ്ത്ര സാങ്കേതികസിദ്ധികളുടെ ഗു 
ഫലങ്ങള്‍ എല്ലാവര്‍ക്കും ലഭ്യമായിത്തുടങ്ങുകയുള്ളു. 

സാമൂഹ്യപുരോഗതിയില്‍ വ്യത്യസ്ത സാമൂഹൃഘടനകള്‍ നിര്‍ണ്ണയ 


കുപ്പെടുന്നതുതന്നെ സ്വത്തുടമസ്ഥതയുടെ രൂപവുമായി ബന്ധപ്പെടു | 


തിയാണ്‌. എല്ലാം പൊതു ഉടമസ്ഥതയിലായിരുന്നപ്പോള്‍ ഉപഭോഗ 


- തിന്റെ പ്രശ്നങ്ങള്‍ മാത്രമായിരുന്നു സജീവമായത്‌. സ്വകാര്യ സ്വത്തു 


ടസ്ഥത രൂപപ്പെട്ടതോടെ സമ്പത്തിന്റെ വിവിധ കര്‍ ലു 
ഭദ്യകര്‍തൃത്വത്തിന്റെയും ഉടമസ്ഥതയുടെയും ഉടമാവകാള്‍ത്ത ന്റെയും 
പ്രശ്നം ഉയര്‍ന്നുവന്നു. സ്വകാര്യ സ്വത്തുടമ്ഥേതയോടൊപ്പ 
പോതു ഉടമസ്ഥതയും നിലനിന്നു. ഇന്നും നിലനില്‍ക്കുന്നു. രി 
ണം പുറമ്പോക്ക്‌ ഭൂമി (പൊതു നിരത്തുകള്‍, കുളങ്ങള്‍; ഞ്‌ . 
മച്ചില്‍സ്ഥലങ്ങള്‍ തുടങ്ങിയവ) അവയുടെ സ്വകാര്യവത്കരണം മു 


മലയാളം ഓണപ്പതിപ്പ്‌ 


കകക 
കരകം 


തലാളിത്ത സാമുഹൃക്രമത്തില്‍ പോലും ആരും അംഗീകരിച്ചു കൊടു 
ക്കുമെന്ന്‌ തോന്നുന്നില്ല. പക്ഷേ, ഇന്ന്‌ അവയും സ്വകാര്യവത്കരിക്ക 
സമ്പത്തിന്റെ ഒരു രൂപമായി ആദികാലം മുതല്‍തന്നെ പരി 
ഗണിക്കപ്പെട്ടു വന്നിരുന്നു. സ്ഥലം. കെട്ടിടം, സ്വര്‍ണ്ണം വെള്ളി തുട 
ങ്ങിയ സമ്പത്തിന്റെ ഭാതികരുപങ്ങളില്‍നിന്ന്‌ വ്യത്യസ്തമായ സ്വഭാ 
വങ്ങള്‍ ആശയരുപങ്ങള്‍ക്കുണ്ട്‌. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം കൊ 
ടുത്താലും ഉപയോഗിച്ചാലും തീരില്ല എന്നതാണ്‌. കൊടുക്കുന്തോറും 
ഉപയോഗിക്കുന്തോറും ഏറിടും. മറ്റൊരു വൃത്യാസം വിവര വിശകലന 
ത്തിലൂടെ കുടുതല്‍ വിവരങ്ങള്‍ സൃഷ്ടിക്കപ്പെടും എന്നതാണ്‌. മൂര്‍ 
ത്തമായ ആശയങ്ങളില്‍നിന്ന്‌ അമൂര്‍ത്താശയങ്ങള്‍ രൂപപ്പെടുത്താന്‍ 
കഴിയുന്നു. വിവരസമ്പത്തിന്റെ കാര്യത്തില്‍ സ്വകാര്യ ഉടമസ്ഥത ഉണ്ടാ 
യിരുന്നെങ്കിലും അതിന്‌ പ്രാധാന്യമുണ്ടായിരുന്നെങ്കിലും ec 
യി മാറിയിട്ടില്ലാതിരുന്നതിനാല്‍ ഉടമാവകാശം പ്രധാന യ്‌ 
വന്നിരുന്നില്ല. ഏറിയ പങ്കും പൊതു ഉടമസ്ഥതയില്‍ തുടര്‍ന്നുപോ 
ന്നു. പക്ഷേ, എന്തിനെയും ഏതിനെയും വില്പനച്ചദക്കാക്കി മാറ്റുന്ന. 


ആഗസ്ററ്‌ 2004 ൭ 208 


« 


അദ്ധ്യാനശേഷിയെക്കൂടി ചരക്കാക്കി മാറ്റിയ, മുതലാളിത്ത വ്യവസ്ഥി 
തിയില്‍ അറിവും ഒരു ചരക്കായി കണക്കാക്കപ്പെട്ടുതുടങ്ങി. 

. 1986-ല്‍ ഉറുഗ്വേയില്‍ തുടങ്ങി 1995-ല്‍ മരക്കേഷില്‍ സമാപിച്ച 
8ാം വട്ടം ഗാട്ട്‌ ചര്‍ച്ചയില്‍ സേവനങ്ങള്‍ കൂടി ചരക്കാക്കി കണക്കാ 
ക്കി വ്യാപാരത്തിന്റെ പരിധിയില്‍ കൊണ്ടുവന്നതോടെ ആശയ (വി 
വര) സമ്പത്തിന്റെ (ബൌദ്ധികസ്വത്ത്‌) ഉടമസ്ഥതയുടെയും ഉടമാവകാ 
ശത്തിന്റെയും പ്രശ്നങ്ങള്‍ കൂടുതല്‍ സജീവമായി മുന്നോട്ടു വന്നു. 
ബൌദ്ധികസ്വത്തവകാശം ഉപഭോക്താക്കളുടെ താല്പര്യം പരിഗണിക്കു 
ന്നില്ല. ഉല്ലാദകരുടെ താല്പര്യം മാത്രമാണ്‌ കണക്കിലെടുക്കുന്നത്‌. ഭ 
തികസമ്പത്തിന്റെ ഉടമസ്ഥതയുടെയും ഉടമാവകാശത്തിന്റെയും പ്ര 
ശ്നങ്ങള്‍ കൈകാര്യം ചെയ്യുന്നതിന്‌ നിയമങ്ങള്‍ സമൂഹത്തില്‍ നില 
വിലുണ്ട്‌. എന്നാല്‍ പുതുതായി രൂപപ്പെട്ടുവരുന്ന ആശയോപകരണ 
ങ്ങളുടെയും ആശയങ്ങളുടെയും വിവരങ്ങളുടെയും അറിവിന്റെയും ഉട 
മാവകാശം സ്ഥാപിച്ചെടുക്കുന്നതിന്‌ ബൌദ്ധിക സ്വത്തവകാശനിയ 
മങ്ങള്‍ വേണ്ടത്ര രൂപപ്പെട്ടിട്ടില്ല. അവ രൂപപ്പെടുത്താനുള്ള നിര്‍ദ്ദേശം 
ഗാട്ട'ലോകവ്യാപാര സംഘടനാ വേദികളിലുണ്ടായി. 

വിവരം, വില്ലനച്ചരക്കായതോടെ, സ്വകാര്യ ഉടമസ്ഥതയും ഉടമാവ 
കാശവും പ്രധാന പ്രശ്‌നമായതോടെ, ഈ രംഗത്ത്‌ പൊതു. ഉടമസ്ഥ 
തയുടെ സംരക്ഷണവും പ്രധാന പ്രശ്‌നമായി ഉയര്‍ന്നുവന്നു. ഇന്നേവ 
രൊ പൊതു ഉടമസ്ഥതയില്‍ നിലനിന്നിരുന്ന അറിവെല്ലാം വളച്ചുകെട്ടി 
'സ്വന്തമാക്കാനുള്ള ശ്രമം തുടങ്ങി. നമ്മുടെ വേപ്പിന്റെയും മഞ്ഞളിന്റെ 
യുമടക്കം പ്രകൃതിവിഭവങ്ങളെക്കുറിച്ചുള്ള പരമ്പരാഗത അറിവടക്കം 
സ്വന്തമാക്കി ലാഭമുണ്ടാക്കാന്‍ വികസിത നാടുകളില്‍ ശ്രമം നടക്കു 
ന്നത്‌ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ശക്തന്മാരാണ്‌ അതില്‍ വിജയിക്കുന്നവര്‍. 
വിജുയികളാകട്ടെ, കൂടുതല്‍ ശക്തന്മാരായി മാറുകയും ചെയ്യും. ഇതില്‍ 
സോഫ്റ്റ്വെയറിനും അതിന്റെ കുത്തകാവകാശത്തിനും വമ്പിച്ച പ്രാ 
ധാന്യം കൈവരുന്നു. കാരണം അവയാണ്‌ വിവര വിനിമയ സംവിധാ 
നങ്ങളെ നിയന്ത്രിക്കുന്നത്‌. 
കംപ്യൂട്ടുകളോടൊപ്പം കമ്പോളത്തില്‍ വിലയില്ലാതെ കിട്ടിയിരുന്ന 
ഡോസ്‌- (DOSDisk Operating System) ചുരുങ്ങിയ വിലകൊടുത്ത്‌ 
വിപണനാവകാശം വാങ്ങിയ മൈക്രോസോഫ്ട്‌ അത്‌ MS DOS എന്ന 
പേരില്‍ വിറ്റ്‌ ലോക സോഫ്റ്റ്വെയര്‍ ഭീമനായി വളര്‍ന്ന കഥ ഇവിടെ 
ആരംഭിക്കുന്നു. ഡോസ്‌ പിന്നീട്‌ ഡോസ്‌ ഷെല്‍ എന്ന പേരില്‍ മെനു 
സ്രമ്പദായത്തില്‍ പുറത്തിറക്കി വിറ്റ്‌ പണമുണ്ടാക്കി. തുടര്‍ന്നാണ്‌ മൈ 
ക്രോസോഫ്റ്റ്‌ ജാലകം (MS Windows) വികസിപ്പിച്ചു വിറ്റ്‌ പണം വാ 
രിത്തുടങ്ങിയത്‌. വിന്‍ഡോസ്‌ യുനിക്‌സിനുവേണ്ടി ഉണ്ടാക്കപ്പെട്ടതും 
മറ്റാര്‍ക്കും ഉണ്ടാക്കാവുന്നതുമായിരുന്നു. ഇന്നും പ്രോഗ്രാമര്‍മാര്‍ക്ക്‌ ആര്‍ 
ക്കും അതുണ്ടാക്കാം. പക്ഷേ, അത്‌ ഡോസില്‍ പ്രയോഗിച്ച്‌ വില്ലനച്ച 
രക്കാക്കി ഉപയോഗപ്പെടുത്തുകയും മൂലരേഖകള്‍ (സോഴ്‌സ്‌ കോഡ്‌ 
രഹസ്യമാക്കി വച്ചും പകര്‍പ്പവകാശം നിഷേധിച്ചും ലൈസന്‍സ്‌ മാ 
ത്രം നല്‍കി പണം കുന്നുകൂട്ടുകയുമാണ്‌ മൈക്രോസോഫ്റ്റ്‌ ചെയ്തത്‌. 
വിന്‍ഡോസ്‌ മൈക്രോസോഫ്റ്റിന്റെ കുത്തകയായി നമ്മുടെ വിദഗ്ദ്ധ 
രടക്കം അംഗീകരിച്ച്‌, എം.എസ്‌. വിന്‍ഡോസ്‌ മാത്രമാണ്‌ ഉപയോഗി 
ക്കാന്‍ ലളിതമായിട്ടുള്ളതെന്ന്‌ പ്രചരിപ്പിച്ചതുമുലം നമ്മുടെ സമ്പത്ത്‌ 
ചോര്‍ത്തിക്കൊണ്ടുപോകാന്‍ മൈക്രോസോഫ്റ്റിനു കഴിഞ്ഞു. യുക്തി 
പൂര്‍വം വികസിപ്പിച്ച സചിത്ര സംവിധാനങ്ങള്‍ (Graphic User Inter 
face) ഏതും ഉപയോഗിക്കാന്‍ ലളിതമാണ്‌. അവ വികസിപ്പിക്കാനാവ്‌ 
ശ്യമായ സോഫ്റ്റ്വെയര്‍ ഉപകരണങ്ങളും സ്വതന്ത്ര സോഫ്റ്റ്വെയറു 
കളുടെ കൂട്ടത്തില്‍ ലഭ്യമാണ്‌. 
മേല്ലറഞ്ഞത്‌ ഒരു ഓപ്പറേറ്റിങ്‌ സംവിധാനത്തിന്റെ മാത്രം കഥയാ 
ണ്‌. ഇതേപോലെ ഒറാക്കിള്‍, സൈബേസ്‌, മൈക്രോസോഫ്റ്റ്‌ എസ്‌. 
ക്യു.എല്‍ തുടങ്ങിയ പരസ്പര ബന്ധിത വിവരസംഭരണികള്‍ 


10015), ഭൂതല വിവരസംവിധാനം (Geographical Information Systen 
615) തുടങ്ങി വിവിധ മേഖലകള്‍ക്കാവശ്യമായ ഒട്ടേറെ സോഫ്റ്റി 
യറുകള്‍ കുത്തകാവകാശം പറഞ്ഞ്‌ പണം വാരാന്‍ അവയുടെ ഉഴ 
വകാശം സ്ഥാപിച്ച കമ്പനികള്‍ ഉപയോഗിക്കുന്നുണ്ട്‌. അവയ; 
തത്തുല്യമോ അതിലും മെച്ചപ്പെട്ടതോ ആയ പൊതു ഉടമസ്ഥതയി ലുളള 
സോഫ്റ്റ്വെയറുകള്‍ ലഭ്യമാണ്‌. 

പൊതു ഉടമസ്ഥത പുതിയ സങ്കല്ഛമല്ല. സമൂഹം ആദിമഘട്ടം മുതല്‍ 
നടപ്പാക്കി വന്നിട്ടുള്ളതും ഏറിയും കുറഞ്ഞും നിലനിര്‍ത്തി 
ള്ളതുമാണ്‌. പക്ഷേ, സ്വകാര്യ ഉടമാ സ്രമ്പദായത്തില്‍ ശക്തന്മാരുന്ര 
വരാണ്‌ സമൂഹത്തെ നിയയന്ത്രിക്കുന്നതെന്നതുകൊണ്ട്‌ അവര്‍ 
സ്വത്തുക്കള്‍ കൈയടക്കാന്‍ ശ്രമിക്കുക എന്നതും അതില്‍ വിജയി കും 


(RDBMS), സോഫ്റ്റ്വെയര്‍ വികസനോപകരണങ്ങള്‍ (Development 


ര 


എന്നതും സ്വാഭാവികമാണ്‌. ആദിമ പൊതു ഉടമാ സമ്പ്രദായത്തില്‍ 
ന്ന്‌ സ്വകാര്യ സ്വത്തുടമാ സമ്്രദായത്തിലേക്കുള്ള മാറ്റം ഈ ക്രൈ 
റുത്തിന്റെയും വളച്ചുകെട്ടിന്റേതുമായിരുന്നു എന്നതിന്റെ തെളിവ്‌ ഇന്ന്‌ 
സോഫ്റ്റ്വെയറിന്റെയും സാങ്കേതികവിദ്യകളുടെയും മറ്റ്‌ ബദ്ധിക്സ് 
ത്തവകാശത്തിന്റെയും അടക്കം അറിവിന്റെ വിവിധ മേഖലകളെ വള 
ച്ചുകെട്ടി സ്വന്തമാക്കി കുത്തകാവകാശം സ്ഥാപിച്ച്‌ സമൂഹത്തെയുകെ 
കടുത്ത ചൂഷണത്തിന്‌ വിധേയമാക്കുന്ന പ്രകിയയില്‍ കാണാന്‍ കഴി 
യും. ഈ സാങ്കേതികവിദയകളൊന്നും ഇന്ന്‌ അവയുപയോഗിച്ച്‌ ലാഭം 
കൊയ്യുന്നവരുടെ കണ്ടുപിടുത്തമല്ല. 

കംപ്യൂട്ടര്‍ കണ്ടുപിടിച്ച ചാള്‍സ്‌ ബാബേജിന്‌ സ്വത്തവകാശത്തി 
ന്റെ നേട്ടമുണ്ടായിട്ടില്ല. ഇന്നേവരെ സോഫ്റ്റ്വെയര്‍ എഴുതിയ വിദ 
ഗ്ദ്ധരായ സ്വയംസംരംഭകര്‍ക്കോ, കൂലിക്കാര്‍ക്കോ അതിന്റെ നേട്ടമു 
ണ്ടായിട്ടില്ല. അവര്‍ സ്വന്തം ആവശ്യങ്ങള്‍ക്കോ സമൂഹത്തിനോ വേണ്ടി. 
പണിയെടുക്കുകയും സമൂഹം അതേവരെ സൃഷ്ടിച്ചതിനോട്‌ ചില പ 


തിയ ഘടകങ്ങള്‍ കൂട്ടിച്ചേര്‍ത്ത്‌ പുതിയ സമ്പത്ത്‌ രൂപപ്പെടുത്തുകയു . 


മാണ്‌ ചെയ്തത്‌. സമ്പത്ത്‌ കുന്നുകൂടിയത്‌ പണിയെടുത്തവര്‍ കണ്ടെ 
ത്തിയ സാങ്കേതികവിദ്യ പകര്‍ത്തിവില്‍ക്കുന്ന വ്യവസായ പ്രമുഖരാ 
ണ്‌. ഈ സാമൂഹ്യസമ്പത്തിന്മേലുള്ള കൈയേറ്റത്തിനും അതുപയോ 
ഗിച്ച്‌ സമൂഹത്തെ ചൂഷണം ചെയ്യുന്നതിനുമെതിരെ യഥാര്‍ത്ഥത്തില്‍ 
പണിയെടുക്കുന്ന സാങ്കേതിക വിദഗ്ദ്ധരുടെ സ്വാഭാവിക പ്രതികരണ 
മാണ്‌ സ്വതന്ത്ര സോഫ്റ്റ്വെയര്‍ പ്രസ്ഥാനം. അത്‌ ശ്രമിക്കുന്നത്‌, സാ 
മൂഹ്യ ഉടമസ്ഥതയിലുള്ള സോഫ്ട്വെയര്‍ സ്വകാര്യമായി വളച്ചുകെട്ടി 
ബൌദ്ധിക സ്വത്തവകാശം സ്ഥാപിക്കുന്നവരില്‍നിന്ന്‌ അതിനെ മോചി 
പ്പിച്ച്‌ സാമൂഹ്യ ഉടമസ്ഥതയില്‍ നിലനിര്‍ത്തുകയാണ്‌. സാമൂഹ്യ സമ്പ 
ത്തായ അറിവിനെ വളച്ചുകെട്ടുന്നവരില്‍നിന്ന്‌ അത്‌ പിടിച്ചെടുത്ത്‌ 
ഥാര്‍ത്ഥ ഉടമകളായ സമൂഹത്തെ എല്ലിക്കുകയാണ്‌. ഈ സങ്കല്ലത്തിന്‌ 
സമ്പത്തിന്റെ മറ്റെല്ലാ മേഖലകളിലും പ്രസക്തിയുണ്ട്‌. 
എന്താണ്‌ സ്വകാര്യ സോഫ്റ്റ്വെയറും പൊതു സോഫ്റ്റ്വെയറും 
തമ്മിലുള്ള തര്‍ക്കത്തിന്റെ ഉള്ളടക്കമെന്ന്‌ നോക്കാം. പ്രധാനമായി സാ 
ങ്കേതികം, സാമ്പത്തികം എന്നീ രണ്ട്‌ മാനദണ്ഡങ്ങളും അവയില്‍ രണ്ടി 
ലും ഉപമാനദണ്ഡങ്ങളും പരിഗണിക്കപ്പെടേണ്ടതായുണ്ട്‌. ഇവയെല്ലാം 
ഏതു മേഖലയിലുള്ള പ്രയോഗത്തിനാണ്‌ പരിഗണിക്കപ്പെടുന്നതെന്ന 
തും പ്രധാന വിഷയമാണ്‌. 
മേഖലാ നിരപേക്ഷമായി ലിനക്സാണോ എം.എസ്‌. വിന്‍ഡോസാ 
ണോ വേണ്ടതെന്നുള്ള ഇന്നു നടക്കുന്ന തര്‍ക്കം തന്നെ യഥാര്‍ത്ഥ പ്ര 
ശ്നങ്ങളില്‍നിന്ന്‌ സമൂഹത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള തന്ത്മാണ്‌. 
രണ്ടിനും അതിന്റേതായ മേഖലകളുണ്ട്‌. അവ രണ്ടും മാത്രമല്ല ത്രെ 
ഞ്ഞെടുപ്പിന്‌ വിധേയമാക്കേണ്ട സോഫ്റ്റ്വെയറുകള്‍. ആവശ്യമനുസ 
രിച്ചും പ്രവര്‍ത്തനമേഖല അനുസരിച്ചും മറ്റ്‌ ഒട്ടേറെ തിരഞ്ഞെടുപ്പു 
കള്‍ നടത്തേണ്ടതുണ്ട്‌. പൊതു തിരഞ്ഞെടുപ്പ്‌ സ്വകാര്യ സോഫ്റ്റ്‌ 
യറും പൊതു സോഫ്റ്റ്വെയറും പരിഗണിച്ച്‌ ഏതു. വേണമെന്ന്‌ തീരു 
മാനിക്കുകയാണ്‌. ഇതോടൊപ്പം കൊടുത്തിരിക്കുന്ന പട്ടിക പഠിച്ചാല്‍ 


ലയാളം ഓണപ്പതിപ്പ്‌ . 


ആഗസ്ററ്‌ 2004 ൫ 204 


പതു സാ ഫ്റ്വെയറുകളാണ്‌ നമ്മുടെ നാടിന്‌ അനുയോണ്യമെന്നും' 
ിര്‍വഹണരംഗത്തും വിദ്യാഭ്യാസമേഖലയിലും സ്വാഭാവികമായും 
ടുക്കപ്പെടേണ്ടതെന്നും വ്യക്തമാകും. 
നമ്മുടെ ചില ഭരണാധികാരികളും ചില സാങ്കേതിക വിദഗ്ദ്ധരും 
ബില്‍ ഗേറ്റ്സിനെക്കണ്ട്‌ അദ്ദേഹത്തിന്റെ മൈക്രോസോഫ്റ്റ്‌ വിന്‍ 
സ്‌ എക്‌സ്‌പി മലയാളത്തിലാക്കിത്തരണമെന്നപേക്ഷിച്ചത്‌ അദ്ദേ 
ഹത്തിന്റെ നിക്ഷേപം കൊണ്ടുവരുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന്‌ 
ന്നു. അത്‌ മലയാളത്തിലാക്കാന്‍ കേരളത്തില്‍ അദ്ദേഹം 
നിക്ഷേപം നടത്തേണ്ടതില്ല. ഇന്നുതന്നെ അദ്ദേഹത്തിന്റെ സ്ഥാപന 
ത്തില്‍ ജോലി ചെയ്യുന്ന മലയാളികളെ ഉപയോ 
ഗീ ച്ച്‌ ഏതാനും ദിവസങ്ങള്‍ക്കുള്ളില്‍ അദ്ദേഹത്തി 
അമേരിക്കയിലെ സ്ഥാപനത്തില്‍ തന്നെ ചെ 
ന്നതേയുള്ളു. അതു ചെയ്യാന്‍ അദ്ദേഹത്തി 
ന്‌ പ്രേരണ ലഭിക്കുന്നത്‌ നിക്ഷേപസാദ്ധ്യതയെ 
ഇവിടെ അദ്ദേഹത്തിന്‌ വിപുലമായ കമ്പോ 
ഉൃകിട്ടുമോ എന്നതിനെ ആശ്രയിച്ചാണിരിക്കുന്ന 


a കേരളത്തിലെ വിദ്യാഭ്യാസരംഗത്ത്‌ മൈക്രോ 
സോഫ്റ്റ്‌ ഉപയോഗിക്കാന്‍ തീരുമാനിച്ചതായി 
എ.ടി സ്‌ക്കൂള്‍ പദ്ധതിക്കായിറക്കിയ ഉത്തരവു 
കളും അതിന്റെ ഒന്നാം പാഠപുസ്തകവും സാക്ഷ്യ 
പ്പടുത്തുന്നു. ഭരണനിര്‍വഹണത്തിനും മൈക്രോ 
സോഫ്റ്റ്‌ ഉപകരണങ്ങള്‍ തന്നെ ഉപയോഗിക്ക 
മെന്ന തീരുമാനത്തിനായി സര്‍ക്കാരില്‍ സമ്മര്‍ 
9 ചെലുത്തുന്നവരാണ്‌, അവ മലയാളം മാത്രം 
തറിയുന്നവര്‍ക്കുപയോഗിക്കാനാവില്ലെന്ന പരി 
മിതിയും ലിനക്‌സ്‌ മലയാളത്തിലാക്കാനുള്ള 
പദ്ധതി നടന്നുവരുന്നു എന്ന കാര്യവും മനസ്സി 
ലാക്കി മൈക്രോസോഫ്റ്റ്‌ വിന്‍ഡോസ്‌ എക്‌സ്‌. 
പിമലയാളത്തിലാക്കാനുള്ള അടിയന്തിരാപേക്ഷ 
യുമായി അദ്ദേഹത്തെ കണ്ടത്‌. ഈ നടപടി അവ 
രുടെ നിലപാട്‌ അംഗീകരിച്ചു കിട്ടുന്നതിനും മുന്‍ , 
നിലപാടുകള്‍ സാധുകരിക്കുന്നതിനും മാത്രമുള്ള 


മാണ്‌ സോഴ്‌സ്‌ കോഡ്‌ ലഭ്യമാ 
യതുകാരണം, ലിനകസ്‌ മല 
യാളത്തിലാക്കാന്‍ 
യുന്ന ആര്‍ക്കും കഴിയും. 


ലിനക്‌സ്‌ മലയാളത്തിലാക്കാന്‍ അതറിയുന്ന 
ആര്‍ക്കും കഴിയും. കാരണം അതിന്റെ സോഴ്‌സ്‌ 
മോഡ്‌ ലഭ്യമാണ്‌. അത്‌ സാമൂഹ്യ ഉടമസ്ഥതയി 
ലുള്ളതായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതുമാണ. 
എന്നാല്‍ എം.എസ്‌. വിന്‍ഡോസ്‌ എക്സ്‌.പി 2 
യാളത്തിലാക്കാന്‍ ബില്‍ ഗേറ്റ്സിനു മാത്രമേ കഴി 
. അത്‌ മറ്റാര്‍ക്കും ചെയ്യാന്‍ കഴിയില്ല. കാരണം 
പ സോഴ്സ്‌ കോഡ്‌ മറ്റാര്‍ക്കും ലഭ്യമല്ല. അത ബദ്ധികസ്വത്ത 
വകാശ നിയന്ത്രിതമായതിനാല്‍ അതില്‍ മാറ്റം വരുത്തുന്നതില്‍നിന്ന്‌ 
മറ്റെല്ലാവരും നിയമം മൂലം തടയപ്പെട്ടിരിക്കുന്നു. ഈ ഒറ്റക്കാരുത്തിലു 
ടെ ഇന്നത്തെ തര്‍ക്കത്തിന്റെ മുഴുവന്‍ സങ്കീര്‍ണ്ണതകളും വെളിവാക്ക 
പ്പെടുന്നു. 
eee മൊത്തം ചെലവ്‌ കണക്കാക്കി വേണം eee 
ഘടകങ്ങളുടെ തെരഞ്ഞെടുപ്പില്‍ തീരുമാനമെടുക്കാനെന്ന വാദം രു 
യാണ്‌. ഇത്‌ പരിഗണിച്ചാലും മൈക്രോസോഫ്റ്റ ഉപകരണങ്ങളല്ല 
രളത്തിലെ ഭരണനിര്‍വഹണരംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും തെ 
രഞ്ഞെടുക്കപെടേണ്ടതെന്ന്‌ വ്യക്തമാണ്‌. = 
ബം എം.എസ്‌. വിന്‍ഡോസിന്‌ യും! - 
യണ്‌ നിലവില്‍ കമ്പോളത്തില്‍ കൂടുതല്‍ പ്രചരിപ്പിക്കപ്പെട്ടിരിക്കു 


ന്നതും ഉപയോഗിക്കപ്പെടുന്നതും. അവയിലാണ്‌ നിലവില്‍ സേവന 
പിന്തുണ കുടുതല്‍ ലഭിക്കുന്നത്‌. അവയിലാണ്‌ നമ്മുടെ വിദഗ്ദ്ധരില്‍ 
ബഹുഭൂരിപക്ഷവും പരിശീലനം നേടിയിരിക്കുന്നത്‌. സ്വകാര്യ സോ 
ഫ്റ്റ്വെയറുകള്‍ക്കിടയില്‍ അതിനാണ്‌ കൂടുതല്‍ മേന്മയുള്ളത്‌. 
ചുരുക്കത്തില്‍ പ്രസക്തമായ മേഖലകള്‍ക്കനുസരിച്ച്‌ ചോദ്യവും 
ഉത്തരവും കണ്ടെത്തേണ്ടതുണ്ട്‌. | 
സര്‍ക്കാര്‍ വകുപ്പുകള്‍ക്കും വലിയ ശൃംഖല ആവശ്യമായ സ്ഥാപ 
നങ്ങള്‍ക്കും (ണം, e-banking, e-commerce, e-education Td 
സ്വാഭാവികമായും വളരെ അനുയോജ്യമായുള്ളത്‌ പൊതു സോഫ്റ്റ്വെ 
യറുകളാണ്‌. കാരണം, ലൈസന്‍സ്‌ നിബന്ധന 
കളില്ലാതെ. പൂര്‍ണ്ണമായ ഉടമസ്ഥത കരസ്ഥമാ 
ക്കാം. ആവശ്യാനുസരണം വികസിപ്പിക്കാം. എത്ര 
വേണമെങ്കിലും വ്യാപകമായി ഉപയോഗിക്കാം. 
സോഫ്റ്റ്വെയര്‍ മേഖലയ്ക്കാവശ്യമായ നി 
ക്ഷേപം പൂര്‍ണ്ണമായും തദ്ദേശീയമായിത്തന്നെ 
ലഭ്യമാകുകയും വിനിയോഗിക്കപ്പെടുകയും ചെ 
യ്യും. മേല്‍കാരണങ്ങള്‍കൊണ്ടുതന്നെ ചെലവ 
വളരെ കുറയും. തൊഴില്‍ ലഭ്യത ഉയരും. , 
ഇവിടെ തിരഞ്ഞെടുപ്പ്‌, ആവശ്യമെങ്കില്‍ത്ത 
ന്നെ, അത്‌ നടത്തേണ്ടത്‌ ഓപ്പറേറ്റിങ്‌ സിസ്റ്റം/ 
ശൃംഖലാ സോഫ്റ്റ്വെയറുകളായ (Operating 
System/Network Software) യുനിക്സും ലിന 
ക്സും തമ്മിലും പരസ്പരബന്ധിത വിവര സം 
ഭരണികളായ (Relational Data Base Management 
ടൃ ഒറാക്കിളും തത്തുല്യമായ Postgre-SQL. 
14-90. തുടങ്ങിയവയും തമ്മിലുമാണ്‌. മൈ 
ക്രോസോഫ്റ്റ്‌ ഉല്പന്നങ്ങള്‍ ഈ മേഖലയില്‍ പരി 
ഗണനപോലും അര്‍ഹിക്കുന്നില്ല. ബന്ധപ്പെട്ട 
ഉദ്യോഗസ്ഥര്‍ക്കും ഉപയോക്താക്കള്‍ക്കും വിദ 
ഗ്ദ്ധര്‍ക്കും ആവശ്യമായ പരിശീലനം സംബന്ധി 
ച്ചിടത്തോളം ഇവയെല്ലാം ഒരേപോലെയാണ്‌. 
അതിനുള്ള സൌകര്യം ഇനിയും സൃഷ്ടിക്കപ്പെ 
ടേണ്ടതുണ്ട്‌. അവയ്ക്കാവശ്യമായി വരുന്ന ചെ 
ലവ്‌ തദ്ദേശീയമായി കണ്ടെത്താവുന്നതും വിനി 
യോഗിക്കപ്പെടുന്നതുമാണ്‌. ഇതിലൂടെ ഇവിടെ 
ഐ.ടി വ്യവസായം വികസിക്കാനും സ്വകാര്യ സം 
രംഭകരടക്കം ഈ മേഖലയില്‍ സൃഷ്ടിക്കുന്ന പു 
തിയ മൂല്യം അവര്‍ക്കുതന്നെ ലഭ്യമാകുന്നതിനും 
ഉതകുന്നതുമാണ്‌. . 
ഒറ്റപ്പെട്ട കംപ്യൂട്ടറുകളില്‍ (പേഴ്‌സണല്‍ കം 
പ്യൂട്ടര്‍) ഏത്‌ സോഫ്റ്റ്വെയര്‍ ഉപയോഗിക്കണ 
മെന്ന ചോദ്യം വരുമ്പോള്‍ ഉത്തരം വ്യത്യസ്തമാണ്‌. തിരഞ്ഞെടുപ്പ്‌ മൈ 
ക്രോസോഫ്റ്റ്‌ ഉല്പന്നങ്ങളും സ്വതന്ത്ര സോഫ്റ്റ്വെയറും തമ്മിലാണ്‌ 
വേണ്ടിവരിക. നിലവില്‍ അവര്‍ക്ക്‌ ലഭ്യമായ പരിശീലനത്തിനനുസരി 
ച്ച്‌ ഉത്തരം വ്യത്യസ്തമാകാം. നിലവില്‍ പരിശീലനം ലഭിച്ചവര്‍ക്ക്‌ അവ 
യുപയോഗിക്കുന്നതാണെളുപ്പം. ഏതു മേഖലയിലായാലും ഇനിയും പരി 
ശീലിപ്പിക്കപ്പെടേണ്ടവര്‍ക്ക്‌ സ്വതന്ത്ര സോഫ്റ്റ്വെയറുകള്‍ തെരഞ്ഞെ 
ടൂക്കുകയാണ്‌ മെച്ചം. ചെലവും കുറയും. പഠനവും എളുപ്പമാണ്‌. കാ 
രൃക്ഷമത കൂടുതലുമാണ്‌. സ്വാഭാവികമായും വിദ്യാഭ്യാസത്തിനായി സ്വ 
തന്ത്ര സോഫ്റ്റ്വെയറുകള്‍ തന്നെ ഉപയോഗിക്കപ്പെടണം. 
സര്‍ക്കാര്‍- അര്‍ദ്ധസര്‍ക്കാര്‍ മേഖലകളില്‍ സോഫ്റ്റ്വെയര്‍ തെര 
ഞ്ഞെടുക്കേണ്ടിവരുമ്പോള്‍ നിലവില്‍ പ്രചാരമുള്ള പ 
കളില്‍ പരിശീലനം ലഭിച്ച ഏതാനും വിദഗ്ദ്ധരുടെയും അവയില്‍ നി 


അതി. 


ലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2൧004൦ 2095 


ക്ഷേപം നടത്തിയിട്ടുള്ള ചുരുക്കം ചില വ്യവസായികളുടെയും താല്ല 
ര്യം മാത്രമല്ല നോക്കേണ്ടത്‌. മൊത്തം ഉപയോക്താക്കളുടെയും പരി 
ശീലനം ലഭിക്കേണ്ടവരുടെയും നിക്ഷേപകരുടെയും അവര്‍ക്ക്‌ ലഭ്യമാ 
കുന്ന ലാഭസാദ്ധ്യതയുടെയും അടിസ്ഥാനത്തിലായിരിക്കണം തെരഞ്ഞെ 
ടുപ്പ്‌. മൊത്തം ചെലവ്‌, ഭാവിചെലവ്‌, വികസന സാദ്ധ്യത, നേടാന്‍ 
സാദ്ധ്യമായ വൈദഗ്ദ്ധ്യനിലവാരം, കയറ്റുമതി സാദ്ധ്യത, പശ്ചാത്തല 
സാകര്യങ്ങളുടെ വിലയടക്കം മൊത്തം ചെലവ്‌, വിദേശനാണ്യ ചെല 
വിനുള്ള കുറവ്‌, തദ്ദേശീയ വിഭവ വിനിയോഗത്തിലുള്ള വര്‍ദ്ധനവ്‌ തു 
ടങ്ങിയ ഘടകങ്ങളും പരിഗണനാവിഷയങ്ങളാകണം. ഇവയെല്ലാം നോ 
ക്കിയാല്‍ സര്‍ക്കാരിന്റെയും കേരളസമൂഹത്തിന്റെയും താല്പര്യം ഭരണ 
നിര്‍വഹണ പരിഷ്‌കാരത്തിന്‌ സ്വതന്ത്രവും തുറന്ന സോഴ്‌സ്‌ കോഡു 
ള്ളവയുമായ സോഫ്റ്റ്വെയറുകള്‍ ഉപയോഗിക്കുക എന്നതു മാത്രമാ 
ണ്‌. അതു ചെയ്യുന്നതോടെ കേരളത്തിലെ ഐ.ടി വ്യവസായം പതിന്മ 
ടങ്ങ്‌ വീപുലപ്പെടുകയും മൊത്തം സമ്പദ്ഘടനയില്‍ സ്വകാര്യ സോ 
ഫ്റ്റ്വെയറുകള്‍ ഉപയോഗിക്കുന്നതിനേക്കാള്‍ മെച്ചപ്പെട്ട വികാസം ഉ 
ണ്ടാവുകയും ചെയ്യും. വിദേശനിക്ഷേപം കൊണ്ടുണ്ടാകുന്നതിനെക്കാള്‍ 
കൂടുതല്‍ വിദേശനാണ്യവരുമാനം ചെലവുകുറഞ്ഞ സോഫ്റ്റ്വെയര്‍ 
നിര്‍മ്മിച്ച്‌ മെച്ചപ്പെട്ട ലാഭത്തില്‍ കയറ്റുമതി ചെയ്യുന്നതിലൂടെ നേടാ 
നും കഴിയും. 

ഇന്ന്‌ നിലവിലുള്ള സാഹചര്യത്തില്‍ ഇലക്ട്രോണിക്‌ ഭരണനിര്‍വ 
ഹണം എത്രമാത്രം ആവശ്യമാണ്‌, ആശാസ്യമാണ്‌ തുടങ്ങിയവ തിക 
ച്ചും വ്യത്യസ്തമായ പരിഗണനാവിഷയങ്ങളാണ്‌. ഇലക്ട്രോണിക്‌ ഭര 
ണനിര്‍വഹണം ഏര്‍പ്പെടുത്താന്‍ പരിപാടിയുണ്ടെങ്കില്‍ അത്‌ സ്വത 
ന്ത്വും തുറന്ന സോഴ്‌സ്‌ കോഡുള്ളതും പൊതു ഉടമസ്ഥതയിലുള്ള 
തുമായ (General Public Licence) സോഫ്റ്റ്വെയറുകള്‍ ഉപയോഗി 
ച്ചാവണം. സര്‍ക്കാര്‍ മേഖലയില്‍ ഇലക്ട്രോണിക്‌ ഭരണനിര്‍വഹണം 
ഏര്‍പ്പെടുത്തിയാലും ഇല്ലെങ്കിലും കേരളത്തിലെ സോഫ്റ്റ്വെയര്‍ നിര്‍ 
മ്മാതാക്കളായ വ്യവസായ സംരംഭകരെയും കയറ്റുമതിക്കാരെയും സം 
ബന്ധിച്ചിടത്തോളവും അവരുടെ കയറ്റുമതിയും ആഭ്യന്തര കമ്പോള 
വും വരുമാനവും ലാഭവും വര്‍ദ്ധിപ്പിക്കാനും ഉതകുന്നതും സ്വതന്ത്ര സോ 
ഫ്റ്റ്വെയറുകളാണ്‌. 


കേരളത്തിന്റെ വിവര വ്യവസായ വികസനത്തില്‍ 
സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ സാദ്ധ്യതകള്‍ 

കേരളത്തിന്റെ വിവര വ്യവസായ സാദ്ധ്യതകളെക്കുറിച്ചും ഭരണ 
നിര്‍വഹണരംഗത്ത്‌ ഉപയോഗിക്കേണ്ട സോഫ്റ്റ്വെയര്‍ തിരഞ്ഞെടു 
ക്കുന്നതിനെക്കുറിച്ചും ധാരാളം ചര്‍ച്ചകള്‍ നടക്കുന്നുണ്ട്‌. ഇവിടെ നി 
ക്ഷേപം കൊണ്ടുവരുന്നതിനായി സര്‍ക്കാര്‍ തലത്തില്‍ ഒട്ടേറെ പ്രഖ്യാ 
പനങ്ങളും നടപടികളും ഉണ്ടാകുന്നുണ്ട്‌. ഇതില്‍ കാണാതെ പോകുന്ന 
ചില കാര്യങ്ങളുണ്ട്‌. . 

വിവര വ്യവസായ വികസനത്തിന്‌ അനുകൂലമായ ഒട്ടേറെ ഘട 
കങ്ങള്‍ ഒത്തിണങ്ങിയ സംസ്ഥാനമാണ്‌ കേരളമെന്ന കാര്യത്തില്‍ സം 
ശർമില്ല. അതില്‍ വിദഗ്ദ്ധ മ്നുഷ്യവിഭവമാണ്‌ പ്രധാന ഘടകമെന്ന 
തും പരക്കെ അംഗീകരിക്കപ്പെട്ട കാര്യമാണ്‌. പക്ഷേ, കുറഞ്ഞ കൂലി 
ക്ക്‌ മനുഷ്യവിദവത്തിന്റെ ചൂഷണം നടത്താന്‍ ബഹുരാഷ്ട്ര മൂലധന 
ത്തിന്‌ വാതില്‍ തുറന്നിടുക എന്നതു മാത്രമാണ്‌ ഇതിനുള്ള മാര്‍ഗ്ഗ 
മെന്ന കാഴ്ചപ്പാട്‌ ശരിയല്ല. അതിലൂടെ ലഭ്യമാകുന്നത്‌ കുറെ തൊഴില 
വസരങ്ങളാണെന്നത്‌ ശരിയാണ്‌. അതിനായി നാം നടത്തുന്ന നിക്ഷേ 
പത്തിന്‌ ആനുപാതികമായ നേട്ടം നമുക്കല്ല ഉണ്ടാകുന്നത്‌. വിദേശ മൂ 
ലധനനിക്ഷേപത്തിന്റെ അനുപാതത്തില്‍ കൂടുതലായ ഭാഗം അവര്‍ 
ക്ക്‌ കടത്തിക്കൊണ്ടു പോകാനുള്ള സാദ്ധ്യതയാണ്‌ ഇന്നത്തെ നില 
യില്‍ ഉണ്ടാകുന്നത്‌. നമ്മുടെ മനുഷ്യാദ്ധ്യാനം സൃഷ്ടിക്കുന്ന മൂല്യം കട 
ഞി ഉപകരണങ്ങളുടെ വിലയായും സോഫ്റ്റ്വെ 


യറിന്റെ ലൈസന്‍സ്‌ ഫീയായും അമിതനിരക്ക്‌ ഈടാക്കുന്നതി . 
ബഹുരാഷ്ട്ര മൂലധനത്തിന്‌ കഴിയും. അവസാനവിശകലനത്തില്‍ ഈ 
കച്ചവടം നമുക്ക്‌ നഷ്ടമാണ്‌. 

ഈ അമിതചൂഷണം ഒഴിവാക്കാന്‍ ഫ്രീ സോഫ്റ്റ്വെയര്‍ ദ്ര കണ 


' ഹിപ്പിക്കുന്നതിലൂടെ കഴിയും. ഒരുപക്ഷേ, ചില ബഹുരാഷ്ട്ര കവന) 
കളുടെ നിക്ഷേപം ഇവിടെ വന്നില്ലെന്നു വരാം. എന്നാല്‍ മറ്റുള്ളവര്‍ a 


ന്നോട്ടു വരും. അപ്പോള്‍ മാറിനില്‍ക്കുന്നവരും താനേ വരും, അമിത 
ലാഭം കുറച്ച്‌ ന്യായമായ നിരക്കില്‍ നമുക്ക്‌ ഉപകരണങ്ങളും സേവന 
ങ്ങളും ലഭ്യമാകുകയും ചെയ്യും. കുത്തകകള്‍ തമ്മിലുള്ള മത്സരം ഒരു 
യാഥാര്‍ത്ഥ്യമായി എല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ. ആര്‌ ഇയിക്കും 
എന്ന തര്‍ക്കമല്ല നമുക്കാവശ്യം. നിഷ്പക്ഷത പാലിച്ച്‌ ഇയിക്കുന്നവ 
രുടെ കൂടെ കൂടുകയുമല്ല, നാം ചെയ്യേണ്ടത്‌. ആരു ജയിക്കുന്നതിലു 
ടെയാണ്‌ നമ്മുടെ താല്പര്യം സംരക്ഷിക്കപ്പെടുക എന്ന്‌ കണ്ടെത്തുക 
യും അവരെ പ്രോത്സാഹിപ്പിക്കുകയുമാണ്‌ വേണ്ടത്‌. അത്‌ നാം ൭ 
ന്നെയാകുന്നത്‌ ഏറ്റവും ഉചിതം. അതസാദ്ധ്യമെങ്കില്‍, ഏറ്റവുമടുത്ത 
സഹയാത്രികര്‍. അതല്ലാതെ കുറെ കുത്തകകള്‍ തമ്മിലുള്ള മത്സരമു 
ണ്‌ നടക്കുന്നതെന്ന കാരണം പറഞ്ഞ്‌ ജയിച്ചിരിക്കുന്ന ഏറ്റവും വലിയ 
കഴുത്തറപ്പന്റെ ഏജന്റായി മാറ്റുകയല്ല നാം ചെയ്യേണ്ടത്‌. കാലികമായി 
ശരിയായ നിലപാടെടുക്കുക എന്നതാണ്‌ യുകതമായ നടപടി. 
വിദേശനിക്ഷേപം സ്വാഗതം ചെയ്യുന്നത്‌ സമ്പത്തുല്ലാദനവും തൊ 


' ഴിലവസരവും വര്‍ദ്ധിപ്പിക്കാനാണ്‌. അതല്ലാതെ നിക്ഷേപകരെ നന്നു 


ക്കാന്‍ മാത്രമല്ല. അവര്‍ക്ക്‌ ന്യായമായ ലാഭം കിട്ടണമെന്നത്‌ ശരി. അതാ 
യത്‌, നിക്ഷേപത്തിന്റെ തുകയല്ല, ഉല്ലാദിപ്പിക്കപ്പെടുന്ന സമ്പത്തും സ്യ 
ഷ്ടിക്കപ്പെടുന്ന തൊഴിലവസരവുമാണ്‌ ഫലപ്രാപ്തിയുടെ ശരിയായ 
മാനദണ്ഡങ്ങള്‍. കുറഞ്ഞ നിക്ഷേപം കൊണ്ട്‌ കൂടുതല്‍ ഉല്ലാദനവും 
കയറ്റുമതിയും തൊഴിലവസരവും സൃഷ്ടിക്കാന്‍ കഴിയുക സ്വതന്ത്ര 
വും തുറന്ന സോഴ്സ്‌ കോഡുള്ളതുമായ സോഫ്റ്റ്വെയറുകളുടെ ഉപ 
യോഗത്തിലൂടെയാണ്‌. തദ്ദേശീയ വ്യവസായികളുടെ താല്പര്യം മാനദ 
ണ്ഡമായെടുത്താലും നാം പ്രോത്സാഹിപ്പിക്കേണ്ടത്‌ സ്വതന്ത്ര സോ 
ഫ്റ്റ്വെയറുകളെയാണ്‌. 
അറിവിനെ വേലികെട്ടി തിരിച്ച്‌ സ്വത്തുടമസ്ഥത സ്ഥാപിക്കുന്ന പ്ര 
വണത സാമൂഹ്യവികാസത്തിന്‌ മാത്രമല്ല, മുതലാളിത്ത വികാസത്തി 
നുപോലും എതിരാണെന്ന ലളിതമായ യാഥാര്‍ത്ഥ്യം മനസ്സിലാക്കിയാല്‍ 
ഇന്ന്‌ സോഫ്റ്റ്വെയര്‍ രംഗത്തെ മത്സരത്തില്‍ ആരു ജയിക്കുമെന്നും 
ജയിക്കണമെന്നുമുള്ള കാര്യത്തില്‍ തര്‍ക്കമുണ്ടാക്കേണ്ടതില്ലെന്ന്‌ ബേ 
ദ്ധ്യപ്പെടും. ബഹുഭൂരിപക്ഷവും രാഷ്ട്രങ്ങളും ജനതകളും ജനവിഭാ 
ഗങ്ങളും വര്‍ഗ്ഗങ്ങളും വിവര ദരിദ്രരായിരിക്കേ, ഈ വിഭജനം അംഗീ 
കരിച്ചുകൊടുക്കാന്‍ മനുഷ്യസമൂഹത്തിനാവില്ല. കമ്പോളം വികസിച്ചു 
കിട്ടുക എന്ന താല്ലര്യമുള്ള വ്യവസായ സംരംഭകര്‍ക്കാര്‍ക്കും അത്തരം 
സങ്കുചിത നിലപാടെടുക്കാന്‍ കഴിയില്ല. അതുകൊണ്ടുതന്നെ, സാമൂ 
ഹ്യവികാസത്തിന്റെ സ്വാഭാവിക നിയമപ്രകാരം, വിവര കുത്തകവിരുധ 
പ്രസ്ഥാനത്തിനാണ്‌ ഭാവിയെന്ന്‌ വ്യക്തമാകുന്നു. ജയിക്കുന്നവരുടെ 
കൂടെ കൂടുകയാണ്‌ ശരിയെന്ന നിലപാടായാലും നാം എടുക്കേണ്ട നി 
ലപാടുകള്‍ക്ക്‌ വൃത്യാസം ഉണ്ടാകുന്നില്ല. ഇന്ന്‌ ജയിച്ചു നില്‍ക്കുന്നവ 
രുടെ കൂടെ കൂടുകയല്ല, ജയിക്കാന്‍ സാദ്ധ്യതയുള്ളവരുടെ കൂടെ കൂടു 
കയാണ്‌ ബുദ്ധി. 2 
മാത്രമല്ല, വിവരം ഷെല്‍ഫിലെ പഴം പോലെയാണെന്നാണ്‌ പറയ 
പ്പെടുന്നത്‌. താമസിക്കുത്തോറും പഴുത്തു ചീഞ്ഞുപോകും. ലഭ്യമായ 
വിവരം സമയത്ത്‌ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കില്‍, മറ്റാരെങ്കിലും അത്‌ 
കണ്ടെത്തുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. വിവരസാങ്കേതി 
കവിദ്യാരംഗത്ത്‌ ഇന്നേവരെ ഒരു നേട്ടവും പറയാനില്ലാത്ത തമിഴ്‌നാടു 


പോലും സ്വതന്ത്ര സോഫ്റ്റ്വെയര്‍ രംഗത്ത്‌ നമ്മെക്കാള്‍ മുന്‍പിലായി 


രിക്കുന്നതായി വാര്‍ത്ത വന്നിരിക്കുന്നു. 


ലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 ൦ 206 


. സഹകരണ വികസന കോര്‍പറേഷന്റെ (NCDC) സഹ 


ശൃംഖലയുടെ സ്ഥിരത സുദയഡം 


ഇന്നാവശ്യക്കാരില്ല; 
ലദ്യവുമല്ല. 


പരിശീലന സാകര്യം 


വളരെ ലളിതം. 


ഉപയോഗലാളിത്യം 


തിരഞ്ഞെടുക്കാം 


സോഫ്റ്റ്വെയര്‍ സുരക്ഷ കൂടുതല്‍ 
വിവരസുരക്ഷിതത്വം കൂടുതല്‍ 
പ്രവര്‍ത്തനകാര്യക്ഷമത കൂടുതല്‍ 
പഠനസാദ്ധ്യത പൂര്‍ണ്ണം 
സാമ്പത്തികം 

ലൈസന്‍സ്‌ ഫീ വേണ്ട 

ഉടമസ്ഥത കൈമാറി കിട്ടുന്നു 
മൂല്യുവര്‍ദ്ധനവിനുള്ള സാദ്ധ്യത | വളരെ കൂടുതല്‍ 
കൈമാറ്റം കി 

വില്പന സാദ്ധ്യമാണ്‌ 

ലാഭം . മുഴുവന്‍ 

തൊഴില്‍സാദ്ധ്യത താരതമ്യേന കൂടുതല്‍ 
- തികോപകരണം വില കുറഞ്ഞവ മതി 


നവീകരണച്ചെലഡ്‌ 


ഇന്നും സാമൂഹ്യമായ. ഈ കാഴ്ചപ്പാട്‌ നമ്മുടെ രാജ്യത്ത്‌ sag 
മുപ്പെട്ിട്ില്ല. തങ്ങള്‍ പരിചയപ്പെട്ടത്‌ ബൌദ്ധിക സ്വത്തവക; 
യന്രിതമായ സ്വകാര്യ സോഫ്റ്റ്‌വെയറായതിനാല്‍, യയ 
മത്രമേ അറിയു എന്നതിനാല്‍, നിലവിലുള്ള സാങ്കേതിക വിദ 
എല്ലാ മേഖലകള്‍ക്കും സ്വകാര്യ സോഫ്റ്റ്വെയറുകള്‍ ൽ ടം 
പാര്‍ശ ചെയ്യുന്നത്‌. അതിനനുസ്ൃതമായാണ്‌ ടെണ്ടര്‍ 
ത്ലോറാക്കപ്പെടുന്നത്‌. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങ ee 
ഉ-ഗവേണന്‍സിന്റെ കാര്യത്തില്‍ സാങ്കേതികോപദേഷടാള യ 
താനുള്ള ടെണ്ടറും വിവിധ ജില്ലകളില്‍ കേന്ദ്രസര്‍ക്കാരിന്റെ 


സ്വകാര്യ സോഫ്റ്റ്വെയര്‍ 


ഉണ്ട്‌ 


മാനദണ്ഡം പൊതു സോഫ്റ്റ്വെയര്‍ 
സാങ്കേതികം 

സചിത്രസംവിധാനം 

വൈറസ്ബാധ ബാധിക്കുന്നില്ല 


വലിയൊരു പ്രശ്‌നമാണ്‌ 


വളരെ കുറവ്‌ 


കുറവ്‌. വികസിപ്പിച്ചുവര്‍ക്ക്‌/ 
ഉടമയ്ക്ക്‌ മാത്രമേ കഴിയു 


ഉടമസ്ഥനോ അവരുടെ കൂട്ടാളികള്‍ക്കോ 
മാത്രമേ കഴിയൂ. നിലവില്‍ കമ്പോളം 
സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, 

അതിനാല്‍ കുടുതല്‍ ലഭ്യമാണ്‌. 


വികസനസാദ്ധ്യത കൂടുതല്‍. 
ആര്‍ക്കും വികസിപ്പിക്കാം 
സേവനപിന്തുണ/ ആര്‍ക്കും നല്‍കാം. 


ആവശ്യമുണ്ടായാല്‍ ലഭ്യമാകും. 


ആവശ്യമുള്ളവ മാത്രമായി 


അമിതവില ഈടാക്കാനായി 
ഒട്ടേറെ സൌകര്യങ്ങള്‍ 
കൂട്ടിച്ചേര്‍ത്ത്‌ സങ്കീര്‍ണ്ണമാക്കിയിരിക്കുന്നു. A 


.കുറവ്‌ 


കുറവ്‌ 


ടട 


മായി സഹകരണസംഘങ്ങള്‍ക്ക: 


“ക്കാണ്‌ ഗുണം? മുന്‍കാലത്ത്‌ 


യത്തോടെ 1 ഫ്റ്റ്വെയര്‍ വ്യാപകമായി ലഭ്യമല്ലായി 


കുറവ്‌ 
പ്രവര്‍ത്തനം മാത്രം 


വേണം വ 
ഇല്ല. ഉപയോഗിക്കാനുള്ള ലൈസന്‍സ്‌ മാത്രം. 
തീരെ കുറവ്‌ : 
സാദ്ധ്യമല്ല 


സാദ്ധ്യമല്ല 
ഉടമകളുമായി പങ്കുവയ്ക്കണം. 


കുറവ്‌ 
വില കൂടിയവ വേണം 


ന്ന സമഗ്ര സഹകരണ വികസന പ്രോജക്ടിന്റെ (121) ഭാഗ 
യി സോഫ്റ്റ്വെയര്‍ സ്ഥാപിക്കാനുള്ള 


സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ടെണ്ടറും മറ്റും ഉദാഹരണ 
ങ്ങളാണ്‌. 
ഇനിയെങ്കിലും 
മെന്ന്‌ ആരെങ്കിലും 
യോഗിച്ചില്ല എന്ന മറുചോദ്യം 


- മ്ജാളം ഓണപ്പതിപ്പ്‌ 
ആഗനററ്‌ 2004 ൦ 297 


സ്വതന്ത്ര സോഫ്റ്റ്വെയര്‍ ഉപയോഗിച്ചു തുടങ്ങണ 
പറഞ്ഞാല്‍ മുന്‍കാലത്ത്‌ എന്തുകൊണ്ടത 
ചോദിച്ച്‌, നിര്‍ദ്ദേശം മുന്നോട്ടുവയ 
J ാണ്ടാര്‍ 

ത്തരം മുടിക്കാനുള്ള ശ്രമമാണ്‌ കാണുന്നത്‌. ഇതുകെ 
Hoty ്‌ പൊതു ഉടമസ്ഥതയിലുള്ള സോ 
രുന്നു. അവയെക്കുറിച്ച്‌ വേണ്ടത്ര 


വിവരം ലഭ്യമായിരുന്നില്ല. ഇന്നവ ലഭിക്കുന്നു. അവ ഉപയോഗപ്പെടു 
ു ത്തുകയാണ്‌ നമുക്ക്‌ ഗുണ്പ്രദമായിട്ടുള്ളത്‌. മുന്‍കാലത്ത്‌ ഉപയോഗി 
Ls ച്ച എന്നതിന്റെ പേരില്‍ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും അനാവശ്യ തര്‍ 
ക്കം ഉന്നയിച്ചും സമയം കളയുന്നത്‌ നമ്മുടെ വിഭവവും സമയവും പാ 


Be ചാന്‍സലര്‍ ഡോ. ഇക്ബാല്‍ അടുത്തിടെ ഇക്കാര്യം ശരിയായിത്തന്നെ 
പൂണ്ടിക്കാണിക്കുകയുണ്ടായി. 
സ്വകാര്യ സോഫ്റ്റ്വെയറുകള്‍ മാത്രം അടക്കിവാണിരുന്ന 1998-ല്‍ 
El (സ്വതന്ത്ര സോഫ്റ്റ്വെയര്‍ ഫണ്ടേഷന്‍ കേരളത്തില്‍ സ്ഥാപിതമാ 
| യത്‌ 2000-ല്‍ മാത്രമാണ്‌) കഴിഞ്ഞ ഇടതുപക്ഷ സര്‍ക്കാരിന്റെ കാല 
sh i ത്തുതന്നെ കേരളത്തില്‍ സ്വതന്ത്ര സോഫ്റ്റ്വെയര്‍ ഉപയോഗിക്കാനും 
roe വികസിപ്പിക്കാനുമുള്ള പദ്ധതി അംഗീകരിക്കുകയും തുടക്കമിടുകയും 
pe 1 ചെയ്തിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യമുന്നണിയുടെ നേതൃത്വത്തിലുള്ള 
| . എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ ഇ.ഐ.ഐ.ഡി (ഇലക്ട്രോണി 
ot ക്‌ ഇന്‍ഡസ്ട്രിയലൈസേഷന്‍ ഇന്‍ഫ്രാസ്ട്രക്ചര്‍ ഡവലപ്മെന്റ്‌ പ്രോ 
| fl ഇക്ടിന്റെ ഭാഗമായി സ്വതന്ത്ര സോഫ്റ്റ്വെയര്‍ ഉപയോഗിച്ചുള്ള പഞ്ചാ 
Hn യത്തുതല വിവര വിനിമയ ശൃംഖല സ്ഥാപിക്കുകയായിരുന്നു ലക്ഷ്യം. 
Fes പഞ്ചായത്തുതല വിവരവിനിമയ ശ്യംഖലാപരിപാടിയുടെ സംസ്ഥാ 
HIE നതല ചുമതലക്കാരായിരുന്ന സാങ്കേതിക വിദഗ്ദ്ധരും സ്ഥാപനങ്ങ 
| ളും എതിര്‍ത്തപ്പോഴും ആസൂത്രണ കമ്മിഷനും സംസ്ഥാന തല വിദ 
| ഗ്ദ്ധസമിതിയും ശരിയായ നിലപാടെടുക്കുകയും എറണാകുളം ജില്ലാ 
പഞ്ചായത്തിന്റെ പ്രോഇക്ടിന്‌ അംഗീകാരം നല്‍കുകയുമാണുണ്ടായ 
യൂ; ത. 


സ്വതന്ത്ര സോഫ്റ്റ്വെയര്‍ ഉപയോഗിച്ച്‌ സോഫ്റ്റ്വെയര്‍ വികസ 
നത്തില്‍ കേരളത്തിന്‌ (ഇന്ത്യയ്ക്കും) മുന്‍കൈ നേടാനായാല്‍ ഭാവി 
യില്‍ കയറ്റുമതി സാദ്ധ്യത മറ്റു സോഫ്റ്റ്വെയറുകള്‍ ഉപയോഗിക്കു 
ന്നതിനേക്കാള്‍ പലമടങ്ങ്‌ കൂടുതലാണ്‌. പുതിയ മേഖലയാണ്‌, ചെ 
ലവു കുറവാണ്‌ അതുകൊണ്ടുതന്നെ കുറഞ്ഞ വിലയ്ക്ക്‌ വില്‍ക്കാന്‍ 
കഴിയും. കമ്പോളം കൂടുതല്‍ വികസിക്കും. നമ്മുടെ വിദഗ്ദ്ധര്‍ (സോ 
ഫ്റ്റ്വെയര്‍ വ്യവസായ സംരംഭകര്‍) സൃഷ്ടിക്കുന്ന മൂല്യം അവര്‍ക്കു 
തന്നെ എടുക്കാന്‍ കഴിയും. ലൈസന്‍സ്‌ ഫീ ഇനത്തില്‍ വിദേശ കു 
ത്തകകളുമായി ലാഭം പങ്കുവയ്ക്കേണ്ടതില്ല. കേരളത്തിന്‌ ഇന്ത്യയിലെ 


പൊതുവെയും മറ്റു രാജ്യങ്ങളിലേക്കും കയറ്റുമതി സാദ്ധ്യത കൂടുതലാ 
യുണ്ടാകും. കേരളത്തിന്‌ ചെലവു കുറഞ്ഞ സോഫ്റ്റ്വെയര്‍ കയറ്റു 
മതി ചെയ്യുന്ന കാര്യത്തില്‍ ലോകത്തിലെ ഒന്നാം സ്ഥാനം നേടാം. 
പക്ഷേ, നമ്മെ പിന്‍തള്ളി മറ്റുള്ളവര്‍ക്കു മുന്നില്‍ എത്താനുള്ള അവ 
സരമാണ്‌ അനാവശ്യ തര്‍ക്കത്തിലൂടെ കാലം പാഴാക്കുന്നതുമൂലം നാം 
ഒരുക്കുന്നത്‌. 


ഇ-ഭരണവും സ്വതന്ത്ര സോഫ്റ്റ്വെയറും 


ഇ-ഭരണം എന്നതുകൊണ്ടര്‍ത്ഥമാക്കുന്നത്‌ ഇലക്ട്രോണിക്‌ ഉപ 
കരണങ്ങളുപയോഗിച്ച്‌ കെട്ടിപ്പടുക്കുന്ന സാങ്കേതിക പ്രധാനമായ 
വിവര വിനിമയ ശൃംഖലയുടെ സഹായത്തോടെ വിവിധ പ്രവര്‍ത്തന 
ങ്ങളെയും പ്രക്രിയകളെയും വിഭാഗങ്ങളെയും ഓഫീസുകളെയും വകു 
പ്പുകളെയും കോര്‍ത്തിണക്കി ഭരണനിര്‍വഹണം നടത്തുക എന്നതാ 
ണ്‌. വിവിധ കേന്ദ്രങ്ങളില്‍ പ്രവര്‍ത്തിക്കുന്ന കംപ്യൂട്ടറുകളെ കോര്‍ 
ത്തിണക്കി നിര്‍മ്മിക്കുന്നതാണീ ശൃംഖല. അതിന്റെ പ്രധാനപ്പെട്ട ഘ 
ടകങ്ങള്‍ കംപ്യൂട്ടര്‍ അടക്കമുള്ള ഉപകരണങ്ങള്‍ (ഹാര്‍ഡ്വെയര്‍) 
അവയെ പരസ്പരം ബന്ധപ്പെടുത്തി പ്രവര്‍ത്തിപ്പിക്കാനാവശ്യമായ 
നിര്‍ദ്ദേശങ്ങളുടെ സമാഹാരം (സോഫ്റ്റ്വെയര്‍). അവയെ ബന്ധിപ്പി 
ക്കാനാവശ്യമായ വിവര വിനിമയ മാദ്ധ്യമം (വയര്‍, വയര്‍ലെസ്‌, ഉപഗ്ര 


ക്കുന്നതിനു മാത്രമേ ഉപകരിക്കൂ. കേരള യൂണിവേഴ്‌സിറ്റി വൈസ്‌ 


ഇതര സംസ്ഥാനങ്ങളിലേയ്ക്കും കേരളത്തിന്‌ പ്രത്യേകിച്ചും ഇന്ത്യയ്ക്ക്‌ 


ഹചാനല്‍, ഒപ്ടിക്‌ ഫൈബര്‍ തുടങ്ങിയവയിലൂടെ ലഭ്യമാക്കുന് 1 
ഉള്ളടക്കം (വിവരങ്ങള്‍), വൈദഗ്ദ്ധ്യമുള്ള മനുഷ്യവിഭവം, 
ക്കാന്‍ പാകമായ സമൂഹം തുടങ്ങിയവയാണ്‌. ഓരോ ഘടക 


ത്തി 3 
യും വികാസത്തിന്റെ നിലവാരം അനുസരിച്ച്‌ സാദ്ധ്യമാകുന്ന യു [ 


ണശ്യംഖലയുടെ നിലവാരവും വ്യത്യാസപ്പെട്ടിരിക്കും. അധിക പല 
നും ദുര്‍ച്ചെലവിനും സാദ്ധ്യതകളേറെയാണ്‌. ഓരോ ഘടകത്തിം 
തിരഞ്ഞെടുപ്പ്‌ മാത്രമല്ല, മൊത്തം ശൃംഖലയുടെ രൂപവും ഉള്ളട 
ലക്ഷ്യവും നിര്‍വചിക്കുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്‌. അതും, 
തന്നെ അവയുടെ തെരഞ്ഞെടുപ്പും തീരുമാനവും വെറും സാരേരിം, 8 
മാത്രമല്ല, സാമൂഹ്യ- സാമ്പത്തിക-സാംസ്‌കാരിക- രാഷ്ടിയ മാനു 4 
ണ്ഡങ്ങള്‍ കൂടി പരിഗണിച്ചാവണം. : | 
വിവരസാങ്കേതികവിദ്യയെന്നാല്‍ സാധാരണ ഇനങ്ങള്‍ക്ക്‌ 
ലാക്കാന്‍ കഴിയാത്ത എന്തോ കാര്യമാണെന്ന ധാരണ സമുഹത്തിൽ 4 
പ്രചരിപ്പിച്ച്‌ മുതലെടുക്കാനുള്ള കമ്പോളശക്തികളുടെ ശ്രമം 
ന്നുണ്ട്‌. ഉപകരണങ്ങളുടെ വിതരണക്കാരും സേവനങ്ങള്‍ നല്‍കുന 48 
വരുമാണ്‌. ഏതെല്ലാം ഉപകരണങ്ങളും സേവനങ്ങളും ആരെല്ലാം എറി 
ടെയെല്ലാം എങ്ങനെയെല്ലാം ഉപയോഗിക്കണമെന്ന്‌ തീരുമ # 
തെന്നതാണ്‌ ഫലത്തില്‍ നടക്കുന്നത്‌. അതിന്‌ നമ്മുടെ സാങ്കേതിക 
വിദഗ്ദ്ധര്‍ പോലും വിധേയരായിപ്പോകുന്നു എന്നതാണ്‌ നമ്മുടെ / 
കേട്‌. അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കമ്പോളത്തില്‍ 


ന്നു മാത്രമാണ്‌ അവര്‍ക്ക്‌ മേല്‍വിഷയങ്ങളില്‍ വിവരവും അറിവും പര്‍ ‘1 


ശീലനവും കിട്ടുന്നത്‌. മുലധനത്തിനും അത്‌ നിയന്ത്രിക്കുന്ന ക 


ത്തിനും സമൂഹം കൂടുതല്‍ കൂടുതല്‍ ത്തിനെ തിക്തഫ്ല | 


മാണിത്‌. 


ള്ളതും സാമൂഹ്യപുരോഗതിക്ക്‌ സമാന്തരമായി വികസിച്ചു വരുന്നതു ; 


മാണ്‌. ഇന്നത്‌ ഒരു കുതിച്ചുചാട്ടത്തിന്റെ ഘട്ടത്തിലാണ്‌. എല്ലാക്കാല ! 
ത്തും ഭരണം അടക്കം എല്ലാ സേവനമേഖലകളും വിവരസാങ്കേതിക “ 
വിദ്യ തന്നെയാണുപയോഗിക്കുന്നത്‌. സര്‍ക്കാര്‍ സംവിധാനം മൊത്ത : 
ത്തില്‍ ഒരു വലിയ വിവര വിനിമയ ശൃംഖലാ സംവിധാനമാണ്‌ ഒ “ 
രോ വകുപ്പും ഒരു വിവര വിനിമയ ശൃംഖല തന്നെയാണ്‌. നിലവില്‍ മ 
നുഷ്യകേന്ദ്രിതമായ അതില്‍ ആധുനിക സങ്കേതങ്ങള്‍ പ്രയോഗിച്ച്‌കു - 


റെക്കൂടി സാങ്കേതികാധിഷ്ഠിതമാക്കുക എന്നതാണ്‌ ഇ-ഭരണം നട 
പ്ലാക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്‌. 


ഭരണനിര്‍വഹണം മനുഷ്യശ്യംഖലയിലൂടെ നടന്നുവന്നിരുന്നു. പര 
സ്പരബന്ധം ഒട്ടേറെ ചെറുശ്യംഖലകളിലൂടെ (പലപ്പോഴും ഫയൽ, ' 
തപാല്‍, ഗതാഗതം, ഓഫീസുകള്‍, വകുപ്പുകള്‍ തുടങ്ങിയ വിവിധചെ , 
റുശൃംഖലകള്‍) നടത്തപ്പെട്ടിരുന്നത്‌ ഒരൊറ്റ സമഗ്ര കംപ്യൂട്ടര്‍ ശുംഖല . 


യിലൂടെ ആക്കുകയാണ്‌ ആധുനിക വിവര വീനിമയ സാങ്കേതികവിദ്യ 
പ്രയോഗിക്കുന്നതിലൂടെ നടക്കുന്നത്‌. ഇത്തരം കംപ്യൂട്ടര്‍ ശൃംഖല കെ 
്ടീപ്പടുക്കപ്പെട്ടാല്‍ ഏതു സേവനവും ഏതു സ്ഥലത്തും ലഭ്യമാക്കാം. 
ഒരേ കംപ്യൂട്ടറിലൂടെ വിവിധ സേവനങ്ങള്‍ (വിവിധ വകുപ്പുകളുടെ 
സേവനങ്ങള്‍ തന്നെ) നല്‍കാന്‍ കഴിയും. വകുപ്പുവിഭഇനം വലിയൊര 


ഉവോളം അപ്രസക്തമാകും. അനാവശ്യമായ നടപടിക്രമങ്ങളും പ്രവര്‍ - 


ത്തനങ്ങളും പ്രകിയകളും വിഭാഗങ്ങളും ഓഫീസുകളും വകുപ്പുകളും 


അവയുടെയെല്ലാം ആവര്‍ത്തനങ്ങളും കണ്ടെത്താനും ഒഴിവാക്കാനും | 
കഴിയും. കൂടുതല്‍ വേഗത്തിലും കാര്യക്ഷമമായും തീരുമാനങ്ങള്‍ എടു 


ക്കാനും സേവനങ്ങള്‍ നല്‍കാനും കഴിയും. 

പക്ഷേ, നിലവിലുള്ള സേവനങ്ങള്‍ നല്‍കാന്‍വേണ്ടി മാത്രം കം 
പ്യൂട്ടര്‍ശ്യംഖല സ്ഥാപിക്കുന്നത്‌ സാമ്പത്തിക-സാമുഹ്യ പരിഗണന 
വച്ച്‌ (ചെലവ്‌ കൂടുതല്‍, തൊഴിലവസരം കുറയല്‍) ന്യായീകരിക്കത്ത 


ക്കതല്ല. കാരണം കംപ്യൂട്ടര്‍ശ്യംഖല സ്ഥാപിക്കുന്നതിനാവശ്യമായ ചെ 


ലവും അതുമൂലമുണ്ടാകുന്ന പ്രശ്‌നങ്ങളും കിട്ടുന്ന നേട്ടവും തമ്മില്‍ 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 368 


നിങ്ങളുടെ 
കറവമാടുകളുടെ 


വിവര സാങ്കേതികവിദ്യ മനുഷ്യസമൂഹത്തോളം തന്നെ പഴമ 


കേരള ഫീഡ്സ്‌ കാഴ്ചവയ്ക്കുന്നു 


കേരമിന്‍ 


മാലികള്‍ക്കുള്ള സമീകൃത ധാതുമിശ്രിതം 
ആരോഗധ്യരക്ഷയ്ക്കായി 


നിങ്ങള്‍ | 
എന്തു ചെയ്യുന്നു ? 


കേരള ഫീഡ്സ്‌, ദേശീയ ക്ഷീരവികസന 
ബോര്‍ഡിന്റെ സാങ്കേതിക 
വിദ്യയുപയോഗിച്ച്‌ ഉല്‍പാദിരിക്കുന്ന 
സവിശേഷ ധാതുലവണ മിശ്രിതമാണ്‌ 
കേരമിന്‍. ഇത്‌ നിശ്ചിത അളവില്‍ 
കാലിത്തീറ്റയില്‍ ചേര്‍ത്ത്‌ ദിവസേന 


രോഗപ്രതിരോധ ശക്തി വര്‍ദ്ധിരിക്കുന്ന 
തോടൊഷം കാലികള്‍ക്ക്‌ കറവക്കാലത്ത്‌ 

നഷ്ടകെടുന്ന ധാതുലവണങ്ങളുടെ 
കുറവ്‌ പരിഹരിച്ച്‌ കൂടുതല്‍ പാല്‍ 
ചുരത്തുന്നതിനുള്ള ശേഷിയും 
നല്‍കുന്നു. 


ള ഫീഡ്സിനന്‍റെ രംഗികുത ഡീലര്‍മാരില്‍നിന്നും ലഭിക്കുന്നതാണ്‌. 


കേരളത്തില്‍ ഉടനീളം കേർ _ Ph : 9447490114 


കുടുതൽ വിവരങ്ങള്‍ക്ക്‌ ഞങ്ങളു. 


ദകരള ഫീസ്സ്‌ ലിമിറ്റഡ്‌ 


൪ സംരംഭം) 


ട കസ്തമര്‍ കെമര്‍ മെല്ലുമായി ബന്ധക്ടെക 


കരള സര്‍ക്കാ 


ഒരു € ) 
ഗ്‌ കതം തൃശൂര്‍ 680 68 
An iSO 9001 . 2000 Live Stock Feed Company 


നല്‍കുക. ധാതുസമ്പുഷ്ടമായ കേരമിന്‍, 


TOMYAS 


പൊരുത്തമുണ്ടാവില്ല. അതേസമയം, സാമൂഹ്യവികാസം ലക്ഷ്യം വച്ചു 
കൊണ്ടുള്ള വികസന്രപവര്‍ത്തനം (ഉദാ. വികേന്ദീകൃതാസൃത്രണവും 
സുക്ഷ്മതലാസൂത്രണവും മറ്റും) നടത്താന്‍ പരിപാടിയിടുമ്പോള്‍ 
ഉത്തരം ആധുനിക സാങ്കേതികവിദ്യ പ്രയോഗിക്കുന്നത്‌ എല്ലാവിധ 
ത്തിലും ന്യായീകരിക്കപ്പെടും. കൂടുതല്‍ സമ്പത്തും കൂടുതല്‍ തൊഴില 
വസരവും അതിലൂടെ സൃഷ്ടിക്കപ്പെടും. 

ജനന-മരണ സര്‍ട്ടിഫിക്കറ്റുകളും മറ്റും ഏതാനും മണിക്കൂറുകളോ 
ദിവസങ്ങളോ നേരത്തെ കിട്ടും എന്നതല്ല, സമൂഹത്തിന്റെ വിവിധ സമ്പ 
ത്തുല്ലാദന-വിതരണ പ്രകിയകള്‍ ചടുലമാക്കപ്പെടുന്നതും വിപുലീക 
രിക്കപ്പെടുന്നതുമാണ്‌ ആധുനിക വിവരസാങ്കേതികവിദ്യയുടെ പ്രയോ 
ഗത്തിലൂടെ ലക്ഷ്യമിടേണ്ടത്‌. അത്തരമൊരു ശൃംഖല നിലവില്‍ വരു 
മ്പോള്‍ ജനന, മരണ സര്‍ട്ടിഫിക്കറ്റുകളും മറ്റു നിലവിലുള്ള സേവന 
ങ്ങളും വേഗത്തില്‍ ലഭിക്കുമെന്നത്‌ അനുബന്ധ നേട്ടങ്ങളായാണ്‌ കാ 
ണേണ്ടത്‌. എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ 
പ്രോജുക്ടായ ഇ.ഐ.ഐ.ഡി 1998-2000 കാലത്ത്‌ ജില്ലയിലെ മൂന്നു 
പഞ്ചായത്തുകളില്‍ പരീക്ഷിച്ച മാതൃക ഈ ലക്ഷ്യം മുന്‍നിര്‍ത്തി സു 
ക്ഷ്മതല ആസുത്രണത്തിലൂന്നിയ സമഗ്ര വിക 
സനത്തിനായി വിവര വിനിമയ സാങ്കേതികവി 
ദ്യ പ്രയോഗിക്കുന്നതിന്റെ രീതിശാസ്ത്രം ഉരുത്തി 
രിച്ചെടുക്കുകയുണ്ടായി. ഇ.ഐ.ഐ.ഡി പ്രോജു 
ക്ട്‌ ഏറണാകുളം ജില്ലാ പഞ്ചായത്ത്‌ തുടരുക 
യുണ്ടായില്ല. അതിന്റെ രേഖകളും വസ്തുവകകളും 
ജില്ലാ പഞ്ചായത്തിലും ബന്ധപ്പെട്ട പഞ്ചായത്തു 
കളിലുമായും ബദ്ധികസ്വത്ത്‌ അനുയോജ്യ സാ 
ങ്കേതികവിദ്യാ പ്രോത്സാഹകസംഘത്തിലും 
ഓപ്പണ്‍ സോഫ്റ്റ്വെയര്‍ സൊല്യൂഷന്‍സ്‌ വ്യവ 
സായ സഹകരണസംഘത്തിലും ലഭ്യമാണ്‌. 

ഹാര്‍ഡ്വെയറുകളും സോഫ്റ്റ്വെയറുകളും 
തിരഞ്ഞെടുക്കേണ്ടത്‌ കമ്പോളത്തെയോ കമ്പോ 
ഉശക്തികളെയോ വിതരണക്കാരെയോ അവര്‍ 
നല്‍കുന്ന വിവരങ്ങ ഭൂയോ മാത്രം ആശ്രയിച്ചാ 
യിരിക്കരുത്‌. കാരണം, നിലവിലുള്ള ഉപകരണ 
ഉല്ലാദകരുടെയും വിതരണക്കാരുടെയും ലാഭം മാ 
ത്രമായിരിക്കും അവരുടെ പരിഗണനാവിഷയം. 
ഹാര്‍ഡ്വെയര്‍ ചെലവ്‌ എത്ര കുറയ്ക്കാമോ 
അത്രയും കണ്ട്‌ കുറയ്ക്കുക എന്നതായിരിക്കണം 
പരിഗണിക്കപ്പെടേണ്ട വിഷയം. സോഫ്റ്റ്വെയര്‍ 
ഏത്‌, എത്ര കണ്ട്‌ ഗുണമേന്മയുള്ളതാണ്‌ എന്ന 
തിനെ ആശ്രയിച്ചിരിക്കും ഹാര്‍ഡ്വെയര്‍ ചെല 
വ്‌. ഹാര്‍ഡ്വെയര്‍ കൊണ്ട്‌ നിര്‍വഹിക്കപ്പെടുന്ന 
പ്രകിയകള്‍ സോഫ്റ്റ്വെയര്‍ കൊണ്ട്‌ ചെയ്യാനുള്ള കഴിവ്‌ വളരെ വേഗം 
വര്‍ദ്ധിച്ചുവരുന്നു എന്നതാണ്‌ സാങ്കേതികരംഗത്തെ വികാസത്തിന്റെ 
ഇന്നത്തെ ഒരു പ്രധാന പ്രവണത. ഇതു മുന്നില്‍ കണ്ടായിരിക്കണം 
സോഫ്റ്റ്വെയര്‍ തിരഞ്ഞെടുക്കേണ്ടത്‌. അതനുസരിച്ച്‌ ഹാര്‍ഡ്വെയ 
റും. 

കടലാസ്‌ ഫയലിലുള്ള വിവരങ്ങള്‍ കംപ്യൂട്ടര്‍ ഫയലിലാക്കി ആ 
വര്‍ത്തിച്ചുപയോഗിക്കാന്‍ കഴിയുമാറാക്കുക എന്ന കംപ്യൂട്ടര്‍വത്കര 
ണഘട്ടത്തിലെ ലക്ഷ്യം നേടാന്‍ ആവശ്യമായ മാനദണ്ഡങ്ങള്‍ മാത്രമല്ല 
ഇന്ന്‌ ശൃംഖലാ നിര്‍മ്മാണഘട്ടത്തില്‍ സോഫ്ട്വെയര്‍ തിരഞ്ഞെടുപ്പി 
ന്‌ ആധാരമാക്കേണ്ടത്‌. ശൃംഖലയുടെ ഉറപ്പും കാര്യക്ഷമതയും അവ 
യില്‍ ഉപയോഗിക്കുന്ന വിവരങ്ങളുടെ സുരക്ഷിതത്വവും ആവശ്യമായ 
ടെര്‍മിനലുകളുടെ (നോഡുകള്‍) എണ്ണവും അവയ്ക്കു വേണ്ടിവരുന്ന 
ചെലവും വിലയും അടക്കം ഒട്ടേറെ പുതിയ മാനദണ്ഡങ്ങള്‍ കൂടുതല്‍ 


6൮൦ 


സ്വതന്ര സോഫ്‌ററ്വെയ 
റായ ലിനക്സ്‌ യുനിക്സി 
ന്റെ അതേ പകര്‍ഷാണ്‌. ലിന 
ക്സിന്‌ യുനിക്‌സിന്റെക്കാള്‍ 
കൂടുതല്‍ a സ്വത 
ന്രമായതിനാല്‍ വളരെ 
വികസിക്കുന്നു. 


പ്രാധാന്യത്തോടെ പരിഗണിക്കപ്പെടേണ്ടതുണ്ട. ഒറ്റപ്പെട്ട കംപ്യൂ 
കള്‍ ഉടമസ്ഥരായ വ്യക്തികള്‍ മാത്രം ഉപയോഗിക്കുമ്പോള്‍ വിവരസ്സ 
രക്ഷ ഒരു പ്രധാന പ്രശ്‌നമല്ല. ശൃംഖലയില്‍ വിവരങ്ങള്‍ ആര്‍ക്കും 
ലഭ്യമാക്കുമ്പോള്‍ അവയുടെ സുരക്ഷിതത്വം പ്രധാന പ്രശ്നമായി പ 
രിഗണിച്ചേ തീരൂ. ഉത്തരവാദപ്പെട്ടവരല്ലാതെ ആരും ഒരു വിവരവും ൪ 
രുത്തുന്നില്ല എന്ന്‌ ഉറപ്പാക്കണം. 
മേല്പറഞ്ഞ മാനദണ്ഡങ്ങള്‍ക്കനുസരിച്ച്‌ വലിയ ശൃംഖലകള്‍ക്ക്‌ ശയ, 
ഖലാ സോഫ്റ്റ്വെയറുകളും പ്ലാറ്റ്‌ഫോമുകളും (Back end Software) 
മധ്യബന്ധ സോഫ്റ്റ്വെയറുകളും (Middle Ware) തിരഞ്ഞെടുക്കുമ്പോള്‍ 
നിലവില്‍ ഒറ്റപ്പെട്ട കംപ്യൂട്ടറുകളില്‍ വ്യാപകമായി ഉപയോഗിക്കുന്ന 
മൈക്രോസോഫ്റ്റ്‌ തിരഞ്ഞടുക്കാന്‍ മുന്നോട്ടു വയ്ക്കുന്ന ഉപയോഗ 
ലാളിത്യം. വൈദഗ്ദ്യത്തിന്റെയും സേവനപിന്തുണയുടെയും സാര്‍വ 
ത്രികലഭ്യത എന്നിവയൊക്കെ അപ്രധാനമാകുന്നു. അവയൊക്കെ ടെര്‍ 
മിനലുകളില്‍ ഉപയോഗിക്കുന്നവയുടെ (Front end Software) കാരയ 
ത്തില്‍, ഒരുപക്ഷേ. ഇന്നും പ്രസക്തമായിരിക്കാം. - 
ശൃംഖലാ .സോഫ്റ്റ്വെയറുകളുടെ കാര്യത്തില്‍. മൊത്തത്തില്‍ 
: വളരെ കുറച്ചാളുകളേ അവ ഉപയോഗിക്കുന്നവ 


ടട തുള്ളൂ എന്നു കാണാം. അവരില്‍ മൈക്രോസോ 


ഫ്റ്റിന്റെ സര്‍വര്‍ 2000 (പഴയ N7ക്ക്‌ പകര്മു 
ള്ളത്‌) ഉപയോഗിക്കുന്നവരുടെ എണ്ണവും യുനി 
ക്സ്‌ ഉപയോഗിക്കുന്നവരുടെ എണ്ണവും താരത 
മയം ചെയ്താല്‍ യുനികസായിരിക്കും കൂടുതല്‍ ഉ 
പയോഗിക്കപ്പെടുന്നത്‌. പ്രത്യേകിച്ചും വലിയ ശ്യം 
ഖലകളില്‍. സ്വത്ര്ത സോഫ്റ്റ്വെയറായ ലിന 
ക്സ്‌ യുനിക്‌സിന്റെ അതേ പകര്‍പ്പാണ്‌. ലിന 


ളുണ്ട്‌. സ്വത്ന്ത്മായതിനാല്‍ വളരെ വേഗം വി 
കസിക്കുന്നു. ടെര്‍മിനലുകളിലും ഒറ്റപ്പെട്ട കംപ്യൂ 
 ട്ടറുകളിലും ഉപയോഗിക്കത്തക്ക തരത്തില്‍ മൈ 
ക്രോസോഫ്റ്റ്‌ പോലെയോ അതില്‍ കൂടുതലോ 
തന്നെ ഉപയോഗം എളുപ്പമാക്കപ്പെട്ടിരിക്കുന്നു. 
വലിയ ശൃംഖലകളില്‍ ലിനക്സിന്റെ മേന്മ 
മൈക്രോസോഫ്റ്റിന്റെ മേധാവി ബില്‍ ഗേറ്റ്സ്‌ 
തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ്‌. അദ്ദേഹത്തിന്റെ 
 ഇന്ത്യാസന്ദര്‍ശനവേളയില്‍ മൈക്രോസോഫ്റ്റ 
ന്റെ കമ്പോളം ലിനക്‌സ്‌ പിടിച്ചെടുക്കുന്നതായി 
ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന്‌ അദ്ദേഹം തന്നെ 
പറഞ്ഞ മറുപടി ലിനക്‌സ്‌ പിടിച്ചെടുക്കുവാന്‍ 
പോകുന്നത്‌ യുനിക്‌സിന്റെ കമ്പോളമായിരിക്കും 
എന്നാണ്‌. മത്സരം യുനിക്‌സും ലിനക്സും തമ്മി 
ലാണെന്നും മൈക്രോസോഫ്റ്റും ലിനക്സും തമ്മില്‍ അല്ലെന്നുമാണ്‌ 
അദ്ദേഹം സൂചിപ്പിച്ചത്‌. എന്തിനേറെ. അടുത്തകാലത്ത്‌ മൈക്രോസോ 
ഫ്റ്റ്‌ സ്ഥാപനങ്ങളുടെ ആഭ്യന്തരശ്യംഖല ലിനക്‌സിലേക്ക്‌ മാറ്റിയതാ 
യി വാര്‍ത്ത വന്നിരുന്നു. 
ശൃംഖലകളില്‍ മൈക്രോസോഫ്റ്റ്‌ ഉപയോഗിച്ചാലുണ്ടാകുന്ന ഏറ്റ 
വും വലിയ ദൂഷ്യം വൈറസ്‌ ബാധയും പുറത്തുനിന്നും വിവരശേഖരം 
നശിപ്പിക്കുന്ന ആക്രമണവുമാണ്‌. ലിനക്‌സിലാകട്ടെ, ഇവ രണ്ടും പ്ര 
ശ്നമല്ല. ആക്രമണകാരിക്ക്‌ പരമാവധി ചെയ്യാന്‍ കഴിയുക അതിന്‌ 
അയാള്‍ക്ക്‌ ബന്ധപ്പെടാന്‍ കഴിയുന്ന, അയാള്‍ക്കായി മാത്രം തുടങ്ങി 
യിട്ടുള്ള, പ്രത്യേക ഡയറക്ടറി നശിപ്പിക്കുക മാത്രമാണ്‌. അതോടെ 
ആക്രമണകാരിക്ക്‌ ആ സംവിധാനവുമായി ബന്ധം ഇല്ലാതാകുക മാ 
ത്രമാണ്‌ ഉണ്ടാകുന്നത്‌. മറ്റു ഭാഗങ്ങളെയൊന്നും ബാധിക്കില്ല. മൈക്രോ 
സോഫ്റ്റിലാകട്ടെ, മൊത്തം പ്രോഗ്രാമുകളെയും ആക്രമണകാരി ബ 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 & 210 


ക്സിന്‌ യുനിക്‌സിനെക്കാള്‍ കൂടുതല്‍ മേനക . 


സ്പ്പെടുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. 

പരസ്പരബന്ധിത വിവരസംഭരണി സോഫ്റ്റ്വെയറിന്റെ കാര്യമെ 
ടൂത്താല്‍ മൈക്രോസോഫ്റ്റിന്റെ എസ്‌.ക്യു.എല്‍ സര്‍വര്‍ വളരെ ചെ 
റിയ തോതില്‍ മാത്രമേ ഉപയോഗിക്കപ്പെടുന്നുള്ളൂ. കൂടുതലായി ഉപ 
യോഗിക്കപ്പെടുന്നത്‌ ഒറാക്കിളും സൈബേസുമാണ്‌. മൈക്രോസോഫ്റ്റ 
ന്റെഎസ്‌ക്യു.എല്‍ സെര്‍വറിന്‌ സ്വതന്ത്ര സോഫ്റ്റ്‌വെയറുകളായ പോ 
സ്ര എസ്‌ക്യു.എല്ലിനെക്കാളും മൈ എസ്‌.ക്യു.എല്ലിനെക്കാളും മേന്മ 
അവകാശപ്പെടാനാവില്ല. ഇവയെല്ലാം ഒരേപോലുള്ളതായതിനാല്‍ 
ഒന്നില്‍ പരിശീലനം ലഭിച്ചവര്‍ക്ക്‌ മറ്റുള്ളവയും ഉപയോഗിക്കാന്‍ കഴി 
യ്യും. 

പ്രത്യേകാവശ്യത്തിനുള്ള സോഫ്റ്റ്വെയറുകളുടെ വികസനത്തിനും 
ടെര്‍മിനലുകളിലും അടക്കം ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകള്‍ 
എല്ലാം അടിസ്ഥാനരേഖകളടക്കം കൈമാറപ്പെടുന്ന സ്വതന്ത്ര സോ 
ഫ്റ്വെയറുകളിലാകുന്നത്‌ ഇക്കാര്യത്തില്‍ വളരെ പ്രധാനമാണ്‌. കമ്പോ 
ദൃശക്തികളിയ്യമേലുള്ള അമിതവും അനാവശ്യവുമായ ആശ്രിതത്വം ഒഴി 
വക്കാന്‍ പൊതു ഉടമസ്ഥതയിലുള്ള സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളു 
ടെ ഉപയോഗം സഹായിക്കും. പ്രത്യേകാവശ്യത്തിനുള്ള സോഫ്റ്റവെ 
യുകളുടെ വികസനത്തിനുള്ള ഉപകരണങ്ങള്‍ വ്യാപകമായി ഉപയോ 
ഗീക്കേണ്ടി വരുന്നതേയില്ല. വളരെ കുറച്ചാളുകളെ മാത്രമേ അവിടെ 
ആവശ്യമുള്ളു. അവരുടെയടക്കം ബന്ധപ്പെട്ടവരുടെ സോഫ്റ്റ്വെയര്‍ 
പരിശീലനം വലിയൊരു പ്രശ്നമാവില്ല. നിലവില്‍ പ്രഖ്യാപിക്കപ്പെട്ടി 
ടുള്ള പരിശീലനച്ചെലവില്‍ കുറഞ്ഞ തുകകൊണ്ടുതന്നെ അത സാ 
ധിക്കുന്നതാണ്‌. ടെര്‍മിനലുകളില്‍ ആവശ്യക്കാരും ഉപഭോക്താക്കളും 
മേക്രോസോഫ്റ്റടക്കം ഏതു സോഫ്റ്റ്വെയറും ഉപയോഗിക്കട്ടെ. 

നാളിതുവരെ ട്രഷറി, രജിസ്‌ട്രേഷന്‍ തുടങ്ങിയ വകുപ്പുകളിലും IKM 


അടക്കം പ്രത്യേകമായി വിവരസാങ്കേതികവിദ്യാ (7) വ്യാപനത്തിനാ 
യി സൃഷ്ടിച്ച സ്ഥാപനങ്ങളിലും കംപ്യൂട്ടറൈസേഷനുമായി ബന്ധപ്പെട്ട്‌ 
എന്താണ്‌ ചെയ്തിരുന്നതെന്നും എത്ര പണം ചെലവഴിച്ചെന്നും എന്തു 
നേട്ടമുണ്ടായെന്നും പരിശോധിക്കുന്നത്‌ നന്നായിരിക്കും. IKM സോ 
ഫ്റ്റ്വെയര്‍ ഉപയോഗിച്ച്‌ കേരളത്തിലെ ഇ-ഭരണസംവിധാനം കെട്ടി 
പ്പടുക്കല്‍ പാടുവ്യവസ്ഥയില്‍ നല്‍കാനുള്ള തീരുമാനത്തില്‍നിന്നും അതി 
നായി ഉപദേശകരെ കണ്ടെത്താന്‍ ടെണ്ടര്‍ വിളിച്ചിരിക്കുന്നതില്‍നി 
ന്നും മനസ്സിലാക്കാവുന്നത്‌, ഇതിന്റെ പിന്നില്‍ ഐ.കെ.എമ്മിലൂടെ മൈ 
ക്രോസോഫ്റ്റും അവരിലൂടെ സാമ്രാജ്യത്വ താല്പര്യങ്ങളും കേരളത്തില്‍ 
പിടിമുറുക്കിയിരിക്കുന്നു എന്നാണ്‌. നാട്ടുകാരുടെ പണം ചെലവഴിച്ച്‌ 
ഐ.കെ.എം അടക്കം സംസ്ഥാന സര്‍ക്കാര്‍ സംവിധാനങ്ങള്‍ നാളിതു 
വരെ നിര്‍വഹിച്ച വിജയകരമായ ഒരേയൊരു ദത്യം കേരളത്തിന്റെ 
ഇ-ഭരണശ്യംഖലയും അതിലൂടെ ഭരണസംവിധാനമാകെയും സാമ്രാ 
ജ്ൃത താല്ലര്യത്തിന്‌ അടിയറ വയ്ക്കുന്നതിന്‌ വഴിയൊരുക്കുക എന്നതു 
മാത്രമായിരുന്നു. 


തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ആധു 


നിക വിവര വിനിമയ ശൃംഖല കെട്ടിപ്പടുക്കുക എന്ന ബൃഹത്തും പ്ര 
ധാനപ്പെട്ടതുമായ പ്രോജക്ടിന്‌ ഉപദേശകരെ കണ്ടെത്താന്‍ ശ്രമിക്കു 
മ്പോള്‍ സുതാര്യത അവശ്യം ആവശ്യമായ ഒരു മാനദണ്ഡമായിരിക്കേ 
ണ്ടതാണ്‌. വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായ സോഫ്റ്റ്വെയര്‍ ഏ 
കപക്ഷീയമായി മുന്‍കൂട്ടി തീരുമാനിച്ചശേഷം അതിനും ബാക്കി ഘട 
കങ്ങള്‍ക്കും സേവന പിന്തുണയടക്കം കണ്ടെത്തുന്നതിനായി ഉപദേ 
ശകരെ ആവശ്യപ്പെടുന്നത്‌ സുതാര്യത ഇല്ലാതെപോയി എന്ന വിമര്‍ 
ശനത്തെക്കാളുപരി സാമാന്യ നീതിക്കോ യുക്തിക്കോ നിരക്കാത്ത കാ 
ര്യമാണ്‌ എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. 150 കോടിയുടെ പ്രോജു 


മലയാളം ഓണപ്പതിപ്പ്‌ 
ആഗസ്ററ്‌ 2004 ൭ 211 


ക്ടില്‍ ഏതാനും ലക്ഷങ്ങള്‍ മാത്രം ചെലവഴിച്ച്‌ വികസിപ്പിക്കാവുന്ന 
പ്രത്യേകാവശ്യത്തിനുള്ള സോഫ്റ്റ്വെയറുകള്‍ മുന്‍കൂട്ടി തീരുമാനിച്ച്‌ 
അതിനുള്ള സ്ഥാപനത്തെയും നിശ്ചയിച്ച്‌ (ഐ.കെ. എമ്മിനെ ഒരു എ. 
എസ്‌.പിയായി നിശ്ചയിച്ച്‌) അതിനു പാകത്തില്‍ മറ്റു സോഫ്റ്റ്വെയര്‍ 
ഘടകങ്ങളുടെ തീരുമാനം അടിച്ചേല്ലിക്കുന്നതിനു പിന്നിലുള്ള നിക്ഷി 
പ്ത താല്പര്യങ്ങള്‍ പരിശോധിക്കപ്പെടേണ്ടതാണ്‌. കോടിക്കണക്കിന്‌ 
രൂപ സോഫ്റ്റ്വെയര്‍ പ്ലാറ്റ്ഫോമുകളുടെ ലൈസന്‍സ്‌ ഫീയായി കൊ 
ടുക്കേണ്ടി വരുന്നതും എല്ലാക്കാലത്തേയ്ക്കും ഒരു പ്രത്യേക കമ്പനി 


യെ ആശ്രയിക്കേണ്ടി വരുന്നതും മറ്റു മിക്ക ഘടകങ്ങളുടെയും ചെലവ്‌ | 


അധികരിപ്പിക്കുന്നതും ശൃംഖലയുടെ കാര്യക്ഷമതയും സുരക്ഷയും വി 
വരസുരക്ഷയും ഉറപ്പാക്കാന്‍ കഴിയാത്തതുമാണ്‌ ഈ മുന്‍തീരുമാന 
മെന്നു വരുമ്പോള്‍, പ്രത്യേകിച്ചും, പുനഃപരിശോധന ആവശ്യമാണെന്നു 
കാണാം. 

നിലവില്‍ ജീവനക്കാരുടെ അദ്ധാനശേഷിയെ ആധാരമാക്കിയുള്ള 
വിവര വിനിമയ സംവിധാനമായാണ്‌ സംസ്ഥാന ഭരണം നടക്കുന്നത്‌. 
ഉദ്യോഗസ്ഥ കേന്ദ്രിതമാണെന്നതും കാര്യനിര്‍വഹണത്തില്‍ വേഗത കു 
റവാണെന്നതുമാണ്‌ അതിനെതിരെയുള്ള പ്രധാന വിമര്‍ശനം. നിര്‍ 
വഹണ സംവിധാനത്തിനെതിരെ മാത്രമല്ല, നയരൂപീകരണമടക്കം മൊ 
ത്തം ഭരണവ്യവസ്ഥയ്ക്കെതിരെയും ഈ വിമര്‍ശനം നിലനില്‍ക്കുന്നു 
ണ്ട്‌. നിലവിലുള്ള ഭരണവ്യവസ്ഥതന്നെ ആധുനിക വിവരസാങ്കേതിക 
വിദ്യ പ്രയോഗിച്ച്‌ എങ്ങനെ, എത്രത്തോളം മെച്ചപ്പെടുത്തി ജനാധി 
പത്യ വ്യവസ്ഥയ്ക്ക്‌ പൊരുത്തപ്പെടുന്നതും കാര്യക്ഷമവും ചടുലവു 
മാക്കി മാറ്റാം എന്നതാണ്‌ ഇ-ഭരണ പരിപാടിയുടെ ഉള്ളടക്കമാകേണ്ട 
ത്‌. അത്തരമൊരു ഉള്ളടക്കം ഉരുത്തിരിച്ചെടുക്കുന്നതിനുള്ള ഉത്തരവാ 
ദിത്വം വ്യവസായ സ്ഥാപനത്തെയോ സാങ്കേതിക സ്ഥാപനത്തെയോ 
ചുരുക്കം ചില വിദഗ്ദ്ധരെയോ വ്യക്തികളെയോ ഉദ്യോഗസ്ഥരെയോ 
മാത്രമായി ഏല്ലിക്കേണ്ടതല്ല. സാമൂഹൃജ്ീവിതത്തിന്റെ എല്ലാ വശങ്ങ 
ളെയും ബാധിക്കുന്ന ഇത്തരമൊരു മാറ്റം ഒരു സാങ്കേതികവിദ്യാമാറ്റം 
മാത്രമല്ല. ഭരണവ്യവസ്ഥയുടെ എല്ലാ ഘടകങ്ങളുടെയും ഘടനയിലും 
ഉള്ളടക്കത്തിലും മാറ്റം വരുത്തുന്നതാണ്‌. അതൊരു നയപരമായ തീരു 
മാനമാണ്‌. അത്തരം ഒരു തീരുമാനത്തിലേയ്ക്കെത്തുന്നത്‌ സാമൂഹ്യ 
സാമ്പത്തിക-രാഷ്ട്രീയ വശങ്ങള്‍ പരിഗണിച്ചാകണം. അതാകട്ടെ, ജനാ 
ധിപത്യ സംവിധാനത്തിലൂടെ ഉരുത്തിരിഞ്ഞു വരേണ്ടതാണ്‌. 

ടെണ്ടര്‍ നിബന്ധനകള്‍ (ബോള്‍ട്ട്‌ Build Operate Lease and Trans 
fe അടിസ്ഥാനത്തില്‍ നടപ്പാക്കുക, മൈക്രോസോഫ്റ്റ്‌ സാങ്കേതികോ 
പകരണങ്ങളുപയോഗിച്ച്‌ നടപ്പാക്കിയ കോടിക്കണക്കിന്‌ തുകയുടെ 
പ്രോജക്ടുകളില്‍ ഉപദേശം നല്‍കി മുന്‍പരിചയമുള്ള, 200 കോടി രൂ 
പയുടെ വാര്‍ഷികവരുമാനമുള്ള സാങ്കേതികോപദേഷ്ടാക്കള്‍ വേണം 
തുടങ്ങിയവ) നല്‍കുന്ന ചിത്രം മറ്റൊന്നാണ്‌. മൊത്തം ഭരണനിര്‍വഹണ 
സംവിധാനത്തെയും ഒറ്റയടിക്ക്‌ ഒരു പ്രത്യേക രീതിയില്‍ കരുപ്പിടിപ്പി 
ക്കുക, അത്‌ സാങ്കേതികരംഗത്ത്‌ മുന്‍പരിചയമുള്ള വന്‍ വ്യവസായ 
സാങ്കേതിക. സ്ഥാപനത്തെയോ സ്ഥാപനങ്ങളുടെ കൂട്ടുകെട്ടിനെയോ 
ഏല്പിക്കുക എന്നതൊക്കെയാണ്‌ നടക്കാന്‍ പോകുന്നത്‌. സ്വാഭാവിക 
മായും വന്‍കിടക്കാരുടെ, അതും സാമ്രാജ്യത്വത്തിന്റെ കാഴ്ചപ്പാടിനും 
താല്ലര്യങ്ങള്‍ക്കുമനുസരിച്ചുള്ള സംവിധാനമായിരിക്കും രൂപപ്പെടുക. 
ജനാധിപത്യ സംവിധാനത്തിനും ദേശീയ താല്ലര്യങ്ങള്‍ക്കും രാഷ്ട്രസു 
രക്ഷയ്ക്കും സാമൂഹ്ൃയവികാസത്തിനും അത്തരം ഭരണനിര്‍വഹണ സം 
വിധാനം അനുയോജ്യമായിരിക്കില്ല. 

മേല്‍പരിപാടിയിലൂടെ ഭരണനവീകരണം (MC?) നടപ്പാക്കപ്പെടു 
ന്നു. അതിന്റെ ഉള്ളടക്കം ഏഷ്യന്‍ വികസന ബാങ്കിന്റെ വിദഗ്ദ്ധര്‍ ആ 
ഗ്രഹിക്കുന്നതുപോലെയാകുമെന്ന്‌ ഉറപ്പാക്കപ്പെടുന്നു. ജീവനക്കാരുടെ 
ആവശ്യവും പ്രസക്തിയും ഗണ്യമായി കുറയ്ക്കാന്‍ കഴിയുന്നു. ചെ 
ലവ്‌ ചുരുക്കാന്‍ കഴിയുന്നു. ഉപകരണങ്ങളുടെ വര്‍ദ്ധിച്ച വിലയിലൂടെ 


യും സോഫ്റ്റ്വെയറുകളുടെ ലൈസന്‍സ്‌ ഫീയിലൂടെയും നവീകരണ 
സമയത്തെ ചെലവുകളിലൂടെയും ഏഷ്യന്‍ വികസന ബാങ്കിന്റെ നി - 
ക്ഷേപകര്‍ക്ക്‌ വായ്പാ തിരിച്ചടവും പലിശയും കൂടാതെ വന്‍ലാഭം 
കുടി കൊയ്തെടുക്കാന്‍ കഴിയുന്നു. നമ്മുടെ വികസനത്തിന്റെ ദിശ 
നിയന്ത്രിക്കാന്‍ കഴിയുന്നതിലൂടെ വിവിധങ്ങളായ വ്യവസായ വ്യാപാര 
മേഖലകളില്‍ വിദേശ കുത്തകകള്‍ക്ക്‌ ദേശീയ ഉല്ലാദകരെക്കാള്‍ മാ 
ത്രമല്ല, ദേശീയ കുത്തകകളെക്കാള്‍പോലും നേട്ടമുണ്ടാക്കാനാവും. 
കഴിഞ്ഞ ആറ്‌ വര്‍ഷക്കാലമെങ്കിലുമായി സംസ്ഥാന സര്‍ക്കാര്‍ ഈ 
മേഖലയില്‍ പണം മുടക്കി വരികയാണ്‌. ഏതാനും സര്‍ക്കാര്‍ സ്ഥാപ 
നങ്ങളുടെയും ഉദ്യോഗസ്ഥ പ്രമുഖരുടെയും അവര്‍ നിശ്ചയിച്ച വിദ 


ഗ്ദ്ധരുടെയും കാഴ്ചപ്പാടനുസരിച്ചുള്ള പരിപാടികളാണ്‌ നടപ്പാക്കി വ 


ന്നിരുന്നത്‌. അതില്‍നിന്ന്‌ വേറിട്ടൊരു പരിപാടി ഈ മേഖലയില്‍ നട 
ന്നത്‌ എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പ്രോ 
ജക്റ്റിന്റെ ഭാഗമായി ചോറ്റാനിക്കര, കുന്നത്തുനാട്‌, അശമന്നൂര്‍ എന്നീ 
പഞ്ചായത്തുകളില്‍ തുടങ്ങിവച്ച പരീക്ഷണങ്ങള്‍ മാത്രമാണ്‌. അതാ 
കട്ടെ ജില്ലാപഞ്ചായത്തില്‍ 2000-ല്‍ ഉണ്ടായ ഭരണമാറ്റത്തോടെ തുട 


- രാന്‍ കഴിയാത്ത അവസ്ഥയിലാവുകയും ചെയ്തു. എങ്കിലും അതില്‍നി 


ന്ന്‌ ഒട്ടേറെ അനുഭവപാഠങ്ങള്‍ ഉള്‍ക്കൊള്ളാന്‍ കഴിയും. 

ആധുനിക വിവര വിനിമയ ശൃംഖല കെട്ടിപ്പടുക്കുന്നതിനാവശ്യ 
മായ സാങ്കേതിക മികവ്‌ നമ്മുടെ വാര്‍ത്താവിനിമയ മേഖലയിലെ പൊ 
തുമേഖലാ സ്ഥാപനങ്ങളില്‍ ലഭ്യമാണ്‌. അവ വേണ്ട രീതിയില്‍ ഉപ 
യോഗിച്ചാല്‍ മതി. 

അതുപോലെതന്നെ കഴിഞ്ഞ 20 വര്‍ഷത്തിലേറെയായി ഭരണനിര്‍ 
വഹണ ശൃംഖലയ്ക്ക്‌ സമാനമായി ഇന്ത്യയിലെ വ്യത്യസ്ത പൊതുമേ 
ഖലാ സ്ഥാപനങ്ങളില്‍ സ്ഥാപിക്കപ്പെടുകയും വിജയകരമായി പ്രവര്‍ 
ത്തിക്കപ്പെടുകയും ചെയ്യുന്ന വിവര വിനിമയ ശൃംഖലകളുടെ വിവിധ 
ഘടകങ്ങള്‍ പഠിച്ച്‌ യുക്തമായവ കണ്ടെത്താവുന്നതാണ്‌. ബി.എസ്‌. 
എന്‍.എല്‍ മേഖലയിലെ ടെലിഫോണ്‍, ഐനെറ്റ്‌, സഞ്ചാര്‍നെറ്റ്‌ ശ്യം 
ഖലകള്‍, ടെലിഗ്രാഫ്‌ ശൃംഖല, റെയില്‍വേ റിസര്‍വേഷന്‍ ശൃംഖല, 
സഹകരണസംഘങ്ങളിലും ബാങ്കുകളിലും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന 
സുരക്ഷിതവും കാര്യക്ഷമവുമായ മാതൃകകള്‍ തുടങ്ങിയവ പഠിച്ചാല്‍ 
ഉപകരണങ്ങളുടെയും സോഫ്റ്റ്വെയറുകളുടെയും ശൃംഖലാനിര്‍മ്മാണ 
ത്തിന്റെയും സാങ്കേതികവശം മനസ്സിലാക്കാം. മേല്‍പ്പറഞ്ഞവയൊന്നും 
മൈക്രോസോഫ്റ്റ്‌ സോഫ്റ്റ്വെയര്‍ ഉപകരണങ്ങള്‍ ഉപയോഗിച്ചോ 
അവയെ ആധാരമാക്കിയോ ഉണ്ടാക്കിയവയല്ല. അവയെല്ലാം ലിനക്‌സ്‌ 
പോലെ ശക്തമായ യുനിക്‌സ്‌ ആധാരമാക്കി കെട്ടിപ്പടുക്കപ്പെട്ടവയാ 
ണ്‌. 
റെയില്‍വേയെയും ടെലികോം വകുപ്പിനെയും (ഇന്ന്‌ ബി.എസ്‌.എന്‍. 
എല്‍) കെല്‍ട്രോണ്‍ തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും 
അവയില്‍ നിലനില്‍ക്കുന്ന വൈദഗ്ദ്യത്തെയും കാണാതെയും പൊ 
തുമേഖലയെ അവഗണിച്ചും പോയതിന്റെ തിക്തഫലമാണ്‌ ഇന്ന്‌ വി 
വരസാങ്കേതികവിദ്യാ രംഗത്ത്‌ ബഹുരാഷ്ട്ര കുത്തകകളുടെ കടുത്ത 
ചുഷണത്തിനിരയായിക്കൊണ്ടിരിക്കുന്നതടക്കമുള്ള പല കെടുതികളും. 
യഥാര്‍ത്ഥത്തില്‍ ടെലികോം മേഖലയെ മാറ്റിനിര്‍ത്തിക്കൊണ്ടുള്ള വി 
വരവിനിമയ സാങ്കേതികവിദ്യാപഠനവും വികസനവും അബദ്ധത്തിലാ 
വുമെന്നത്‌ ഉറപ്പായ കാര്യമാണ്‌. കാരണം, കമ്മ്യൂണിക്കേഷന്‍ മേഖല 
യുടെ വികാസഫലം മാത്രമാണ്‌ ആധുനിക വിവരസാങ്കേതികമേഖല. 
പൊതുമേഖലയ്ക്കെതിരായി ഇന്നും നടന്നുവരുന്ന വിഷലിപ്തമായ 
പ്രചാരണങ്ങളും പൊതുമേഖലയെ വിറ്റുതുലയ്ക്കാനും തകര്‍ക്കാനും 
നടക്കുന്ന ശ്രമങ്ങളും ഇത്തരം പല തട്ടിപ്പുകളും ലക്ഷ്യമിട്ടാണെന്ന്‌ കാ 
ണേണ്ടിയിരിക്കുന്നു. 

സാങ്കേതികവിദ്യാഘടകങ്ങളുടെ തിരഞ്ഞെടുപ്പിന്‍റെ കാര്യത്തില്‍ 
അഭിപ്രായവ്യത്യാസം നിലനില്‍ക്കുന്ന മേഖലകളില്‍ അഭിപ്രായ സമ 


്ലയ്യാളം ഓണപ്പതി പ്പ്‌ i 


ആഗസ്ററ്‌ 2004 212 


ന്വതമുള്ള കാര്യങ്ങള്‍ പൊതുമാനദണ്ഡമായംഗീക y 
മാതൃകകള്‍ പരീക്ഷിക്കാവുന്നതാണ്‌, എം കം 
മായ മാതൃകകളും അവയുടെ അനുഭവങ്ങളും ea 
കാര്യമായ വിവിധ ഘടകങ്ങള്‍ ഉള്‍ക്കൊള്ളിച്ച്‌ തദ്ദേശ സ്വയംഭ 
നിര്‍വഹണ ശ്യംഖലയും തുടര്‍ന്ന്‌ അതിനെ ആധാരമാക്കി മ 
പ്പുകളുടെ ഭരണനിര്‍വഹണ ശൃംഖലകളും കെട്ടിപ്പടു Ss Se 
ഭരണനിര്‍വഹണം എങ്ങനെ, ആര്‌ നിയന്തരിക്കണമെന്നതും വിവ 
രവിനിമയശ്യംഖല എങ്ങനെ ഉപയോഗിക്കണമെന്നതും കേരളസമുഹ 
ഇന്നത്തെ സംമൂഹ്യവികാസത്തിന്റെയും ജനാധിപത്യ വിപു ം 
ത്തിന്റെയും നിലവാരവും ഭാവി ആവശ്യങ്ങളും താല്ല്യങ്ങളുമായി ണ 
സ്പ്പെടുത്തി തീരുമാനിക്കേണ്ടതാണ്‌. അതിനാവശ്യമായ ഒട്ടേറെ റ 
വരങ്ങളും മാതൃകകളും എറണാകുളം ളില്ലാപഞ്ചായത്തിന്റെ ആഭിമ 
ഖ്യത്തില്‍ നടപ്പാക്കിയ പഞ്ചായത്ത്‌ വി , . 
വരവിനിമയശൃംഖലാ പ്രോജക്ടിന്റെ അ 
നുഭവങ്ങളില്‍നിന്ന്‌ കിട്ടും. അതിന്റെ രേ 
ഖകളെല്ലാം ഇന്നും ലഭ്യമാണ്‌. 
ജനകീയ പ്രസ്ഥാനങ്ങള്‍ക്കും ഇനപ്ര 
തിനിധികള്‍ക്കും ഉദ്യോഗസ്ഥര്‍ക്കും ജീവ 
നക്കാര്‍ക്കും സാങ്കേതിക വിദഗ്ദ്ധര്‍ക്കും 
സാങ്കേതിക സ്ഥാപനങ്ങള്‍ക്കും (അതില്‍ Fes 
ബി.എസ്‌.എന്‍.എല്‍. കെല്‍ട്രോണ്‍, സി- sy 
ഡിറ്റ്‌, ഐ.കെ.എം, എറണാകുളം ജില്ലാ 
പഞ്ചായത്തിന്റെ പ്രോജക്ട്‌ നിര്‍വഹണ 
എഇന്‍സിയായിരുന്ന ഇ.ഐ.ഐ.ഡി തു 
ടങ്ങിയവയിലെ സാങ്കേതിക വിദഗ്ദ്ധര്‍ അ 
നീവാര്യമായും ഉണ്ടായിരിക്കണം) പങ്കാളി 
ത്തം നല്‍കിക്കൊണ്ടുള്ള ഒരു വേദിയില്‍ 
ഇ-ദരണത്തിന്റെ വിവിധ ഘടകങ്ങളില്‍ 
വിശദമായ ചര്‍ച്ച നടത്തി അവിടെ ഉരു 
ത്തിരിഞ്ഞുവരുന്ന പൊതുവെ സ്വീകാര്യ 
മായ ധാരണകള്‍ പൊതുമാനദണ്ഡമായെ 
ടൂത്തുകൊണ്ട്‌ അഭിപ്രായ വ്യത്യാസം നി 
ലനില്‍ക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങ 
ളില്‍ വ്യത്യസ്ത മാതൃകകള്‍ പരീക്ഷിക്കാന്‍ 
അവസരം നല്‍കിക്കൊണ്ടുള്ള ഒരു തുറന്ന 
സമീപനമാണ്‌ മുന്‍പരിചയമില്ലാത്ത ഈ 
മേഖലയില്‍ സര്‍ക്കാര്‍ സ്വീകരിക്കേണ്ടത്‌. 
അടുത്ത ഒരുവര്‍ഷക്കാലത്തിനുള്ളില്‍ 
ഈ പ്രകിയ പൂര്‍ത്തിയാക്കാം. ഇത്രകാ 
ദം പാഴാക്കിയ നമുക്ക്‌ ഇനിയൊരു 
വര്‍ഷം കൂടി ക്ഷമിച്ചുകൂടായ്കയില്ല. അ 
തിനുശേഷം മാതൃകകളും അവയുടെ അനുഭവങ്ങളും കുട്ടായി പഠിച്ച്‌ 
യുകതിയുക്തമായതും പൊതുവെ സ്വീകാര്യവുമായ വിവിധ ഘടകങ്ങള്‍ 
ഉള്‍ക്കൊള്ളിപ്പ്‌ പഞ്ചായത്ത്‌ ഭരണനിര്‍വഹണശ്യംഖലയും തുടര്‍ന്ന്‌ അ 
തിനെ ആധാരമാക്കി മറ്റു വകുപ്പുകളുടെ ഭരണനിര്‍വഹണശ്യംഖലക 
ടും കെട്ടിപ്പടുക്കാവുന്നതാണ്‌. അത്‌ സര്‍ക്കാര്‍ നേരിട്ട്‌ നടത്തണമോ 
ബോള്‍ട്ട്‌ അടിസ്ഥാനത്തില്‍ വേണമോ എന്ന കാര്യം അന്ന്‌ തീരുമാനി 
വുന്നതാണ്‌. ബോള്‍ട്ട്‌ വേണമെങ്കില്‍ത്തന്നെ കേളളത്തിലെ കേ: 
8-സംസ്ഥാന- പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സഹകരണ മേ 
ഖലയുടെയും കൂട്ടായ്മയ്ക്കത്‌ ഏറ്റെടുക്കാവുന്നതാണ്‌. ബി.എസ്‌.എന്‍. 
എല്ലിന്റെ പശ്ചാത്തല സൌകര്യങ്ങള്‍ ഉപയോഗിച്ചാല്‍ ചെലവ്‌ വളരെ 
കുറഞ്ഞിരിക്കും. ഒരു കാരണവശാലും അത്‌ സ്വകാര്യ വിദേശകമ്പനി 
തിരിക്കാന്‍ പാടില്ല. ) നി 


പ പ്പടുവിചചടടുള്ള ടെണ്ടര്‍ വ്യവസ്ഥകളോടെ ബോള്‍ട്ട്‌ അടി 
ക Se ee ng 
പ ം ) പ്പാക്കപ്പെടുന്നത്‌ 
ാര്യമായും വിദേശ ഏജന്‍സികളെ സംസ്ഥാനത്തിന്റെ ഭരണ സി 
രാകേന്ദ്രങ്ങളില്‍ കയറിക്കൂടി കേരളത്തിന്റെ സമ്പദ്ഘടനയിലും സാ 
മുഹൃ- സാമ്പത്തിക ജീവിതത്തിലും പിടിമുറുക്കാന്‍ അനുവദിക്കുന്ന നട 
പടിയായി മാറും. റോഡുകളും പാലങ്ങളും പുഴകളും കടല്‍ത്തീരങ്ങ 
ളും കരിമണല്‍ശേഖരവുംപോലെ ഭരണം കുടി പാട്ടത്തിനു നല്‍കുന്ന 
തിനു തുല്യമാണിത്‌. | | | 
കേരളത്തിലെ വിവര സാങ്കേതിക വ്യവസായ വികസനത്തിനും ജനാ 


ധിപത്യ വികാസത്തിനും സഹായിക്കത്തക്ക രീതിയിലുള്ള വിവര സാ 
ങ്കേതികവിദ്യയുടെ പ്രയോഗത്തിന്‌ താഴെപ്പറയുന്നതടക്കമുള്ള കാര്യ 
ങ്ങള്‍ ശ്രദ്ധിക്കേണ്ടതാണ്‌. 

1. അനുയോജ്യമായ സോഫ്റ്റ്വെയറുക 
ളുടെ വര്‍ദ്ധിച്ച ഉപയോഗത്തിലൂടെ ഹാര്‍ 
ഡ്വെയറുകളുടെ ഉപയോഗം പരമാവധി കു 
റയക്കുകയും അത്തരത്തില്‍ ചെലവ്‌ ചുരുക്കു 
കയും നമ്മുടെ സമ്പത്തിന്റെയും വിഭവങ്ങളു 
ടെയും വിദേശത്തേയ്ക്കുള്ള ഒഴുക്ക്‌ പരമാ 
വധി കുറയ്ക്കുകയും ചെയ്യുക. 

Linux (Operating System), PostgreSQL/ 
MySQL (RDBMS), and development tools/ 
libraries like gtk, gdk തുടങ്ങിയ സ്വതന്ത്ര 
സോഫ്റ്റ്വെയറുകളുപയോഗിച്ച്‌ തദ്ദേശീയമാ 
യി വികസിപ്പിച്ച പ്രോഗ്രാമുകളുടെ ഉപയോ 


സമ്പത്തിന്റെയും വിഭവങ്ങളുടെയും വിദേശ 
ത്തേയ്ക്കുള്ള ഒഴുക്ക്‌ ഈ വകയില്‍ പാടെ 
ഒഴിവാക്കുകയും ചെയ്യുക. 

3. ഒരേസമയം പല പണികളും നടത്താ 
വുന്ന വിവിധോദ്ദേശ സോഫ്റ്റ്വെയറുകളുടെ 
യും (Multiprocessing and multitasking oper 
ating system cum network software) വികേ 
ഗ്രീകൃതമായ വിവര സംഭരണികളുടെയും ഉപ 
യോഗത്തിലൂടെ മൊത്തം നിര്‍വഹണ ചെല 
വും ഭാവി വികസനചെലവും പരമാവധി കു 
റയ്ക്കുകയും വിവര സുരക്ഷിതത്വവും ഉറപ്പും 
വര്‍ദ്ധിപ്പിക്കുകയും ചെയ്യുക. 

4. ആധുനിക വിവര സാങ്കേതികവിദ്യയു 
ടെ ദുഷ്ഫലങ്ങള്‍ പരമാവധി കുറയ്ക്കുക 
യും സദ്ഫലങ്ങള്‍ ദരിദ്രരായ ഗ്രാമീണ. പി 
ന്നോക്ക ഇനവിഭാഗങ്ങള്‍ക്കടക്കം ലഭ്യമാക്കുകയും ചെയ്യുക. ) 

5. ഗ്രാമീണ, പിന്നോക്ക ജനവിഭാഗങ്ങള്‍ക്കും മറ്റു വിഭാഗങ്ങള്‍ക്കു 
മാത്രം ഇന്ന്‌ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന മെച്ചപ്പെട്ട ഏതു സേവനവും 
ലഭ്യമാക്കുക. * 

6. ഗ്രാമീണ പിന്നോക്ക ഇനവിഭാഗങ്ങള്‍ക്കും ആധുനിക വിവര 
സാങ്കേതികവിദ്യയുടെ സാദ്ധ്യതകള്‍ ഒരുക്കിത്തരുന്ന വിവിധ വിവരാ 
ധിഷ്ഠറിത സേവനങ്ങള്‍ എത്തിക്കുക. 

7. ഗ്രാമ-നഗര വിഭജനം പരമാവധി കുറയ്ക്കുക. 

8. സമ്പത്തിന്റെ വര്‍ദ്ധിച്ചതും സ്ഥായിയുമായ ഉല്ലാദനത്തിലൂടെയും . 
സമത്വാധിഷ്ഠിതമായ വിതരണത്തിലൂടെയും സാമൂഹ്യവികാസം ഉറ 


-പ്പാക്കുന്നതിനായി ആധുനിക വിവര സാങ്കേതികവിദ്യ പ്രയോഗിക്കു 


ക.ജ 


മലയാളം ഓണപ്പ തി പ്പ്‌ 


7 ആഗസ്ററ്‌ 2004 ൦ 213 


ഗത്തിലൂടെ ചെലവ്‌ ചുരുക്കുകയും നമ്മുടെ 


നി 
20 പ്രക്യതി നിങ്ങാക്കമി | 
നലകിയൊരയ ലോകോത്തര പാനീയ, 


ആരോഗ്യ(്ദം. നുറുശതമാതം പരിശുദ്ധം, ജീവകങ്ങാ, ഗാതുക്കയ എന്നിവയാല്‍ സമ്പുഷ്ടം 


ആരെങ്കിലും നിങ്ങളുടെ ഒരു സാധനം മോഷ്ടിച്ച്‌ അയാളുടെ വീട്ടില്‍ വച്ചിരിക്കുന്നുവെന്നു സംശയം തോന്നിയാല്‍ 
നിങ്ങള്‍ക്ക്‌ പൊലീസില്‍ പരാതിഷെടാമെന്നല്ലാതെ അയാളുടെ വീട്ടില്‍ അതിക്രമിച്ചു കയറി പരിശോധന നടത്താന്‍ 
അധികാരമില്ല. പക്ഷേ, മൈക്രോസോഫ്ഠറിന്‌ ആരെക്കുറിച്ചെങ്കിലും സംശയം തോന്നിയാല്‍ അയാളുടെ കംപ്യൂട്ട 
റില്‍ കടന്നുകയറി സര്‍വ്വവും പരിശോഗിക്കാനും ആവശ്യമുള്ളതു നശിഷിക്കാനും കഴിയും. ഫ്രീസോഫ്റഠവെയര്‍. 
ഉപയോഗം പരിപോഷിഷിക്കാതെ, മൈക്രോസോഫ്ററിനുവേണ്ടി വാദിക്കുന്നവര്‍ ഇത്‌ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്‌. 


ഇളനീര്‍ - പ്രകൃതിയാല്‍ അതീവ സൂക്ഷ്മ വേണ്ട ജീവകങ്ങാം, ധാതുലവണങ്ങാം 
ം ങ്ങാം, 


മായി നിര്‍മ്മിയ്ക്കപ്പെട്ട മധുരശീതള മാംസ്യം എന്നിവയാല്‍ സമ്പന്ന 


പാനീയം. ചുറുചുറുക്കും, ആരോഗ്യവും ഈര്‍ജ്ജസ്വ ലതയു ൦, ഉണര്‍വ്വു 


പകരുമൊരു അമൃതജലമെന്ന്‌, ആഗോ വീണ്ടെടുക്കുവാനൊരു ഉത്തമ 


ആര്‍വി.ഭി.മേനോന്‍ 


വ്യാപകമായി അംഗീകരിച്ചിട്ടുള്ളത്‌. 


ഫ്രീ സോഫ്ട്വെയറിന്റെ ഉപയോഗം കേരളത്തില്‍ തര്‍ക്കവിഷ 
യമാകാനുള്ള ഒരേയൊരു കാരണം നമ്മളില്‍ മിക്കവരും മൈക്രോസോ 
ഫ്ടിന്റെ പേറ്റന്റ്‌ സോഫ്ട്വെയറുകള്‍ കട്ടെടുത്തുപയോഗിച്ചു ശീലി 
ച്ചുപോയി എന്നതാണ്‌. മുപ്പതിനായിരത്തോളം രൂപ കൊടുത്ത്‌ കംപ്യൂ 
.8൪ വാങ്ങുമ്പോള്‍ അത്യാവശ്യം ഓപ്പറേറ്റിംഗ്‌ സിസ്റ്റംകൂടി കിട്ടാന്‍ 15,000 
- രൂപ അധികം കൊടുക്കണം എന്നുവന്നാല്‍, “ലിനക്‌സ്‌ ലോഡ്‌ ചെ 
യ്തു പഠിപ്പിച്ചുതന്നാല്‍ മതി” എന്നേ ഒട്ടുമിക്കവരും പറയൂ. പിന്നെ 
തര്‍ക്കത്തിന്‌ എന്തുപ്രസക്തി? അതറിഞ്ഞുകൊണ്ടാണ്‌ ഈ മോഷ 
ണത്തെ മൈക്രോസോഫ്ടുകാര്‍ കണ്ടില്ലെന്നു നടിക്കുന്നതും. ഫോട്ടോ 
കോപ്പീയിങ്‌ ക്സിറോക്‌സിങ്‌ എന്നു പേരുവീണിരിക്കുന്നതുപോലെ 
“ഓപ്പറേറ്റിങ്‌ സിസ്റ്റം എന്നാല്‍ വിന്‍ഡോസ്‌ തന്നെ,” എന്ന അവബോ 
ധം വളര്‍ത്തലാണ്‌ ലക്ഷ്യം. അങ്ങനെ പി.സി. മേഖലയിലെ കുത്തക 
നിലനിര്‍ത്തലാണ്‌ തന്ത്രം. മറ്റു സാദ്ധ്യതകളുണ്ടെന്നുപോലും ആര്‍ക്കും 
സംശയംതോന്നരുത്‌. 'ഐ.ടി അറ്റ്‌ സ്‌കൂളി'നും മറ്റും ഏതാനും സോ 
ഫ്ട്വെയറ്റുകള്‍ സഴന്യമായി നല്‍കുന്നതും സൌജന്യ പരിശീലനം 
നല്‍കുന്നതുമെല്ലാം ഈ തന്ത്രത്തിന്റെ ഭാഗംതന്നെ. മത്സരത്തെ മുള 
യ്ക്കുംമുന്‍പേ തടയുക. ഓടുന്ന നായയ്ക്ക്‌ ഒരു മുഴം മുന്‍പേ! 
ഇത്‌ ചിത്രത്തിന്റെ ഒരുവശം. മറുവശത്ത്‌ മൈക്രോസോഫ്ടുകാര്‍ 
ക്ക്‌ വേണമെന്നു തോന്നിയാല്‍ ആരെയും പീഡിപ്പിക്കാനും വേണ്ടിവ 
ന്നാല്‍ അഴിക്കകത്താക്കാനുമുള്ള അവകാശമാണ്‌ ബൌദ്ധിക സ്വത്ത 
വകാശ സംരക്ഷണ നിയമത്തിന്റെ വിവിധ വകുപ്പുകളിലൂടെ സര്‍ക്കാര്‍ 
നല്‍കിയിരിക്കുന്നത്‌. ഭതിക സ്വത്തവകാശ സംരക്ഷണ നിയമങ്ങ 


പോഷകപ്രദവും, നിരവധി രോഗങ്ങാംക്ക്‌ രൂള്ളപ്പോടം എന്തിന്‌ നിങ്ങാം മറ്റൊരു 


സിദ്ധധഷധവുമാണ്‌ ഇളനീര്‍. ശരീരത്തിനവശ്യം കൃത്രിമ പാനീയത്തെപ്പറ്റി ചിന്തിയ്ക്കണം, 


നാളികേര വികസന ബോര്‍ഡ്‌ 


“കേന്ദ്ര കൃഷി മന്ത്രാലയം. ഭാരത സര്‍ക്കാര്‍) 


കൊച്ചി-682 011. ഫോണ്‍: 376265, 377266,377267 . 


ഗ്രാംസ്‌: കേരാബോര്‍ഡ്‌. 
ഫാക്‌സ്‌: 91-484-377902. ടെലക്‌സ്‌: 0885-6736 CODE IN. 


ഇ-മെയില്‍: cdbkochi@400nicgw.nic.in 


ഇളനീര്‍ - (്രകൃതിനിര്‍മ്മിതമായ അമ്യതജലം. 


ടോണിക്ക്‌. ഏറ്റവും മഹത്തായ ഇളനീ | 


ലയാളം ഓണ പതി പ്പ്‌ 
ആഗസ്ററ്‌ 2004൦ 214 


ളേക്കാള്‍ കടുത്തതാണിവ. ഉദാഹരണത്തിന്‌. ആരെങ്കിലും നിങ്ങളു 
ടെ ഒരു സാധനം മോഷ്ടിച്ച്‌ അയാളുടെ വീട്ടില്‍ വച്ചിരിക്കുന്നു എന്നു 
സംശയം തോന്നിയാല്‍, നിങ്ങള്‍ക്കു പൊലീസില്‍ പരാതി പറയാമെ 
ന്നല്ലാതെ അയാളുടെ വീട്ടില്‍ അതിക്രമിച്ചുകയറി സെര്‍ച്ച്‌ നടത്തി അയാ 
ളുടെ മറ്റു സ്വത്തുക്കളുള്‍പ്പെടെ പരതി മോഷ്ടിച്ച സാധനം പിടിച്ചെ 
ടുത്തു നശിപ്പിക്കാന്‍ നിങ്ങള്‍ക്ക്‌ അവകാശമൊന്നുമില്ലല്ലോ? എന്നാല്‍ 
മൈക്രോസോഫ്ടിനു വേണമെന്നു തോന്നിയാല്‍ നിങ്ങളുടെ കംപ്യൂട്ട 
റില്‍ കടന്നുകയറി നിങ്ങള്‍ കാശു കൊടുത്തോ അല്ലാതെയോ പകര്‍ 
ത്തി സൂക്ഷിച്ചിട്ടുള്ള സോഫ്ട്വെയറുകള്‍ പരതി അനധികൃതമെന്ന്‌ 
അവര്‍ക്കു തോന്നുന്ന്‌ നശിപ്പിക്കാനുള്ള ശേഷിയുണ്ട്‌, അവകാശമുണ്ട്‌. 

ഇത്ര വിശുദ്ധമാണോ ബൌദ്ധിക സ്വത്തവകാശം? ആണെന്നാണ്‌ 
ലോക വ്യാപാരസംഘടന അനുശാസിക്കുന്നത്‌. നമ്മുടെ സര്‍ക്കാരു 
കള്‍ ഏറ്റുപാടുന്നത്‌. അത്‌ ബൌദ്ധികപ്രവര്‍ത്തനത്തോടുള്ള ആദരവു 
കൊണ്ടൊന്നുമല്ല. ഏറ്റവും വേഗത്തില്‍ വളര്‍ന്നുകൊണ്ടിരിക്കുന്ന സാ 
മ്പത്തിക മേഖല എന്ന നിലയില്‍ അതിന്റെ ലാഭസാദ്ധ്യതകള്‍ തിരിച്ച 
റിഞ്ഞ്‌ അതിനെ സ്വതന്ത്ര വിപണിക്ക്‌ അധീനമാക്കുക എന്നതാണ്‌ 
ഡബ്ലിയു.ടി.ഒ യുടെ ലക്ഷ്യം. ബരദ്ധികസ്വത്ത്‌ മറ്റേതൊരു സ്വത്തും 
പോലെ വിറ്റ ലാഭമുണ്ടാക്കാനുള്ളതാണെന്നുമാണ്‌ അവരുടെ സമീപ 
നം. 

ഇതില്‍നിന്ന്‌ വ്യത്യസ്തമായി, അറിവ്‌ ഒരു സാമൂഹികോല്ലന്നമാ 
ണെന്ന സമീപനമാണ്‌ സ്വതന്ത്ര സോഫ്ട്വെയര്‍ വാദക്കാര്‍ മുന്നോട്ടു 
വയ്ക്കുന്നത്‌. തീര്‍ച്ചയായും അറിവിന്റെ നിര്‍മ്മിതിയിലേര്‍പ്പെട്ടിരിക്കു 
ന്നവര്‍ക്ക്‌ അവരുടെ അദ്ധാനത്തിനു പ്രതിഫലം കിട്ടാനുള്ള അര്‍ഹത 
യുണ്ട്‌. പക്ഷേ, അത്‌ ലാഭമുണ്ടാക്കാനുള്ള ഉപാധിയായി മാറ്റുന്നത്‌ 
അനുവദനീയമല്ല. ബൌദ്ധികാദ്ധ്വാനത്തിന്റെ ഗുണഫലം സമൂഹത്തിനു 
മുഴുവന്‍ അവകാശപ്പെട്ടതാണ്‌. കൂടുതല്‍ അറിവ്‌ ഉല്ലാദിപ്പിക്കുന്നതി 
നുള്ള അടിസ്ഥാനവും പ്രചോദനവുമാകേണ്ടതാണ്‌ അത്‌. അതിനെ 
സ്വകാര്യവത്കരിക്കുന്നതും അതിന്റെ കുത്തക ആരെങ്കിലും കൈയട 
ക്കുന്നതും അറിവിന്റെ സ്വതന്ത്ര വികാസത്തിന്‌ തടസ്സമേ ആകൂ. ശാ 
സ്ത്രലോകത്ത്‌ ഇന്നേവരെ ഉണ്ടായിട്ടുള്ള പുരോഗതി നോക്കിയാല്‍ 
അറിവിന്റെ രഹസ്യവത്കരണവും കുത്തകാവകാശങ്ങളും അതിനെ 
പുറകോട്ടടിച്ചിട്ടേ ഉള്ളൂ എന്നു കാണാം. രസകരമായ സംഗതി. പേ 
ന്റ്‌ സ്രമ്പദായം ആവിഷ്കരിച്ചതുതന്നെ അറിവ്‌ രഹസ്യമാക്കിവയ്ക്കാ 
തെ അതു പരസ്യമാക്കാനുള്ള ഒരു പ്രേരണയായിട്ടാണ്‌ എന്നതാണ്‌. 
പക്ഷേ, ഇപ്പോഴത്‌ അറിവിന്റെ കാതലായ ചില അംശങ്ങള്‍ രഹസ്യ 
മാക്കിവയ്ക്കാനും, പുതിയ അറിവ്‌ നിര്‍മ്മിക്കുന്നതിനെ തടസ്സപ്പെടു 
ത്താനുമുള്ള ആയുധമായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ചും സോ 
ഫ്ട്വെയര്‍ മേഖലയില്‍ ബൌദ്ധിക സ്വത്തവകാശ സംരക്ഷണ നിയ 
മങ്ങള്‍ അറിവിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്നതി 
ന്റെ ധാരാളം അനുഭവങ്ങള്‍ നമ്മുടെ മുന്നിലുണ്ട്‌. 

ചിലരെങ്കിലും കരുതുന്നതുപോലെ ഫ്രീസോഫ്ട്വെയര്‍ സജന്യം 
ആകണമെന്നില്ല. ഇവിടെ ഫ്രീ എന്ന വാക്കിന്‌ സ്വതന്ത്രം എന്നാണര്‍ 
ത്ഥം. ആര്‍ക്കും പ്രവര്‍ത്തിക്കാനും, പകര്‍ത്താനും പഠിക്കാനും പരി 
ഷ്കരിക്കാനും കൈമാറാനുമുള്ള സ്വാതന്ത്രമാണ്‌ ഇവിടെ ഉദ്ദേശിക്കു 
ന്നത്‌. തീര്‍ച്ചയായും ഈ സ്വാതന്ത്യം മുഴുവനും ്രയോജുനപ്പെടുത്താ 
നുള്ള കഴിവും ആവശ്യവും സാഹചര്യവും ഉള്ളവര്‍ വളരെ കുറവായി 
രിക്കും. പക്ഷേ, ഈ തത്ത്വം അഭിപ്രായ സ്വാതന്ത്യത്തിനു. ബാധക 
മാണല്ലോ. അതുവരെ കുറച്ചുപേരെ ഉപയോഗിക്കുന്നുള്ളു എന്നു കരു 
തി അതിന്റെ പ്രാധാന്യം കുറയുന്നില്ലല്ലോ. 

എങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കുത്തകക്കമ്പ 
നികള്‍ ഈടാക്കുന്ന അമിതലാഭം ഒഴിവാക്കി മിതമായ വിലയ്ക്ക്‌ സാ 
ധനം കിട്ടുന്നു എന്നതുതന്നെ വലിയ നേട്ടമാണ്‌. വിലക്കുറവ്‌ ഒരു മി 
ഫ്യയാണെന്നും, ആയുഷ്ക്കാല ചെലവു നോക്കിയാല്‍ രണ്ടും കണ 


മലയാളം ഓണപ്പതി പ്പ്‌ 


se പോര ട ഐ.ടി Pa കവത്കരിച്ച്‌ കുത്തകകളുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കണമെങ്കില്‍ 
എ ിസണല്‍ പട്ടര്‍ ഖലില്‍ ഇതം ടിക. | മുട്‌ ഇനിയു എറെ മുണ്ട പോകാനുണ്ട്‌. ഗതാന്ഗതികതഞ്ഞില്‍ 
ത്താന്‍ ഫ്രീ സോഫ്ട്വെയറിന്‌ ഇനിയും കഴിഞ്ഞിട്ടില്ല. വി ~ 0 a ce cin 
ശനം മറ്റൊന്നാണ്‌. സ്വന്തമായി ലിനക്‌സ്‌ ഇന്‍സ്റ്റാള്‍ ചെയ്യുകയോ സു 
ഹൃത്തുക്കള്‍ മുഖേന അത്‌ സാധിച്ചെടുക്കുകയോ ചെയ്ത ഒരുസാ 
ശരണ കംപ്യൂട്ടര്‍ ഉപയോക്താവിന്‌ അതുസംബന്ധിച്ച്‌ എന്തെങ്കിലും 
മരു പ്രശ്നമുണ്ടായാല്‍ അതിനു സഹായിക്കാനുള്ള സംവിധാനം പല 
മിടത്തും വേണ്ടത്ര ലഭ്യമല്ല. ന്യായമായ ഫീസു വാങ്ങിത്തന്നെ അത്തരം 
സേവനങ്ങള്‍ ചെയ്തുകൊടുക്കാന്‍ ശേഷിയും സന്നദ്ധതയുമുള്ള ടീമു 
കൂള്‍ വിളിപ്പുറത്ത്‌ ഉണ്ടായാലേ ആളുകള്‍ ധൈര്യമായി ലിനക്‌സിന്‌ 
പുറകെ പോകൂ. കേരളത്തിലും അതുതന്നെയാണ്‌ പ്രശ്‌നം. ഫ്രീ സോ 


ഇതൊക്കെയാണെങ്കിലും ഫ്രീ സോഫ്‌ട്വെയറിനു കിട്ടുന്ന പിന്തു 
ണയും മാദ്ധ്യമശ്രദ്ധയും പൂര്‍ണ്ണമായും അറിവിനെ സ്വതന്ത്മാക്കാനും 
കുത്തകവത്ക്കരണത്തെ എതിര്‍ക്കാനുമുള്ള അദമ്യമായ ആഗ്രഹത്തി 
ന്റെ ഫലമാണെന്നൊന്നും പറയാനാവില്ല. നല്ലൊരു പങ്ക്‌ മൈക്രോസോ 
ഫ്ടിന്റെ കോര്‍പ്പറേറ്റ്‌ കടന്നാക്രമണ തന്ത്രങ്ങളോടുള്ള പ്രതിഷേധമാ 
ണ. മറ്റൊരു പ്രധാന ഘടകം അവരെ സ്ഥിരം എതിരാളികളും സ്വന്തം 
Sen കുത്തകകളുമായ ഐ.ബി.എം: സണ്‍ മൈക്രോസിസ്റ്റംസ്‌ 
ഫട്വ്യറിന്റെ ആദര്‍ശമഹിമയെപ്പറ്റി എഴുതിയിട്ടോ പ്രസംഗിച്ചിട്ടോ പ ന രള 


മത്രം കാര്യമില്ല. ഇത്തരം ടീമുകളെ സത്ജുമാക്കാനുള്ള നടപടികളാ | ത്തുകൊണ്ട്‌ സ്വ 
ന്‌ ആവശ്യം. ഭാഗ്യവശാല്‍ തിരുവനന്തപുരത്തെ സി-ഡിറ്റ്‌ ഈ കാ മാണ RTT 


ദത്തില്‍ മുന്‍കൈയെടുത്ത്‌ കുറേയേറെ കാര്യങ്ങള്‍ ചെയ്യുന്നുണ്ട്‌. പരി 
ശീലനങ്ങള്‍ നല്‍കുന്നുണ്ട്‌. എന്‍ജിനീയറിംഗ്‌ കോളേജുകള്‍ക്കും സര്‍ 
ദൂമലാശാലകള്‍ക്കും വളരെയേറെ ചെയ്യാനാകും. കണ്ണൂര്‍ സര്‍വ്വകലാ 
ശാലയാണ്‌ ഫ്രീ സോഫ്ട്വെയര്‍ കരിക്കുലത്തില്‍ ഉള്‍പ്പെടുത്തുന്നതി 
ര്‌ മുന്‍കൈ, എടുക്കുന്നത്‌. ) 
ഇതൊക്കെ തുടക്കമേ ആകുന്നുള്ളു. ഐ.ടി വിപ്ലവത്തെ ആന്തരി 


ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ മത്സരത്തിലൂടെ ഉപഭോക്താ 
ക്കള്‍ക്ക്‌ കുറേക്കൂടി അവകാശങ്ങളും സ്വാതുന്ത്യങ്ങളും അനുവദിച്ചു 
കിട്ടുമെങ്കില്‍ അത്രയും നന്ന്‌. കൂട്ടത്തില്‍. അറിവ്‌ ഒരു സാമുഹ്വോല്ലന്ന 
മാണെന്ന ആശയം കുറച്ചെങ്കിലും പ്രചരിപ്പിക്കാന്‍ കഴിഞ്ഞാല്‍ അത്ര 
യും സന്തോഷം. ഫ്രീ സോഫ്ട്വെയറിനുവേണ്ടി പൊരുതുന്നവരെങ്കി 
ലും ആ സ്പിരിറ്റ്‌ ഉള്‍ക്കൊള്ളേണ്ട്തുണ്ട്‌. ൽ 


123 


ലാഭം സപ്ലൈകോ 
മാര്‍, കര്‍ 


10 
പെട്രോള്‍ 
പമ്പുകള്‍ 


ക്കാണെന്നും, സ്വതന്ത്ര സോഫ്ട്വെയറുകള്‍ ഉപയോഗിക്കാന്‍ ബുദ്ധി 
മുട്ടുള്ളവയാണെന്നുമൊക്കെയുള്ള മൈക്രോസോഫ്ടിന്റെ പ്രതിരോധ 
വാദങ്ങള്‍ കാലഹരണപ്പെട്ടുകഴിഞ്ഞു. ലോകമെങ്ങും സ്വതന്ത്ര സോ 
ഫ്ട്വെയറിന്റെ കുതിച്ചുകയറ്റമാണ്‌ കാണുന്നത്‌. പ്രത്യേകിച്ചും കംപ്യൂ 
ട്ടര്‍ ശൃംഖലകളില്‍ ഉപയോഗിക്കേണ്ടുന്ന സെര്‍വറുകളുടെ രംഗത്ത്ലി 
നക്സ്‌ ആസ്പദമാക്കിയുള്ള ഉല്പന്നങ്ങള്‍ ശക്തമായ സാന്നിദ്യമായി 
ക്കഴിഞ്ഞു. സോഴ്‌സ്‌ കോഡ്‌ ലഭ്യമാണെന്നതും സ്വകീയാവശ്യങ്ങള്‍ക്കാ 
യി മാറ്റം വരുത്താന്‍ സ്വാതര്ത്യമുണ്ടെന്നുള്ളതും കൂടാതെ മൈക്രോ 
സോഫ്റ്റ്‌ ഉല്ലന്നങ്ങളേക്കാള്‍ സാങ്കേതിക മികവും അവയ്ക്കാണെന്നാ 
ണ്‌ അനുഭവസ്ഥര്‍ പറയുന്നത്‌. 2004 ജനുവരി 12-ലെ ബിസിനസ്‌ വീ 
ക്കില്‍ കണ്ട ഒരു റിപ്പോര്‍ട്ടനുസരിച്ച്‌ ചൈനയിലെ ക്സിയാവോലാന്‍ 
സിറ്റിയിലെ ഐ.ടി വികസനമേധാവിയായ ചെന്‍ യോങ്വാങ്‌ പറയു 
ന്നു: “വിലക്കുറവ്‌ എന്നതു മാത്രമല്ല ലിനക്സിന്റെ മേന്മ. അത്‌ വൈ 
സുകളെ കൂടുതല്‍ ഫലപ്രദമായി ചെറുക്കുകയും ചെയ്യുന്നു.” അവരു 
ടെ 18 സെര്‍വറുകളും ഇപ്പോള്‍ ലീനക്‌സിലാണ്‌ പ്രവര്‍ത്തിക്കുന്നത്‌. 

യൂറോപ്പിലും എഷ്യയിലും ഉള്ള പല സര്‍ക്കാരുകളും സുരക്ഷയു 
ടെ പേരിലും ചെലവു കുറവിന്റെ പേരിലും ഫ്രീസോഫ്ട്വെയറിലേ 


സപ്ലൈകോ സൂപ്പര്‍ 
മാര്‍ക്കറ്റുകള്‍ 


യ്ക്കു മാറാന്‍ ബോധപൂര്‍വ്വമായ തീരുമാനം എടുക്കുകയാണ്‌. ചൈന, എല്‍. പി.ജി ന 
v ഒ; 
ഇപ്പാന്‍. തെക്കന്‍ കൊറിയ എന്നീ ത്രിമൂര്‍ത്തികള്‍ യോജിച്ച്‌ അവരു sn bode കറി പരഡറുകളും 
മസാലകളും 


ടെ ലിപികളിലുള്ള ഫ്രീ സോഫ്ട്വെയര്‍ ഓപ്പറേറ്റിംഗ്‌ സിസ്റ്റം വികസി 
പ്പിച്ചെടുക്കാനുള്ള ഒരു സംയുക്ത സംരംഭം തുടങ്ങിക്കഴിഞ്ഞു. 
പൊതുമേഖലയില്‍ മാത്രമല്ല, കേള്‍പ്പറേറ്റ്‌ മേഖലയിലും ഫ്രീസോ 
ഫ്ട്വെയറിലേയ്ക്കുള്ള ചായ്വ്‌ ശക്തമാകുന്നുണ്ട്‌. ലാഭമാണ്‌ വാന്‍ 
ഷുങ്‌ ചോങ്‌ ഹോൾഡിങ്സ്‌ എന്ന കമ്പനി അവകാശപ്പെടുന്നത്‌ 
അവര്‍ ലിനക്‌സിലേയ്ക്കു മാറിയതിലൂടെ പ്രതിവര്‍ഷം ഒരു ലക്ഷ്‌ 
. ഡോളര്‍ ലാഭിക്കുന്നു എന്നാണ്‌. ഇന്ത്യയിലെ ഐ.ഡി.ബി.ഐക്ക്‌ അവ 


മൊബൈല്‍ 
മാവേലി സ്റ്റോറുകള്‍ .. 


സപ്ലൈകോ, - 
ട്‌ pps ആട്ട 


സപ്ലൈകോ - കേരളത്തിന്റെ ഭക്ഷ്യഭ്രദതയ്ക്ക്‌ 


പ പ ളത്കുളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 ൦ 216 


ആഗസ്ററ്‌ 2004 ൦ 217 
a 


ഗോര്‍ക്കിയുടെ 
അമ്മയെ 
നിഠഞ്ഞ 

സ്‌ 


സജി ജെയിം 


ഒരു അമ്മയുടെ 


കസി 
വററാത്ത കനിവും 


മാ 
മഹാകാവ്യത്തിലൂടെ യാത്ര 


v 


വ 


€ 
Ee 
& 

ട്‌ 


മലയാളം ഓണപ്പതി 


ച്ച 
219 


ആഗസ്ററ്‌ 2004 ൭ 


Vv 


ററ 2004 218 


v 


“കയ്ചുനിറാഞ്ഞ ആത്മത്യാഗം 

Ya DPD അമക്കിട്ടറപ്പക്ുമു 

അതാക്കട്ട, സൂര്യനേയും ചന്രനേയും 

പുതിയ ആകാശങ്ങളില്‍ തളങ്ങിക്കാന്‍പോലും 

തൃത്്ഞ്ഞ്ഠങ്ങുന്തു. ” 

- 1943 മാര്‍ച്ച്‌ 26-ന്‌ അജിത ജയില്‍ തടവുമുറിയില്‍നിന്നും തന്റെ 
അയല്‍വാസിയായ ബേബിയേടത്തിക്കയച്ച വരികളാണ്‌ ഇത്‌. തുടര്‍ 
ച്ചയായി അമ്മ മന്ദാകിനി നാരായണന്‌ അയച്ചുകൊണ്ടിരിക്കുന്ന ക 
ത്തുകളിലൊന്നിന്റെ കാല്‍ഭാഗം സ്ഥലം അപഹരിച്ചെടുത്തുകൊണ്ടാ 
ണ്‌ അജിത ഈ വരികള്‍ എഴുതിയത്‌. നിയ്യന്തണങ്ങളോടെ ജയില്‍ 
വാര്‍ഡന്‍ നല്‍കുന്ന പരിമിതമായ ഇന്‍ലന്റില്‍ ഇതേ നിര്‍വ്വാഹമുള്ളൂ. 
അയല്‍വാസിയ്ക്കായി തന്റെ പേരില്‍ അയച്ച ആ കത്തിലെ മലയാള 
ഭാഗവും അതിലെ നാലുവരി മലയാള കവിതയും അമ്മ സ്വാഭാവികമാ 
യി കണ്ടിരിക്കാം. ആരില്‍നിന്നോ അതിന്റെ അര്‍ത്ഥം വായിച്ചെടുത്ത 
അമ്മ മകള്‍ക്കയച്ച ഇംഗ്ലീഷിലെഴുതിയ മറുപടി കത്തില്‍ ഈ വരി 


ലയാളം ഓണപ്പതിപ്പ്‌ 


ഗുജറാത്ത്‌ സംസ്ഥാനത്തിലെ ഭാവ്‌ നഗര്‍ സ്വദേശികളായിരുന്ന മന്ദാ 
മിനിയുടെ മാതാപിതാക്കള്‍. നവീന്‍ചശു ഓസയും ഉര്‍വ്വശി നവീന്‍ 
ഓസയും. ബോംബെ സെക്രട്ടറിയേറ്റില്‍ ഒരുയര്‍ന്ന ഉദ്യോഗസ്ഥനായി 
രുന്നു നവിന്‍ചശ്ദ ഓസ്‌. ഗുജറാത്തി ബ്രാഹ്മണകുടുംബമായിരുന്ന. 
ഓസയുടേത്‌. മന്ദാകിനിയുടെ സഹോദരങ്ങള്‍ പ്രവിണ്‍ ചന്ദ്ര Ree 
യും മകരന്ദ്‌ ചന്ദ്ര ഓസയും. നാല്ലതുകളിലെ ബ്രിട്ടീഷ്‌ വ്യവസായ നഗ 
മമായ ബോംബെ അന്നും തിരക്കേറിയതുതന്നെ. അവിടേയ്ക്കാണ്‌ ഓസ 
കുടുംബത്തിന്റെ കുടിയേറ്റം. രൂക്ഷമായ സ്വാതന്ത്രസമരങ്ങള്‍ക്കുവേ 
ദിയായിരുന്നു അന്നത്തെ ബോംബെ, മുറിവുകള്‍ എലെപ്പറ്റി അന്ന്‌ ആ 
നഗരത്തിന്‌. സ്വാതന്ത്യാനന്തരം വ്യവാസായക്കുതിപ്പിന്റെ മറ്റൊരുചി 
തമാണ്‌ നഗരം നല്‍കിയത്‌. ദേശീയപ്രസ്ഥാനത്തിനുപുറകെ കമ്മ്യൂ 
ണിസ്റ്റ്‌ പ്രസ്ഥാനവും തൊഴിലാളി പ്രസ്ഥാനവും ആ നഗരത്തിന്റെ തെ 
രുവുകളെ കീഴടക്കാന്‍ തുടങ്ങി. വിമല്‍ സര്‍ദേശായിയും ബി.ടി. രണ 
ദിവെയും എസ്‌.എ. ഡാങ്കെയും ജി.എം. അധികാരിയും ആ മുന്നേറ്റങ്ങ 
ളുടെ നായകന്മാര്‍. ലോകവും അപ്പോള്‍ മാറാന്‍ തുടങ്ങിയിരുന്നു. ലോ 
കസമവാക്യങ്ങള്‍ ഹിറ്റ്ലറിനും ഫാസിസ്റ്റുവിരുദ്ധച്ചേരിക്കുമിടയില്‍ രണ്ടാ 
യി. സഖാവ്ജോസഫ്‌ സ്റ്റാലിന്‍ സോവിയറ്റ്‌ റഷ്യയുടെ പരമാധികാരി. 
നിരന്തരമായ യുദ്ധത്തില്‍ ക്ഷതങ്ങള്‍ സംഭവിച്ച സോവിയറ്റ്‌ സമൂ 
ഹത്തെ ജോസ്ഫ്‌ സ്റ്റാലിന്‍ പട്ടാളച്ചിട്ടയിലുടെയും പ്രത്യയശാസ്ത്രാ 
യുധത്തിലൂടെയും ഉയര്‍ത്തിക്കൊണ്ടുവരുന്നത്‌ ലോകം ഉറ്റുനോക്കിയ 
കാലം. ആ വാര്‍ത്തകള്‍ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ്‌ ലോകത്തേയും 
ആവേശഭരിതരാക്കി. സോഷ്യലിസം ഒരു മന്ത്രം പോലെ ആ കഥകള്‍ 
ക്കൊപ്പം പറന്നെത്തി. കഷ്ട്പാടുകള്‍ക്കിടയില്‍ ആയിരുന്നു അന്നത്തെ 
ഇന്ത്യ. അതുകൊണ്ടുതന്നെ രാജ്യത്ത്‌ ഒരു സാമൂഹ്യമാറ്റം സ്വപ്നം കാ 
ണുന്ന പുതിയ തലമുറ ഉയര്‍ന്നത്‌ സ്വാഭാവികം. പിന്നീട്‌ അതൊരു 
പ്രവാഹമായി മാറി. അവരിലേറെപ്പേരും വിദ്യാര്‍ത്ഥികളായിരുന്നു. ബോം 


. 


കള്‍ മലയാളത്തില്‍ എഴുതി, ആവേശത്തോടെ. ആ വരികളില്‍ മന്ദാ 
കിനി നാരായണന്‍ തന്റെ ജീവിതത്തെ ഒരുപക്ഷേ. കണ്ടിരിക്കാം. അല്ലെ 
ങ്കില്‍ അവരുടെ ജീവിതത്തിന്റെ ഭൂതകാലം അതാണല്ലോ, 'കയ്പുനി 
റഞ്ഞ ആത്മത്യാഗ'ത്തിന്റെ. 

സംഭവങ്ങള്‍, ഒന്നിനുപുറകെ ഒന്നായി ആര്‍ത്തലച്ചുവരുന്ന തിര 
മാലകള്‍ പോലെയാണ്‌ മന്ദാകിനി നാരായണന്റെ ഐതിഹാസികമായ 
ജീവിതം. സമത്വാധിഷ്ഠിതമായ ഒരു ചുവന്ന ലോകം സ്വപ്നം കണ്ടു 
കൊണ്ട്‌ കോഴിക്കോട്‌ നെല്ലിക്കോട്ടെ മെയ്ദിന തെരുവില്‍ ആ അമ്മ 
ഓര്‍മ്മകളെ മനസ്സില്‍ സൂക്ഷിച്ച്‌ ഇപ്പോഴും ജീവിക്കുന്നു. 

കുന്നിയ്ക്കല്‍ നാരായണന്റെ മന്ദ, സഖാക്കളുടെ മന്ദേടത്തി, പ 
തിയ തലമുറയ്ക്ക്‌ മന്ദാകിനിയമ്മ, കുന്നിക്കല്‍ അജിത എന്ന മകള്‍ 
ക്ക്‌ അവര്‍ “മാ”. 1948-ലാണ്‌ വിപ്ലവകാരിയായ മാര്‍ക്‌സിസ്റ്റ്‌ കുന്നി 
യ്ക്കല്‍ നാരായാണന്റെ ജീവിതത്തിലേയ്ക്ക്‌ കടന്നുവന്ന മന്ദാകിനി 
നവീന്‍ചന്ദ്ര ഓസ, മന്ദാകിനി നാരായണന്‍ എന്നപേരില്‍ കേരളത്തി 
ന്റെ മരുമകളായത്‌. 


| 


ടട 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 220 


ബെ സെകൂട്ടുറിയേറ്റില്‍ ഉന്ന ഉധ്യോഗന്ഥനായ നവീന്‍ ചന്ദ ഓസെ 
യുടെ മകളും ആ പ്രവാഹത്തില്‍ ഹത്തിച്ചേര്‍ന്ന; കിറി പഖ്യാ 
പനം നടന്ന എ.ഐ സി സി സമേളനത്തില്‍ ബാലികമാരുടെ വോള 
ന്റിയര്‍ ക്യാപ്റ്റനായി പ്രവര്‍ത്തിച്ച ഓസെയ.ംട മകള്‍ മന്ദാകിനി ഈ 
പ്രവാഹത്തിലെത്തിച്ചേര്‍ന്നത്‌ സ്വാടാവികം വി ദ്യാരത്ഥി ഫെഡറേഷ 
നായിരുന്നു ഈ വിദ്യാര്‍ത്ഥികളുടെ വടകം ഇന്ത്യന്‍ ദേശിയപന്ഥാന 
ത്തില്‍ വിദ്യാര്‍ത്ഥികളുടെ പങ്ക മുവര്‍ണ്ണനി ത്തില്‍ അടയാളപ്പെടുത്തിയ 
അഖിലേന്ത്യാ വിദ്യാര്‍ത്ഥി ഫെഡറേഷന്‍ സ്വാത്ത്രാനന്തരകാലം സോ 
ഷ്യലിസ്റ്റ്‌ പതാകവാഹകരായി മാറിയിരുന്നു, അവരെ നയിക്കാന്‍ അ 
ധികം താമസിക്കാതെ കമ്മ്യുണിസ്റ്റ്‌ പാര്‍ട്ടിയും എത്തി മന്ദാകിനി തന്റെ 
കുട്ടുകാരികള്‍ക്കൊപ്പം ആവേശത്തോടെയാണ്‌ മുവ്മെന്റില്‍ പവര്‍ത്തി 
ച്ചത്‌. അഹല്യാ രംഗനേക്കറെപ്പോലുള്ള കമ്മ്യൂണിസ്ററ്‌ നേതാക്കള്‍ അവര്‍ 
ക്കൊരു മാതൃകയുമായിരുന്നു കമ്മ്യൂണിസ്റ്റ്‌ പാര്‍ട്ടിയുടെ “പീപ്പിള്‍സ്‌ 
വാര്‍ എന്നുപേരുള്ള മാസിക പൊതുസ്ഥലങ്ങളില്‍ വില്പന നടത്തുക 
യും അതിലൂടെ ആശയങ്ങള്‍ പ്രചരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു 
അവരുടെ ജോലി. അതു പലപ്പോഴും കോണ്‍ഗ്രസ്‌ പ്രവര്‍ത്തകരെ 
പ്രകോപിപ്പിച്ചു. കോണ്‍ഗ്രസ്‌ ഗുണ്ടകളുടെ ആക്രമണങ്ങള്‍ നിരവധി 
സ്ഥലത്തുവച്ചുഅവര്‍ക്കുനേരെ ഉണ്ടായി. പക്ഷേ, ഓരോ ആക്രമണ 
വും ആ വിദ്യാര്‍ത്ഥി പ്രവര്‍ത്തകര്‍ക്ക്‌ പൂതിയ ആവേശമാണ്‌ നല്‍കി 
യത്‌. പഠനം കഴിഞ്ഞ്‌ സ്വന്തമായി ഒരു ജോലി മന്ദാകിനിയുടെ സ്വപ്ന 
മായിരുന്നു. അടുത്തുതന്നെ അതുലഭിക്കുകയും ചെയ്തു. അങ്ങനെയി 
രിക്കെയാണ്‌ അച്ഛന്‍ നവീന്‍ ചന്ദ ഓസ ഒരു തീപ്പൊള്ളലില്‍ മരിച്ച 
ത്‌. ദാരുണമായ ആ സംഭവം ഓസ കുടുംബത്തിനേറ്റ ആഘാതമായി 

ജോലിയില്‍നിന്നും റിട്ടയര്‍ ചെയ്യുന്നതിനുമുന്‍പായിരുന്ന; ആ മരണം. 
സ്വാഭാവികമായും ആ കുടുംബത്തില്‍ ഒരാള്‍ക്കവിടെ ജോലി ലഭിക്കും. 
പല കാരണങ്ങള്‍ കൊണ്ടും മന്ദാകിനിക്കായിരുന്നു ആ ജോലി കിട്ടി 


ജീവിതത്തില്‍ നേരിട്ട പ്രാതികൂല്യങ്ങളൊന്നും മന്ദാകിനിയെ ഒരിക്കലും തളര്‍ത്തിയില്ല; 
മറിച്ച്‌ അവരെ കുടുതല്‍ പ്രവര്‍ത്തനോന്മുഖയാക്കി - ശാരീരികമായി അവശയാവുംവരെ 


കകക മക യക്ടും രര രകരം 


യത്‌. അവിടെ ജോലിചെയ്തുകൊണ്ടിരിക്കെയാണ്‌ “സോവിയറ്റ്‌ സുഹൃ 
ദ്സംഘം' എന്ന സംഘടനയില്‍ അംഗമായത്‌ പരസ്യമായിത്തന്നെ അതി 
ന്റെ പ്രവര്‍ത്തനങ്ങളില്‍ ഏര്‍പ്പെട്ടു. സ്വാതന്ത്യാനന്തര ഇന്ത്യ സോവി 
യറ്റ്‌ യൂണിയനുമായി സഹൃദത്തിലായിരുന്ന കാലമായിരുന്നു അത്‌ 
പക്ഷേ, കമ്മ്യൂണിസ്റ്റ്‌ പാര്‍ട്ടി കോണ്‍ഗ്രസ്‌ ഗവണ്‍മെന്റിന്റെ കണ്ണിലെ 
കരടായി. 1948-ലെ റെയില്‍വെ പണിമുടക്ക്‌ ആ എതിര്‍പ്പിന്റെ ആക്കം 
കൂട്ടി. അന്നത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ്‌ ജവഹര്‍ലാല്‍ നെഹ്റുവി 
ന്റെ സഹോദരി വിജയലക്ഷ്മി പണ്ഡിറ്റ്‌ അദ്ധ്യക്ഷയായ സോവിയറ്റ്‌ 
സുഹൃദ്സംഘം പ്രത്യക്ഷത്തില്‍ കമ്മ്യൂണിസ്റ്റ്‌ സംഘടനയായിരുന്നില്ല. 
ഒരു സാംസ്‌കാരിക സംഘടന. പക്ഷേ, അതില്‍ പ്രവര്‍ത്തിക്കുന്നവ 
രില്‍ ഏറെയും കമ്മ്യൂണിസ്റ്റുകാര്‍. അതിനുമപ്പുറം സോവിയറ്റ്‌ യുണി 
യന്റെ സാമ്പത്തിക നേട്ടങ്ങളെ പ്രകീര്‍ത്തിക്കുകയും സോവിയറ്റ്‌ സോ 
ഷ്യലിസ്റ്റ്‌ ആശയങ്ങളെ ഉയര്‍ത്തിപ്പിടിക്കുകയുമാണ്‌ സംഘം ചെയ്തത്‌ 
നിയമവിരുദ്ധമായ സംഘടനയായിരുന്നില്ല അത്‌. എന്നിട്ടും സര്‍ക്കാര്‍ 
ജീവനക്കാര്‍ അതില്‍ പ്രവര്‍ത്തിക്കുന്നത്‌ വിലക്കപ്പെട്ടു. പ്രത്യേകിച്ച്‌ 
മന്ദാകിനി ജോലി ചെയ്തിരുന്ന വകുപ്പില്‍. അന്നത്തെ വകുപ്പുമന്ത്രി മൊ 
റാര്‍ജി ദേശായി മന്ദാകിനിയോട്‌ സംഘം പ്രവര്‍ത്തനം നിര്‍ത്തിയി 

ങ്കില്‍ സര്‍വ്വീസില്‍നിന്നു പിരിച്ചുവിടുമെന്ന്‌ താക്കീതുനല്‍കി. വിജയ 
ലക്ഷ്മി പണ്ഡിറ്റിനെപ്പോലെ സര്‍വ്വാദരണീയയായ ഒരു; വൃക്തി നേ 
തൃത്വം നല്‍കുന്ന സംഘടനയില്‍ പ്രവര്‍ത്തിക്കാന്‍ അവകാശമില്ലെങ്കില്‍ 


ആഗസ്ററ്‌ 2004 ൦ 221 


പിരിച്ചുവിടുന്നതാണ്‌ നല്ലതെന്ന്‌ മന്ദാകിനി ആ താക്കീതിനു മറുപടി 
യും നല്‍കി. ദിവസങ്ങള്‍ക്കകം അതു സംഭവിക്കുകയും ചെയ്തു. 


കുന്നിക്കല്‍ നാരായണന്‍ 


കോഴിക്കോട്ടുനിന്നും ബോംബെയിലേയ്ക്ക്‌ ടെക്സ്റ്റെയിൽ 
ഡൈവര്‍ക്ക്‌ പഠിക്കാന്‍ കമ്പനി അയച്ചതായിരുന്നു കുന്നിക്കല്‍ നാരാ 
യണന്‍ എന്ന ചെറുപ്പക്കാരനെ. പക്ഷേ, അദ്ദേഹം ബോംബെയിലെത്തി 
കമ്മ്യൂണിസ്റ്റ്‌ പാര്‍ട്ടിയില്‍ സജീവമായി. അതിനുമുന്‍പുതന്നെ കോഴി 
ക്കോട്ടുവച്ച്‌ പാര്‍ട്ടിയുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു. ആറോണ്‍ മില്‍ 
സ്‌ സമരവും സഖാവ്‌ കൃഷ്ണപിള്ളയും ഏ.കെ.ജിയും നാരായണന്റെ 
ഹൃദയത്തില്‍ ചുവപ്പുകോരിയൊഴിച്ചിരുന്നു. അതുമായിട്ടാണ്‌ ബോം 
'ബെയിലെത്തിയത്‌. ബോംബെയിലെത്തി നാളുകള്‍ കഴിയുന്നതിനുമുന്‍ 
പേ ബോംബെ പാര്‍ട്ടി ഘടകത്തില്‍ സജീവപ്രവര്‍ത്തകനായി. ഇംഗ്ലീ 
. ഷ്‌ ഭാഷയിലുണ്ടായിരുന്ന അസാധാരണമായ അറിവും പ്രവര്‍ത്തനരീ 
തിയിലെ “ഡൈനാമിസ്‌വും കുന്നിക്കലിനെ വളരെ പെട്ടെന്നുതന്നെ 
ശ്രദ്ധേയനാക്കിയിരുന്നു. ബോംബെ നഗരത്തിലെ വിശാലമായ കമ്മ്യൂ 
ണിസ്റ്റ്‌ പ്രവാഹത്തില്‍ അക്കാലത്ത്‌ എത്തിപ്പെട്ട മന്ദാകിനി കുന്നിക്കല്‍ 
നാരായണനുമായി പരിചയപ്പെടുന്നത്‌ അവിടെ വച്ചാണ്‌. അക്കാലത്ത്‌ 
മന്ദാകിനിയും ഒരു പുതിയ ആളായി മാറിയിരുന്നു. ഗുജറാത്തി ബ്രാ 
ഹ്മണ്യത്തിന്റെ എല്ലാ യാഥാസ്ഥിതികത്വങ്ങളും ജീവിതത്തില്‍നിന്ന്‌ മന്ദാ 
കിനി വലിച്ചെറിഞ്ഞിരുന്നു. ദൈവങ്ങളെ മുഴുവന്‍ ഉപേക്ഷിച്ചു. മന്ദാ 
കിനി മാത്രമായിരുന്നില്ല, സഹോദരങ്ങളും. അവര്‍ പൂണൂല്‍ പൊട്ടി 
ച്ചെറിഞ്ഞു. അങ്ങനെയൊരു സാഹചര്യത്തിലാണ്‌ കുന്നിക്കല്‍ നാരാ 
യണന്റെ സംഭവബഹുലമായ വിപ്ലവ ജീവിതത്തിലേയ്ക്ക്‌ മന്ദാകിനി 


നവീന്‍ചന്ദ്ര ഓസ വിവാഹിതയായി കടന്നുവന്നത്‌. ആചാരങ്ങളൊന്നു . 


മില്ലാതെ പാര്‍ട്ടിയുടെ ആശീര്‍വ്വാദത്തോടെ. 


കല്‍ക്കത്താതിസീസ്‌ 


1948-ലാണ്‌ രണദിവെയുടെ കല്‍ക്കത്താതിസീസ്‌. 1946-ലെ നാ 
വിക കലാപത്തോടും തെലുങ്കാന കര്‍ഷകരുടെ സായുധ സമരത്തോ 
ടും പാര്‍ട്ടിയെടുത്ത വഞ്ചനാപരമായ നിലപാടില്‍ അസംതൃപ്തി നിറ 
ഞ്ഞുനിന്ന അന്തരീക്ഷത്തിലാണ്‌ രണദിവെയുടെ കല്‍ക്കത്താതിസീസ്‌ 
ചര്‍ച്ചചെയ്യപ്പെടുന്നത്‌. കൊളോണിയല്‍ - അര്‍ദ്ധ കൊളോണിയല്‍ രാ 
ജ്യങ്ങളെ സംബന്ധിച്ച്‌ ലെനിന്‍, സ്റ്റാലിന്‍, മാവോ തുടങ്ങിയവരുടെ 
വിലയിരുത്തലുകള്‍ക്ക്‌ കടകവിരുദ്ധമായി പറയുന്നതായിരുന്നു 'തീസി 
സ്‌'. ഇതിനെതിരെ കമ്മ്യൂണിസ്റ്റ്‌ പാര്‍ട്ടിയില്‍ കലാപത്തിന്റെ സ്വരമു 
യര്‍ന്നു. അവരിലൊരാളായിരുന്നു കുന്നിക്കല്‍ നാരായണന്‍. അതിനോ 
ടനുബന്ധിച്ച്‌ നാരായണന്‍ പാര്‍ട്ടിയില്‍ നിന്നു പുറത്തായി. കല്‍ക്കത്താ 
.തിസീസിന്റെ പരാജയവും റെയില്‍വേ പണിമുടക്കിനു ശേഷം കമ്മ്യൂ 
ണിസ്റ്റുകാരെ രാജ്യവ്യാപകമായി ഗവണ്‍മെന്റ്‌ വേട്ടയാടാന്‍ തുടങ്ങി 
യിരുന്നു. കുന്നിക്കല്‍ ഒളിവിലായി. മന്ദാകിനിയുടെ ജീവിതത്തിലെ ക 
യ്പുനിറഞ്ഞ ഒരേടാണ്‌ അവിടെ ആരംഭിച്ചത്‌. പ്രിയസഖാവ്‌ ഒളിവില്‍, 
അതേസമയം പാര്‍ട്ടിയ്ക്കുപുറത്തും. മന്ദാകിനിയാകട്ടെ പാര്‍ട്ടി അംഗ 
വും. പാര്‍ട്ടിയില്‍ ഭൂരിപക്ഷ പിന്തുണയോടെ നിലവില്‍വന്ന കൽക്കട്ട 
തീസിസിനെതിരെ പോരാടി പുറത്തുപോയ കുന്നിക്കല്‍ അതുകൊ 
ണ്ടുതന്നെ പാര്‍ട്ടിയ്ക്കു മുന്നില്‍ വര്‍ഗശത്രുവായി മാറി. ശക്തമായ 
സമ്മര്‍ദ്ദങ്ങളായിരുന്നു മന്ദാകിനിയ്ക്കുമേല്‍ പാര്‍ട്ടിയുടെ നേതൃത്വം നട 
ത്തിയത്‌. അവര്‍ക്ക്‌ ഒരാവശ്യം മാത്രം. മന്ദാകിനി കുന്നിയ്ക്കല്‍നാരായ 
ണനുമായുള്ള ബന്ധം ഒഴിയണം. പക്ഷേ, പൊടുന്നനെയാണ്‌ കാര്യ 
ങ്ങള്‍ കീഴ്മേല്‍ മറിഞ്ഞത്‌. കല്‍ക്കത്താ തീസിസ്‌ തെറ്റായി എന്നു ചി 
ന്തിക്കുന്നവര്‍ പാര്‍ട്ടിയില്‍ മേല്‍ക്കൈ നേടി. നേതൃത്വം കല്‍ക്കത്താ 


തീസിസ്‌ ഉപേക്ഷിച്ചു. തീസിസ്‌ കൊണ്ടുവന്ന പാര്‍ട്ടിയുടെ ജനറല്‍ 
സെക്രട്ടറി ബി.ടി.ആര്‍. പാര്‍ട്ടിയ്ക്കുള്ളില്‍ കനത്ത നടപടികള്‍ക്കു വ 
ധേയനായി. ആറുമാസത്തിനുശേഷം കുന്നിക്കല്‍ നാരായണന്‍ | 
പാര്‍ട്ടിയിലേയ്ക്കു തിരിച്ചുവന്നു. രാഷ്ട്രീയ ജീവിതത്തില്‍ കടുത്ത 
സമ്മര്‍ദ്ദങ്ങള്‍ നേരിട്ട ഒരു കാലമായിരുന്നു മന്ദാകിനി നാരായണന്‍ ആത്‌ 
പക്ഷേ, അസാധാരണമായ ഇച്ഛാശക്തിയും നിലപാടുകളില്‍ 
ലര്‍ത്തിയിരുന്ന സ്ഥൈര്യവും ആ വെല്ലുവിളികളെ നേരിടാന്‍ ആവര്‍ 
ക്ക്‌ കരുത്തുനല്‍കി. വിവാഹം കഴിഞ്ഞ്‌ ഒരുവര്‍ഷത്തിനുശേഷം അജിത 
ജനിച്ചു. ഇക്കാലത്തുതന്നെ കോഴിക്കോട്ട്‌ നാരായണന്റെ പിതാവ്‌ മരി 
ച്ചു. ഇതേത്തുടര്‍ന്ന്‌ പരിതാപകരമായ കുന്നിക്കല്‍ത്തറവാടിന്റെ അവ 
സ്ഥ നാരായണനെ കുടുംബസമേതം കോഴിക്കോട്ടേയ്ക്കുവരാന്‍ പ്രേ 
രിപ്പിച്ചു. യഥാര്‍ത്ഥത്തില്‍ രാഷ്ട്രീയപ്രവര്‍ത്തനങ്ങളുടെ മറ്റൊരു ആ 
ദ്ധ്യായമാണ്‌ കോഴിക്കോട്ട്‌ ആരംഭിച്ചത്‌. 

1950-ലാണ്‌ കുന്നിക്കല്‍ നാരായണന്റെ കുടുംബം ബോംബെയില്‍ 
നിന്നും കോഴിക്കോട്ടേയ്ക്ക്‌ എത്തിയത്‌. പക്ഷേ, അവര്‍ക്കുമുന്നില്‍ 
ജീവിതം ഒരു ചോദ്യചിഹ്നമായിരുന്നു. മന്ദാകിനി ബി.എ. ബിരുദധാരി 
ണിയായിരുന്നു. അതുകൊണ്ടുതന്നെ അക്കാലത്ത്‌ ഒരു അദ്ധ്യാപിക 
ആകാനുള്ള യോഗ്യത മന്ദാകിനി നാരായണനുണ്ടായിരുന്നു. കോഴിക്കോ 
ട്‌ വലിയൊരു ഗുജറാത്തി സമൂഹമുണ്ട്‌. ഗുജറാത്തില്‍നിന്ന്‌ കോഴിക്കോ 
ട്ട്‌ കച്ചവടത്തിനായി എത്തിയതാണ്‌ ഈ സമൂഹം. അവരുടെ കുട്ടിക 


ളുടെ വിദ്യാഭ്യാസത്തിനുവേണ്ടി ഗുജറാത്തി സമൂഹം അന്നൊരു സ്‌കൂള്‍ 


ആരംഭിച്ചു. ഗുജുറാത്തിയും ഇംഗ്ലീഷും ഹിന്ദിയും പഠിപ്പിക്കുന്ന സ്‌കൂള്‍. 
അവിടെ അദ്ധ്യാപികയായും പ്രധാനാദ്ധ്യാപികയായും മന്ദാകിനി പ 


തിനെട്ടുവര്‍ഷത്തോളം സേവനമനുഷ്ഠിച്ചു. കോഴിക്കോട്ട്‌ എത്തിയതി ' 
നുശേഷവും പാര്‍ട്ടിപ്രവര്‍ത്തനത്തില്‍ വളരെ സജീവമായിരുന്നു കൂ ; 
ന്നിക്കലും മന്ദാകിനിയും. അന്ന്‌ കോഴിക്കോട്‌ രാഷ്ട്രീയത്തില്‍ ചാത്തു | 
ണ്ലിമാഷും പി.സി. രാഘവന്‍ നായരും ടി. അയ്യപ്പനുമൊക്കെ നിറഞ്ഞു ' 
നില്‍ക്കുന്ന കാലമായിരുന്നു. രാഷ്ട്രീയസമരങ്ങളുടെ വേലിയേറ്ുക്ക | 


ലം. അവിടെ കുന്നിക്കല്‍ നാരായണന്‍ സജീവ്രപവര്‍ത്തകനായി, 


സ്‌കൂള്‍ സമയങ്ങളിലെ ഒഴിവുനോക്കി മന്ദാകിനിയും. 1951-ലെ പാര്‍ 0 


ലമെന്റ്‌ തിരഞ്ഞെടുപ്പില്‍ മലബാറിലെമ്പാടും മന്ദാകിനി പ്രധാനപ്പെട്ട 
“കാമ്പയിന'റായിരുന്നു. അവരുടെ ഉഇ്ജ്വലമായ ഇംഗ്ലീഷ്‌ പ്രസംഗങ്ങള്‍ 
മലബാറിലെമ്പാടും ശ്രദ്ധേയമായി. വി.ടി. ഇന്ദുചുഡനായിരുന്നു ആ 
പ്രസംഗങ്ങളുടെ സ്ഥിരം വിവര്‍ത്തകന്‍. കൂടാതെ ചില സാമൂഹ്യ 
വര്‍ത്തനങ്ങളിലും കുന്നിക്കല്‍ കുടുംബം സജീവമായി. അങ്ങനെയാ 
ണ്‌ “കുന്നിക്കല്‍ മാധവന്‍ സ്മാരക വായനശാല' രൂപം കൊണ്ടത്‌, 
അങ്ങനെ അത്രയൊന്നും സംഭവബഹുലമല്ലാതെ ജീവിതനദി മുന്നോ 
ട്ട്‌ ഒഴുകമ്പോഴാണ്‌ രാഷ്ട്രീയജീവിതത്തിലെ വഴിത്തിരിവുകള്‍ സൃഷ്ടിച്ച 
സംഭവങ്ങള്‍ ആരംഭിക്കുന്നത്‌. 

1956. സാര്‍വ്വദേശീയ കമ്മ്യൂണിസ്റ്റു പ്രസ്ഥാനത്തില്‍ ആഭ്യന്തരക്കു 
ഴപ്പങ്ങളുടെ തുടക്കകാലം. സ്റ്റാലിനെതിരായി ക്രുഷ്ചേവ്‌ പരസ്യനില 
പാടുകളുമായി മുന്നിട്ടുവന്നു. സോവിയറ്റ്‌ നേതൃത്വത്തില്‍ സ്റ്റാലിന്‍ വി 
രുദ്ധ പട അധികാരങ്ങള്‍ ഒന്നൊന്നായി പിടിച്ചടക്കി. ഇത്‌ ഇന്ത്യന്‍ ക 
മ്്യൂണിസ്റ്റുകള്‍ക്കിടയില്‍ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങള്‍ നിസ്സാരമായി 
രുന്നില്ല. ഇന്ത്യന്‍പാര്‍ട്ടി ക്രുഷ്ചേവിനോടും സോവിയറ്റ്‌ കമ്മ്യൂണിസ്ററ്‌ 
നേതൃത്വത്തോടും വിധേയത്വം പാലിക്കുകയാണ്‌ ചെയ്തത്‌. ഇതിനോടു 
പൊരുത്തപ്പെടാന്‍ കുന്നിക്കലിനും മന്ദാകനിക്കും കൂടെയുണ്ടായിരുന്ന 
സഖാക്കള്‍ക്കും കഴിയുമായിരുന്നില്ല. അവര്‍ ഒന്നടങ്കം പാര്‍ട്ടിയില്‍നി 
ന്നു രാജിവച്ചു. മന്ദാകിനി നാരായണന്റെ ജീവിതത്തിലെ കയ്പേറിയ 
മറ്റൊരദ്ധ്യായം തുടങ്ങുന്നത്‌ അവിടെയാണ്‌. മകള്‍ അജിത 
ക്കുശേഷം എഴുതിയ ആത്മകഥയില്‍ ആ സംഭവങ്ങളെപ്പറ്റി പറയു 
ന്നത്‌ ഇങ്ങനെയാണ്‌. 

“വര്‍ഷങ്ങളോളം പാര്‍ട്ടിക്കുവേണ്ടി എല്ലാം അര്‍പ്പിച്ച്‌ പാര്‍ട്ടിയും 


ലയാളം ഓണപ്പതിപ്പ്‌ 
ആഗസ്ററ്‌ 2004 ൦ 222 


| ഇന്ത്യയെ പിട്ടിച്ചുകുലുക്കിയു വസന്തത്തിന്റെ 
നകസലൈറ൦ പ്രസ്ഥാനത്തിന്‌ മന്ദാകിനിയും അജിതയും അവരുടെ ജീവിതം സാര്‍രിച്ചു 


ഭക കരക 


തങ്ങളുമായി വിച്ച്‌ഛേദിക്കാന്‍ കഴിയാത്ത ബന്ധത്തില്‍ കഴിഞ്ഞിരുന്ന 
അച്ഛനും അമ്മയും വീണത്‌ ആഴമേറിയ ഒരു ചളിക്കുണ്ടിലേയ്ക്കാ 
യിരുന്നു. പ്രത്യേകിച്ചും അച്‌ഛന്‍. അതുവരെ അച്ഛനും അമ്മയും 
തമ്മിലുണ്ടായിരുന്ന സ്നേഹബന്ധത്തിന്‌ ഉലച്ചില്‍തട്ടി. രാഷ്ട്രീയപ്രവര്‍, 
അനത്തില്‍നിന്നും വിട്ടുമാറിയ അച്ചന്റെ സ്വഭാവം പെട്ടെന്നു മാറി. 
പില വൃത്തികെട്ട കൂട്ടുകെട്ടുകളിലും ചെന്നുപെടാന്‍തുടങ്ങി.രാഷ്ട്രീ 
ത്തിനുപകരം പണത്തിന്റെ സ്വാധീനം ജീവിതത്തില്‍ വര്‍ദ്ധിച്ചപ്പോള്‍ 
ആതമാവു നഷ്‌ടപ്പെട്ടു”. അജിതയുടെ ആത്മകഥയില്‍ തുടര്‍ന്നു പറ 
യുന്നു. “ക്രമേണ ഞാനും അച്ഛനമ്മമാരില്‍ നിന്നകലാന്‍ തുടങ്ങി. 
അവരെ എനിക്കു കാണാന്‍ കിട്ടുന്ന സമയം ചുരുക്കമായിരുന്നു. പ്ര 
ധാനാദ്ധ്യാപികയായിരുന്നതിനാല്‍ സന്ധ്യയായാലേ അമ്മയ്ക്ക്‌ വീട്ടി 


 ലേത്താന്‍ കഴിയൂ. അച്ഛനാണെങ്കില്‍ രാത്രി വൈകിയേ വീട്ടില്‍ വ 
0 മീകയുള്ളൂ. ഞാന്‍ സ്‌കൂളിലും വീട്ടില്‍ വലിയമ്മയുടെയും മക്കളുടെ 


യുംസഹവാസത്തിലും സമയം കഴിച്ചു. ഈ സന്ദര്‍ഭത്തിലാണ്‌ എന്നെ 
റ്റായരിതിയില്‍ സ്വാധീനിച്ച്‌ അച്‌എനമ്മമാരില്‍നിന്ന്‌ വേര്‍പെടുത്താ 
നുള്ള ശ്രമങ്ങള്‍ കുടുംബത്തില്‍ ചിലരൊക്കെ ആരംഭിച്ചത്‌. വളര്‍ന്നു 
വന്ന ആ ദശയില്‍ എനിക്കുകിട്ടിയ സ്വാധീനം അധികവും മറ്റു കുടും 
ബാംഗങ്ങളില്‍നിന്നായതിനാല്‍ അച്ഛനമ്മമാരില്‍നിന്നും ഞാന്‍ ക്ര 


| യണ അകലാന്‍ തുടങ്ങിയതില്‍ അതിശയിക്കാനൊന്നുമില്ല. അമ്മയു 
സ്വതന്ത്രമായ ജോലിനോക്കലും ആരേയും ആവശ്യത്തില്‍ക്കവി 


ഞ്‌വകവയ്ക്കാതെയുള്ള ജീവിതവും കുടുംബത്തില്‍ ചിലര്‍ക്കൊക്കെ 
വളരെ വെറുപ്പുണ്ടാക്കുന്നതായിരുന്നു. ഈ വെറുപ്പ്‌ എന്റെ മനസ്സി 


ടും കടത്താന്‍ അവര്‍ ശ്രമിച്ചുനോക്കി,” 


കകക 


അരുന്ധതി എത്തിയപ്പോള്‍ 


ടിമുഴക്കം എന്ന്‌ വിശേഷിഷിക്കഷെട്ട 


കക്കര രക 


അജിത തുടരുന്നു: “പാര്‍ട്ടി പ്രവര്‍ത്തനത്തില്‍നിന്നും വിട്ടുനിന്ന 
കാലമത്രയും അമ്മയ്ക്കു നേരിടേണ്ടിവന്ന മാനസികപരീക്ഷണങ്ങള്‍ 
അങ്ങേയറ്റം കയ്പുനിറഞ്ഞതായിരുന്നു. അച്ഛനാണെങ്കില്‍ ഒരുച 
ളിക്കുണ്ടിലും, ഞാന്‍ ക്രമേണ അകലുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ 
വേദന നിറഞ്ഞ പരിക്ഷണഘട്ടങ്ങളിലും അമ്മ അടിപതാറാതെ നി 
ന്നു. സ്കൂളിലെ ശിശുലോകവുമായി ബന്ധപ്പെട്ട ആ ജീവിതം ആഘ 
ടടത്തില്‍ അമ്മയ്ക്ക്‌ വലിയ താങ്ങായിരുന്നു. അമ്മയുടെ അവസ്ഥയോ 
ട്‌ സഹതാപം പ്രകടിപ്പിക്കാന്‍ കുടുംബത്തില്‍ അധികമാരും ഉണ്ടായി 
രുന്നില്ല. എത്രയോ തവണ സഹികെട്ട്‌ ബോംബെയ്ക്ക്‌ പോകാന്‍ തീ 
രുമാനിച്ചുവെങ്കിലും അമ്മ വീണ്ടും ഞങ്ങളോടൊപ്പം നിന്നു.” രാഷ്ട്രീ 
യജ്ീവിതത്തിലും വ്യക്തിജീവിതത്തിലും നിരവധി പരീക്ഷണങ്ങളെ 
നേരിട്ട മന്ദാകിനി നാരായണന്‍ കടന്നുവന്ന ഏറ്റവും തീവ്രമായ പരീ” 
ക്ഷണകാലമായിരുന്നു അജിത ഇവിടെ വിവരിച്ചത്‌. ജനിച്ചുവളര്‍ന്ന 
നാട്ടില്‍നിന്ന്‌ ജീവിതസഖാവിനോടൊപ്പം അപരിചിതമായ നാട്ടില്‍ ജീ 
വിക്കാനെത്തിയ മന്ദാകിനി നാരായണന്‍ നേരിട്ട ഒറ്റപ്പെടല്‍ ഒരുപക്ഷേ, 
വാക്കുകള്‍കൊണ്ട്‌ വിവരിക്കാവുന്നതല്ല. 
ഇതിനിടയില്‍ അന്തരീക്ഷം മാറി. സോവിയറ്റ്‌ യൂണിയന്റെ റിവിഷ 
നിസ്റ്റ്‌ പാതയെ വിമര്‍ശിച്ചുകൊണ്ട്‌ ചൈന രംഗത്തുവന്നത്‌ പുതിയ 
അനുഭവവും പുതിയ ആവേശവുമായി. യഥാര്‍ത്ഥത്തില്‍ കുന്നിക്കല്‍ 
അടക്കമുള്ള സഖാക്കള്‍ക്ക്‌ ആ വാര്‍ത്ത ഒരു രണ്ടാംജന്മം നല്‍കുക 
യായിരുന്നു. 
1967-ല്‍ കുന്നിക്കല്‍ നാരായണന്‍ അറസ്റ്റുചെയ്യപ്പെട്ടു. അച്ഛ 
ന്റെ അറസ്റ്റ്‌ അജിതയില്‍ വലിയ മാറ്റമുണ്ടാക്കി. അന്ന്‌ പ്രീഡിഗ്രി വി 


ലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 ൦ 223 


ദ്യാര്‍ത്ഥി മാത്രമായിരുന്ന അജിത രാഷ്ട്രീയ 
ത്തില്‍ പ്രവേശിക്കാന്‍ തീരുമാനിച്ചു. വരാന്‍ 
പോകുന്ന രാഷ്ട്രീയദിനങ്ങള്‍ നിസ്സാരമാക്കി 
യിരിക്കില്ല എന്നു മുന്‍കൂട്ടി അറിയാമായിരു 
ന്നതുകൊണ്ടായിരിക്കണം അമ്മ മന്ദാകിനി ആ 
തീരുമാനത്തെ ആദ്യമൊക്കെ എതിര്‍ത്തു. 
ഇതേസമയം കുടുംബബന്ധങ്ങള്‍ ഏതാണ്ട്‌ 
അറ്റുപോയ അവസ്ഥയായിരുന്നു,. പ്രത്യേകി 
ച്ച്‌ കോഴിക്കോട്ടെ കുന്നിക്കല്‍ തറവാടുമായി. 
പലരും പരസ്യമായി മന്ദാകിനിയേയും കുന്നി 
ക്കല്‍ നാരായണനേയും എതിര്‍ത്തുകൊണ്ടു 
രംഗത്തുവന്നു. മന്ദാകിനിയുടെ ജീവിതത്തിലെ 
കയ്പുനിറഞ്ഞ മറ്റൊരു ഘട്ടം അവിടെ ആ 
രംഭിക്കുകയായിരുന്നു. 67-68 വര്‍ഷങ്ങളിലാ 
ണ്‌ എതിര്‍പ്പുകള്‍ രൂക്ഷമായത്‌. മന്ദാകിനി ജോ 
ലിചെയ്തിരുന്ന ഗുജറാത്തി സ്‌കൂള്‍ മാനേജു 
മെന്റിനും ഗവണ്‍മെന്റിനും ഗവര്‍ണ്ണര്‍ക്കും 
എവിടെനിന്നൊക്കെയൊ മന്ദാകിനി നാരായ 
ണനെതിരെ ഈമക്കത്തുകള്‍ ലഭിക്കാന്‍ തുട 
ങ്ങി. അദ്ധ്യാപനത്തേയും ജീവിതത്തെയും 
ഒക്കെപ്പറ്റി നിറംപിടിപ്പിച്ച നുണക്കഥകളുടെ 
വലിയ ഭാണ്ഡങ്ങളായിരുന്നു ആ കത്തുകള്‍. 
പണമെല്ലാം നഷ്ടപ്പെട്ട്‌ വീണ്ടും അപകടക 
രമായ രാഷ്ട്രീയപാതയില്‍ ഇറങ്ങിയ കുന്നി 
ക്കലിനും, പഠിപ്പുനിര്‍ത്തി സജ്ജീവമായി രാ 
ഷ്ട്രീയ്രപവര്‍ത്തനത്തിനിറങ്ങിയ അജിത 
യ്ക്കും മന്ദാകിനിക്കും ജീവിക്കാന്‍ മന്ദാകിനി 
യുടെ വരുമാനം മാത്രമേ ഉള്ളൂവെന്ന്‌ ആരൊ 
ക്കെയോ മനസ്സിലാക്കിയതുപോലെയായിരു 
ന്നു കത്തുകള്‍ കൊണ്ടുള്ള കളികള്‍. അപ്പോ 
ഴേയ്ക്കും രാഷ്ട്രീയമായി ശ്രതുവായിക്കഴിഞ്ഞി 
രുന്ന കുന്നിക്കല്‍ നാരായണനെ ഒതുക്കാന്‍ 
ഇതുതന്നെയാണ്‌ നല്ല അവസരമെന്ന്‌ ഇ.എം. 
എസിന്റെ നേതൃത്വത്തിലുള്ള സപ്തകക്ഷി മ 
ഗവണ്‍മെന്റും മാര്‍ക്‌സിസ്റ്റ്‌ പാര്‍ട്ടിയും കണക്കുകൂട്ടി. ഏതായാലും 
ഗവണ്‍മെന്റില്‍നിന്നും ശക്തമായ സമ്മര്‍ദ്ദങ്ങളായിരുന്നു മാനേഴ്ുമെ 
ന്റീനു ലഭിച്ചത്‌. മനസ്സില്ലാമനസ്സോടെയാണെങ്കിലും മാനേജുമെന്റും ഒടു 
വില്‍ മന്ദാകിനിയ്ക്കെതിരെ തിരിഞ്ഞു. 1968 ജൂലായില്‍ മന്ദാകിനി 
നാരായണന്‍ സ്‌കൂള്‍ അധികൃതര്‍ക്ക്‌ രാജിക്കത്തു നല്‍കി. “കെട്ടിയിട്ട 
ഒരു വലിയ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതിന്റെ ആശ്വാസം” എന്നാണ്‌ പില്‍ 
ക്കാലത്ത്‌ തന്റെ രാജിയെപ്പറ്റി പരാമര്‍ശിച്ചത്‌. രാജിവച്ച മന്ദാകിനി മു 
ഴുവന്‍ സമയം ജീവിതസഖാവ്‌ കുന്നിക്കല്‍ നാരായാണനോടൊപ്പവും 
മകള്‍ അജിതയ്ക്കൊപ്പവും അപകടകരമായ രാഷ്ട്രീയ പാതയിലേ 
യ്ക്കറിങ്ങി. കയ്പേറിയ ആത്മത്യാഗത്തിന്റെ മറ്റൊരു അദ്ധ്യായമാണ്‌ 
ഇവിടെ ആരംഭിച്ചത്‌. 


ഇടിമുഴക്കം 


നാലപത്തിയൊമ്പതു വയസ്സുകാരന്‍ ചാരുമഇുംദാര്‍ ബംഗാളിലെ 
നക്‌സല്‍ബാരി ഗ്രാമത്തില്‍ അഴിച്ചുവിട്ട കൊടുങ്കാറ്റ്‌ കേരളത്തിലെത്തി 
യപ്പോള്‍ അതേറ്റുവാങ്ങാന്‍ മുന്നില്‍നിന്നത്‌ കുന്നിക്കലായിരുന്നു. മാ 
വോ ചിന്തകളെ ആദ്യമായി മലയാളത്തിനു പരിചയപ്പെടുത്തിയ കു 
ന്നിക്കല്‍ കേരളത്തില്‍ അഴിച്ചുവിട്ടതു മറ്റൊരു കൊടുക്കാറ്റായിരുന്നു. 


ജനകീയ ചൈനയുടെ ചെയര്‍മാന്‍ നമ്മുടെ ചെയര്‍മാന്‍ എന്ന്‌ മാവോ 
സേ തുങ്ങിനെ പ്രകീര്‍ത്തിച്ചുകൊണ്ട്‌ നക്‌സല്‍ പ്രസ്ഥാനത്തിന്റെ മു 
ന്നേറ്റം കേരളത്തിലുമുണ്ടായി. പ്രത്യയശാസ്ത്രായുധങ്ങളുമായി കുന്നി 
ക്കല്‍ അതിന്റെ മുന്‍നിരയില്‍ നിലകൊണ്ടു. മാവോ ചിന്തകളെ ഹൃദ 
യത്തിലേറ്റി മന്ദാകിനി നാരായണനും. പിന്നീട്‌ സംഭവങ്ങളുടെ ഘോ 
ഷയാത്രയായിരുന്നു. വര്‍ഗശത്രക്കളെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യ 
വുമായി നക്‌സലൈറ്റ്‌ പ്രസ്ഥാനം കേരളത്തില്‍ “ ആക്ഷനുകള്‍” ആരം 
ഭിച്ചു. തലശ്ശേരി, പുലലള്ളി, കുഡ്സാടി....... മന്ദാകിനി നാരായണനും അ 
ജിതയും വയനാട്ടിലേയ്ക്കാണ്‌ പോയത്‌. പുല്ലള്ളിയില്‍. കുന്നിക്കല്‍ 
അവരെ നിര്‍ബന്ധിച്ച്‌ അയയ്ക്കുകയായിരുന്നു. സി.പി.എം.(എല്‍) 'ടോ 
പ്പ്‌ കമ്മിറ്റിയില്‍ അംഗങ്ങളായിരുന്ന മന്ദാകിനി നാരായണനും അജിത 
യ്ക്കും അങ്ങോട്ടേയ്ക്കുപോകാന്‍ അനുവാദം നല്‍കിയത്‌ ആ കമ്മി 
റ്റി. ബാലുശ്ശേരി അപ്പു, അച്ചുവേട്ടന്‍, ഗ്രോവാസു എന്നിവരായിരുന്നു 
മറ്റംഗങ്ങള്‍. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തില്‍ ഇടിമുഴക്കങ്ങളായി 
“ആക്ഷനുകള്‍'. ജന്മിത്വം അതിനുമുന്നില്‍ വിറകൊണ്ടു. പക്ഷേ, ശക്ത 
മായ പൊലീസ്‌ സംവിധാനങ്ങളുടെയും ഗവണ്‍മെന്റ്‌ ആയുധങ്ങളുടെ 
യും മുന്നില്‍ പിടിച്ചുനില്‍ക്കാന്‍ അധികനാള്‍ കഴിഞ്ഞില്ല. പൊലീസ്‌ 
വ്യാപകമായി അറസ്റ്റുകള്‍ ആരംഭിച്ചു. മന്ദാകിനി നാരായണനായിരു 
ന്നു ആദ്യം അറസ്റ്റു ചെയ്യപ്പെട്ടത്‌. പുല്പള്ളി ആക്ഷനുമുന്‍പ്‌ പല്ലള്ളി 


ലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 ഭ 224 


യിലെ ഒരു വീട്ടില്‍ താമസിച്ചിരുന്ന അവരെ പൊലീസ്‌ പിടികുടുകയാ 

യിരുന്നു. പിന്നാലെ അജിതയും ഫിലിപ്പ്‌ എം. പ്രസാദും. ഒന്നിനു 

കെ ഒന്നായി ഓരോരുത്തരായി അറസ്റ്റ ചെയ്യപ്പെട്ടു. വീണ്ടും നം 

snd ദിനങ്ങള്‍. നക്സല്‍ തടവുകാര്‍ ഭീകരവാദികളാണെന്ന രീതി 
പൊലീസും മാധ്യമങ്ങളും പ്രചാരണങ്ങളഴിച്ചുവിട്ടു. മാധ്യമങ്ങള്‍ 

ക്കിടയില്‍ മന്ദാകിനിയും അജിതയും “സെന്‍സേഷണല്‍' വാര്‍ത്തക 

2 നിറഞ്ഞുനിന്നു. പക്ഷേ, എല്ലാം സഹിക്കാന്‍ അവര്‍ മാനസിക 
ത്തന്നെ തയ്യാറായിരുന്നു. പ്രത്യേകിച്ച്‌ മന്ദാകിനി. 


ജയിലില്‍ 


പാമ, ബ്ലാക്ക്‌ ആന്റ്‌ വൈറ്റ്‌ ചിത്രം. ഒമ്പതു പോ 
ലം ടയില്‍, രണ്ടു വനിതാ പൊലീസുകാര്‍ക്കു നടുവിലായി 
Bea sees ഒരു വലിയ “ഇടിവണ്ടി'യില്‍ നിന്നും ഇറങ്ങി 
Si ാകിനി നാരായണന്റെ മുഖം നിര്‍വ്വികാരം. പുല്പള്ളി സംഭ 
റം ശഷം പൊലീസ്‌ മന്ദാകിനിയെ അറസ്റ്റുചെയ്തുകൊണ്ടുവരുന്ന 

യിരുന്നു അത. പട്ടത്തുവിള കരുണാകരന്റെ പ്രശസ്തമായ ഒരു 
കഥയുണ്ട്‌. മന്ദാകിനി നാരായണന്‍ കഥാപാത്രമായി വരുന്ന ഒന്ന്‌. പു 
ടിയില്‍ അറസ്റ്റുചെയ്യുപ്പെട്ട അവരെ പൊലീസ്‌ ആദ്യം ചെയ്തത്‌ കര 


റി. ചൈന ടുഡേ - എദ്ധ്മ്ാര്‍ സ്റ 


 പുത്്മ എഡിഷന്‍) 
4. വ്ാല്‍്ഗാര്‍ഡ്‌ - വോള്യം 


ണത്ത്‌ ആഞ്ഞടിക്കുകയായിരുന്നു. നന്നേ വെളുത്ത്‌ സുന്ദരിയായ അവ 
. രുടെ കവിള്‍ത്തടത്തില്‍ ആ അടിയുടെ പാട്‌ മുന്നോനാലോ ദിവസം 
മായാതെ കിടന്നു. ആ ചുവന്ന മുഖത്തെ പാടുകളാണ്‌ പട്ടത്തുവിളയു 
ടെ കഥയുടെ തന്തു. അധികാരത്തിന്റെയും ധാര്‍ഷ്ട്യത്തിന്റെയും ഭര 
ണകൂടം ആ അടിയിലൂടെ ചില സൂചനകളാണ്‌ നല്‍കിയത്‌. വരാന്‍ 
പോകുന്ന ദിവസങ്ങളെപ്പറ്റിയുള്ള സൂചന. മന്ദാകിനിയ്ക്കെതിരെ ഗു 
ഡാലോചനയായിരുന്നു കുറ്റം. ഒരുവര്‍ഷത്തോളം ജയിലില്‍ കഴിഞ്ഞു. 
ഒടുവില്‍ കുറ്റുക്കാരിയല്ലെന്നുകണ്ട്‌ വിട്ടയച്ചു. അപ്പോഴേയ്ക്കും കടുത്ത 
ആസമബാധിതയാല്‍ വലഞ്ഞിരുന്ന അവര്‍ നേരെ പോയത്‌ കോഴി 
ക്കോട്‌ മെഡിക്കല്‍ കോളേജില്‍. കുന്നിക്കലിന്റെ ബന്ധുക്കള്‍ ആ കു 
ടുംബത്തെ അപ്പോഴേയ്ക്കും കൈവിട്ടിരുന്നു. കുന്നിക്കല്‍ നാരായണ 
നും അജിതയും ജയിലില്‍. സഹായത്തിനാരുമില്ലാതെ, ഭാഷപോലും 
വശമില്ലാതെ മന്ദാകിനി മെഡിക്കല്‍ കോളേജില്‍. അവിടെ സഹായി 
ക്കാന്‍ സഖാക്കളെത്തി. എ. വാസുവും സഖാക്കളും ദിവസങ്ങളോളം 
അവര്‍ക്ക്‌ തുണയായി നിന്നു. പലദിവസങ്ങളിലും പട്ടിണിയായിരുന്നു. 
ബന്ധുഇനങ്ങളാകട്ടെ ഭീകരമായി പരിഹസിക്കുന്നു. മന്ദാകിനിക്കാകട്ടെ 
മകള്‍ ജയിലില്‍ കിടക്കുന്നതിന്റെ സങ്കടങ്ങളും. അപ്പോഴൊക്കെ അവര്‍ 
ക്കു കൂട്ടായി വന്നത്‌ നാളെയെപ്പറ്റിയുള്ള ചുവപ്പന്‍ പ്രതീക്ഷകളായിരു 
ന്നു. കനത്ത ഭീതിദമായ ഏകാന്തതകളില്‍ മന്ദാകിനി ജയിലില്‍ കിട 


മലയാളം ഓണപ്പതിപ്പ്‌ 


“ ആഗസ്ററ്‌ 2004 225 


ക്കുന്ന മകള്‍ക്ക്‌ കത്തുകളെഴുതും. ആ കത്തുകളിലൂടെ അമ്മയും മക 
ളും തമ്മില്‍ നീണ്ട പ്രത്യയശാസ്ത്രസംവാദങ്ങള്‍ നടന്നു. മകളുടെ മറു 
പടിക്കത്തുകള്‍ അമ്മയ്ക്ക്‌ വലിയൊരു ആശ്വാസമായിരുന്നു. രാഷ്ട്രീ 
യത്തടവുകാരില്‍ പലരും എങ്ങോട്ടിന്നില്ലാതെ അപ്രത്യക്ഷമാകുന്ന 
അക്കാലഘട്ടത്തില്‍ മകള്‍ ജീവിച്ചിരിക്കുന്നു എന്ന അറിവുകൂടി ആ 
കത്തുകള്‍ അമ്മയ്ക്ക്‌ നല്‍കിയിരുന്നു. ജയിലിലെ ഏകാന്തത നിറഞ്ഞ 
ജീവിതത്തിനിടയില്‍ മകള്‍ക്കും ആ കത്തുകള്‍ വലിയൊരു അനുഗ്ര 
ഹമായി. കത്തുകളിലൂടെ അമ്മ മകളെ ലോകം കാണിച്ചു. ജീവിതം 
എന്താണെന്നു പഠിപ്പിച്ചു. അക്ഷരാര്‍ത്ഥത്തില്‍ അമ്മയുടെ സ്റ്റഡി ക്ലാ 
സു'കളായിരുന്നു ആ കത്തുകള്‍. ഇതിനിടെ ഇാമൃത്തിലിറങ്ങിയ കു 
ന്നിക്കല്‍ നാരായണന്‍ ഒളിവില്‍പ്പോയി. 

1975 ജൂണ്‍ 16. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച്‌. 
രാജ്യം ഒരു കറുത്ത കാലഘട്ടത്തിലൂടെയാണ്‌ കടന്നുപോയത്‌. രാജ്യ 
വ്യാപകമായി രാഷ്ട്രീയ പ്രവര്‍ത്തകരും പൌരാവകാശ പ്രവര്‍ത്തക 
രും  അമസ്ററുചെയ്യപ്പെട്ടു. അടിയന്തിരാവസ്ഥയെ ചോദ്യം ചെയ്തവരും അറ 

'സ്റ്റു*പെയ്യപ്പെട്ടു. ദിവസങ്ങള്‍ക്കുള്ളില്‍ രഹസ്യപൊലീസിന്റെ നിഴലി 
ലൂം നിരീക്ഷണത്തിലും ജീവിച്ച മന്ദാകിനി നാരായണനും അറസ്റ്റുചെ 
യപ്പെട്ടു. മീസാ തടവുകാരിയായി ഒരു വര്‍ഷം. ഏകാന്തത ചുറ്റും മന 
ത്തിന്റെ കോട്ടവാതില്‍ക്കല്‍ ഉയര്‍ത്തുന്നതാണ്‌ ജയില്‍ജീവിതം. അതില്‍ 
നിന്നു രക്ഷപ്പെടാന്‍ അപ്പോള്‍ ആ അമ്മ ചിലതൊക്കെ കുറിച്ചുവക്കും. 
അത്തരത്തില്‍ ആത്മാംശം നിറഞ്ഞുനില്‍ക്കുന്ന “ഏകാകിനി മന്ദാകി 
നി” എന്നു തുടങ്ങുന്ന കവിത എഴുതിയിരുന്നു. ഇത്തരം അവസ്ഥ 
യില്‍ ഉത്തരത്തിലുള്ള കുറിപ്പുകള്‍ ഗുജറാത്തി ഭാഷയിലാണ്‌ എഴു 
താറ്‌. ഒരുവര്‍ഷത്തിനുശേഷം മന്ദാകിനി നാരായണന്‍ ജയിലിൽനിന്നും 
' പുറത്തുവന്നു. 1977-ല്‍ അടിയന്തിരാവസ്ഥ പിന്‍വലിച്ചു. ജയില്‍ജീ 
വിതത്തിന്റെ അനുഭവങ്ങള്‍ മന്ദാകിനിയുടെ ജീവിതത്തില്‍ പുതിയ അ 
ദധ്യായങ്ങളായി. 1977-ല്‍ അജിതയും പുറത്തിറങ്ങി. ഒമ്പതുവര്‍ഷത്തെ 
നീണ്ട തടവിനുശേഷം.- .ഇതിനിടയില്‍ ലോകചരിത്രത്തില്‍ പലതും സം 
ഭവിച്ചു. നക്‌സല്‍ പ്രസ്ഥാനത്തിന്റെ ആക്ഷനുകള്‍ ആരംഭിച്ച്‌ ഏതാ 
ണ്ട്‌ 1972 ആകുമ്പോഴേയ്ക്കും ഇന്ത്യയൊട്ടാകെ പ്രസ്ഥാനം അടിച്ചമര്‍ 
അപ്പെട്ടുകഴിഞ്ഞിരുന്നു. 1972 ജൂലൈ 16-ന്‌ നക്‌സല്‍ പ്രസ്ഥാനത്തി 
ന്റെ ആരാധ്യനായ നേതാവ്‌ ചാരുമജുംദാര്‍ പൊലീസ്‌ കസ്റ്റഡിയില്‍ 
മരണമടഞ്ഞു. ഇന്ത്യയൊട്ടാകെ 32,000 പേരെയാണ്‌ നക്‌സല്‍ പ്രവര്‍ 
ത്തകരും അനുഭാവികളും എന്ന നിലയില്‍ അറസ്റ്റു ചെയ്തത്‌. അവരില്‍ 
പലര്‍ക്കുംനേരെ ഭീകരമായ മര്‍ദ്ദനമുറകളാണ്‌ ജയിലില്‍ നടന്നത്‌. ലോ 
കവ്യാപകമായിത്തന്നെ അതിനെതിരെ പ്രതിഷേധങ്ങളുംഉയര്‍ന്നിരുന്നു. 
നോം ചോംസ്‌കിയും സിമോണ്‍ ദ ബൊവ്വെയും അടക്കം അന്താരാഷ്ട്ര 
രംഗത്തെ പ്രശസ്തര്‍ രംഗത്തുവന്നു. അടിയന്തരാവസ്ഥയുടെ കരാള ദി 
നങ്ങള്‍ക്കുശേഷം തടവുകാര്‍ ഭൂരിഭാഗവും പുറത്തിറങ്ങി. അപ്പോഴേ 
യ്ക്കും ഇന്ത്യയില്‍ നക്‌സല്‍ പ്രസ്ഥാനവും വിവിധഗ്രൂപ്പുകളായി ഭിന്നി 
ചുകഴിഞ്ഞിരുന്നു. കേരളത്തില്‍ത്തന്നെ ഒരുമിച്ചുനിന്നവര്‍ ജയിലില്‍ 
വച്ചുതന്നെ വഴിപിരിയാന്‍ തുടങ്ങിയിരുന്നു. പ്രസ്ഥാനത്തിന്റെ ഈയാ 
ത്ര ഒരുപാടുപേരെ നിരാശരാക്കി. ഇയിലിനുള്ളിലെ പൊലീസ്‌ മര്‍ദ്ദന 
ങ്ങളും നിരാശയും കുന്നിക്കല്‍ നാരായണനെ ക്ഷീണിതനാക്കി. ഇടതു 
നെഞ്ചിനേറ്റ ബുട്സിട്ട പൊലീസ്‌ ചവിട്ട്‌ ഹൃദയത്തിന്റെ വാല്‍വില്‍ 


ഗുരുതരമായ പ്രശ്നങ്ങളാണ്‌ സൃഷ്ടിച്ചത്‌. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ്‌ 


വിപ്ലവ പ്രസ്ഥാനത്തിന്റെ നായകന്‍ കുന്നിക്കല്‍ നാരായണന്റെ അവ 
സാനനാളുകള്‍. മന്ദാകിനി അന്ന്‌ ബോംബെയിലായിരുന്നു. ആശുപ 
ത്രിക്കിടക്കയില്‍ അജിതയും യാക്കുബും സഖാവ്‌ അച്ചുവേട്ടന്‍ എന്ന 
അച്യുതനും മാത്രം കൂട്ട്‌. പ്രതിസന്ധിഘട്ടത്തിലൊക്കെ തന്നെയെയും 
തന്റെ കുടുംബത്തേയും സഹായിക്കാതിരുന്ന ബന്ധുക്കളെയൊക്കെ കു 
ന്നിക്കല്‍ മാറ്റിനിര്‍ത്തി. മന്ദാകിനിയെ രോഗവിവരം അറിയിക്കാതെ വി 
ളിച്ചുവരുത്തുകയായിരുന്നു. ബോംബെയില്‍നിന്നും വിമാനത്തില്‍ 


ബാംഗ്ലൂരിലെത്തി അവിടെനിന്നും കോഴിക്കോട്ടേയ്ക്കുവന്ന അവര്‍ കൂ 
ന്നയ്ക്കലിനെ കണ്ടപ്പോള്‍ ആദ്യം ചോദിച്ചത്‌ 'തലശ്ശേരിയും പുല്പള്ളി 
യുമൊക്കെ നമുക്കു വീണ്ടും തുടങ്ങേണ്ടേ” എന്നാണ്‌. അവരുടെ മന 
സ്സപ്പോഴും തണുത്തിട്ടില്ല എന്നതിന്റ തെളിവ്‌. പിന്നീട്‌ മുന്നോ നാലോ 
ദീവസം മന്ദാകിനി കുന്നിക്കലിനെ ശുശ്രൂഷിച്ചുകൊണ്ട്‌ സമീപത്തുത 
ന്നെയുണ്ടായിരുന്നു. ഗൌരവമേറിയ ചര്‍ച്ചകളും തമാശകളും കുടുംബ 
കാര്യങ്ങളുമൊക്കെയായി അവര്‍ പഴയ കാലങ്ങളിലേയ്ക്കു മടങ്ങി, 
1979 ആഗസ്ററ്‌ 25 രത്രി 12 മണിക്ക്‌ കുന്നിക്കല്‍ നാരായണന്‍ അന്തരി 
ച്ച). പതിറ്റാണ്ടുകള്‍. ഒരുമിച്ച്‌ ജീവിച്ച്‌ അപകടകരമായ ജീവിതവഴിയി 
ലൂടെ നടന്ന്‌ ചരിത്രം സൃഷ്ടിച്ചവരില്‍ ഒരാള്‍ മറ്റൊരാള്‍ക്ക്‌ നഷ്ടപ്പെ 
ടുന്നു. കുന്നിക്കല്‍ മന്ദാകിനിയമ്മയ്ക്ക്‌ ഓര്‍മ്മ മാത്രമായി. മാവൂര്‍ റു 
ഡിലെ പൊതുശ്മശാനത്തില്‍ കുന്നിക്കലിന്റെ മൃതദേഹം സംസ്കരി 
ച്ചു. അന്നുമുതല്‍ മന്ദാകിനി പൊതുപ്രവര്‍ത്തനത്തില്‍നിന്നും ഏറെ 
ക്കുറെ മാറിനില്‍ക്കുകയാണ്‌. എങ്കിലും ലോകത്തെപ്പറ്റിയുള്ള പ്രതീ 
ക്ഷകളും ഉത്കണ്ഠകളും ആ അമ്മ എന്നും പുലര്‍ത്തിപ്പോരുന്നു. 1992 
ഡിസംബര്‍ ആറിന്‌ ബാബ്റി മസ്ജിദ്‌ തകര്‍ത്ത സംഭവത്തില്‍ മന്ദാകി 
നി ഏറെ ഉത്കണ്ഠാകുലയായിരുന്നു. മസ്ജിദിന്റെ തകര്‍ച്ചയ്ക്കുശേഷം 
ബോംബെയില്‍ പടര്‍ന്ന വര്‍ഗീയ കലാപം അവരെ കൂടുതല്‍ വേദനി 
പ്പിച്ചു. അന്ന്‌ മുംബെയില്‍നീന്നും അജിതയുടെ ഭര്‍ത്താവ്‌ യാക്കുബിന്‌ 
ഒരുകത്തെഴുതി. രാജ്യത്ത്‌ വര്‍ഗീയ ഫാസിസ്റ്റുകള്‍. കയ്യുക്കുകാട്ടി വള 
രുന്നതിന്റെ ഉത്കണ്ഠകള്‍ നിറഞ്ഞാതായിരുന്നു ആ കത്ത്‌. അതിനുമ 
പ്പുറം തങ്ങളുടെയൊക്കെ രാഷ്ട്രീയപവര്‍ത്തനത്തിന്റെ ആദ്യത്തെത 
ടടകമായിരുന്ന മുംബെ എന്ന ലിബറല്‍ നഗരം കൂടുതല്‍ യാഥാസ്ഥിതി 
കമാകുന്നതിന്റെ ഭയവും പങ്കുവച്ചിരുന്നു. കേളത്തെപ്പറ്റി ഒരുപാട്‌ പഠി 
ക്കുകയും ഏറെ പ്രതീക്ഷകള്‍ വച്ചുപുലര്‍ത്തുകയും ചെയ്യുന്ന അവര്‍ 
കേരളത്തെ വിഴുങ്ങുന്ന ഉപഭോഗസംസ്കാരത്തെ ആശങ്കയോടെയു 
ണ്‌ കാണുന്നത്‌. 

പുതിയതിനെ എന്തും ഉള്‍ക്കൊള്ളാനും മനസ്സിലാക്കാനും മന്ദാകി 
നി നാരായണന്‍ എന്നും ആവേശം കാണിക്കാറുണ്ട്‌. ഇപ്റ്റയുടെ ഗാ 
യകസംഘങ്ങളുമായി കമ്മ്യൂണിസ്റ്റ്‌ പാര്‍ട്ടി പ്രചാരണത്തില്‍ പാട്ടുപാ 
ടി നടന്നിരുന്ന അവര്‍ മനോഹരമായി പാടുമായിരുന്നുവത്രേ. സംഗീ 
തത്തെ അവര്‍ ഏറെ ഇഷ്ടപ്പെട്ടു. തന്റെ എഴുപത്തിമുന്നാമത്തെ വയ 
സ്സില്‍ കര്‍ണ്ണാടക ശാസ്ത്രീയസംഗീതം അഭ്യസിച്ചു. എഴുപത്തിനാലാ 
മത്തെ വയസ്സില്‍ ചിത്രകലയും. നിരവധി ചിത്രങ്ങള്‍ അവര്‍ വരച്ച. 
നാലുവര്‍ഷം മുന്‍പ്‌ തിരുവനന്തപുരത്തു നടന്ന അന്താരാഷ്ട്ര ചല 
ച്ചിത്രോത്സവത്തില്‍ മുഴുവന്‍ സമയവും പങ്കെടുത്തു. വയ്യാതാകുന്ന 


' തുവരെ ചലച്ചിത്രോത്സവങ്ങളിലെ സ്ഥിരം കാഴ്ചക്കാരിയായിരുന്നു അവര്‍. 


ശാരീരികമായ അവശതയിലാണ്‌ മന്ദാകിനി ഇപ്പോള്‍. എഴുപതുകളില്‍ 
പുല്പള്ളി ആക്ഷനുശേഷം ആസ്ത്മ അധികമായി കുറേനാള്‍ മെഡി 
ക്കല്‍ കോളേജില്‍ ചികിത്സയിലായിരുന്നു. ഗായകനും വിപ്പവകാരിയു 
മായ ഗദ്ദര്‍ ഒരിക്കല്‍ കോഴിക്കോട്ടു വന്നു പരിപാടികള്‍ അവതരി 
പ്പിച്ചപ്പോള്‍ അതുകേള്‍ക്കാന്‍ പോയ മന്ദാകിനി അവിടെവച്ച്‌ അസു 
ഖബാധിതയായി. അടുത്തനാളുകളില്‍- വീണ്ടും ആശുപ്ത്രിയിലായിരു 
ന്നു. 

എണ്‍പതു വയസ്സിനോടടുക്കുന്നു മന്ദാകിനി അമ്മയ്ക്കിപ്പോള്‍. കു 
ന്നിക്കല്‍ മരിച്ചിട്ട്‌ 25 വര്‍ഷങ്ങള്‍ കഴിയുന്നു. കിറ്റിന്ത്യാമുവ്മെന്റില്‍ 
തുടങ്ങിയ രാഷ്ട്രീയജീവിതം. എണ്‍പതുകളുടെ തുടക്കത്തില്‍ പൊ 
തുരാഷ്ട്രീയപ്രവര്‍ത്തനത്തില്‍നിന്നു പിന്മാറി. ഇന്ന്‌ മകളുടെ കുടും 
ബത്തോടൊപ്പം കോഴിക്കോട്ട്‌ താമസിക്കുന്നു. കൂടെ സഹോദരന്‍ മക 
രന്ദ്‌ ചന്ദ്ര ഓസയുമുണ്ട്‌. അവിവാഹിതനായ മകരന്ദ്‌ (ദിലീപ്‌ മാമ എന്ന്‌ 
മന്ദാകിനിയുടെയും അജിതയുടെയും കത്തുകളിലൂടെ ആവര്‍ത്തിച്ചു 
പരാമര്‍ശിക്കുന്ന പേരുകാരനാണിദ്ദേഹം) ബോംബെയില്‍നിന്നും സ 
ഹോദരിയോടും കുടുംബത്തോടുമൊപ്പം താമസിക്കാന്‍ എത്തിയതാണ്‌. 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 ൦ 226 - 


൭ 
2004 ആഗസ്റ്റ്‌ 8-ന്‌ കോഴിക്കോട്ട്‌ മേയ്ദിനത്തെരുവില്‍ അജിത 
യുടെ വീട്ടില്‍വച്ച്‌ മന്ദാകിനിയെ കാണുമ്പോള്‍ സമയം രാവിലെ 8.30. 
ടിവിയില്‍ സിനിമാഗാനരംഗങ്ങള്‍ കണ്ട്‌ ആസദിച്ചിരിക്കുകയാണ്‌ മന്ദാ 
മിനി. കൂടെ ദിലീപ്‌ മാമയുമുണ്ട്‌. മായോട്‌ സംസാരിക്കരുത്‌ എന്ന വി 


. 


| 
| 


ലയാളം ഓണപ്പതിപ്പ്‌ 


ലക്ക്‌ ആദ്യം തന്നെ അജിത നല്‍കിയിരുന്നു. പക്ഷേ. കാണുമ്പോള്‍ 
അവര്‍ ചിരിക്കുന്നു. (പ്രശസ്തമായ ആ ചിരി, പിന്നീട്‌ കൈകളുയര്‍ 


ത്തി അഭിവാദ്യം ചെയ്തു. അത്രമാത്രം. കണ്ണുകളില്‍ എന്തെന്നില്ലാത്ത 
തിളക്കം. തിളങ്ങുന്ന ആ കണ്ണുകളും ഉയര്‍ത്തിയ ആ കൈകളും എന്ത്‌ 
സന്ദേശമായിരിക്കും ഏനിക്ക്‌ നല്‍കിയിരിക്കുക? ൽ 


ആഗസ്ററ്‌ 2004 » 227 


എം. കൃഷ്ണന്‍നായര്‍ ടെ കഥാപാത്രങ്ങളുടെ ഭാഷണത്തൊക്കുറിച്ച്‌ അദ്ദേ ശാനെക്കുറിച്ച്‌ എന്റെ വിമര്‍ശനത്തെ ആക്ഷേപി 1 
Se പറയുന്നതുകേട്ടാലും: -" cess his characters talk as ച്ച്‌ ചോദിക്കുകയാണോ നിങ്ങള്‍? അയാള്‍ കവി 
ey have swallowed a geology textbook or a dictionary’ യേയല്ല. കുറെ ഒ നാ॥00 മാത്രമുണ്ട്‌ അയാള്‍ക്ക്‌" 
gtolassical quotations”. അതുകേട്ടു ചിരിച്ചു ഞാന്‍. ദാമോദരന്‍പിള്ള വര്‍ഗ്ഗീ | 

ഹാര്‍ഡിയുടെ Mayor of Caster ഞാന്‍ രണ്ടു | യതയിലുന്നി ചോദ്യമെറിഞ്ഞു എന്റെ നേര്‍ക്കു. 1 
പരിവൃത്തി വായിച്ചിട്ടുണ്ട്‌. Michael | “ഹാ പൂഷ്ഠമേ അധികതുംഗപദത്തില്‍ അധികതും | 
enard എന്ന കഥാപാത്രം എഴുതിവയ്ക്കുന്ന മരണ | ഗപദമോ? തെങ്ങിനോളം പൊക്കമുണ്ടോ?"ദാമോ | 
യു നാലഞ്ചു വരികളേയുള്ളൂ. പുസ്തകം കൈയില്‍ ദരന്‍പിള്ള തനി നായരായി യ 2 DE 
ഉല്ല. അതിനാല്‍ ഓര്‍മ്മയില്‍ നിന്നു ആദ്യത്തെ വ | ണെന്ന്‌ മനസ്സിലാക്കി ഞാന്‍ മാനം ഭജിച്ചു. തൂലിക മുക്കി | 
മി കറിക്കിന്നു. പിന്നീട്ട്‌ ഞാന്‍ സംസ്‌കൃത കോളേജ്‌ പ്രിന്‍സി എഴുതി യിട്ടു 
That Elizabeth Farfrae be not told my death എന്നു പ്പല്‍ എന്‍. ഗോപാലപിള്ളയെക്കണ്ട്‌ ദാമോദരന്‍ 
ഉടക്കം. ആ ഫ്രസ്വവാക്യങ്ങളാകെ വായിച്ചുതീരു | പിള്ളയുടെ ആശാന്‍ ശകാരത്തെക്കുറിച്ചു സംസാ കണ്ടോ ചോര . 
മ്പോള്‍ ക്ലാസിക്കല്‍ ഗ്രീക്ക്‌ ട്രാജഡിയുടെ മഹത്ത്വം രിച്ചു. അദ്ദേഹം പറഞ്ഞതിങ്ങനെ: “ദാമോദരന്‍പി കൊണ്ടുള്ള കവിത 
ആഭാഗത്തിനുണ്ടാകുന്നു. ദോഷങ്ങള്‍ ചൂണ്ടിക്കാണി | ള്ള ഈഴവജാതിയില്‍പ്പെട്ട സ്ീയെയാണ്‌ വിവാ 1 
കുന്നുണ്ട്‌ ഈഗല്‍റ്റന്‍. പക്ഷേ ഹാര്‍ഡിയുടെ മഹ | ഹം കഴിച്ചത്‌. നിന്നെ ഞാന്‍ സഹധര്‍മ്മിണിയാ ൫൬൯ മലയാള 
ത്വത്തിന്റെ നേര്‍ക്ക്‌ അദ്ദേഹം അന്ധനായി നി | ക്കി; പക്ഷേ നിന്റെ നേതാവിനെ ഞാന്‍ അംഗീക കളോടു 6 ച്ചാദി ച്ച്‌ | 
ഭൂ! 0 ല്ക്കുന്നില്ല. രിക്കുന്നില്ല എന്ന മാനസികനിലയാണ്‌ ദാമോദരന്‍ യിരുന്നു 1 
പ്രതിബദ്ധനിരൂപകനാണ്‌ ഈഗല്‍റ്റന്‍. സാഹി പിള്ളയ്ക്ക്‌. ഒരുതരത്തിലുള്ള പെര്‍വേര്‍ഷന്‍". ഈ ആള ) 
ത്യസംസ്കാരത്തിന്റെ ചക്രവാളം വികസിപ്പിക്കാന്‍ | പെര്‍വേര്‍ഷന്‍ കൊണ്ട്‌ നിരൂപകശ്രേഷ്ടനാകാനു രാമവര്‍മ്മ, | 


റ്റെറി ഈശല്‍റ്റന്‍ 


റ്റെ ഈഗല്‍റ്റന്‍ (Terry Eagleton - bom in 1943) 
ലോകമെമ്പാടും അറിയപ്പെടുന്ന മാര്‍ക്സിസ്റ്റ്‌ നിരൂപ 
കനാണ്‌. വിശ്വവിഖ്യാതനായ അമേരിക്കന്‍ മാര്‍ 
ക്ലിസ്റ്റ്‌ ക്രിട്ടിക്‌ ഫ്രെഡറിക്‌ ജെയിംസണിനെ 
(Fredric Jameson - born 1934) പോലെ സമുന്നതനല്ല 
ഈഗല്‍ഗറ്റന്നെന്ന്‌ ആരോ എവിടെയോ എഴുതിക്ക 
ണ്ടു. ഇതു ചിന്തനീയമായിരിക്കുന്നു. ഓരോ നിരൂപ 
കനും മാര്‍ക്സിസത്തെ അടിസ്ഥാനമാക്കി വ്യാഖ്യാ 
നങ്ങള്‍ നല്കുകയാണ്‌. അതു യുക്തിഭദ്രമാണോ എ 
ന്ന്‌ ആലോചിച്ചാല്‍ മതി. ഈശല്‍റ്റനെയും ജെയിം 
സണിനെയും താരതമ്യപ്പെടുത്തി ഒരാള്‍ക്ക്‌ മറ്റേയാ 


ളിനെക്കാള്‍ പൊക്കം കൂടുതലാണെന്ന്‌ വാദിക്കുന്ന ; 


ത്‌ ശരിയല്ല. അതിരിക്കട്ടെ. 
ഈഗല്‍റ്റന്‍ പുതിയ പുസ്തകം 
പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു, 
The English Novel - An Introduc- 
tion എന്നപേരില്‍. (Blackwell 
Publishing - Pages 365 - £ 14 = 
99) 
പുസ്തകത്തിന്റെ പേര്‌ സൂ 

ചിപ്പിക്കുന്നതുപോലെ ഇത്‌ 
ഡിഫോ തൊട്ട്‌ വുള്‍ഫ്‌ വരെ 
യുള്ള നോവലെഴുത്തുകാരുടെ 
കൃതികളെക്കുറിച്ചുള്ള വിദ്വജ്ജ 
നോചിതങ്ങളായ പഠനങ്ങളാ 
ണ്‌. ആദ്യത്തെ അദ്ധ്യായം 
നോവലെന്തെന്നതു്‌ വിശദീക 

രിക്കുന്നു. 

യാഥാതഥ്യത്തിനു രൂപ 

വും അര്‍ത്ഥവും കൊടുത്തുകഴി 
യുമ്പോള്‍ നോവല്‍ സര്‍ഗ്നാ 
ത്മകപ്രവര്‍ത്തനത്തിന്റെ മാ 


തൃകയായിത്തീരുന്നു എന്നാണ്‌ ഈശര്‍റ്റുന്നിന്റെ 
വാദം. നോവലെഴുത്തുകാരന്‍ ഒരു പുതിയ ലോകം 
സൃഷ്ടിക്കുന്നു. വ്യക്തികള്‍ അവരുടെ ജീവിതചരിത്ര 
ത്തിന്‌ അതില്‍ രൂപം കൊടുക്കുന്നു. പ്രധാനമായ 
തു ലോകമല്ല, ഗ്രന്ഥകാരന്‍ അതിന്‌ രൂപം നല്ക 
ന്നു, മൂല്യം നല്കുന്നു എന്നതാണ്‌. 
വായനക്കാരനോട്ട്‌ നോവലിസ്റ്റ്‌ ഒരിക്കലും പറ 
യരുത്‌ തന്റെ നോവല്‍ കല്ലിതകഥയാണെന്ന്‌. അ 
ങ്ങനെ പറഞ്ഞാല്‍ നോവലിന്റെ ശക്തിയില്ലാതെ 
യാകും. വായനക്കാര്‍ അതു്‌ സത്യമാണെന്നു ധരി 
ച്ചാല്‍ നോവലിന്റെ ശക്തിക്കു ന്യനത്വം വരും. അ 
പ്പോള്‍ “Clar്ടട” എന്ന നോവ 
നടന്ന ബലാത്സംഗത്തിന്റെ വര്‍ത്തമാനപ്പത്രറി 
പോര്‍ട്ടായി പരിണമിക്കും. അതു്‌ നന്മയുടെയും തി 
യുടെയും ലൈംഗികശക്തിയുടെയും അനുധ്യാനമാ 
യി പരിണമിക്കില്ല. 
ആക്രമണോത്സുകനായ മാര്‍ക്സിസ്റ്റല്ല ഈഗല്‍ 
റ്റന്‍ എന്ന്‌ നിരൂപണ പ്രബന്ധങ്ങളാകെ വായിച്ച 
പ്പോള്‍ ഈ കോളമിസ്റ്റിനു തോന്നി. ജോയിസി 
ന്റെ ബോധധാരാരീതി ബൂര്‍ഷ്വാസിയുടെ കര്‍ത്ത 
നിഷ്ടത്വമാണെന്നും അതു്‌ വര്‍ഗ്ഗസമരത്തിനു പ്രതി 
ബന്ധം സൃഷ്ടിക്കുന്നുവെന്നുമുള്ള മണ്ടന്‍ പ്രസ്താവ 
ങ്ങള്‍ ഈശര്‍റ്റനില്‍നിന്നു്‌ ഉണ്ടാവുകയില്ല. പക്ഷേ 
മാര്‍ക്സിസ്റ്റല്ലാത്ത നോവലിസ്റ്റുകളെ മാര്‍ക്ലിസ്റ്റുകളാ 
യി അദ്ദേഹം വീക്ഷിക്കുന്നു. ഓരോ പ്രബന്ധത്തി 
ലെയും പ്രമുഖങ്ങളായ ആശയങ്ങള്‍ എടുത്തുകാണി 
ക്കാന്‍ ഇവിടെ സ്ഥലമില്ല. അവയെ വിമര്‍ശിക്കാന്‍ 
ഞാനൊട്ടു പ്രഗല്ഭനുമല്ല. തുളച്ചുകയറുന്ന നിരൂപണ 
വും വിമര്‍ശവുമാണ്‌ ഓരോ പ്രബന്ധവും എന്നു സാ. 
മാന്യ പ്രസ്താവം നടത്തി പിന്മാറാനേ എനിക്കു ക 
ഴിയ്യു. 
ഹാസ്യരസികനാണ്‌ ഈഗല്‍റ്റന്‍. ഹാര്‍ഡിയു 


വാസ്തവികമായി 


ഉപ്പസ്തകം വായിക്കണം. 


വിമര്‍ശനം 


നമ്മുടെ പ്രമുഖ നിരൂപകര്‍ ആരെല്ലാം എന്ന 
ചോദ്യത്തിന്‌ ഉത്തരമായി സ്കൂള്‍കുട്ടികള്‍ പോലും 
ജോസഫ്‌ മുണ്ടശ്ശേരി, കുട്ടികൃഷ്ണമാരാര്‍ എന്നുപറയും. 
അവരുടെ കൂടെ പി. ദാമോദരന്‍പിള്ള എന്നും പറ 
യേണ്ടതായി വന്നേനെ. ദൌര്‍ഭാഗ്യം കൊണ്ട്‌ ആ 
കട്ടികള്‍ക്ക്‌ അങ്ങനെ ഒരാളിനെക്കുറിച്ച്‌ അറിഞ്ഞു 
ഉടാ. ആ പേര്‌ അവര്‍ കേട്ടിട്ടുമില്ല. അതിനു കാര 
ഇക്കാരന്‍ ദാമോദരന്‍പിള്ള തന്നെയാണ്‌. മുണ്ട 
ശ്ശേരി, കുട്ടികൃഷ്ണമാരാര്‍ ഇവരെക്കാള്‍ ബുദ്ധിമാനാ 
യിരുന്നു അദ്ദേഹം. ആ രണ്ടുപേരെക്കാള്‍ പ്രഗല്ഭ 
മായി നിരൂപണകര്‍മ്മം അനുഷ്ടിച്ചിരുന്നു ദാമോദ 
രന്‍പിള്ള. അദ്ദേഹത്തിന്റെ മലയാളശൈലി മുണ്ട 
ശ്ലേരിയുടെ ശൈലിയെക്കാള്‍, മാരാരുടെ ശൈലി 
യെക്കാള്‍ സുന്ദരമായിരുന്നു. തുളച്ചുകയറുന്ന മട്ടിലാ 
ണ്‌ ദാമോദരന്‍പിള്ളയുടെ നിരൂപണവും വിമര്‍ശ 
വും. അദ്ദേഹത്തിന്റെ “യവനീനവനീതകോമളാംഗ' 
എന്ന പ്രബന്ധം വായിച്ചുനോക്കൂ. മലയാളഗദ്യത്തി 
ന്റെ മനോഹാരിതയാകെ അതിലുണ്ട്‌. ഗ്രീസിന്റെ 
പുരുതനസംസ്കാരത്തെക്കുറിച്ച്‌ എഴുതിയ ആ പ്രബ 
സ്ഥം അദ്വിതീയ സ്ഥാനത്തിന്‌ അര്‍ഹമാണ്‌. എ 
മിലും ദാമോദരന്‍പിള്ള വിസൂരിക്കപ്പെട്ടു. കാരണം 
എന്തെന്നല്ലേ? അദ്ദേഹം യുക്തിരഹിതമായി കുമാ 
രനോശാനെ ആക്രമിച്ചു എന്നതാണു്‌. വേണ്ടാത്തിട 
തുപോലും കുമാരനാശാനെ അദ്ദേഹം വ്യക്തിപര 
മായി അധിക്ഷേപിച്ചു. അതു്‌ ആവര്‍ത്തിച്ചുവന്ന 
പ്പോള്‍ കേരളീയര്‍ ദാമോദരന്‍പിള്ളയെ അവഗണി 
ചുമുടങ്ങി. വിസ്മൃതിയുടെ അഗാധഗര്‍ത്തത്തില്‍ വീ 
ണ ആ നിരൂപകന്‌ കരകയറാന്‍ മാര്‍ഗ്ഗമില്ല ഇനി. 

ഒരിക്കല്‍ ഞാന്‍ ചോദിച്ചു അദ്ദേഹത്തോട്ടു “സു 
ര്യനു വെളിച്ചമില്ലെന്നു പറയാമോ സര്‍” “കുമാരനാ 


ള്ള സൌകര്യം അദ്ദേഹത്തിനു നഷ്ടമായി. 

2. വള്ളത്തോള്‍ക്കവിതയും ആശാന്‍ കവിതയും 
തമ്മിലുള്ള വ്ൃത്യാസത്തെക്കുറിച്ച്‌ ഒരദ്ധ്യാപകന്‍ 
റ്റെലിഫോണിലുൂടെ എന്നോടു ചോദിച്ചു. ഞാന്‍ മറു 
പടി പറഞ്ഞതിങ്ങനെ:- “കവിതയില്‍ അലങ്കാര 
ത്തിന്റെ അംശമുണ്ട്‌, ആശയത്തിന്റെ അംശമുണ്ട്‌. 
വള്ളത്തോളിന്റെ കവിതയില്‍ അലങ്കാരത്തിന്റെ 
അംശം ആശയാംശത്തില്‍ ലയിക്കുന്നു. ഉപ്പ്‌ വെ 
ള്ളത്തില്‍ ചേരുന്നതുപോലെ. ആശാന്‍ കവിത 
യില്‍ അലങ്കാരാംശം പൂര്‍ണ്ണമായി ആശയാംശ 
ത്തില്‍ ലയിക്കുന്നില്ല. ഉള്ളൂര്‍ക്കവിതയില്‍ രണ്ടും വി 
ഭിന്നങ്ങളായി വര്‍ത്തിക്കുന്നു. 

3, കേശവദേവിന്റെയും തകഴി ശിവശങ്കരപ്പിള്ള 
യുടെയും കൃതികള്‍ വായിച്ചാല്‍ പുരോഗമനാത്മക 
ങ്ങളായ ആശയങ്ങളുടെ ഉട 
മസ്ഥരാണ്‌ അവരെന്ന്‌ പറ 
യേണ്ടതായി വരും. ആ ആ 
ശയങ്ങളുടെ ആധിക്യം തക 
ഴിക്കാണ്‌. ദേവിനല്ല. പക്ഷേ 
ആശയാവിഷ്ഠാരത്തില്‍ യാ 
ന്ത്രികത്വം വന്നുപോകുന്നു ത 
കഴിയുടെ കഥകളില്‍. സ്വാഭാ 
വികത്വം കേശവദേവിന്റെ ക 
ഥകളില്‍ കാണാം. ദേവിന്റെ 
'പ്രതിജ്ഞ' എന്ന കഥയിലെ 
സ്വാഭാവികത തകഴിയുടെ ത 
ഹസീല്‍ദാരുടെ അച്ഛന്‍, 'അ 
ച്ഛനാര്‌?' “നാളും പേരുമില്ലാ 
ത്ത കത്തു” ഈ കഥകളില്‍ 
ഇല്ല. തകഴിയുടെ 'ബലൂണ്‍' 
എന്ന നോവല്‍ യാന്ത്രികം 
മാത്രമല്ല, അസഭ്യം നിറഞ്ഞ 
. തുമാണ്‌. 

4, ഒരിക്കല്‍ പി. ദാമോദ 


ഫ്രെഡറിക്‌ ജെയിംസണ്‍ 


ഓണ പതി പ്പ്‌ 
ആഗസ്ററ്‌ 2004 ൦ 228 


മലയാളം ഓണപ്പതിപ്പ്‌ 
ആഗസ്ററ്‌ 2004 5 229 ' 


രന്‍പിള്ള എന്നോടു ചോദിച്ചു. “സീത മള്ളൂര്‍ ഗോ 
വിന്ദപ്പിള്ളയെപ്പോലെ ക്രിമിനല്‍ വക്കീലാണോ?” 
“മനസ്സിലായില്ല” എന്ന അര്‍ത്ഥത്തില്‍ ഞാന്‍ കൈ 
മലര്‍ത്തി. അപ്പോള്‍ ദാമോദരന്‍പിള്ള പറഞ്ഞു: “മു 
ണ്ടശ്ശേരി എഴുതി വച്ചിരിക്കുന്നു കുമാരനാശാന്റെ സീ 


ഴുതിയിരുന്നു. ബൂര്‍ഷ്വാ സംസ്കാരത്തിന്റെ ജീ 

യാണ്‌ രാമവര്‍മ്മയുടെ മാറ്റൊലിക്കവിതകളില്ലു൭ ക. 
തൂലിക ചോരയില്‍ മുക്കി എഴുതിയ കവിയാണ്‌ വൃ 
യലാര്‍ എന്ന്‌ അദ്ദേഹത്തിന്റെ ആരാധകര്‍ ഉദ്ഘ 
ഷിക്കുന്നു. ചുവന്ന മഷിയില്‍ തൂലിക മുക്കി എഴുതി 


പലരും. ഞാന്‍ റിട്ടയര്‍ ചെയ്ത കാലത്ത്‌ അനേ 
കമാളുകള്‍ ‘You don't took 50" എന്നു പറയുമായിരു 
നു. അതിന്റെ അര്‍ത്ഥം 'ഇപ്പോള്‍ മാത്രമേ റിട്ടയര്‍ 
2 ചയ്യുന്നുള്ളോ? eos അറുപത്തിയഞ്ച്‌ തോന്നു 
മല്ലോ' എന്നാണ്‌.” | 


ലക്ചറര്‍ :- പഞ്ചാര ഫാക്ടറി തിരുവല്ലയിലല്ലേ?” 


“ഞാന്‍: മന്നം ഷുഗര്‍മില്‍സ്‌ അവിടെയാണ്‌” 
ലക്ചറര്‍: മന്നം നായര്‍ നേതാവല്ലേ? 
ഞാന്‍: അതേ. 


ലക്ചറര്‍: വലിയ വര്‍ഗ്ലീയവാദിയല്ലേ മന്നം. ച 


ത സ്ത്രീകള്‍ക്കുവേണ്ടി വാദിച്ചുവെന്ന്‌. സീത വക്കീ യിട്ട്‌ “കണ്ടോ ചോര കൊണ്ടുള്ള കവിത” എന്നു ൭ “സാഹിത്യകാരന്മാര്‍ എങ്ങനെ” അനാശ്േരിക്കാരനല്ലേ പ 
മനുഷ വര്‍ഗ്ഗത്തില്‍ ലായിരിക്കും മളളൂരിനെപ്പോലെ. അല്ലേ?” ലയാളികളോടു ചോദിച്ച ആളായിരുന്നു രാമവര്‍മ്മ “മനുഷ്യവര്‍ഗ്ഗത്തില്‍ പെട്ടവരാണെന്നതു മറന്നാ ക, റ se 
പെ ടു വരാണെന്ന ത്‌ ഞാന്‍ യം ഒന്നും പറഞ്ഞി ണ്‌ തിരുവനന്തപുരത്തെ സാഹിത്യകാരന്മാര്‍ പെ ലക്ചറര്‍: എഴുത്തുകാരനായിട്ട്‌ റ . 
ല്‍ ദേഷ്യം വരും അദ്ദേഹത്തിന്‌. കോപം വന്നാല്‍ ' ചോദ യം, ഉത്തരം രൂമാറുന്നതു ടേ? ആട്ടെ എത്ര രൂപ കിട്ടും എഴുതുന്നതിന്‌? എഴുത്തുകാര്‍ക്ക്‌ 
മറന്നാണു അടിക്കും. അടിപേടിച്ച്‌ ഞാന്‍ മൂകനായി നിന്നു. ദാ SS EE RO “എല്ലാം കാണുകയും കണ്ടില്ലെന്നു നടിക്കുകയും ഞാന്‍:- ഭേദപ്പെട്ട ഒരു സംഖ്യ കിട്ടും ബൂ ദ്ധിക്കു 
തിരുവനന്ത മോദരന്‍പിള്ള സംസാരിക്കുമ്പോള്‍ വക്രീഭാവം വ ജന്മനാ വിനയസമ്പന്നനാണ്‌, വേണ്ടി ചെയ്യുന്നതാത്‌?" ലകചറര്‍:- പ്രതിഫലം കറന്‍സി നോട്ടായിട്ടാ 
രുത്തുമെങ്കിലും അദ്ദേഹം ചോദിച്ചതില്‍ സത്യമില്ലാ | ന്നാല്‍ ഉദ്ധതനാകും; മഹാത്മാഗാന്ധിയെപ്പോലെ ര്യ” ണോ തരുന്നത്‌ അതോ ചെക്കായിട്ടോ? ജരയുണ്ടാകും. 
പുരത്തെ തില്ല. കാവ്യം നിരൂപണം ചെയ്യുമ്പോള്‍ ക്യാവ്യാ | അക്രമരഹിതന്‍, ആവശ്യകതവന്നാല്‍ ഭഗത്സി “ആദ്യം കയ്ക്കും, പിന്നീട്ട്‌ മധുരിക്കും. ഏതു്‌?" ഞാന്‍:- ചെക്ക്‌ അവരുടെ 
സാഹിത ൮ ത്മകഭാവനയുടെ പ്രസരത്തെക്കുറിച്ചാണ്‌ ആലോ | ങ്ങിനെപ്പോലെ വിപ്ലവകാരി; വളരെക്കുറച്ചു സംസ “നെല്ലിക്കയല്ല, ക്ഷമിച്ചിരിക്കല്‍ എന്നതിനു ക ലക്ചറര്‍:- ക്രോസ്‌ ചെയ്യുമോ ചെക്ക്‌? 
ചിക്കേണ്ടത്‌. മുണ്ടശ്ശേരിക്ക്‌ അതിലെ ആശയങ്ങ ! രിക്കുന്ന ആള്‍, സന്ദര്‍ഭത്തിന്‌ അനുസരിച്ചമട്ടില്‍ . കൂടുതലാണ്‌. പിന്നീട്ട്‌ മാധുര്യം അനുഭവപ്പെടും” എവിടെ തുടങ്ങി, എവിടെ അവസാനി പ്പിച്ചു എ ശരീരത്തിനു 
കാരന്മാര്‍ ളാണ്‌ പ്രധാനം. ആശയനിരൂപണം കാവ്യനിരൂ | വളരെപ്പറയുന്ന വ്യക്തി; ഈ വിഭിന്നസ്വഭാവുങ്ങ “പുനത്തില്‍ കുഞ്ഞബ്ദുള്ള നിങ്ങളോടു ചോദിച്ചു | ന്നു പ്രിയപ്പെട്ട വായനക്കാര്‍ നോക്കുക. ഫോളി ജര കാണു കയുമി 
൭ പരുമാറുന്നത്‌ പണമല്ലതാനും. അതിനാലാണ്‌ “ചിന്താവിഷ്ടയായ | ള്ള സാഹിത്യകാരന്റെ പേരു പറയാമോ?” ജരയുണ്ടോ എന്ന്‌. അം നിങ്ങള്‍ പറഞ്ഞ | ഡോളില്‍ തുടങ്ങിയ വര്‍ത്തമാനം ക്രോസ്‌ ചെയ്ത മസ 
സീത' നിരൂപണം ചെയ്യുമ്പോള്‍ അദ്ദേഹം സ്ത്രീകള്‍ “പറയാം; പെരുമ്പടവം ശ്രീധരന്‍.” തായി പത്രത്തില്‍ കണ്ടു. ബുദ്ധിക്കു ജരയില്ലേ? ശ | ചെക്കില്‍ അവസാനിക്കുന്നു. ഈ ലക്ചറര്‍ ഈ ഭാഗ്യം കൊണ്ടു 
ക്കുവേണ്ടി വാദിച്ചുവെന്ന്‌ പറയാന്‍ നിര്‍ബദ്ധനായതു്‌. “ഉത്കൃഷ്ടമായ കവിത്വവും ഉത്കൃഷ്ടമായ സഹൃ രീരത്തിനു അതില്ലെന്നു ഞാന്‍ വിശ്വസിക്കുന്നു” വാനരച്ചാട്ടം നടത്തിയിട്ടുണ്ട്‌ പലപ്പോഴും. ശിവഗി എനിക്കു ജരയില്ല. 
കാളിദാസന്റെ 'ശാകുന്തളം' നാടകത്തില്‍ മുണ്ട | ദയത്വവും ആരില്‍ കാണാം?” “എനിക്കു ശരീരത്തിനും ബുദ്ധിക്കും ജരയില്ല. ജ | രിയിൽ ഒരു സാ ഹിത്യസമ്മേളനത്തിനു പോയി 
ശ്ശേരിക്കു പ്രധാനമായത്‌ ദുഷ്യന്തനെ നാടകകര്‍ത്താ “സുഗതകുമാരിയില്‍. ഞാന്‍ പ്രസംഗിക്കുന്ന വേ രയുണ്ടെങ്കില്‍ ഈ കോളം ഇതുപോലെ എഴുതാന്‍ | ഞാന്‍. പ്രസംഗിച്ചു കൊണ്ടുനില്ക്കുമ്പോള്‍ സദസ്സി 
വ്വ്‌ വെള്ളയടിച്ചു കാണിക്കുന്നത്‌ അക്കാലത്തെ രാ | ഉയില്‍ supreme poetic utterance-ന്‌ ഉദാഹരണമായി ഒക്കുമോ? ചില എഴുത്തുകാര്‍ക്ക്‌ ബുദ്ധിക്കു ജരയുണ്ടാ | ലിരിക്കുന്നു ആ ഫിലോസഫി ലക്ചറര്‍. ഞാന്‍ പേ 
ജനീതി അത്തരത്തിലായതുകൊണ്ടാണ്‌ എന്നത | കുമാരനാശാന്‍, വള്ളത്തോള്‍, ജി. ശങ്കരക്കുറുപ്പ്‌, ഇ കും. അവരുടെ ശരീരത്തിനു ജര കാണുകയുമില്ല. ഭാ | ടി ച്ചുപോയി. പ്രസംഗം തുടരുന്നതിന്‌ വാക്കുകള്‍ കി 
ത്രേ. നേരേമറിച്ച്‌ ദുഷ്യന്തനെ കുറ്റപ്പെടുത്താന്‍ രാജ | വരുടെ കാവ്യശകലങ്ങള്‍ ചൊല്ലാറുണ്ട്‌. അപ്പോഴെ 


ഹാര്‍ഡി 


വാഴ്ച അനുമതി നല്‍കിയിരുന്നില്ല എന്നാണ്‌ മുണ്ട 


ശ്ശേരിയുടെ വാദം. ഇതു ചൂണ്ടിക്കാണിച്ചുകൊണ്ടു ജി. 
ശങ്കരക്കുറുപ്പ്‌ എന്നോടു ചോദിച്ചു. “മാളവികാഗ്നിമി 
തരത്തില്‍ രാജാവിനെ കുറ്റപ്പെടുത്തുന്ന ഭാഗം എടു 
ത്തുവച്ച്‌ അക്കാലത്തു്‌ രാജവാഴ്ചയെ ആര്‍ക്കും നിന്ദി 
ക്കാമായിരുന്നു എന്നു വേറൊരു നിരൂപകന്‍ പ്രസ്താ 
വിച്ചുകൂടേ” എന്ന്‌. ജിയുടെ ചോദ്യം നിരാസ്ുദമല്ല. 
നാടകുകര്‍ത്താവു്‌ നാടകം രചിക്കുമ്പോള്‍ ഓരോ ക 
ഥാപാത്രത്തിന്റെ ഉള്ളിലിരുന്ന്‌ ഓരോന്നു ചോദി 
ക്കുന്നു, അത്രേയുള്ളൂ, ആ ചോ 
ദ്യം നാടകകാരന്റെ അഭിപ്രാ 
യമാണെന്ന്‌ കരുതി അതി 
നെ വിശദീകരിക്കുകയും അ 


ശാലഹൃദയനായിരുന്നു. മഹാ 
മനസ്കത അദ്ദേഹത്തിനുണ്ടാ 
യിരുന്നതുപോലെ അക്കാല 
ത്തെ വേറൊരു സാഹിത്യ 
കാരനും ഉണ്ടായിരുന്നില്ല. അ 
ദ്ദേഹം പുരുഷരതം. പക്ഷേ 
ആശയനിരൂപണമാണ്‌ സാ 
ഹിത്യനിരൂപണം എന്ന തെ 
റ്റിദ്ധാരണ അദ്ദേഹത്തിനു 
ണ്ടായിരുന്നു. 

5. കേരളത്തിലെ വിപ്ലവ 
കവികള്‍ വിപ്നവക്വികള്ലു, ബുര്‍ 
ഷ്വാ കവികളാണെന്ന്‌ ഈ 
കോളമിസ്റ്റ്‌ പലതവണ എ 


ക്കെ അതുകേട്ട്‌ വികാരപരവശയാകുന്ന ശ്രീമതിയെ 
ഞാന്‍ കണ്ടിട്ടുണ്ട്‌. സഹൃദയത്വം വളരെക്കൂടുതലാ 
ണ്‌ സുഗതകുമാരിക്ക്‌”. 

“ഏതു തരത്തിലുള്ള കവിയാണ്‌ ശ്രേഷ്ടന്‍?” 

“പ്രതിബദ്ധതയില്ലാത്ത ഏതൊരു കവിയുണ്ടോ 
അയാളെനിക്ക്‌ സമാരാദ്ധ്യന്‍” 

“ആത്മാര്‍ത്ഥത എന്ന വാക്ക്‌ നിങ്ങള്‍ ഉപയോ 
ഗിച്ചു കണ്ടിട്ടില്ലല്ലോ?” 

“ആത്മാര്‍ത്ഥത എന്ന വാക്കിന്റെ അര്‍ത്ഥം ത 
നിക്കുവേണ്ടി എന്നാണ്‌. സത്യസന്ധം എന്ന്‌ പ്ര 
യോഗിക്കണം.” . 

“ഭാവനാസമ്പന്നന്‍ അതേസമയം അസാധാരണ 
ത്വം പ്രകടിപ്പിക്കുന്ന വിധത്തില്‍ ബുദ്ധിമാന്‍. ഈ 


ഉദാഹരണം നല്‍കാം. തൃശ്ശൂരില്‍ ജോസഫ്‌ മുണ്ട 
ശ്ശേരിയുടെ ഷഷ്ടിപൂര്‍ത്തി ആഘോഷിക്കുന്നു. ഒരു 
നിരൂപകന്റെ പേരുപറഞ്ഞിട്ട്‌ പി.സി. അറിയിച്ചു. 
അയാള്‍ക്കു സാഹിത്യകൃതി കിട്ടിയാല്‍ ഷണ്ഡന്‍ 
സുന്ദരിയെ കിട്ടിയപോലെയാണ്‌ ഒന്നും ചെയ്യാന്‍ 
ഒക്കുകില്ല, മൂക്കുകൊണ്ടു ശബ്ദം കേള്‍പ്പിച്ചിട്ട്‌ നപും 
സകന്‍ അവളെ വെപ്രാളത്തോടെ തടവുന്നതു പി. 
സി. അഭിനയിച്ചു ഞങ്ങളെ കാണിച്ചു. മറ്റൊരു സ 
ന്ദര്‍ഭത്തില്‍ സോഷല്‍ ക്ലൈമ്പറായ ഒരാള്‍ മന്ത്രി 
യെ സംസാരിച്ച്‌ പാട്ടിലാക്കുന്നത്‌ പി.സി. കണ്ടു. 
‘See he is climbing, climbing’ എന്നു പറഞ്ഞു അദ്ദേ 
ഹം. (ഇതു ഞാന്‍ കേട്ടതല്ല. പ്രസിദ്ധനായ ഒരു ക 
വി എന്നോടു പറഞ്ഞതാണ്‌) 

-“സന്ദര്‍ഭത്തിനൊത്തു്‌ കള്ളം പറയുന്നതാര്‌?” 


ഗ്യം കൊണ്ടു്‌ എനിക്കു ജരയില്ല” 


പ്രഭയത്തിനുമുന്‍പ്പ്‌ 


ഫോളിഡോള്‍ എന്ന കീടനാശിനി പഞ്ചാരച്ചാ 
ക്കുകളില്‍ വിണ. ആ പഞ്ചാര ഉപയോഗിച്ചവര്‍ ആ 
യിരക്കണക്കിനു മരിച്ചു. അതിനെക്കുറിച്ച്‌ അടൂര്‍ ഭാ 
സി നേരമ്പോക്കു ഉണ്ടാക്കി. തിരുവനന്തപുരം റേ 
ഡിയോസ്റ്റേഷനില്‍ ഉദ്യോഗസ്ഥനായിരുന്ന ഒരാള്‍ 
ഫോളിഡോള്‍ വീണ പഞ്ചാരകൊണ്ടുണ്ടാക്കിയ മ 
ധുരപലഹാരങ്ങള്‍ തിരുവനന്തപുരത്തെ ഒരു ഹോ 
ട്ടലില്‍നിന്നു കഴിച്ചു. ആ പലഹാരങ്ങള്‍ തിന്ന്‌ നൂ 
റുക്കണക്കിനു ആളുകള്‍ മരിച്ചുവെന്ന്‌ അറിഞ്ഞ ആ 
ഉദ്യോഗസ്ഥന്‍ കുറെക്കഴിഞ്ഞപ്പോള്‍ ആ ഹോട്ട 


തിനു ഉറപ്പുനല്കുകയും ചെയ്യു | രണ്ടും ചേര്‍ന്ന നോവലിസ്റ്റ്‌ ആത്‌?” ലില്‍ എത്തി. “സ്വാമി, ജിലേബി കൊണ്ടുവരൂ" എ | രു കൂട്ടുകാരനെ സ്റ്റേഷനിലേ 
ന്നതു ശരിയല്ല. മുണ്ടശ്ശേരി വി “പി.സി. കുട്ടികൃഷ്ണന്‍ (ഉറൂബ്‌) ന്നാജ്ഞാപിച്ചു. ഉടമസ്ഥന്‍ കൊണ്ടുവന്ന ജിലേബി | ക്കു വിളിച്ചു ചോദിക്കുന്നു ഒരു 


ഒറ്റയടിക്കു നാലെണ്ണം അയാള്‍ തിന്നു. ബോളി ര 
ണ്ട്‌ എന്ന്‌ ഉദ്യോഗസ്ഥന്‍ ആജ്ഞാപിച്ചു. ബോളി 
തിന്നു. വാഴയ്ക്കയപ്പം നാല്‌ എണ്ണം കഴിച്ചു. പഞ്ചാര 
ചേര്‍ത്ത ചായ കുടിച്ചു. എന്നിട്ട്‌ ഒറ്റയിറങ്ങിപ്പോക്ക്‌ 
നടത്തി. അരോഗമദ്ദഡഗാത്രന്‍. താമസിക്കുന്ന വീടു 
വരെ നടത്തം. ഒരു കുഴപ്പവുമില്ല. വിഷത്തെക്കാള്‍ 
വിഷം ആ മനുഷ്യന്‍ എന്നാണ്‌ ഭാസി കഥ പറ 
ഞ്ഞു ശ്രോതാക്കളെ രസിപ്പിച്ചത്‌. ശ്രോതാവായിരു 
ന ഞാന്‍ പിറ്റേദിവസം കോളേജില്‍ പോയപ്പോള്‍ 
അട്ടര്‍ ഭാസിയുടെ ഈ ഹാസ്യകഥ ഒരു ഫിലോസ 
ഫി ലക്ചററോടു പറഞ്ഞു. ചിരിക്കാതെ അദ്ദേഹം 
ഉടനെ എന്നോടു ചോദിച്ചു;- “ഫോളിഡോള്‍ പഞ്ചാ 
രയിൽ വീണോ?” 

ഞാന്‍: അതേ 


ട്ടിയില്ല പിന്നീട്ട്‌ എനിക്ക്‌. എം.കെ. സാനു ചോദി 
ച്ചു “എന്തുപറ്റി?” ഭയന്ന്‌, ലക്ചറര്‍ ഇരിക്കുന്ന സ്ഥ 
ലത്തേക്ക്‌ ചൂണ്ടിക്കാണിച്ചു ഞാന്‍. സാനുവിന്‌ മ 
നസ്സിലായോ എന്തോ? വിലാസിനി (എം.കെ. മേ 
നോന്‍) കൂടെ ഉണ്ടായിരുന്നു പ്രഭാഷകനായി. തി 
രിച്ചു തിരുവനന്തപുരത്തേക്കു പോരുമ്പോള്‍ അദ്ദേ 
ഹം ചോദിച്ചു “പ്രസംഗം പെട്ടെന്ന്‌ നിറുത്താന്‍ കാ 
രണമെന്തെ'ന്ന്‌? 

ഫിലോസഫി ലക്ചററുടെ സംഭാഷണരീതി ഇ 
പ്പോള്‍ ഞാന്‍ കണ്ടത്‌ മലയാളം വാരികയിലെ ഒ 
രു കഥയിലാണ്‌. അശോ 
കന്‍ പൊതുവാള്‍ എഴുതിയ 
“ഒരു പ്രഭാകരന്‍' എന്ന കഥ. 

പൊലിസ്‌ ഇന്‍സ്പെക്ടര്‍ ഒ 


പ്രഭാകരനെ അയാള്‍ക്കറി 
യാമോയെന്ന്‌. അനേകം പ്ര 
ഭാകരന്മാരെ തനിക്കറിയാമെ 
ന്ന്‌ അയാളുടെ മറുപടി. അതു 
കേട്ടയുടനെ പ്രഭാകരനിലേ 
ക്ക്‌ ഒരു ചാട്ടം. പ്രഭാകരനെ 
കണ്ട പെണ്ണ്‌ നിലവിളിച്ചു 
പോലും. ഒറ്റച്ചാട്ടം ജനക്കൂട്ട 
ത്തിലേക്ക്‌. അവര്‍ അയാളെ 
മര്‍ദ്ദിച്ച്‌ അവശനാക്കി. അവി 
ടെനിന്ന്‌ ചാടുന്നു കഥാകാ 
രന്‍ ഇന്‍സ്പെക്ടറുടെ കൂട്ടുകാര 
ന്റെ മുന്‍പിലേക്ക്‌. അയാള്‍ 
വീട്ടിലിരുന്ന്‌ ഈണുകഴിക്കു 


മുളയജാളം ഓണപ്പതിപ്പ്‌ | 
ആഗസ്ററ്‌ 2004 ൦ 231 


മലയാളം ഓണ പ്പതി പ്പ്‌ 
ആഗസ്ററ്‌ 2004 ൦ 230 


കയാണ്‌. കൂട്ടാന്‍ വിളമ്പിക്കൊണ്ടു്‌ ഭാര്യ പറഞ്ഞു 
ഭര്‍ത്താവിനോട്ട്‌ ഒരു പ്രഭാകരന്‍ റ്റെലിഫോണില്‍ 
അയാളെ വിളിച്ചെന്ന്‌. കഥ പൊടുന്നനെ അവസാ 
നിക്കുന്നു അവിടെവച്ച്‌. 

ഒരു ബന്ധവുമില്ല. ആകെക്കൂടി മിസ്റ്ററി. പെണ്ണ്‌ 
കരഞ്ഞതെന്തിന്‌? ആളുകള്‍ അയാളെ അടിച്ചതെ 


മാസ്റര്‍പീസുകള്‍ ന്തിന്‌? ഇന്‍സ്പെക്ടര്‍ കൂട്ടുകാരനെ സ്റ്റേഷനിലേക്കു 

ലി വിളിച്ചതെന്തിന്‌? പ്രഭാകരന്‍ അയാളെ റ്റെലിഫോ 

തര്‍ജ്ജമ ണില്‍ വിളിച്ചതെന്തിന്‌. കുരങ്ങ്‌ മരക്കൊമ്പു മാറി 

൭ ചയ്യേണ്ടതുതന്നെ. മാറി ചാടുന്നതെന്തിനെന്ന്‌ നമ്മള്‍ ചോദിക്കുമോ? 

പക്ഷേ അതുപോലെ കാര്യകാരണബന്ധമില്ലാതെ ചാട്ടം 

നടത്തുന്നു പൊതുവാള്‍. ഇതൊരു ആന്റിഡിലൂവ്യന്‍ 

ഗ്രന്ഥ കഥയാണ്‌. അദ്ഭതാംശങ്ങള്‍ കലര്‍ത്തി കഥകള്‍ 

a 5 രചിച്ചിരുന്നത്‌ പ്രളയത്തിനു മുന്‍പാണ്‌. അശോ 

നാമത്തിലെങ്കിലും കന്‍ പൊതുവാള്‍ പ്രളയത്തിന്‌ മുന്‍പ്‌ ജീവിക്കേ 

തെറ്റ്‌ ണ്ട ആളാണ്‌. 

വരാതിരിക്കണം, ലു 


വര്‍ഷാകാലം. മഴ തകര്‍ത്തു പെയ്യുന്നു. എന്റെ 
വീട്ടുമുറ്റത്തു റോസാച്ചെടിയുണ്ട്‌. അതിലെ ഒരുപൂവ്വ്‌ 
മഴയേറ്റ്‌ കീഴ്മേല്‍ മറിയുന്നു. എപ്പോള്‍ മഴ തീരു 
മോ അപ്പോള്‍ പൂവു്‌ നേരേ നില്ക്കും. പുഞ്ചിരി പൊ 
ഴിക്കും. പൊതുവാള്‍ എഴുതിയതുപോലെയുള്ള കു 
ത്സിതകഥകള്‍ വായിക്കുമ്പോള്‍ എന്റെ ഹൃദയം താ 
ഴത്തേക്കു പോകുന്നു. കഥ വായിച്ചു കഴിഞ്ഞതിനു 
ശേഷം വളരെ സമയം എടുത്താലും ഹൃദയം പഴയ 
രീതിയിലാകുന്നില്ല. 


പാതകം 


' സ്വീഡനിലെ ഭിഷഗ്വരനും എഴുത്തുകാരനുമാ 
യിരുന്ന അക്ലല്‍ മന്തേയുടെ (മുന്തേ എന്നും കണ്ടു) 
a “The Story of San Michele” എന്ന ഗ്രന്ഥം വിശ്വസാ 
ഹിത്യത്തിലെ മാസ്റ്റര്‍ പീസാണ്‌. അതു വായിച്ചി 
ട്ടില്ലാത്തവര്‍ സാഹിത്യമെ 
ന്തെന്ന്‌ ഗ്രഹിച്ചിട്ടില്ലാത്തവ 
രാണ്‌ എന്നുവരെ ഞാന്‍ പ 
റയും. അതിസുന്ദരമായ ഈ 
കലാസൃഷ്ടിയുടെ _പേരുപോ 
ലും തെറ്റിച്ച്‌ എന്‍.പി. അ 
നാസര്‍ തര്‍ജ്ജമ ചെയ്തിര 
ക്കുന്നു. The Story of San 
Michele എന്നാണ്‌ ഗ്രന്ഥനാ 
മം. “സന്‍ മീക്കേലിയുടെ ക 
ഥ്‌” എന്ന്‌ ശരിയായ രൂപം. 
അതു തര്‍ജ്ജമക്കാരന്റെ 
കൈയില്‍ സാന്‍മിഷേലാ 
യി മാറിയിരിക്കുന്നു. സന്‍ 
എന്ന ഇറ്റാലിയന്‍ പദം സ 
ന്റൊ എന്ന വാക്കിന്റെ ഹ്ര 
സ്വരൂപമാണ്‌. സന്റൊ എ 
ന്നാല്‍ 9ദന എന്ന്‌ അര്‍ത്ഥം. 
(പുണ്യാളന്‍). പേരുവരെ തെ 
റ്റ്‌ അപ്പോള്‍ തര്‍ജ്ജമ എങ്ങ 


നെയിരിക്കുമെന്ന്‌ ഉഹിക്കാവുന്നതേയുള്ളൂ, ഇറ്റലി 
ക്കടുത്തുള്ള ദ്വീപാണ്‌ കപ്റി. അവിടത്തെ വിനോദ്ദ 
ഗൃഹമാണ്‌ സന്‍മീക്കേലി. മന്തേ റോം, പാരീസ്‌ ഈ 
നഗരങ്ങളില്‍ ഡോക്ടറായി കഴിഞ്ഞു കൂടിയിട്ട്‌ സന്‍ 
മീക്കേലിയില്‍ വന്നു താമസമായി. അദ്ദേഹത്തിന്റെ 
ഓര്‍മ്മകളാണ്‌ ഈ ഗ്രന്ഥത്തില്‍. 

പുസ്തകം എന്റെ കൈയിലില്ല. വാങ്ങാനും കി 
ന്നില്ല. ഓര്‍മ്മയില്‍ നിന്ന്‌ ഒരു സംഭവം കുറിക്കും. 
മന്തെ വിശ്വസാഹിത്യകാരനായ മോപസാങ്ങിനെ 
ഒരുതവണ കണ്ടു. രണ്ടാമത്തെ തവണ പോയപ്പോള്‍ 
മോപസാങ്‌ ഭ്രാന്തനായി മാറിയിരുന്നു. മന്തെ മതി 
ലിനു മുകളിലൂടെ നോക്കിയപ്പോള്‍ അദ്ദേഹം ഉദ്യാ 
നത്തില്‍ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്നതുകണ്ടു. ന 
ടത്തത്തിനിടയില്‍ സ്വന്തം വായിലേക്കു സ്വന്തം മ 
ലം എറിഞ്ഞു ഭക്ഷിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം. ഇ 
തുപോലെ ഞെട്ടിക്കുന്ന പല സംഭവങ്ങളും ഗ്രന്ഥ 
ത്തില്‍ വര്‍ണ്ണിച്ചിട്ടുണ്ടു. 

മാസ്റ്റര്‍പീസുകള്‍ തര്‍ജ്ജമ ചെയ്യേണ്ടതുതന്നെ. പ 
ക്ഷേ ഗ്രന്ഥനാമത്തിലെങ്കിലും തെറ്റ്‌ വരാതിരിക്ക 
ണം. 
൭ 

ഈ കോളമിസ്റ്റ്‌ സര്‍ക്കാര്‍ സെക്രട്ടേറിയറ്റില്‍ 
ജോലി നോക്കുന്ന കാലം. മുഖ്യമന്ത്രി റ്റി.കെ. നാരാ 
യണപിള്ള. അദ്ദേഹത്തിനു വന്ന ഒരു കത്ത്‌ ഓഫീ 
സ്‌ ഫയലുകളുടെ കൂട്ടത്തില്‍ എന്റെ കൈയില്‍ വ 
ന്നു. മഹാകവി വള്ളത്തോളിന്റെ കത്തായിരുന്നു അ 
ത്‌. കത്തിലെ ആദ്യത്തെ വാക്യം മാത്രം ഓര്‍മ്മയു 
ണ്ട്‌ എനിക്ക്‌. “വള്ളത്തോളിന്റെ വീട്ടില്‍ ഇന്നു പട്ടി 
ണിയാണ്‌” തുടര്‍ന്ന്‌ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം 
ടെക്സ്റ്റ്‌ ആക്കിക്കൊടുക്കണമെന്ന്‌ അഭ്യര്‍ത്ഥന. 

എന്‍. ഗോപാലപിള്ള എന്നോടു പറഞ്ഞു. “ഞാ 
നും ശൂരനാട്ട്‌ കുഞ്ഞന്‍പിള്ളയും രാത്രിയില്‍ വള്ള 
ത്തോളിന്റെ വീട്ടില്‍ ചെന്നു. ഇരിക്കാന്‍ പറഞ്ഞിട്ടു 
വള്ളത്തോള്‍ ആദ്യമായി അന്വേഷിച്ചത്‌ “നിങ്ങള്‍ 
ഈണുകഴിഞ്ഞോ? ഇവിടെ 'കഷ്ടിപിഷ്ടഠി'യാണ്‌” എ 
ന്നാണ്‌. രണ്ടുപേരും അറിയിച്ചു. “ഞങ്ങള്‍ ഉരണുക 
ഴിച്ചിട്ടാണ്‌ അങ്ങയെ കാണാന്‍ വന്നതു.” 

മഹാന്മാര്‍ ഈ വിധത്തില്‍ തങ്ങളുടെ മനസ്സിന്റെ 
ഇരുണ്ട വശം കാണിക്കുന്നതെന്തിനാണെന്ന്‌ ഞാന്‍ 
നോവലിസ്റ്റ്‌ കെ. സുരേന്ദ്രനോടു ചോദിച്ചു. അദ്ദേഹം 
മറുപടി നല്‍കി. “എല്ലാവരിലും അന്ധകാരവും പ്രകാ 
ശവുമുണ്ട്‌. മഹാന്മാരിലുമുണ്ട്‌. തിന്മകൂടിയവര്‍ അന്ധ 
കാരം മാത്രം പുറത്തിടും. മഹത്ത്വമുള്ളവര്‍ ആ ഇരു 
ട്ടിനെ അമര്‍ത്തിയിട്ട്‌ വെളിച്ചം മാത്രം പ്രകാശിപ്പി 
ക്കും. ചിലപ്പോള്‍ ആ ഇരുട്ട്‌ തങ്ങളറിയാതെ മഹാ 
ന്മാര്‍ പുറത്തുകാണിക്കും. സര്‍ സി. രാധാകൃഷ്ണന്‍ ഇ 
തുപോലെ തമോമയമായ അംശം കൂടക്കൂടെ കാണി 
ക്കുമായിരുന്നുവെന്ന്‌ ഞാന്‍ കേട്ടു.” 

ഞാന്‍ സുരേന്ദ്രന്റെ ഈ വാക്കുകള്‍ കേട്ട്‌ ഇറ്റലി 
യിലെ മഹാനായ നോവലിസ്റ്റ്‌ മാന്‍സോണിയുടെ 
The Betrothed എന്ന നോവലിനെക്കുറിച്ചു വിചാരിച്ചു. 
തീക്ഷ്പ്രകാശത്തെ മാത്രമല്ല, തീക്ഷ്മാന്ധകാരത്തെ 
യും അദ്ദേഹം ആ നോവലില്‍ ചിത്രീകരിച്ചിട്ടുണ്ടു്‌. 8 


അതലെ 


ടെന്നിസ്സീ വില്യംസിന്റെ “ദ ഗ്ലാസ്‌ മെനാജെറി'യെ ആധാരമാക്കി 


തിരക്കഥ, സംവിധാനം - ശ്യാമപ്രസാദ്‌ 
നിര്‍മ്മാണം : ടോം ജോര്‍ജ്‌, മീഡിയാകണ്‍സള്‍ട്ടന്റ്‌ : ഗോപീനാരായണന്‍ 
ഛായ : എസ്‌. കുമാര്‍, എഡിറ്റിംഗ്‌ : വിനോദ്‌ സുകുമാരന്‍ 


ശബ്ദം : ഹരികുമാര്‍, കലാസംവിധാനം : രാജു ഉണ്ണിത്താന്‍. വേഷം : കുക്കു പരമേശ്വരന്‍, ചമയം : 


ജോ കൊരട്ടി 


അഭിനേതാക്കള്‍ 
പൃഥ്വിരാജ്‌, ഗീതുമോഹന്‍ദാസ്‌, ഷീല, ടോം ജോര്‍ജ്‌, ശ്രീലേഖ മിത്ര, ശാന്താദേവി. 


സീന്‍ 1 

കല്‍ക്കത്ത 

ടുക്സിക്കകം 
പഴത ഹന പാലത്തിലുടെ ഒരു ടാക്സിയില്‍, പോവുകയാണ്‌ md 


ധി്കോസ്റ്റ്‌ (50) എന്ന എഴുത്തുകാരനും ഭാരയ കമലയും. ഹതോ af 
ധാര പെട്ടന്ന്‌ മുറിച്ഛുമകാണ്ട്‌ നിതി സംതാരിച്ച്‌ തുടങ്ങി. 


നീല്‍: പണ്ടേതോ ഒരു സിനിമയില്‍ കണ്ടതാ. ഒരു സിറ്റിയുടെ അടി 


ത്തട്ടിലായ്‌ മറ്റൊരു സിറ്റി. ഒരു രഹസ്യ നഗരം. പ 
വഴികളും കടകളും താമസസ്ഥലങ്ങളുമൊക്കെയായ കുറേയാളുകള്‍ 
അവിടെ ജീവിക്കുന്നു. അവര്‍ക്ക്‌ മുകളില്‍ മറ്റൊരു ലോകമുണ്ടെന്ന 
തിരിച്ചറിയാതെ, എപ്പോഴും The live in their own Air. condi 
tioned compartments സ്വസ്ഥതയോടെ...സന്തോഷത്തോടെ. മുക 
ളിലെ ആകാശം കാണാതെ, inf! മരങ്ങളും മലകളും ഒന്നു കാ 
ണാതെ. They never see anything. 1 remember it so well you 
know! . 
ഈ സംഭാഷണത്തില്‍ തീരെ പജു ചേരാതെ, ഇടയ്ക്‌ അശ്രദ്ധമായ 
മൂളുക മത്രം ചെയ്തുകൊണ്ട്‌ കമല മ്റേമ്ത? ചിന്തയിലാണ്‌. 


ടോം ജോര്‍ജ്‌, പൃഥ്വിരാജ്‌, ഷീല, ഗീതു മോഹന്‍ദാസ്‌ 


നീല്‍ (തുടരുന്നു) : അവര്‍ക്കിടയില്‍ മുകളിലെ ലോകത്തെപ്പറ്റി അറി 
യുന്ന കുറച്ച്‌ ആള്‍ക്കാരുണ്ട്‌. പക്ഷേ. അവര്‍- 
കമലയുടെ അശ്രദ്ധ തിരിച്ചറിഞ്ഞ നീര്‌ സംഭാഷണം മതിയാക്കി. 


നീല്‍: Itis an interesting story, you know! അവര്‍ തമ്മിലെ അകല്‍ച്ച 


യുടെ തിരിച്ചറിവോടെ അയാള്‍ പിന്നെയും പുറത്ത്‌ നോക്കിയിരു 
ന്നു. അപ്പോഴാണ്‌ സെല്‍ഫോണ്‍ ശബ്ദിച്ചത്‌. 
നീല്‍ (ഫോണിലൂടെ): ഹലോ?..... നാരായണനാ? I am sorry. | have'nt 


Provocation കിട്ടുന്നില്ല. 

Just give me some more time. Please okay. | . 
തീജ്‌ ഫോണ്‍ സംഭാഷണം അവസാനിപ്പിച്ചു. എന്നിട്ട്‌ കുമലയോട്‌ 
നീല്‍: ആ നാരായണനാ. റോസിന്റെ കഥയെഴുതാമെന്ന്‌ ഞാന്‍ വാക്കു 

കൊടുത്തിരുന്നു. കുറേ നാളായി. ഒരു വധ? കിട്ടുന്നില്ല. When my 

mind is ധി her ഇനിയൊരാള്‍ക്കു വേണ്ടി എന്തിനാ പകര്‍ത്തി 


ഓണപ്പതിപ്പ്‌ 
ആഗസ്ററ്‌ 2004 ൦൫ 232 


മലയാളം ഓണപ്പതിപ്പ്‌ 
ആഗസ്റ്‌ 24 ന്‌ 


യെഴുതുന്നതെന്ന്‌ തോന്നുകയാ But ! am സന. Maybe | ₹ 
കമല തിരിച്ചു വരുമ്പോഴേക്കും ! should be done with the out | 


line. 
ആ വിശ്വാസത്തില്‍ പജങ്കുചേരാമ്മവഞ്ണം കമല്‌ തലകുന്ച്ച്‌ ഇരുന. 
നീല്‍: March first week അല്ലേ Won't you be back by then? 
കമല: am not sure....] am really not sure, ഞാന്‍ എപ്പോഴാ തിരികെ 
വരുന്നതെന്ന്‌. 
കേട്ടത്‌ മുഴ്യവല്‍ മനസിലാകാതെ നിജ്‌ കമലയുടെ മുഖത്തേക്ക്‌ തറച്ച്‌ 
നോക്കി. ഗംഗാനദി മുറിച്ച്‌ കടക്കുന്ന എതോ പാസ്ചര്‍ ബോട്ടിന്റെ 
ഹോണ്‍ മുഴങ്ങി. 


സീന്‍ 2 

ഫെറി ജെട്ടി 

ഗംഗ നദിയോട്‌ ചേര്‍ന്നു കിടക്കുന്ന ഫെറി സര്‍ദ്യീസ്ിന്റ്‌ ഒരു കൂട്ടി 
വലീയ തിരക്കില്ല. ആളൊഴിഞ്ഞ മകോഞില്‍്‌ നീലം കമലും സ്വഭാഷ 
ണതമ്തിമന്റ്‌ മധ്യത്തിലാണവര്‍. 


കമല: 1 മ ടന. ഇങ്ങിനെ ഒരു നന്ന -ല്‍ വെച്ചായിരുന്നില്ല ഇത്‌ | 


വ്ടറവടട ചെയ്യേണ്ടിയിരുന്നത്‌ 


But I never got vou to talk. till now. You must accept that. I 
tried, Neil. ഓരോ Occassion-Eij)s { was about to open my mid. 


അപ്പൊഴൊക്കേയും you had yourself to deal with. 
നിങ്ങളുടെ സ്വന്തം പ്രശ്‌നങ്ങള്‍ - എഴുത്ത്‌ മമ്മ, റോസ, എല്ലാം. 
നീല്‍: ശരിയാണ്‌. എനിക്ക്‌ വേണ്ടത്ര problems ഉണ്ട്‌. 
കമല: പക്ഷേ അത്‌ നിങ്ങളുടെ മാത്രം പ്രശനമല്ല. നിങ്ങളുടെ കൂടെ 
യുള്ളവരുടേം കുടി. Including me. You have had an effect on 
my life. 
നീല്‍: കമല... 
കമല: When Rakhee was born. when she really needed you, then... 
അവള്‌ പോവില്ലായിരുന്നു. നമ്മളെ വിട്ട. 
തങ്ങളെ വിടടപ്പോശ ആ കുഞ്ഞിന്റെ ഓര്‍മ്മമിയ്‌ നില്‌ മനസ്സ്‌ ഒന്ന്‌ 
ആര്ദമാാ?. 
നീല്‍: Selfish, 1 am selfish. 
aoe: [ have taken this decision. യൂണിവേഴ്സിറ്റിയിലെ Programme 
കഴിഞ്ഞാലും കുറച്ച്‌ നാള്‍ ഞാന്‍ നാട്ടില്‍ത്തന്നെ തങ്ങും. 1 മ്ങ 
not sure till when. 1 hop you understand. 
നീല്‍: കമല, നീ, ഇത്ര വലിയ ഒരു 0൮550൩ എടുത്തിട്ട, ഇതുവരെ... 
aoe: You never had time to look at others. തനിക്ക്‌ പോകാനുളള 
ഫെറി ഇട്ടിയിലേക്കടുക്കുന്നതിന്റെ ഹോണ്‍ കേട്ട്‌ കമല ഒരിട തന്റെ 
പരിഭവങ്ങള്‍ നിറുത്തി. 
കമല: ഇനി, let's see where destiny is taking us 00. റോസിനെപ്പറ്റി 
എഴുതണമെന്നല്ലേ മനസ്സില്‌. 00 ahead. 
At least she deserves your time. ഇനിയിപ്പോ അവള്‍ക്ക്‌ അതാവ 
ശ്ൃമില്ലെങ്കിലും. J 
നിൽ: Yes. [ want to write the truth. ം 
aoe: Truth? You can only live it! 
ദയയല്ലാത്ത ആ മറുപടിക്ക്‌ മുര്ഥിമി നില്മ്ത്‌ മനസ്സ്‌ പത്‌. ഫാ? 
മജുട്ടിയിലടുതതു. മതക്കാര്‍ അവര്‍ക്ക്‌ മുന്ധിലുമട തിരക്കിട്ട്‌ കടന്നു 
ഹോമി ഹെനിയിമക്ക്‌ കയറും HM കമല ഒരിട wy. ചിന്നെ നി 
കീറ്‌ ചുമല കെ മെച്ചു കൊക്ക്‌ പറഞ്ഞു. 
കമല: നീല്‍, Can 1 ask you something? 
നീല്‍: ഉം? 


1 


ശ്യാമപ്രസാദ്‌ 


, നീല്‍: എപ്പഴും... എല്ലായെപ്പോഴും. 
അഗ്ാാള്‍ക്കകമലയെ നോക്കാന്‍ മമന്നയായില്ല. കുനിഞ്ഞ മുഖത്തിന്‌ 
കമലയക്ക്‌ പോകാന്‍ മോശമായി എന്ന്‌ സൂചിപ്പിച്ച. കമലയക്ക്‌ അയാ 
മള വ്േദതിപ്ചിച്ചതില്‍ ഒരിറ്റ്‌ കനിവ്‌ തോന്ന. 
കമല: Call me when you are finished, അയാളുടെ ഉത്തരത്തിന്‌ കാ 
ത്തു നില്‍ക്കാതെ കമല ഫെറിയിലേക്ക്‌ കടന്നു. ഈറ പാലത്തി 
ന്‌ നേര്‍ക്ക്‌ ആ ഫെറി ഒഴുകിപ്പോവുന്നത്‌ നോക്കി നീല്‍ ഒരിട നി 
ന്നു. 
സീന്‍ 3 
ഫെറി 
കടന്നുവരുന്നയിടം 
ചിന്തകള്‍ മൂടിയ മനമ്തുമാത്‌തിരികെ നടന്നു വരുകയാണ്‌ നിജ്‌. തീര 
ക്കിട്്‌കടന്നുപോകുന്ന ആള്‍ക്കുട്ടതമിനിടയില്‍്‌ ഒരു പമിചിമ്മുഖം കണ്ട്‌ 
വിജ്‌, അവിശ്വസതിയതയേോമട തിന്നുപോയി, അത്ഥളുമട ചുണ്ടുകള്‍ 
എമ്മോ മന്തിച്ചു. ആശിക്കുടത്തിനിടയിര്‌ ഒളിഞ്ഞും ഒളിഞ്ഞും ന്‌ 
HD ഈ വ്യക്തിയെ കാക്കാം. അമഥള ഫിത്മുമൊരീ 7 ശ്രമിച്ചു. ' 
പക്ഷേ, അധ്പ്രാശീ പുറപ്പെട്ട ഏതോ ഫെഠിയക്ക്‌ അകത്തേയക്ക്‌ 
അമാശ്‌ അപ്രത്യക്ഷനായ? 
ആ ഫറ... തരുങ്ങു തുടങ്ങിയ നദിയുടെ വിതാനത്തിലേക്ക്‌ അക 
meno. 
നില്‍ (ശബ്ദം); ഒരു കാഴ്ചയേ വേണ്ടു. ഒരൊറ്റകാഴ്ച. പിന്നെ. ഓര്‍ 
മ്മകളുടെ ഒഴുക്കാണ്‌. ഓര്‍മ്മകള്‍. നമ്മുടെയുള്ളിലുള്ളതോ. അതോ 
നമുക്ക്‌ നഷ്ടമായതോ? 


കമല: വല്ലപ്പോഴും 1 സ്വേ. വല്ലപ്പോഴെങ്കിലും don’t you hate your 
. self? 


തിരിച്ചറിയാനാവഥത്ത ഒരു മപമടുപോഗല ആ ഫറ? മറുകരയക്ക്‌ ങ്ങു 
ത്തു. 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 ൭ 234 


സീന്‍ 4 

മ്സിയ്ക്കകം 

മിമ്കെപ്പോകുന്ന നിത്‌, ഓര്‍മകളുടെ ഒഴുക്കാണ്‌ അനാഗളുടെ an 

മ്ല്പ്പോും. 

നീല്‍ (ശബ്ദം): അകലെയായിരിക്കുമ്പോള്‍ കാണുന്ന മുഖങ്ങളെല്ലാം 
നമുക്ക്‌ പ്രിയപ്പെട്ടവരുടേതെന്ന്‌ തോന്നും. കണ്ണിന്‌ കാണാനാവാ 
ത്തതിനെയോര്‍ത്ത്‌ ഹൃദയം വിലപിക്കുന്നു. നാമാരെന്ന്‌ നമുക്ക്‌ 
മറക്കാനിഷ്ദമില്ല.... നമുക്ക്‌. നമുക്ക്‌ അതിനാവില്ല. 

കുറ്റ മുനീ ഗ്ലാസില്‍ തുങ്ങിയ്മാഴുന്ന ഒരു സ്ഫടിക ej. ഹാ 

ഫലത്തിന്റെ ഇരുണ്ട്‌ മാനമായ ഇരുന്മു തുണ്ുകള്‍ക്ക്‌ അഭിമുഖമായ 

ജത്‌തെളിയ്യന്വോള്‍ ഏതോ ഗതകാല ചീശത്രങ്ങള്‍ miellog anqylat 

ഉടകലര്‍ന്ന്‌ വരുകയായി. 

മന്ന്‌ ചില്ലു പാവകളിലൊന്നിനെ പകാശത്തിനടിമുഖമായ? ഉയര്‍ത്തി 

പിടിക്കുന്ന റോസ 

ക്കം വരാതെ. കിടക്കയില്‍ ചാരിയിരുന്ന്‌ വിദുരതമില്‍ മുഴങ്ങി 

ഏളിമണികേട്ട്‌ കുരിശുവരത്ക്കുന മമ്മ. 

മോണ റിക്കാര്‍ഡില്‍ സന്ധിക്കുന്ന ഒരു സുചിത്തല, പപ്പരുടെ 

ഹയാചീത്രം നീലിന്റെ പഴയ ഭവനത്തിലെ ചില്‌ image-ad 0s! 

പിടിച്ച പഴയ ഒരു ജാലകത്തിലൂടെ സാക്ുതം നോക്കുന? നിജ്‌. അയാ 

ജട കാഴ്ചപ്പാടില്‍ 


ഖണനമ്മേശ മമ്മ ഒരുക്കിക്കഴിഞ്ഞു. മമഴുകുത്തിരി കൊളുത്തി. മോസ്‌ 


മശക്ക്‌ എറ്റവും അറ്റത്തുള്ള കു്നേരയിലാണ്‌ മമ്മയും മകളും നല്‌ 
ഇ പ്രതീകഷിച്ചിതിക്കുകതഥണ്‌ 
ജു: നീല്‍....വേഗം വാ....നീ വരാനായ്‌ കാത്തിരിക്കയാ ഞങ്ങള്‍... 


ദാമം മയ്‌ മേശക്ക്‌ നേരെ നടന്നടുക്കുന്നു. 


സീന്‍ 5 

തുവമവായ നീല്‍ കസ്വേയിര്‌ തരുന്നു ഉാന്ധീനനാന? മമ്മ ഗയ്‌സ്‌ 

പരഞ്ഞു. റോസ്‌ അത്‌ മുന്തിച്ചു. 

“For this and all your mercies 

Lord be praised” 

പ്രാര്‍ത്ഥനയ്ക്കു ശേഷം അവര്‍ ഭക്ഷണം കഴിക്കാന്‍ തുടങ്ങി. നീല്‍ 

കഴിക്കുന്നത്‌ സശ്രദ്ധം നോക്കുകയാണ്‌ മാര്ഗരറ്റ്‌ അവരുടെ ഉയര്‍ന്ന; 

വമൃത്ന കോപം റോസിന്‌ തിരിച്ഛറിയാനാവുന്നുങ്ട്‌ 

മാര്‍ഗരറ്റ്‌: നീല്‍ Don't push with your fingers. നിനക്കു നേരെ ഭ 
ക്ഷണം കഴിച്ചുകൂടെ ഇങ്ങിനെ മാടുകളെപ്പോലെ വിഴുങ്ങാതെ 
നല്ലപോലെ ചവച്ചരച്ച്‌ കഴിക്കു കൂട്ടി you must chew your food 
൭611 എന്നാലേ നിന്റെ Salivary glands... 

നീല്‍ കഴിക്കുന്നത്‌ നിറുത്തി 

നീല്‍: ഛെ! മമ്മയുടെ ഈ inഃ(്വtions ' ഒരു വറ്റ്‌ വോ ചെയ്ത്‌ കഴി 
ക്കാനാവില്ല 115 sickening. 

അമ്മാള്‍ എഴുനേറ്റു. 

മാര്‍ഗരറ്റ്‌: നിക്ക്‌, നീ കഴിച്ചു തീര്‍ന്നിട്ടില്ല. 

നീല്‍: എന്റെ വിശപ്പ്‌ പോയി. മതി. 

അവല്‍ ക കഴുകാനായ? പോയ്‌ 

മാര്‍ഗരറ്റ്‌: അപ്പോഴേയ്ക്കും ദേഷ്യം വന്നു. അവന്റെയൊക്കെ ഒരു ന 
per. 

മാര്‍ഗരഗ്യം എഴുന്നേറ്റ്‌. . 

മാര്‍ഗരറ്റ്‌. സിഗരറ്റ്‌ വലി കൂടുന്നുണ്ട്‌ ഈയിടെ, അതാ വിശപ്പില്ലാ 
ത്തത്‌. റ 

അവര്‍ പള്ളറ്റുകശ്‌ എടുക്കാനായ? തുത്ഞ്ഞപ്പോള്‍ റോസ്‌ അവരെ 

സഹായിക്കാന്‍ തുടങ്ങി. 


മലയാളം ഓണ പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 ൭ 235 


റോസ്‌: ഞാന്‍ കഴുകി വയ്ക്കാം മമ്മ. , 

മാര്‍ഗരറ്റ്‌: Oh...no..n0..no. You will stay right here. അങ്ങനെ പാത്ര 
കഴുകി റിനു ആകാനുള്ളതല്ല ഈ പ്രായം. ആരൊക്കെ വന്നു കാ 
ണാനുള്ളതാ.. 

റോസ്‌: ആരാ വരാനുള്ളത്‌? 

മാര്‍ഗരറ്റ്‌: യു നെവര്‍ നോ! ചിലപ്പോ നമ്മളാരെയും ഗല! ചെയ്യാതി 
രീക്കുമ്പഴാ 1k ഞങ്ങള്‌ ഗോവയിലായിരുന്നപ്പോ..when your 
mother was seventeen... എത്ര ചെറുപ്പക്കാരാ.. എന്നെ കാണാ 
നായ്‌ വന്നെതന്നറിയോ നിങ്ങള്‍ക്ക്‌. അന്നത്തെ പെണ്‍കുട്ടികള്‍ 
ക്കറിയാമായിരുന്നു എങ്ങനെയാ «ടട ചെയ്യേണ്ടത്‌. എങ്ങനെ 
behave ചെയ്യണം, എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ. 

മമ്മയുടെ പതിവ്‌ കഥകളുടട മടുച്ഛിനെ സൂചിച്ചിക്കുന്ന ആംഗ്യം വരാ 

ത്തയിജ്‌ നില്‍ക്കുന്ന തിലില്‍ നിന്നും “പാവം പഠാ്ഞോടടെ” എന്ന ഭാ 

വത്തില്‍ റോസയും. 

മാര്‍ഗരറ്റ്‌: ഹും പതിനേഴ്‌ ഉജ്റ്റാടല്ട ആണ്‌ എനിക്ക്‌ വന്നത്‌. ബാങ്ക്‌ 
ഓഫീസറന്മാരുടെ, റെയില്‍വേക്കാരുടെ, [ishing ബിസിനസ്സ്‌ ചെ 
യ്യൂന്നവരുടെ ഒക്കെയായിട്ട്‌ so many of them! പക്ഷേ ഞാനൊടു 
വില്‍ മോ: ചെയ്തത്‌ നിന്റെ പപ്പയെ... 

മാര്‍ഗരഗ്റിലന്റ്‌ ഗതകാല സ്മൃതിയുടെ ആഹ്ാദഭാവം പടന്ന തിന്നു. 

ആ ഇടവേളയില്‍ റോസ്‌ പ്ളുറ്റുകശി പിന്നെയും കത്തിലെഴുത്തു. മാര്‍ 

ശമറ്റ്‌ അത്‌ പിടിച്ചുവാങ്ങി. 

മാര്‍ഗരറ്റ്‌: നോ നോ! ചെല്ല്‌, ചെന്ന്‌ നിന്റെ embriodery practice ചെയ്യു. 
അടുക്കളപ്പണി ചെയ്ത്‌ കേടുവരുത്താനല്ല നിന്റെ ഈ സമയം ഉം... 
g0..80.. 


അമ്മയുടെ പ്രതീക്ഷകളില്‍ തീര വിശ്ഥസ്മില്ലാത്ത വണ്ണം റോസ്‌ 


ഉയാഞ്മേശയക്കരുകില്‍്‌ നീന്തും ഒമ്മല്ല നടന്നു നീങ്ങി. 
അപ്പോഴാണ്‌നമ്മള്‍ ആദ്യമാ? കാണുഗ്നത്‌അവള്‍ക്ക്‌ വലതുകാലീല്‍ 
ചെരിയ മുടന്തുമങ്ങെന്ന. 

ആകഷുലതയേോമട മാര്‍ഗരറ്റ്‌ അവളെ ഒരിട നോക്കിനിന്നു. പിന്നെ ദൈ 
വത്ത്മേര്‍ത്ത്‌ കുരിശ്യവരച്ഛ്‌ ടേബിള്‍ വ്യത്തിയാക്കാല്‍ തുടങ്ങി 


സീന്‍ 6 

കല്‍ക്കത്ത 

മരു പഴമ ചിഫ്റ്റിനകത്ത്‌മുകളിമ്ലക്ക്‌ പോകയാണ്‌ നമ. 

നീല്‍ (ശബ്ദം): നമ്മളോരോരുത്തരും എത്രമാത്രം വേദനകള്‍ ഉള്ളില്‍ 
കൊണ്ടുനടക്കുന്നു സ്നേഹവും, വേദനകളും, സൌന്ദര്യവും എല്ലാം 
കൂടിച്ചേര്‍ന്ന്‌ ഒരു സമ്മാനപ്പൊതിപോല ഈ ജീവിതം യാദൃച്ഛിക 
തകള്‍ നിറഞ്ഞ്‌. ചിലത്‌ നല്ലത്‌. ചിലത്‌ മോശവും. 


സീന്‍ 7 

ടൈപ്പ്‌ റൈറ്റിംഗ്‌ ഇന്‍സ്ററിയ്യൂട്ട്‌ 

പകല്‍ 

ഗോവണി കയറ? വരുന്ന മാര്‍ഗരറ്റ്‌ കുറെ മപണ്‍കുട്ടികള്‍ ഇരുമ്ന്‌ 

പ്പ്‌ ചെയ്യുന്നു. Instructor മായി? സംസാരിക്കുന്ന മാരീഗമറ്റ്‌ 

മാര്‍ഗരറ്റ്‌; ഗുഡ്‌ മോര്‍ണിംഗ്‌ മാര്‍ഗരറ്റ്‌, [ അ. റോസ്മേരിയുടെ മമ്മ. 

Instructor: റോസ്മേരി? 

മാര്‍ഗരറ്റ്‌: Your student. Speed cours ല്‍ കഴിഞ്ഞ മേയില്‍ ൮0 ചെ 
യ്ത... 

Instructor: റോസ്‌ മേരിയോ? സെക്കന്റ്‌ ബാച്ചില്‍ അങ്ങിനെയാരും 

മാര്‍ഗരറ്റ്‌: No no...Rose Mary D'Costa. The girl who.. 

Instructor: 1 am 50൬. അങ്ങനെ ഇപ്പോഴത്തെ ബാച്ചില്‍ Oh..Rose 
Mary എന്നു പറഞ്ഞത്‌... ഒരു മെലിഞ്ഞ ടര ആയ കുട്ടിയാണോ. 

മാര്‍ഗരറ്റ്‌; Yes yes that’s ber. 


Instructor: ആ കുട്ടി ്ധ്യയിലോ മറ്റോ മടം നിറുത്തി 

മാര്‍ഗരറ്റ്‌: Not at atl, കഴിഞ്ഞ മേയ്‌ മുതല്‍ മിക്കവാറും എല്ലാ ദിവസ 
വും അവള്‍- 

Instructor registor പരിശോധിക്കുന്നു. 

Instructor: അല്ല എനിക്ക്‌ നല്ല ഓര്‍മ്മയുണ്ട്‌. ആ കുട്ടി, വല്ലാത്ത പേട്ട 

“യും നാണവുമൊക്കെയായിരുന്നു. ഒരു പ്രാവശ്യം 0600 195 കു 
ടുത്തപ്പോള്‍ വയറുവേദനയാ, തലവേദനയാ എന്നൊക്കെ പറഞ്ഞ്‌ 
faint ചെയ്തു. അതിനുശേഷം പിന്നെ അവള്‍ ഇവിടെ വന്നിട്ടേയി 
ല്ല. ഞങ്ങള്‍ റദ൦-നെ കോണ്‍ടാക്ട്‌ ചെയ്യാന്‍ ശ്രമിച്ചതാണ്‌ 
response ഒന്നും ഉണ്ടായില്ല. കുട്ടി പിന്നീട്‌ വരാതായപ്പോള്‍ ഞങ്ങള്‍ 
വിചാരിച്ചു... 

ഈ വിവരങ്ങള്‍ കേട്ട്‌ ആകെ തകതൃന്ന മാര്‍ഗരറ്റ്‌ 


സീന്‍ 8 

വീടിനകം 

പകല്‍ | 

ചില്ലുകുട്ടിനതികിലാണ്‌ നോസ്‌ ഗ്ലാസ്‌ ജീവികളെ കയ്യിലെടുത്ത്‌ തു 

cele കിന്നാരം പറമ്മമും അവശി ഒ്മു ച്രമ്മൃയക ലേഴഷത്തിലു 

ങ്‌ 

മാര്‍ഗരറ്റ്‌ കടന്നുവന്നതും, ക്ഷേഥടമ്മോടെ അവള്‍ക്ക്‌ മുന്തിരി തിന്ന 

തും ഒന്നും റോസ്‌ അറിഞ്ഞില്ല 

മാര്‍ഗരറ്റ്‌; cheating ! cheating ! 

സന്‌ പെസ 2nqyIerDlg. അവള്‍ കണ്ണാടി ജീവികളള ചെ 

25 ASMA. Short hand of work book aoeism. 

മാര്‍ഗരറ്റ്‌. നിന്റെ ആ typewriting institute ല്‍ ഞാനൊന്ന്‌ കയറി. നിന്റെ 
ഇണഠള്ഭടട എന്തെന്നറിയാന്‍. 

റോസ്‌: മമ്മ ഞാന്‍... 

മാര്‍ഗരറ്റ്‌: എന്താ നിന്റെ ഭാവം? ഓരോ മാസവും 200 ഉറുപ്പികയാ ബിന 
fe ഞാന്‍ കൊടുത്തുകൊണ്ടിരിക്കുന്നത്‌. നിന്നെ ഏതെങ്കിലും ഒരു 
ബോോലിക്ക്‌ ഉപ ചെയ്യാം എന്നു വിചാരിച്ചു. 

മോസ്‌ ഒന്നും മിണ്ടമതെ ന. 

മാര്‍ഗരറ്റ്‌: റോസ്‌ 1൦! ന൦ എവിടെയാ നീ... 

റോസ്‌. ഞാന്‍ വെറുതെ.... 

മാര്‍ഗരറ്റ്‌ tell me the truth 

റോസ്‌: ഞാന്‍.... ഇങ്ങിനെ.... ഒറ്റയ്ക്ക്‌ 

മാര്‍ഗരറ്റ്‌: ഒറ്റയ്ക്കോ? എവിടെ? 

റോസ്‌. അന്ന്‌ 258൦-ല്‍ മയങ്ങിവീണ ശേഷം പിന്നീടവിടെ പോ 
കാന്‍ തോന്നിയില്ല. ദിവസവും ഒന്ന്‌ രണ്ട്‌ മണിക്കൂര്‍ ഞാന്‍....ചര്‍ 
ച്ചിലും....മ്യൂസിയത്തിലും ഒക്കെ... 

മാര്‍ഗരറ്റ്‌; What are we going to do now? പറയ്‌, വീട്ടില്‍ തന്നെ 
ഇങ്ങനെ ചടഞ്ഞിരുന്ന്‌ മുതുക്കിയാവാനാ... നിന്റെ ഈ 5!) കു 
പ്പിച്ചില്ലുകളേയും നോക്കിയിരുന്നു നരയ്ക്കാനാ? ഹും നിനക്കും 
കൂടി ഒരു ജോലി കിട്ടിയിരുന്നെങ്കില്‍ നമ്മുടെ 1 കുറച്ചുകൂടെ 
ഡേ ആകുമെന്നാ ഞാന്‍ സ്വപ്നം കണ്ടത്‌. ഇനിയിപ്പോ ളോ 
ലിയൊന്നും ഇല്ലാതെ, കല്ല്യാണം കഴിക്കാതെ, വല്ല ജിന്റെ 
വീട്ടിലും അവരുടെ കുട്ടികളെയും നോക്കിക്കൊണ്ട്‌. Is that what 
you want your life to be? 

മോഗ്ധിമ്റ്‌ മുഖം കടുത്ത തിമാശയിലാണ്ടു. മാര്‍ഗരറ്റ്‌ അത്‌ തിരിച്ച 

ഞ്ഞു. അവളുടെ കൈകശി മാര്‍ഗമറ്റ്‌ ചേരത്മു പിടിച്ചു. 

മാര്‍ഗരറ്റ്‌: All right.. F know what to do ! ജോലിക്കൊന്നും പോകാന്‍ 
ഇഷ്ടമില്ലാത്ത കുട്ടികള്‍. വേഗം കല്ല്യാണം കഴിച്ച്‌ പോണം. നി 
ന്നേം ഞാന്‍ അതു തന്നെയാ ചെയ്യാന്‍ പോകുന്നത്‌. 

റോസ്‌: പക്ഷേ..മമ്മാ.. 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 ൦ 236 


മാര്‍ഗരറ്റ്‌: ഉം" 

ഗോസ്‌: ഞാന്‍ പക്ഷേ മുടന്തിയല്ലേ? 

ഉര്‍ഗരററ: റോസ്‌ എത്ര പ്രാവശ്യം ഞാന്‍ നിന്നോട്‌ പറഞ്ഞിട്ടുണ്ട്‌ ആ 
വാക്ക്‌ വട ചെയ്യരുതെന്ന്‌. നീ എങ്ങനെയാ മുടന്തിയാവുന്നത്‌? കാ 
ലിന്‌... ചെറിയ .. ഒരു .. ആര്‍ക്കും കാണാന്‍ പോലും പറ്റാത്ത .. 
പിന്നെ ആര്‍ക്കെങ്കിലും ചെറിയ ഒരു problem ഉണ്ടെന്ന്‌ വച്ച്‌ അ 
തിനെപ്പറ്റി ഇങ്ങിനെ ഓര്‍ത്തോര്‍ത്ത്‌ ഇരിക്കയാണോ ചെയ്യുക? 
No, you have to develop your other qualities, നമ്മുടെ പെരുമാ 
റ്റോം, കഴിവും, ഇലടക്ഷലityയും ഒക്കെ ര്‍ഴേലിഠ ചെയ്യണം. അതാ 
വേണ്ടത്‌ you have to develop your charm baby. 

മഗ്‌ അവളെ ആശ്ഗേഷിച്ചുകൊണ്ട്‌ 
മറ്റെന്തൊക്കെപ്പറഞ്ഞാലും നിന്റെ പപ്പയ്ക്ക്‌ അതുണ്ടായിരുന്നു. 
ധാരാളം. Charm! 


സീന്‍ 9 

കല്‍ക്കത്ത നഗരം 

മന്ധ്യുട്ടില്‍ ടെപ്പ്‌ ചെയ്യവേ നീത്‌ ഓര്‍മ്മകളില്‍ മുഴുകി. 

ഉടപ്പമൊറ്റിംഗ്‌ ഗുരീസിറ്റിറ്റുട്ടിലെ പെണ്‍കുട്ടികളുടെ നിര ഒരു ഭാര്‍ 

ഗപഥഥ/ ogi. 

നീല്‍ v/0 വിരലുകള്‍ മനസ്സിനോടൊപ്പം ചലിക്കാതെയോ അതോ 
മനസ്സ്‌ വിരലുകള്‍ക്കൊപ്പം എത്താതെയോ റോസ്‌, നീയതില്‍ നി 
ന്നും വീണു മയങ്ങിയത്‌. 

മര താളത്തില്‍ ചലിക്കുന്ന റോസ്സ്റ്‌ വിരലുകള്‍ സ്വൃക്മിക്കുന്ന അവ 

ഉടെ മുഖം പിന്നെ ഒരു സ്വപ്തത്തിലെന്നവണ്ണം തിലത്തൂര്‍ന്നു ൨? 

ടുന്ന റോസ്‌ | 

നീല്‍ ഴ/0 വേഗതയുടെ ലോകം നമ്മുടേതായിരുന്നില്ല റോസ്‌ ഒരിക്ക 

കില ഗോസ്ിമന്റ്‌ സഞ്ചാരങ്ങള്‍. .ദേവാലയങ്ങ 

ളില്‍ അവളുടെ ഏകാന്ത വേളകള്‍. കാഴചബംഗ്ലാവിലെ ചില്ലുകുടുകള്‍്‌ 

ക്ക്‌മുന്നിലുമട ഒഴുകിപ്പോകുന്ന അവളുടെ മുഖം. പിന്റെ സ്വന്തം ക 

ണ്ണാടിക്കുട്ടിലെ മുപങ്ങള്‍ അവളുടെ കവെള്ളയിലിരൃന്ന്‌തിളങ്ങ 

4. 

നില്‍ 0 റോസ്‌ നീ സ്ഫടിക ശില്പങ്ങളുടെ കാവല്‍ മാലാഖ. നിന്റെ 
സ്ഥടികരുപികള്‍ നിശ്ചലന്റേതങ്ങളോടെ നമ്മുടെ ആയുസ്സിന്റെ 
തടാകത്തിലേക്കുറ്റു നോക്കി. സ്ഫടിക രൂപങ്ങളുടെ ആ അദൃശ്യ 
മായ നുല്‍വലകളില്‍ നീ കുരുങ്ങിപ്പോയി. 

കണ്ണാടിക്കുടിനരികെയിരിക്കുന്ന രോന്ധിനെ നോക്കി ചിന്താധ്നയായി 

വീട്ുജോലികളില്‍്‌ മുഴുകിയിരിക്കുന്ന മാര്‍ഗരറ്റ്‌ 

നീല്‍ഴ/0 റോസിനെ ഒരു പുരുഷന്റെ കൈകളില്‍ ഏല്‍പ്പിക്കുക. അതു 
മാത്രമായി മമ്മയ്ക്ക്‌ ചിന്ത. ി 

ഉത്സാഹത്തോടെ കുറച്ച്‌ പണം സ്വരുപിക്കാനായ്‌ മാര്‍ഗരറ്റ്‌ നടത്തുന്ന 

ശ്രമങ്ങളുടെ montage. 

മാര്‍ഗരറ്റ്‌ സെക്കിള്‍ ചവുട്ടി വരുന്നു. ചില വീടുകളില്‍ കയറി (ക 

ത്രീ മുപങ്ങളും അലമാരവസ്തുക്കളും വില്‍ക്കുന്നു. പണം സ്വീകര 

ക്കുന്നു. 

വീട്ടിലെ ഒരു ചെരിയ ഹുണ്ടികപ്ചെട്ടിയില്‍്‌ ഇടുവെയക്കുന്നു. തയ്ൃല്‍പ്പ/ 

ഞികളില്‍ ഏര്‍പ്പെടുന്നു. 

നീല്‍ "//0 മമ്മ ചവുട്ടിത്തള്ളിയത്‌ മരുഭൂമികളുടെ ദൂരം. ആ മണല്‍ 
ത്തീരങ്ങളില്‍ ഒരു മരീചികയായി വരാനിരിക്കുന്നവന്റെ പ്രതിരു 
പം. 

mimo മുറിയിലിമുനുകെമ്മട നീത്‌ Laptopt ൧൦ ഓദിമമകശ്‌ പകര്‍ 

തുകയാണ്‌ ഈ ചിതങ്ങളുമായ ഇടകലര്‍ന്ന്‌ ചെറുപ്പക്കാരനായ vl 

ഒരു പഴയ ടപ്പ്മാഗ്ഗില്‍്‌ ഒരു കവിത എഴുതുനാനിന്റെ്‌ ദൃശ്യവും. 


സീന്‍ 10 

പഴയവീട്‌ 

പകല്‍ 

നിലിന്റ്‌ മുറി പൊടി തുടച്ച്‌ വ്യത്തിയാക്കി വയക്കകയാഞ്‌ മാര്‍ഗ്‌ 

മാര്‍ഗരറ്റ്‌ ബുക്ക്‌ ഷെത്ഫിത്‌ നിന്ന്‌ രണട്‌ മന്ന്‌ പസ്ഷങ്ങള്‍ കണ്ങെടു 

ത്ത 

മാര്‍ഗരറ്റ്‌. നീല്‍ What's this? 

നീല്‍: അത്‌....ലൈബ്രറിയില്‍ നിന്നെടുത്ത. .. 

മാര്‍ഗരറ്റ്‌; ദ know what tis ടട? ഇതുപോലെ വൃത്തികെട്ട Bo മാ 
ത്രം നിനക്കു വായിക്കാന്‍ കിട്ടിയിട്ടുള്ള; 

നീല്‍: അതില്‍ വൃത്തികെട്ടതൊന്നുമില്ല മമ്മ They arr modern chs 
SICS. 

മാര്‍ഗരറ്റ്‌; Classic ! 1 know what they are. Mod എന്നുപറഞ്ഞ്‌ നീ 
വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നത്‌ ഇത dirty mate 
നല്‌ ആണോ? 

മാര്‍ഗരറ്റ്‌ പുസ്തകം വലിച്ചു കീറിയെറിമുന്നു. 

മാര്‍ഗരറ്റ്‌: 1 just don’t want to see these in my 0൨൦....[ won't allow 
such. 

നീൽ: മമ്മ for Christ's sake!! 

മാര്‍ഗരറ്റ്‌. ദേ, ഇത്തരം കാര്യങ്ങള്‍ മേലില്‍ എന്റെ വീട്ടില്‍ കണ്ടാല്‍..... 
What are you writing ൯09: അതുപോലത്തെ വല്ലതും തന്നെയാ 
ണോ? 

ദേഷ്യം സഹിക്കാനാവാമത നീല്‍ ടൈപ്പറൈറ്റര്‌ തള്ള? താഴുന്നു. 

മാര്‍ഗരറ്റ്‌. നീല്‍ നിനക്കെന്താടാ ഭ്രാന്തു പിടിച്ചോ? 

നീല്‍: അതെ... എനിക്കു ഭ്രാന്താ.....because of you 

മാര്‍ഗരറ്റ്‌: What's the matter with you! 

നീല്‍: എനിക്ക്‌ സ്വന്തം ആയിട്ട്‌ എന്തെങ്കിലും ഇവിടെയുണ്ടോ! 

മാര്‍ഗരറ്റ്‌: ശബ്ദം താഴ്ത്തി സംസാരിക്ക്‌ 

നീല്‍: എന്റെ പുസ്തകങ്ങളും ഒക്കെ എടുക്കാന്‍ മമ്മയക്കെന്താ... 

മാര്‍ഗരറ്റ്‌. എന്റെ വീട്ടില്‍... എന്താ നടക്കേണ്ടതെന്ന്‌. 

നീല്‍: എന്റെ വീട ആരാ ഇവിടെ ചിലവിന്‌ കൊടുക്കുന്നത്‌. 

മാര്‍ഗരറ്റ്‌ നീല്‍... 

നീല്‍: എനിക്കു മാത്രം ഒന്നും പറയാന്‍ പാടില്ല ഈ വിട്ടില്‍ 

മാര്‍ഗരറ്റ്‌: ഞാന്‍ പറഞ്ഞത്‌ 

നീല്‍: വേണ്ട ഒന്നും കേള്‍ക്കണ്ട എനിക്ക്‌ 

പോകാല്‍ തുടങ്ങുന്ന നീലിനെ മാര്‍ഗരറ്റ്‌ തടയുന്നു. 

മാര്‍ഗരറ്റ്‌: ഞാന്‍ പറയുന്നത്‌ കേട്ടിട്ട്‌ നീ പോയാ മതി. 

നീല്‍: വേണ്ട എനിക്ക്‌ മതിയായി 

മാര്‍ഗരറ്റ്‌: you come back right in. എന്റെ ക്ഷമ തീരാറായി നീക്കയാ. 

നീല്‍: എന്റെ ക്ഷമയ്ക്കോ? എന്റെ ॥ എന്താന്നും ഞാനെങ്ങനെയാ 
ജീവിക്കണതെന്നും മമ്മയ്ക്ക്‌- 

മാര്‍ഗരറ്റ്‌: നീ ചെയ്യുന്നതെന്തന്നറിയാം എനിക്ക്‌. 1 ഒ ബോണി പ 
നീ എല്ലാ ദിവസവും രാത്രി സിനിമയ്ക്ക്‌ പോകുമെന്ന്‌ പറയുന്നത്‌ 
ഞാന്‍ വിശ്വസിക്കുന്നെന്നാ നീ വിചാരിക്കുന്നേ.... ആരും അങ്ങനെ 
സിനിമയ്ക്ക്‌ പോകാറില്ല തലയ്ക്ക്‌ വെളിവുള്ള ആരും...നിനക്ക്‌ 
ജോലിക്കു പോകുന്നതിന്‌ മുമ്പ്‌ ഒരു മണിക്കൂറെങ്കിലും ഉറക്കം 
കിട്ടാറുണ്ടോ? നീ അവിടെ എങ്ങിനെയാ ജോലി ചെയ്യുന്നതെന്നാര്‍ 
ക്കറിയാം. വല്ല വെളിവും വേണ്ടേ? 

നീല്‍: അതെ ഒരു വെളിവും ഇല്ല. 

മാര്‍ഗരറ്റ്‌: ഇങ്ങനെ പോയാല്‍ നിന്റെ ജോലി തന്നെ പോവില്ലേ. പിന്നെ 
എല്ലാവരുടേയും സ്ഥിതി എന്താവും. അതാലോചിപ്പിട്ടുണ്ടോ നീ? 
ഇത്ര സ്വാര്‍ത്ഥത പാടില്ല. 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 » 237 


നീല്‍: മമ്മയെന്താ വിചാരിച്ചിരിക്കുന്നത്‌. ആ വെയര്‍ ഹസിലെ കണ 
ക്കെഴുത്തു പണി എനിക്ക്‌ സ്വര്‍ഗ്ഗമാണെന്നാ? ഇനിയും പത്ത 
മ്പത്‌ കൊല്ല്‌ ഞാന്‍ അവിടെക്കിടന്ന്‌ നരകിക്കണോ? മാസം അഞ്ഞു 
റു ഉറുപ്പീകയ്ക്കു വേണ്ടി ഞാനെന്റെ സ്വപ്നങ്ങളും, ഭാവിയും 
ഒക്കെ നശിപ്പിക്കുകയാ. എന്നിട്ട്‌ ഞാനാണല്ലോ സ്വാര്‍ത്ഥന്‍, Self 
ish. മമ്മ ഞാനും 5൦165 ആയിരുന്നെങ്കില്‍ ഞാനും എന്നേ ഇവി 
ടം വിട്ടേനെ....പപ്പയെപ്പോലെ. 


സീന്‍ 11 

വെയര്‍ ഹാസ്‌ (Montage) 

നീശ തന്റ മമശയക്കരുകില്‍്‌ ഇരുന്ന്‌ എമ്മോ കുത്തിക്കുറിക്കുകയാ 

ണ്‌ പശ്ചാത്തലത്തില്‍ മറ്റ്‌ ജോലിക്കാരുട ആഹ്ാദത്തിമര്‍പ്ഛ്‌ അദ്യ 

ക്തമായ? കാണാം, കേള്‍ക്കാം. 

ഏകാഗ്രത കണ്ടത്താന്‍ ശ്രമിക്കുന്ന നിലിന്റെ മനസ്സ്‌ എതാനും വാ 

ക്കുകശ്‌ കുത്തിക്കുറിക്കുന്തു... 

‘Leaves...sad...so...beautifull.. പിനെ ഒന്ന്‌ രണ്ട്‌ വാക്കുകള്‍ വെടി 

FOYT}. 

പിനെയും എമ്മോ എഴുതി അവസ്ധാതിപ്പിക്കുനു.. '” for the scar seems 

real” 

കൂറ പാഴ്സല്യുകള്‍ എന്തി വരുന്ന ചുമടുകാര്‍ക്ക്‌ ശൃതോ രന്ധീതി യാ 

ത്തികമായ്‌ സിമ ചെയ്ത്‌ കൊടുക്കുന്ന ന്നീ. 

ഇടവേളകളിലൊന്നില്‍ ഒരു സിഗരറ്റ്‌ പുകച്ചകൊണ്ട്‌ വെയര്‍ ഹസ! 

ന്റ്‌ വരാന്തയില്‍ ചിന്തമഗ്നന്മയ 

അവല്‍ കടന്നുപോകാല്‍ തുടങ്ങുന്നു മാര്‍ഗമഗ്റ്‌ അവയ്ക്‌ കയ്യില്‍ പിട? 

ക്കുന്നു. 

നീല്‍: Leave me Mamma 

മാര്‍ഗരറ്റ്‌: നീ എവിടേയ്ക്കാ പോകുന്നത്‌. 

നീല്‍: സിനിമയ്ക്ക്‌ 

മാര്‍ഗരറ്റ്‌; 1 don’t believe that lie! 

നീല്‍: റഷ്യ! എന്നാ കേട്ടോ  മ്൩ ഉത 10 2 സള 00൨. ഓപ്പിയവും, 
കഞ്ചാവും ഒക്കെ വലിക്കാന്‍. പോരേ? പിന്നെ ടണിലെ notori 
006 ആയ ഒരു വാടക കൊലയാളി സംഘത്തിലെ ഒരാളാ ഞാന്‍. 
പകലില്‍ ഞാന്‍ വെയര്‍ ഹസിലെ ക്ലര്‍ക്ക്‌രാത്രി A Blood thirsty 
killer എന്താ മതിയോ? Are you satisfied? ഒരു ദിവസം ഈ വീ 
ടും ഞങ്ങള്‍ ബോംബു വച്ച്‌ തകര്‍ക്കും... അപ്പൊ മമ്മയും മമ്മയു 
ടെ ഗോവയിലെ കഥകളും ഒക്കെ കത്തിച്ചാമ്പലാവും....ഹും "70, 
chattering old witch! | a 

അവല്‍ കൈതട്ടിത്തെറിപ്പിച്ച്‌ കടന്നുപോകും വഴി റോസയുക്ട ചില്ലു 

കൂട്ടില്‍ അറിയത്ത തട്ടി. ഒന്നു രണ്ടു ജീവികള്‍ നിലത്തു വീണു. റോ 

സമു ഉള്ളില്‍ കരച്ചില്‍ പൊട്ടി. 

റോസ്‌: എന്റെ... 

സ്ത്രബ്്ധയായ തില്‍്ക്കുകയമണ്‌ മാര്‍ഗ്മറ്റ്‌ 

മാര്‍ഗരറ്റ്‌: നീ മാപ്പ്‌ പറയുന്നതുവരെ ഞാന്‍ നിന്നോട്‌ മിണ്ടില്ല നോ 
ക്കിക്കോ. 

അവര്‌ അകത്തുപോയി. നിലത്തുലീണ ചില്ലു ജീവികകള പെറുക്കി 

നേരെ വെയ്ക്കാന്‍ നീരി വ്യര്‍ത്ഥമായി ശ്രമിക്കുന്നത്‌ റോസ്‌ നോക്കി 

mim. 


സീന്‍ 12 

വീട്ടിലേക്കുള്ള വഴി 

രാത്രി 

മുഴങ്ങുന്ന പള്ളിമണി. വേച്ചുവരുന നിതി. 
2nd 


താമക്കോല്‍ തിമയമവ അത്‌ കയില്‍ തിന്നും വഴുതിവീണു. അയാള്‍ സ്റ 

ലത്ത്‌ കൃതിഞ്ഞിരുന്ന്‌ താക്കോല്‍ തിരയുകയ്മങ്ങ്‌ 

റോസ്‌. നീല്‍ എന്താ നോക്കുന്നത്‌? 

നീല്‍: താക്കോല്‍. ഒന്ന്‌ കൈവിട്ട്‌ പോയാല്‍ മതി പിന്നെ കാണാനു 
വില്ല. 

റോസ്‌: എവിടെയായിരുന്നു ഇത്രനേരം? 

നീല്‍: സിനിമയ്ക്ക്‌ പോയി 

റോസ്‌: ഇത്രയും നേരമോ? 

നീല്‍: ങാ....ന്യൂസ്‌ റീല്‍ പിന്നെയൊരു കാര്‍ട്ടൂണ്‍ ഫിലിം പിന്നെ ॥॥ം 
real picture പിന്നെ intervel, കുറെ ഗailos തീരാറായപ്പോ ആരോ 
കസേര പൊളിച്ച്‌ ബഹളും ഉണ്ടാക്കി. 

മാസ WIT NOW അകത്തേക്ക്‌ PSM. 

വരാത്ത 

നീല്‍: ങാ...പിന്നെ വരുന്ന വഴിക്ക്‌, മൈതാനത്തില്‍.. ഒരു മാജിക്ഷോ, 
കണ്ടു നിന്നു. ഒരു പാടു ട്രിക്കുകള്‍ കാണിച്ചു. ഒരാള്‍. വെള്ളത്തി 
നെ പാലാക്കി, പിന്നെ അതിനെ വൈനാക്കി, very 2004 wine, 
you know, 
ഞാന്‍ കുടിച്ച്‌ നോക്കിയത്‌ ട!ളഃ-ല്‍ കയറിച്ചെന്ന്‌. അയാള്‍ തന്നതു 
ഈ scarf. Magic scarf!! 

ന്വീകരണമു൪? 

അനാശ്‌ പോക്കറ്റില്‍ നിന്ന്‌ ഒര scarf എഴുത്തു 

നീല്‍: ദേ നിന്റെ വടട ബ്നലിടന്റെ കൂടിനുമേല്‍ ഇട്ടാല്‍ മതി All will 
become alive. ജീവന്‍ വെച്ച്‌ ഇതെല്ലാം പറന്ന്‌ പറന്ന്‌. അയാള്‍ 
ഏറ്റവും ഒടുവില്‍ കാണിച്ച ഗ്ല ആണ്‌ ഏറ്റവും നല്ലത്‌. അയാളെ 
എല്ലാവരും കൂടെ ഒരു ശവപ്പെട്ടിയിലിട്ട്‌ ആണിയടിച്ചു. 'ഇതറന്ന്‌ 
പറയുമ്പോഴേയ്ക്കും ഒരാണിപോലും ഇളക്കാതെ അയാള്‍ പുറ 
ത്തുവന്നു. Fantastic trick. അത്‌ പഠിച്ചാല്‍ എനിക്ക്‌ ധടല്ധ ആയി 
രിക്കും. ഈ ശവപ്പെട്ടിയില്‍ നിന്ന്‌ രക്ഷപ്പെടാന്‍. 


റോസ്‌: ഷ്‌ ഷി! മമ്മ എണീക്കും 


നീല്‍: എണീക്കട്ടെന്നേ... ദിവസവും രാവിലെ നേരത്തെ എന്നെ എണീ 
പ്പിച്ച്‌ സുഖിക്കുന്നതല്ലേ, കുറച്ച്‌ സ്വയം അനുഭവിച്ചറിയട്ടെ. 
ആ മാജിക്കുണ്ടല്ലോ! ശവപ്പെട്ടിയില്‍ കുറച്ചുനേരം ശ്വാസം പിടി 
ച്ചു കിടക്കാന്‍ എനിക്കും കഴിയും. പക്ഷേ ഒരാണിപോലും മാറ്റു 
തെ പുറത്തുകടക്ഷാന്നു വച്ചാല്‍ That is something ! Really! 
ചിത്രത്തി ചിരിക്കുന്ന പപ്പയുടെ മുലം. 


സീന്‍ 13 

വീടിന്നകം 

പകല്‍ 

ചുടുള്ള കാച്ഛ/യുമായ/ മാര്‍ഗരറ്റ്‌ ത്േത്നാളത്ത പിണക്കം അവര 

ഹൂറ വിഷമിച്ചിക്കുന്നുമങ്ങന്ന്‌ വ്യക്തം. നിലിത്റ്‌ മുറിയുടെ വാതില്‍ 

ക്കല്‍ നിന്ന്‌ അവര്‍ നോക്ക. അവല്‍ ഉറക്കത്തിലാണ്‌ ഉയര്‍ന്നുദ്ന 

ദേഷ്യം മാര്‍ഗരറ്റ്‌ അടക്ക്‌ സ്വീകരണമുറിയിലെ കണ്ണാടിക്കുട്ടിനരികില്‍ 

നില്‍ക്കുന്ന റോസയക്കരുകില്‍ വത്ത്‌ അവരി മകള്‍ കേള്‍ക്കാന്‍ കുടി 

ഉയന്നവണ്ണും ഉറക്കെപ്പറഞ്ഞു. 

മാര്‍ഗരറ്റ്‌: റോസ്‌, കോഫി മേശപ്പുറത്ത്‌ വച്ചിട്ടുണ്ടെന്ന്‌ നിന്റെ brother 
നോട്‌ ചെന്ന്‌ പറയ്‌. 

റോസ്സ്‌ നീലിമെ ഉണ്ണരത്മാനായി എഴുന്നേറ്റു നടനു. 

mielleng മു്‌ 

റോസ്‌: നീല്‍... ഏഴര കഴിഞ്ഞു. മമ്മയെ ഇനിയും ദേഷ്യം പിടിപ്പിക്ക 
ല്ലേ. നീല്‍ മമ്മയോട്‌ പോയ്‌ സംസാരിക്ക്‌ ഉം Apologise and speak 
to her. 

നീല്‍: ഞാനല്ലല്ലോ മിണ്ടാതിരിക്കാന്‍ തുടങ്ങിയത്‌. 


ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 ൦൭ 238 


രാസ്‌: പോയി ടണ്‌ എന്നു പറഞ്ഞാല്‍ മതി സംസാരിച്ചോളും. 
(ഭക്ഷണ മുറിയില്‍ നിന്നും) റോസ്‌, നീ പാല്‌ വാങ്ങാന്‍ പോ 

ണില്ലേ അതോ... 

റാസ്‌: ഞാനിതാ ഇറങ്ങുകാ മമ്മ 

അവശി തീല്ണാട്‌ എഴു നോേറ്റുവരുവാത്‌ ഒന്നു കുടി സുചിപ്പിച്ച. എന്ന? 

പൂത്തു കടന്നു. തീജ്‌ ഒരു പ്രസ്ാദവയമില്ലാമത എഴുന്നേറ്റിമുന്നു. 

027 ക 

പത്മാ റോസ്‌ പുറത്തേക്കിറങ്ങുകയാണ 

റോസ്‌: മമ്മാ He had asked me for the money, ഈ week ല്‍ കൊടു 
ക്കാമെന്നാ പറഞ്ഞത്‌. 

മാര്‍ഗരറ്റ്‌: That is Okay my pirl ഒരു week കൂടി Mr. Rosario wait ചെ 
യ്കാല്‍ nothing is going to happen...you go 

പടവ്യകള്‍ 

ഉഷ്ടികപൊളിഞ്ഞു കിടന്നതില്‍്‌ റോസയുടെ കാല്‍ തട്ടിവീണു. 

ശബ്ദം കേട്ട്‌ മാര്‍ഗരഗ്ലും നിലും ഓടിവന്നു. മാസ്സ്‌ എഴുന്നേറ്റു. 

റോസ്‌: 1 2൩ ലു സാരല്യ , 

മാര്‍ഗരറ്റ്‌: ഈ കല്ല്‌ ഇങ്ങനെ ര്‍ദ്ഷളഗേധട ആയി ഇവിടെ നിന്നാല്‍ വല്ല 
വരും തട്ടിവീഴും. 1 

ചെറിയ മുടത്തും ഏന്തിക്കൊങ്ട്‌ അവള്‍ നടന്നു പോകുന്നത്‌ അമ്മ 

മും മകനും നോക്കിനിന്നു പിന്നെ പരസ്പരം മുഖം കൊടുക്കാന്ാവാ 

ഉത അവര്‍ വീട്ടിലേക്കു നടന്നു. 

sawan2}0l 

നിജി ചുടുള്ള കാച്ചി കുടിക്കുന്നു. ചുടു സഹിക്കാന്ഗവാതെ വിമ്മിഷ്‌ 

പ്ടുന്നത്‌മാര്‍ഗരറ്റിന്‌ സഹിക്കാനാഡ്മുന്നില്ല. പക്ഷേ മുഖം തിരിയക്കു 

നു. പിണക്കം ആര്‌ ആദ്യം തീര്‍ക്കുമെന്ന്‌ സശ്ദേഹം. കുപ്പിയുടെ ചൂട്‌ 

ആറ്റിക്കൊണ്ട്‌ നിര്‌ മമ്മയുടെ അടുത്ത്‌ വന്തു. 

നീൽ: മമ്മാ, [ ന sony Mama ഞാനിന്നലെ പറഞ്ഞതിന്‌....ഞാന്‍ 
വേറൊന്നും ഉദ്ദേശിച്ച്‌ 

മഗ്‌ കരച്ഛില്‍്പൊട്ടി. 

മാര്‍ഗരറ്റ്‌: ജീവിതം മുഴുവന്‍ ഞാനെന്റെ കുട്ടികള്‍ക്ക്‌ വേണ്ടി... എന്നി 
ടടിപ്പോ....ഞാനൊരു ugly old witch ആയി നിങ്ങള്‍ക്ക്‌. 

നീല്‍: മമ്മാ ഞാന്‍.... . 

മാര്‍ഗരറ്റ്‌: എനിക്കെത്ര മനപ്രയാസം ഉണ്ടെന്നറിയോ നിനക്ക്‌. ഉറങ്ങാ 
റേ ഇല്ല. അത്ര ബേജാറാ എനിക്ക്‌ നിങ്ങളെക്കുറിച്ച്‌. 

നീല്‍: എനിക്കറിയാം മമ്മ... 

മാര്‍ഗരറ്റ്‌: ഇത്രേം കാലം ഞാനൊറ്റയ്ക്കാ ഈ ഭാരം മുഴുവന്‍. നീ എന്റെ 
കുടെ നിക്കേണ്ടവനാ എന്നിട്ടിപ്പോ. 

നീല്‍: ഞാന്‍. 1 am sorry mother. 

മാര്‍ഗരറ്റ്‌: വേണമെന്ന്‌ വിചാരിച്ചാല്‍ നീ എത്ര മിടുക്കനാവും, നിന്റ 


കഴിവുള്ള കുട്ടികള്‍ ഇവിടെ വേറെ ആരാ ഉള്ളത്‌. എന്റെ രണ്ടു. 
കുട്ടികളും അത്ര 1മl€ntല്‌ ആണ്‌. You are exceptional children..1. 


know that, എനിക്ക്‌ അഭിമാനം തോന്നാറുണ്ട്‌. സന്തോഷവും. നീല്‍, 
നീ എനിക്കു വാക്കു തരണം. 
നീല്‍: എന്താ മമ്മാ... 


 മര്‍ഗരറ്റ്‌: Ps സഃ നീ ഒരു കുടിയനാവില്ലെന്ന്‌. 


നീല്‍: Never, mamma I'll never be that 

മാര്‍ഗരറ്റ്‌: എനിക്കതാ പേടി, നീയും പപ്പയെപ്പോലെ ഒരു... 
നീല്‍ എഴുന്നേറ്റ്‌ തുടങ്ങുന്നു. 

മാര്‍ഗരറ്റ്‌: നിക്ക്‌ നിക്ക്‌ നിനക്ക്‌ ഞാന്‍ കുറച്ച്‌ Oa1ട കലക്കിത്തരാം. 
നീല്‍: വേണ്ട മമ്മാ എനിക്ക്‌ കാപ്പി മതി. 
മാര്‍ഗരറ്റ്‌: എന്നാ രണ്ട്‌ ബിസ്‌ക്കറ്റ്‌ 

നീല്‍: No No just coffe. 


മാര്‍ഗരറ്റ്‌. ഇങ്ങനെ വയറു വിശന്നു നീ എങ്ങനെയാ കമ്പനിയില്‌. സാ 


വധാനം കുടിക്ക്‌ ഇങ്ങനെ വിഴുങ്ങല്ലെ. ഇത്ര ചൂടുള്ള സാധനം 
കഴിക്കുന്നത്‌ വയറിന്‌ സുഖക്കേട്‌ വരുത്തേയുള്ള;. ഉം കുറച്ച്‌ പാ 
ലൊഴിക്കട്ടെ. 
നീല്‍: വേണ്ട 
മാര്‍ഗരറ്റ്‌: അതു തണുപ്പിക്കാനാ 
നീല്‍: വേണ്ട എനിക്ക്‌ Black coffee യാണിഷ്ടം. 
മാര്‍ഗരറ്റ്‌. പക്ഷേ, അത്‌ നല്ലതല്ല നിന്റെ ദേഹത്തിന്‌ you have 10 take 
care yourself, you know. നമുക്ക്‌ എന്തെങ്കിലും ബുദ്ധിമുട്ട്‌ വരു 
മ്പോള്‍ നമ്മള്‍ തന്നെയുണ്ടാവുള്ളു സഹായത്തിന്‌ അതോര്‍ 
ത്തോ... 
ത്തീ എഴുന്നേറ്റ്‌ നടന്നു. 
മാര്‍ഗരറ്റ്‌: നീല്‍ നീ എന്നോടു സംസാരിച്ചില്ലായിരുന്നെങ്കില്‍ ഞാന്‍ നി 
ന്നോട്‌ സംസാരിക്കുമായിരുന്നു. 1 have something important to 
tell യമ. അതിനു വേണ്ടിയാ ഞാന്‍ റോസിനെ പാഞ്ഞയച്ചത്‌. 
നീല്‍: എന്താ മമ്മാ കാര്യം. 
മാര്‍ഗരറ്റ്‌. റോസ്‌... 
നീല്‍: റോസ്‌? 
മാര്‍ഗരറ്റ്‌: അവളുടെ സ്വഭാവം നിനക്കറിയാലോ. ഒന്നും മിണ്ടാതെ ഇരി 
ക്കുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളില്‍ എന്തൊക്കെയോ... എപ്പഴും 
ഓരോ ചിന്തകളാ. കുറച്ച്‌ ദിവസം മുമ്പ്‌ അവള്‍ ഒറ്റയ്ക്കിരുന്ന്‌ 
കരയുന്നതു കണ്ടു. 
നീല്‍: Why 
മാര്‍ഗരറ്റ്‌, നിന്റെ കാര്യം വിചാരിച്ചിട്ടു തന്നെ. 
നീല്‍: എന്റെ കാര്യമോ? 
മാര്‍ഗരറ്റ്‌: നിനക്ക്‌ ഇവിടെ എന്തോ സന്തോഷമില്ലാന്ന്‌ അവള്‍ക്ക്‌ തോ 
ന്നി. 
നീല്‍: അങ്ങനെ തോന്നാന്‍ എന്താ കാരണം? 
മാര്‍ഗരറ്റ്‌: നന്നായി! നിന്റെ പെരുമാറ്റം കണ്ടാല്‍ പിന്നെന്താ തോന്ന്വാ 
Look! 1 am not critisi്ng അത്‌ മനസ്സിലാക്ക്‌. എനിക്കറിയാം. 
ആ വെയര്‍ ഹസിലെ പണിയില്‍ നിനക്കൊട്ടും താല്‍പര്യമില്ലെ 
ന്ന്‌. കഥയെഴുതാനും ലോകം ചുറ്റാനുമൊക്കെയാ നിനക്കിഷ്ടമെ 
ന്ന്‌. But Niet, life is not ea. പ്രയാസങ്ങള്‍ വരുമ്പോള്‍ സഹി 
ക്കാന്‍ ശക്തിയുണ്ടാകണം. നിന്നോട്‌ പറയാന്‍ ആവാത്ത എത്ര 
യോ വിഷമങ്ങള്‍ ഉണ്ട്‌ എന്റെ മനസ്സിലും... നിനക്കറിയോ. 1 re 
ally loved your pappa. 
നീൽ: Yes 1 know it. 
മാര്‍ഗരറ്റ്‌. എന്നിട്ടിപ്പോ...നീ...പപ്പയുടെ വഴിയേ തന്നെ പോവുമ്പോ... 
രാത്രി വൈകി വരലും ഥ്nള%്nള ഉം റോസ്‌ പറയുന്നത്‌ നീ ഈ 
വീടിനെ അത്ര വെറുക്കുന്നതുകൊണ്ടാ ദിവസവും രാത്രി പുറത്തു 
പോകുന്നതെന്ന. Is it true Niel? 
നീല്‍: No.. മമ്മ പറഞ്ഞില്ലേ, പറയാനാവാത്ത കുറെ കാര്യങ്ങള്‍ മന 
സ്സീലുണ്ടെന്ന്‌. അതുപോലെ എന്റെ മനസ്സിലും. മമ്മയോട്‌ പറയാ 
നാവാത്ത.... 
മാര്‍ഗരറ്റ്‌: But why? Why Niel? നീ എന്താ എപ്പഴും അയിരി 
- ക്കുന്നേ. നീ എങ്ങോട്ടാ എല്ലാ രാത്രിയിലും പോകുന്നത്‌? 
നീല്‍: ഞാന്‍ സിനിമയ്ക്ക്‌... 
മാര്‍ഗരറ്റ്‌: ഇത്രയധികം സിനിമ? 
നീല്‍: എനിക്കും എന്തെങ്കിലും ഒരു രസം വേണ്ടേ മമ്മാ ലൈഫില്‌. 
ഒരു 40. എന്റെ ജോലിയിലാണെങ്കില്‍ അത്‌ തീരെ ഇല്ല 
അതുകൊണ്ടാ. 
മാര്‍ഗരറ്റ്‌; പക്ഷേ... 
നീല്‍: ഞാന്‍ പോകാന്‍ നോക്കട്ടെ 
മാര്‍ഗരറ്റ്‌: ഞാന്‍ പറയണമെന്ന്‌ ഉദ്ദേശിച്ചകാര്യം 


മലയാളം ഓണപ്പതിപ്പ്‌ 
ഉമ ണച്ലതിച്്‌ 


ആഗസ്ററ്‌ 2004 ൭ 239 


Delong മുറി (REMIND ശേഷം) ബാത്ത്റുമിയീ നിന്നും റെ 

യായ്‌ പുറത്തു വരുന്ന തില്‍. 

നീല്‍: ഞാന്‍ കമ്പനിയിലെത്താന്‍ വൈകും. 

മാര്‍ഗരറ്റ്‌. അഞ്ചു മിനിട്ടു. റോസിനെ പറ്റിയാ എനിക്ക്‌. . 

നീല്‍: എന്താ റോസിന്‌ i 

മാര്‍ഗരറ്റ്‌: അവളെക്കുറിച്ച്‌ എന്തെങ്കിലും തീരുമാനം നമ്മളെടുത്തേ പറ്റു. 
അവളിങ്ങനെ ഒന്നും ചെയ്യാതെ ഒന്നിനും കൊള്ളാതെ... it fright 
ens me terribly 

നീല്‍: അവള്‍ ഒരു പ്രത്യേക ടൈപ്പാണ്‌. 


മാര്‍ഗരറ്റ്‌: എന്തു പ്രത്യേക ടൈപ്പ്‌. there is no such thing. can’t you. 


understand. ഹോ...നീയും നിന്റെ പപ്പയെപ്പോലെതന്നെ! ഒന്നിനെ 
ക്കുറിച്ചും ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ. ഒരു ദിവസം pack ഥെ 
and good bye! that’s it! എല്ലാം കൊണ്ടു നടത്താന്‍ ഞാനുണ്ട 
ല്ലോ എനിക്കറിയാം നിന്റെ കാര്യം. എവിടെയെങ്കിലും പോകാന്‍ 
നീയും ഒരു chance നോക്കിയിരിക്കുകയാ. നീ പോകുന്നത്‌ ഞാന്‍ 
തടയില്ല. 88 അതിനു മുമ്പ്‌ നിനക്ക്‌ പകരം ഒരുത്തനെ ഇവിടെ 
കൊണ്ടുവന്നു തന്നിട്ട്‌. 

നീല്‍: What do you mean? 

മാര്‍ഗരറ്റ്‌; 1 mean Rose is to get married with some one. പിന്നെ നീ 
യായി നിന്റെ പാടായി. She will have her own life. എന്നെ നീ 
നോക്കണ്ട. പക്ഷെ റോസിനെ... അവള്‍ക്ക്‌ വേറെ ആരുമില്ല. ഞാ 
നവളെ കോളേജില്‍ കൊണ്ടു ചേര്‍ത്തു. എന്താ പ്രയോജനം. 
ഇങ്ങനെ പേടീം നാണവുമൊക്കെയായാല്‍ എങ്ങനെയാ? അവളു 
ടെ പ്രായക്കാരുമായിട്ട്‌ fri€nര്‍ട്് ഇല്ല. ഒരു dance നോ commu 
nit sic നോ പോവില്ല നമ്മുടെ ഇടയില്‍ നിന്ന്‌ ഒരാളെ അ 
വള്‍ക്ക്‌ എങ്ങനെ കിട്ടാനാ? ഈ പഴയ വീടു മാത്രമെയുള്ളു. ശരി 
ക്കുള്ള ഫിനാന്‍ഷ്യല്‍ സ്ഥിതിയൊക്കെ അറിഞ്ഞാല്‍ പിന്നെ ആരാ 
വര്വാ What's her life going to be. 

നീല്‍: അതിനിപ്പോ എനിക്കെന്താ ചെയ്യാന്‍ പറ്റാ. 

മാര്‍ഗരറ്റ്‌: ആദ്യം നിന്റെ ഈ ടട കളയ്‌. ഞാന്‍, എന്റെ കാ 
ര്യം... ഇതു മാത്രമേ നിനക്ക്‌ ഓര്‍ക്കാനുള്ളു. 

നീല്‍: അതിനകം പോകാന്‍ തയ്യാറായിക്കഴിഞ്ഞു. 

മാര്‍ഗരറ്റ്‌: നിക്ക്‌, ഈ കുടകൂടി എടുത്തോളൂ. നല്ല മഴക്കാറുണ്ട്‌ ഇന്ന്‌. 

നീല്‍: അതൊന്നും വേണ്ട മമ്മാ... 

മു൯ പടവുകള്‍ 

മാര്‍ഗരറ്റ്‌. ഞാന്‍ ചോദിക്കണമെന്ന്‌ വിചാരിച്ച കാര്യം അതൊന്നുമല്ല. 

നീല്‍: എനിക്ക്‌ ഇപ്പഴേ വൈകി. . 

മാര്‍ഗരറ്റ്‌: നോക്ക്‌ നിന്റെ പരിചയക്കാരായി ആരെങ്കിലും ഉണ്ടെങ്കില്‍. 
നല്ല പയ്യനായിരിക്കണം. കുടിക്കുന്നവനാകരുത്‌, ഇവിടെ വിളിച്ചു 
കൊണ്ടുവന്ന്‌ make her.. 

മാര്‍ഗരറ്റ്‌: Will you Neil? Will you? 

അവല്‍ ഒന്നും പഠയ്ഥമത തിരക്കിട്ട്‌ പോഷ്ടന്നു. ളു 

നോക്കി നില്‍ക്കുന്ന മാര്ശരറ്റ്‌ പാല്‍പ്ചമതവുമായ? നടന്നുവരുന്ന മോ 


v 


൩. 


സീന്‍ 14 
കല്‍ക്കത്ത 
“നഗര ദൃശ്യത്തിലേക്ക്‌ തുഗന്തു കിടക്കുന്ന ഒരു ടാസ്ത്റിലേക്ക്‌ കടന്നു 
വരികശ്മണ്‌ നീല്‍. അഴികളില്‍ പിടിച്ച്‌ നിന്ന്‌ നീര്‌ ഒരു സിഗരറ്റിന്‌ 
തീകൊളുത്തി താഴകാഞ്ഞുഗ്ന തിരക്കേറിയ ജിവിത ചി/തങ്ങളിലേക്ക്‌ 
സോക്കിയപ്പേശ്‌ PDOs DEES ae! DAE ചിന്തകശീ 
ഉമര്‍ന്നുവന്സു. 


നീല്‍ (ശബ്ദം): അകലാന്‍ ശ്രമിക്കുന്ന ഓര്‍മ്മകളില്‍ത്തന്നെ പെന്നടി 


യുന്നു, മനസ്സ്‌ പിന്നെയും. . 

ഒരു ബംഗാളി മnm% Wer ഉയരീന്നുകെട്ടതിത്‌ g0വിടം മ്മ 

ചെന്നു കണ്ണുകള്‍. 

നീല്‍ (ശബ്ദം): ഉണ്ടായിരുന്നു. എന്റെ ഓര്‍മ്മകളിലും ഒരോലക്കൊ 
ടുക ജീവിതാവേശത്തിന്റെ വേഗവും താളവും, സുഖദുഃഖങ്ങളുടെ 
ഇമ്പമുള്ള ഈണങ്ങളും അത്‌ ഞങ്ങളിലേക്ക്‌ കൊണ്ടുവന്നു. 
സ്വപ്നങ്ങളുടെ നിഴലും വെളിച്ചവും വാരിവിതറിയ ഒരു പറുദീസ 
- പാരഡൈസ്‌ സിനിമ 

നാട്ടിലെ ഒരു പഴയ ഓലക്കാട്ടകയില്‍ പ്രസിദ്ധ ഹിന്ദി ചീത്രം “ഷോ 

ലെ പ്രദര്ശനം നടക്കുകയാണ്‌: ഹാളിലേക്ക്‌ നടന്നു കതറുന്ന നീൽ 

നീല്‍ (ശബ്ദം): പുറമെയെവിടെയോ യുദ്ധങ്ങളും വിപ്പവങ്ങളും നട 
ന്നുകൊണ്ടിരുന്നു. ഞങ്ങളുടെയുള്ളിലോ. അയഥാര്‍ത്ഥമായ ആര 
വങ്ങളുടെ ഒരു മഴക്കാലം മാത്രം നിറഞ്ഞു നിന്നു. 


mialnloes ദൃശ്യങ്ങളില്‍ ഉദധന്ധ്തതമ്യേോടെ കണ്ണോടിക്കുന്ന നജ്‌ 


ദുപക്ഷകര്‍ക്ക്‌ ഹരം പകമൃമ്ന ഗാരസൃത്തരംഗങ്ങളിജ്‌, ആ ആദ 
ത്തില്‍ പജ്കുകൊള്ളാനാവാമത ഏകന്ായിരിക്കുഗ്ന അയ്മളുടട മുഖ്വത്ത്‌ 
ഏതോ ആതമവ്മര്‍ശനത്തിന്റെ്‌ പ്രതിഫലനം കാണാം. 


സീന്‍ 15 
വീടിന്റെ മുന്‍വശം 
രാത്രി 
ന്പിതിമാ കൊടടകയില്‍്‌ നിന്നും കേള്‍ക്കുന്ന പാട്ടിന്‌ കാതോര്‍ത്ത്‌നില്‍ 
ക്കുകയാണ്‌ തീജ്‌. പുറത്ത്‌ തല്ല മിലഥമുങ്ട്‌ 
മാരീഗമരറ്റ്‌ വീടിന്റ മുത്ഴഗമ്്തക്ക്‌ കടന്നുവന്നു. 
മാര്‍ഗരറ്റ്‌. നീയെന്താ നോക്കുന്നത്‌ 
നീല്‍: ചന്ദ്രനെ 
മാര്‍ഗരറ്റ്‌: ഹായ്‌....സില്‍വര്‍ സ്ലിപ്പര്‍ പോലുണ്ട്‌ അല്ലേ..? (She wishes) 
നീയെന്തെങ്കിലും ൧51 ചെയ്തോ? 
നീല്‍: ഉം 
മാര്‍ഗരറ്റ്‌ എന്താ വിഷ്ചെയ്തത്‌. 
നീല്‍: That's a secret 
മാര്‍ഗരറ്റ്‌: ഓഹൊ! എന്നാല്‍ ഞാന്‍ ൮45൨ ചെയ്തതെന്താന്ന്‌ ഞാനും 
പറയില്ല. 
നീല്‍: മമ്മ എന്ത്‌ വിഷ്‌ ചെയ്തിട്ടുണ്ടാവുമെന്ന്‌ എനിക്ക്‌ ഈഹിക്കാവു 
ന്നതേയുള്ളു. 
മാര്‍ഗരറ്റ്‌ അതെന്താടാ എന്റെ തല അത്ര transparent ആണോ? ശരി 
യാ എനിക്കെന്താ രഹസ്യം ഉള്ളത്‌. എന്റെ കുട്ടികള്‍ക്ക്‌ നല്ലത്‌ 
വരുത്തണം എന്നല്ലാതെ എനിക്കെന്താ പ്രാര്‍ത്ഥിക്കാന്‍. ചന്ദ്രനെ 
കണ്ടാലും ഇല്ലെങ്കിലും! 
നീല്‍: അല്ല, ഞാന്‍ വിചാരിച്ചു റോസയെ കാണാന്‍ ആരെങ്കിലും 
വരണേ എന്നായിരിക്കും എന്ന്‌. മമ്മ അന്നെന്നോട്‌ പറഞ്ഞില്ലെ 
ഒരാളെ ഡിന്നറിന്‌ കൊണ്ടുവരാന്‍. 
മാര്‍ഗരറ്റ്‌; നിന്നോട്‌ ഞാന്‍ എത്രയോ തവണ പറഞ്ഞു. 
നീല്‍: എന്നാ കേട്ടോ.. ഒരാള്‍ വരാന്‍ പോകുന്നു. 
മാര്‍ഗരറ്റ്‌. ങ്ങേ? 
നീല്‍: A nice young man 
മാര്‍ഗരറ്റ്‌: Really? നീ അയാളോട്‌ 
നീല്‍: Yes dinner ന്‌ വീട്ടില്‍ വന്ന്‌ 
മാര്‍ഗരറ്റ്‌ You really did? 
നീല്‍: I did! 
മാര്‍ഗരറ്റ്‌: എന്നിട്ട്‌ അയാള്‍ 400 ചെയ്തോ! 
നീല്‍: Yes he did! 
മാര്‍ഗരറ്റ്‌: My god! that's lovely 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 ൦ 240 


1a: YES it iS 
വീട്ടിനകത്തേക്ക നടന്നു. മാര്‍ഗരറ്റ്‌ പുറകേയും. വരാന്ത 
: ഉറപ്പ്‌ പറഞ്ഞോ അയാള്‍? 


നീൽ: very much 
ശ്‌ എപ്പ? 
; Quite soon | 
റ്‌ തിന്റെ ഈ അഭിനയം കള, ശരിക്കും പറഞ്ഞോ? 


റീല്‍: ഇനി എന്തു പറയാനാ. 

ഉര്‍ഗരററ്‌: എടാ... എന്നാ ശരിക്കും വരുന്നതെന്ന്‌ പറ. 

നൽ: നാളെ 
റ്റ്‌ നാളെയോ? 

നീല്‍: അതെ നാളെ 

ഉര്‍ഗററ്റ്‌: പക്ഷെ. നാളെ.... 

നീല്‍: എന്തേ? 

ഉര്‍ഗരറ്റ്‌: എടാ നാളേന്ന്‌ പറഞ്ഞാല്‍ ഇങ്ങടുത്തില്ലേ? ഒന്നിനും സമയ 
മില്ല. ' 

മീല്‍: എന്തിന്‌? ? 

ഉര്‍ഗററ്റ്‌. എല്ലാം ഒന്നൊരുക്കാന്‍.. അയാള്‍ പറഞ്ഞ അന്നുതന്നെ നി 
നക്ക്‌ എന്നോട്‌ ഇത്‌ പറഞ്ഞാലെന്താ? 

നീല്‍; മമ്മ. ഇത്ര ബഹളമൊക്കെ.. | 


കാന്നൊരുക്കണ്ടേ?... ഇനിയിപ്പോ എല്ലാം പെട്ടെന്ന്‌. 

റീല്‍: എന്താ ഇപ്പോള്‍ ഇതില്‍ ഇത്ര വലിയ... 

മുര്വശമ്തെ aol 

എടാ... വീടാകെ തൊഴുത്ത്‌ പോലെ കിടക്കുകയാ. Bed sheets, 

table clothes എല്ലാം മാറ്റണം. crockery ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ്‌ 
കിടക്കുകയാ... 

ട്ട പിന്നി തുടങ്ങി. പിന്നെ നല്ലതു വല്ലതും ഉടുക്കാനൊ 

ക്കെ i 

നീല്‍: മമ്മാ ഈ പയ്യന്‍ അതിന്‌... 

ഉര്‍ഗരറ്റ്‌: റോസിനെ Date ചെയ്യാനായിട്ട്‌ ആദ്യമായിട്ട്‌ ഒരാള്‍ വരുക 
യ. അപ്പൊ വേണ്ടവിധമൊക്കെ....നോക്ക്‌ ഇങ്ങോട്ട്‌ ഇരുന്നേ... 
നിന്നോട്‌ ചിലതൊക്കെ ചോദിക്കട്ടെ. 

നീല്‍: ദേ മമമ, ഇതൊരു വലിയ സംഭവമാക്കി മാറ്റുകയാണെങ്കില്‍ ഞാ 
നവനോട്‌ വരണ്ട എന്നു പറയും. പ 

ഗര്‌; Don’t be an idiot എത്ര സ ചെയ്തിരുന്നതാ നമ്മളിത്‌. Thank 
ഇദി. ഞാന്‍ sea! covers wa ചെയ്തു വച്ചിട്ടുണ്ട്‌. ഒന്ന്‌ press ചെ 
യ്യേണ്ട കാര്യമേയുള്ളൂ. ആ window panes ഒക്കെ തുടച്ച വൃത്തി 
യാക്കണം. പിന്നെ... എന്താ Dinneന്‌ ഉണ്ടാക്കേണ്ടത. ങാ എന്താ 
അയാളുടെ പേര്‌? ച 

നീല്‍: ഫ്രെഡി, ഫ്രെഡ്‌ മാനുവല്‍. 


നീല്‍: അല്ലാതെങ്ങനാ ഞാന്‍? 
ജര്‍ഗരറ്റ്‌: നീല്‍, അയാള്‍ കുടിക്കുന്ന സ്വഭാവക്കാരനാണോ? 
1: Why should you ask that? 

ജഗറ്റ്‌: അല്ല നിന്റെ പപ്പയും. 

ല്‍: Now, don't start that again 

സ്റ്റ്‌: അപ്പോ കുടിക്കും അല്ലേ? 

ന്മ: എന്റെ അറിവില്‍ ഇല്ല 

1ര്‍ഗരറ്റ്‌. അതൊന്നന്വഷിച്ചോ... കുടിയനായ 


നീ: ഷിപ്പിംഗ്‌ ക്ലാര്‍ക്ക്‌ 


ഉര്‍ഗറ്റ്‌; പിന്നെ ഞാനല്ലാതെ ആരാ ബഹളമുണ്ടാക്കാന്‍? എല്ലാം ശര്‍ 


ഗര്‌: ഉം, We will make fish..okay? Pomfrets, with nice dress 
മ. അയാളെന്താചെയ്യുന്നേ. നിന്റെ കൂടെ വെയര്‍ ഹസിലാണോ 


ഒരാളെ റോസയ്ക്കു 
2 
വേണ്ട. ങ്ങാ എന്താ അയാളുടെ position നിന്റെ കമ്പനിയില്‍? . 


mas ee sp goa 


ആഗസ്ററ്‌ 2004൦ 241 


മാര്‍ഗരറ്റ്‌: ജോലിപ്പേര്‌ കേട്ടാല്‍ കൊള്ളാം അല്ലേ! നല്ലതാന്ന്‌ തോന്നും. 
ശമ്പളം എത്ര കിട്ടും. D0 ദവ 1൩090 

നീല്‍: എന്നെക്കാളും പത്തുമുന്നറ രൂപ കുടുതലുണ്ടാവംം. 

മാര്‍ഗരറ്റ്‌: ഓ ഒരു കുടുംബത്തിന്‌ കഴിയാന്‍ അതൊന്നും... 

നില്‍: അതിനിപ്പൊ അയാള്‍ക്ക്‌ കുടുംബം ഒന്നുമില്ലല്ലോ... 

മാര്‍ഗരറ്റ്‌: അതിപ്പൊ ഉടനെ ആവില്ലേ? 

നീല്‍: ഓഹോ..പ്ലാനുകളുണ്ടാക്കിതുടങ്ങിയോ ഇപ്പോഴേ. 

മാര്‍ഗരറ്റ്‌: എടാ നീയൊരുത്തന്‍ മാത്രമേയുള്ളു നാളെയെക്കുറിച്ച്‌ വി 
ചാരമില്ലാതെ. അപ്പൊ ശമ്പളം തരക്കേടില്ല. പിന്നെ കൂടിക്കുകയു 
മില്ല. 

നീല്‍: ഞാന്‍ വേണമെങ്കില്‍ ഇപ്പോ പോയി അമേഷിച്ചുവരാം. 

മുന്‍വശമത്ത മുറി 

മാര്‍ഗരറ്റ്‌: പോടാ... ഇതൊക്കെ അവസാന മിനിട്ടിലാണോ അന്വേഷി 
ക്കുന്നേ? എന്തായാലും Fധtധം-നെക്കുറിച്ച്‌ ചിന്തയുള്ള ഒരു പയ്യ 
നായാല്‍ മതിയായിരുന്നു. 

നീല്‍: Yes. ഇയാളത്തരക്കാരനാണെന്നാ എനിക്കു തോന്നുന്നത്‌. 

മാര്‍ഗരറ്റ്‌: അതെന്താ അങ്ങനെ തോന്നാന്‍ 

നീല്‍: അയാളെന്തോ Evening ലമടടലോ മറ്റോ attend ചെയ്യുന്നുണ്ട്‌. 

മാര്‍ഗരറ്റ്‌: Rey? ഏത്‌ സബ്ജക്ടാ? 

നീല്‍: ഇലക്ട്രോണിക്‌സ്‌ എഞ്ചിനിയറിംഗിനോ മറ്റോ.. 

മാര്‍ഗരറ്റ്‌: Electronics! That's wonderful! അങ്ങിനെ വേണം. ഭാവി 
യെപ്പറ്റി ചിന്തയുള്ള കുട്ടികള്‍. പിന്നെ അയാളുടെ വീട്ടില്‌ 

നീല്‍: മമ്മ ഒരു കാര്യം. റോസയെക്കുറിച്ച്‌ അയാള്‍ക്ക്‌ ഒന്നും അറിയി 
ല്ല. നമ്മുടെ മനസ്സിലിരിപ്പ്‌ ഒന്നും അയാള്‍ക്ക്‌... ഡിന്നറിന്‌ വരൂ 
എന്ന്‌ ഞാന്‍ വിളിച്ചു, വരാമെന്ന്‌ അയാള്‍ പറഞ്ഞു. അത്രേയു 
ള്ളൂ. 

വരമന്ത 

മാര്‍ഗരറ്റ്‌: അതെ. പക്ഷേ, അയാളിവിടെ വന്ന്‌ റോസയെ കാണുമ്പോ 

എല്ലാം മനസ്സിലാക്കികൊള്ളും. When he see your pretty and sweet 

sister, he will only thank you for inviting nim home! 

നീല്‍: പക്ഷേ, നമ്മള്‍ റോസയെ കാണുന്നപ്പേച മറ്റൊരാള്‍. 

മാര്‍ഗരറ്റ്‌: What do you mean? 

നീല്‍: അല്ല നമുക്കവള്‍ വളരെ sweet and pretty ആണ്‌. Because we 
love her, അവള്‍ മുടന്തിയാണെന്ന കാര്യം... 


മാര്‍ഗരറ്റ്‌; പിന്നെ..? 

നീല്‍: അവള്‍ സാധാരണ പെണ്‍കുട്ടികളെപ്പോലെയല്ല മറ്റുള്ളവരുടെ 
നോട്ടത്തില്‍. അവള്‍ കുറച്ച്‌ സോം ആയി. ടും ആയി തോന്നാം. 

മാര്‍ഗരറ്റ്‌: Don’t say strange. | 

നീല്‍: That is the fact...she is... അവള്‍, അവളുടെ ല്ലി സ്തല ഉം 
പഴയ recrds ഉം ഒക്കെ മാത്രമേ കൂട്ടായിട്ട്‌ അതു തന്നെ. 

ഫിടുതീവശം 

അവല്‍ ഇറ്ങിപ്പേകാര്‌ മുടങ്ങുന്നു. 

മാര്‍ഗരറ്റ്‌: നീ എവിടേയ്ക്കാ... 

നീല്‍: സിനിമയ്ക്ക്‌ . 

മാര്‍ഗരറ്റ്‌: നുണ പറയണ്ട... എല്ലാ ദിവസവും സിനിമയ്ക്കോ | ഴ്‌! 

believe it. 

നീല്‍ മപായക്കഴിഞ്ഞു. 

. മാര്‍ഗരറ്റ്‌: റോസ്‌....come out here darling. 

മോസ്‌ വീടിന്റ മുന്നിലേക്ക്‌ വരുന്നു. 

മാര്‍ഗരറ്റ്‌: നോക്ക്‌... Look at the moon and make wish darling. 


“| റോസ്‌: എവിടെ... എവിടെ... 


മാര്‍ഗരറ്റ്‌. കണ്ടോ ഒരു silver slipper പോലെ... 

ഗോസ്‌ചന്ദന്െ ഞാക്ക്‌ 

മാര്‍ഗരറ്റ്‌. അങ്ങോട്ടു നോക്കിക്കൊണ്ട്‌ എന്തെങ്കിലും ഒന്നും ഷ്ട 
ചെയ്തെ. 

റോസ്‌. എന്താണ്‌ യവ ചെയ്യേണ്ടത്‌ മമ്മ?.. 

മാര്‍ഗരറ്റ്‌: എല്ലാം.. എല്ലാം നന്നായി വരണേന്ന്‌... ഉം make a wish. 


സീന്‍ 16 

വീട്‌ 

ഒ്ഫഡിയുടെ വരവിനായ്‌ ഒരുങ്ങുന്ന ഡികോസ്റ്റ ഭവനം. മാര്‍ഗരറ്റ്‌ വളര 
ഉത്സാഹത്തോടെ മത്ത്‌ പണിയിലേര്‍പ്പെടുന്നു. മുഷിഞ്ഞ മേശവിര്‌ 


കളും കുഷ്യനുകളും മാറ്റുന്നു. നിലം തുടതക്കുന്നു. പുതിയ പത്രങ്ങള്‍ | 


ഒരുക്കുന്നു. 

നീല്‍ (ശബ്ദം): മഴ കൊണ്ട്‌ മണ്ണിലുണ്ടാവുന്ന വിസ്മയങ്ങള്‍ പോലെ 
ഫ്രെഡിയുടെ വരവ്‌ ഞങ്ങളുടെ വീട്ടിലുമുണ്ടാക്കി പ്രതീക്ഷകള്‍. 
അയാളെ വരവേല്‍ക്കാന്‍ ഞങ്ങളുടെ ഭവനം ഒരുങ്ങി. 


സീന്‍ 17 

വീടിനകം -. ബെഡ്റും 

പകല്‍ 

മോസ്മ്മരിയെ അഞിയിച്ചൊരുക്കുത്ന മാര്‍ഗരറ്റ്‌ 

മാര്‍ഗരറ്റ്‌: നീയെന്തിനാ കുട്ടി ഇങ്ങനെ വിറയ്ക്കുന്നത്‌ 

റോസ്‌: മമ്മയാമണന്നെ nലംധട ആക്കുന്നത്‌. 

മാര്‍ഗരറ്റ്‌: How? 

റോസ്‌: ഈ വേഷം കെട്ടലൊക്കെ... ഇത്ര വലിയ... 

മാര്‍ഗരറ്റ്‌; [ don't understand you Rose. എന്നും വീട്ടില്‍ തന്നെ ഇരു 
ന്നാല്‍ മതിയോ നിനക്ക്‌? എന്തെങ്കിലും ഒരു കാര്യം ശരിയായിവ 
രുമ്പഴാ.. ഫു പിറ്റ്‌ നില്‍ക്ക്‌ ഇനി. 

അവളെ കണ്ണാടിക്കരികില്‍ നിര്‍ത്തുന്നു. പിനൊ ഹൃന്തോമാര്‍ത്തിട്ട്‌ 

മാര്‍ഗരറ്റ്‌: നില്‍ക്ക്‌ ഒരു മിനിട്ടു.. 

അവരീ അകത്തു; 
വത്ന്‌ അവളുട ജൃയസിനുള്ളിജ്‌ വയക്കുഗ്മു. 

റോസ്‌. ഛെ, എന്താ മമ്മാ ഇത്‌. 

മാര്‍ഗരറ്റ്‌. ഇതൊക്കെ ഒരു ട്രിക്ക്‌ അല്ലേ, my child, 

റോസ്‌. എനിക്കു വേണ്ട ഇതൊന്നും. എന്തിനാ ഇതൊക്കെ? 

മാര്‍ഗരറ്റ്‌; കാരണം... to be painfaliy honest... your chest is flat. 

റോസ്‌: ഇതൊക്കെ കാണുമ്പം തോന്നും നമ്മളെന്തോ കെണി 

മാര്‍ഗരറ്റ്‌: അതെ... All pretty girls are a (rap.... ആണുങ്ങള്‍ വന്നു വീ 
ഴാന്‍ വേണ്ടിയുള്ള ഒരു കെണി. 

റോസ്‌: എനിക്ക്‌ വേണ്ട ഇതൊന്നും. 


മാര്‍ഗരറ്റ്‌: Okay, as you like it, ഇനി ഞാനൊന്ന്‌ ready ആകട്ടെ. നോ | 


ക്കിക്കൊ ഞാനെന്താ സേ ചെയ്യാന്‍ പോകുന്നതെന്ന്‌. 


ഭക്ഷണ്മുറ? 

റോസ്‌. What ss it amma? 

മാര്‍ഗരറ്റ്‌ Have sme patience പഴ ട്രങ്ക്‌ പെട്ടിയില്‍ നിന്നും പുറ 
ത്തെടുത്തദ ഞാന്‍. കുറച്ച്‌ പഴയതാണെടന്ന ഉള്ളൂ. But it fits 
correctly. 


അവര്‍ വൃത്തം മിയ റത്ത്‌ വരുന്നു. 


മാര്‍ഗരറ്റ്‌; Lock..jst look at you mother. ഗോവയില്‍ വച്ചേ ഉണ്ടായി 


രൂന്നതാ. When 1 was seventeen carnivചിന്‌ വേണ്ടി എന്റെ മമ്മാ 
തയ്പ്പിച്ചതാ. റവ്‌ remember ട well. നല്ല പനിയായിരുന്നു എനി 
ക്ക്‌. പക്ഷേ iva! ന്റെ എല്ലാ Fun ലും T was there. The 
parties..parades എല്ലാത്തിലും. Dancing in this beatiful dress. 


» 0) പരദ്ഥരി പഫുകശീ എട്യത്തുകൊണ്ടു 


Oh..it was such a lovely time അപ്പഴാ ഞാന്‍ നിന്റെ പപ്പ 
നലല ചെയ്തത്‌. 

ഇടിമുഴക്കത്തിന്റെ ഇരന്വം കേള്‍ക്കാം. 

വരാന്ത 

മാര്‍ഗരറ്റ്‌: ഹൊ മഴയ്ക്ക്‌ മുമ്പ്‌ അവരിങ്ങെത്തിയാല്‍ മതിയായിരുന്നു. 
നീലിന്റെ കയ്യില്‍ ഞാന്‍ കുറച്ച്‌ മ ദ കൊടുത്തിട്ടുണ്ട്‌ വ്ര 
ണമെങ്കില്‍ ഒരു റിക്ഷാ പിടിച്ച്‌ ഫ്രെഡിയെ കൊണ്ടുവരാന്‍. 

റോസ്‌. എന്താ അയാളുടെ പേരെന്ന്‌ പറഞ്ഞത്‌? 

മാര്‍ഗരറ്റ്‌. ഫ്രെഡി. ഫ്രെഡി ഇവാന്‍സ്‌. 

റോസ്‌. ഫ്രെഡി ഇവാന്‍സ്‌... അയാളോ? Are you sure? 

മാര്‍ഗരറ്റ്‌; Yes Why? 

റോസ്‌. ഹൈസ്‌കൂളില്‍...നീലിന്റെ പരിചയമുള്ള... 

മാര്‍ഗരറ്റ്‌: എന്നൊന്നും അവന്‍ പറഞ്ഞില്ല. വെയര്‍ ഹസില്‍ വെ 
ച്ചുള്ള പരിചയം ആണെന്നാ പറഞ്ഞത്‌. 

റോസ്‌. എന്റെ സീനിയറായിട്ട്‌ ഒരു ഫ്രെഡി ഇവാന്‍സ്‌ ഉണ്ടായിരുന്നു. 
God! അയാളാണ്‌ വരുന്നതെങ്കില്‍ മമ്മാ... ഞാന്‍ കൂടെയിരിക്കില്ല 
Dinnerബന്‌. 

മാര്‍ഗരറ്റ്‌: What nonsense?! 

റോസ്‌: മമ്മ, എനിക്ക്‌ അറിയാവുന്നതാ. Music ലും Sports ലും ഒക്കെ 

എപ്പഴും 8 ആയിരുന്നു... എനിക്ക്‌ അയാളോട്‌.. 

മാര്‍ഗരറ്റ്‌: റോസ്‌ Were you in love with this boy? 

റോസ്‌. No!.. 7 don't know എന്തായാലും എനിക്ക്‌ വയ്യ, ഞാന്‍ കൂടെ 
ഇരിക്കില്ല. 


സ്വീകരണമുറി 

മാര്‍ഗരറ്റ്‌: ഛെ! ഇതയ്യാളൊന്നും ആയിരിക്കില്ല. But even if he is, ഡി 
ന്നറിന്‌ ഒന്നിച്ചിരിക്കുന്നതില്‍ നിന്നും നിന്നെ ടം ചെയ്യാനൊ 
ന്നും പറ്റില്ല. Understand? 

റോസ്‌. No Mamma..! 1 Can't 

മാര്‍ഗരറ്റ്‌: What foolishness! നിന്നേം നിന്റെ നീലിനെയും കൊണ്ട്‌ ഞാന്‍ 


തോറ്റു. പോയി എവിടെയെങ്കിലും ഇരുന്ന്‌ ൦ ചെയ്യ്‌. അവര്‍ 


വരുന്നതുവരെ. അവര്‌ എത്തുമ്പോ നീയാ വാതില്‌ തുറന്നു കൊ 
ടുക്കേണ്ടത്‌ വിദ്യാ 
റോസ്‌: അയ്യോ, വേണ്ട മമ്മ...മമ്മ തുറന്നാല്‍ മതി. 


-മാര്‍ഗരറ്റ്‌: ഞാന്‍ kitchen ല്‍ ആയിരിക്കും 1 will be busy. 


ലയാളം ഓണപ്പതി പ്പ്‌ 


ആഗസ്ററ്‌ 2004 ൦ 242 


.don't make me do it. 

മാര്‍ഗരറ്റ്‌: എനിക്ക്‌ കിച്ചനില്‍ വേണ്ടത്ര പണിയുണ്ട്‌. നിന്റെ കിന്നാരം 
കേള്‍ക്കാനല്ല ഞാന്‍... 

അവര്‍ അടുക്കളയില്‍ കയറി വാതിലടച്ചു. 


റോസ്‌: Please mamma. .. 


സീന്‍ 18 

ബോട്ടു ജെട്ടി 

വൈകുന്നേരം 

ഒഴിഞ്ഞ ഭാഗത്തുകൂടി നണ്നുഖരുനാ നിലും ഒ്ഫഥ്ഥിയും 
നീല്‍: ഇന്നത്തെ eveving class ടി ചെയ്യേണ്ടി വന്നു അല്ലേ? 
ഫ്രെഡി: Never mind, അടുത്ത claടട ല്‍ catch ഡു ചെയ്യാം. 


. നീല്‍: Do you like it? 


ഫ്രെഡി: Of ഡ്വേം. പക്ഷെ എനിക്കിഷ്മാണോ എന്നതല്ല വിഷയം. 
അത്‌ നല്ലൊരു future open up ചെയ്യും. Electronics നാളത്തെ 
സയന്‍സാണ്‌. Every walk of hfe will... 

നീരി അടക്കിചിരിച്ചു. 

ഫഡി: നീ എന്താ ചിരിച്ചു കളഞ്ഞത്‌. 

നീല്‍: ഇല്ല.. പ്രത്യേകിച്ച്‌ ഒന്നുമില്ല. 

4ഫഡി: കഴിഞ്ഞ ദിവസം നമ്മുടെ Personal Manager നിന്നെക്കുറിച്ച്‌ 
എന്നോട്‌ സംസാരിച്ചിരുന്നു. 7 

നിൽ; പണിക്കരു സാറോ? 

ഫ്രെഡി; ഉം. നോക്ക്‌, നീ കുറച്ചുകൂടെ ശ്രദ്ധിച്ചു നിന്നില്ലെങ്കില്‍ ഉള്ള 

ജോലി തന്നെ പോയി എന്നുവരും. നന്നാവാന്‍ നീ തന്നെ... - 


നീല്‍: ഞാന്‍ നന്നായിക്കൊണ്ടിരിക്കുകയാ. 


ഫ്രെഡി: അത്‌ മറ്റുള്ളവര്‍ക്കു കൂടി തോന്നണ്ടെ. നിന്നെ ദിവസവും സി 
നിമാ തിയറ്ററില്‍ കാണാമെന്നാ... 


നീല്‍: ഞാന്‍ ഇപ്പൊ സിനിമയ്ക്ക്‌ പോകാറില്ല. 
ഫ്രഡി: Really? - 


> 


സീന്‍ 19 


. നീല്‍: അതെ.. എന്താ അതിലുള്ളത്‌? പിമസാധറധട ആയ ഒരു ലോകം. 


പിന്നെ ക്ഴലേtഡടട. സിനിമയില്‍ കാണുന്ന ടൈപ്പുകള്‍ക്കു മാത്രമേ 
actions ഉം Romance ഉം ഒക്കെയുള്ള. ഇരുടുത്തിരുന്ന്‌ നമ്മള്‍ 
അതൊക്കെ കണ്ട്‌ തീര്‍ക്കുകയാ. എനിക്കത്‌ മതിയായി. ഞാന്‍ മ 
റാന്‍ തീരുമാനിച്ചു. സ്വന്തമായ ഒരു ലോകം, adv. ദുരെ എ 
വിടെയോ എനിക്കും കിട്ടാനുണ്ട്‌. 

ഫ്രെഡി: എവിടെ? 

നീല്‍: അറിയില്ല... എന്റെ ഉള്ള്‌ തിളക്കുകയാ ഞാനാലോചിക്കാറുണ്ട്‌. 
ഈ ജീവിതം എത്ര 500൩ ആണ്‌. എന്നിട്ട്‌ ഞാനെന്താ ഇവിടെയി 
ങ്ങനെ ഒന്നിനുമാവാതെ...ഞാനയ്ക്കുന്ന പാര്‍സലുകള്‍ക്കു പോ 
ലും യാത്രയും. ലക്ഷ്യവുമുണ്ട്‌... എനിക്കോ? ഞാനും ഒരു വലിയ 
യാത്രയ്ക്കൊരുങ്ങുകയാ. അതിനുവേണ്ട പണം Collec! ചെയ്യു 
കയാ ഞാനിപ്പോള്‍. വീട്ടാവശ്യങ്ങള്‍ക്കുള്ള പണത്തില്‍ നിന്നും 
ഒരു പങ്ക. For സദ, ഈ മാസത്തെ കറണ്ട്‌ ബില്‍ കൊടുത്തി 


ട്ടില്ല. 


ഫ്രെഡി: അവര്‌ കറണ്ട്‌ കട്ട്‌ ചെയ്യുമ്പോള്‍ മനസ്സിലാവും. നിന്റെ ഐ 


ഡിയ. 


നീല്‍: അപ്പോഴേക്കും ഞാനിവിടെ ഉണ്ടായിരിക്കില്ല, 
ഫ്രെഡി: നിന്റെ മമ്മ ഇതു വല്ലതും. 
നീല്‍: 1 am like my. father. We are wanderers. പപ്പ പോയിട്ട്‌ 1° വര്‍ 


ഷം കഴിഞ്ഞു. ഇപ്പോ ഞാന്‍! 


. അവര്‍ ead നടന്നു നീങ്ങി. 


~ 


സ്വീകരണമുറി 

മാസ്‌ തതിച്ചാഞ്്‌ അവള്‍ പഴയ ഗ്രാമി അരികിലെത്മ്‌. 
പഴത ഒരു റിക്കാര്‍ഡ്‌ വച്ചു. വാതില്‍ക്കല്‍ മുട്ട്‌ ഹോസ്‌ ശ്ഥസം അട 
ക്കിപ്പിടിച്ചു. വാതില്‍ക്കജ്‌ പിന്നെയും മു ൭. അടുക്കളയില്‍ നിന്നം മാരീ 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 4 243 


ഗരറ്റ്‌ വിളിച്ചു പറഞ്ഞു. 
മാര്‍ഗരറ്റ്‌: റോസ്‌ Sweetheart, the door! 
അവശ അനങ്ങുന്നില്ല. 
മാര്‍ഗരറ്റ്‌: വാതില്‍ തുറക്കൂ. 
അനക്കമില്ല. 
മാര്‍ഗരറ്റ്‌: റോസ്‌ darling, its your brother and Mr.Evans. ചെന്നു വാ 
തില്‍ തുറക്കു കൂട്ടീ. . 
റോസ്‌ കിച്ചന്‌ അടുത്തേക്കു നടന്നു. 
റോസ്‌; മമ്മ ചെന്ന്‌ തുറന്നാ മതി വാതില്‍. 
മാര്‍ഗരറ്റ്‌ വാതില്‍ തുറന്ന്‌ വന്‌ 
മാര്‍ഗരറ്റ്‌; What is the matter with you?..you..silly idiot. 
റോസ്‌. Because...because I feel sick 
മാര്‍ഗരറ്റ്‌; 1 am sick too, of your nonsense. നിനക്കും നിന്റെ നീലിനും 
സാധാരണ ആളുകളെപ്പോലെ പെരുമാറിയാലെന്താ.. ഓരോ സ്വ 
ഭാവങ്ങള്‌. 
വാതില്‍ക്കല്‍ ശബ്ദം ഉചy/ത്തില്‍. 
മാര്‍ഗരറ്റ്‌: Coming! Just a second. Rose now you go and open it, it 
is an order. 
മനസ്തില്ലാമനന്ധോടെ റോസ്‌ വാതില്‍ക്കലേക്ക്‌ നീങ്ങുന്നു. 
മുല്‍വാതില്‍്‌ 
വാതില്‍ തുറക്കുന്വോള്‍ നിലും ഒഖ്ഫഡിയും 
നീല്‍: റോസ്‌ This is Freddy. ഫ്രെഡി This is Rose. My sister. 
ഫ്രെഡി: തനിക്കൊരു ടല ഉണ്ടെന്ന്‌ ഞാനറിഞ്ഞില്ലല്ലോ? 
റോസ്‌: How do you do? 
ഫ്രെഡി: Okay 
അവരി തമ്മിത്‌ hands shake ചെയ്യുന്നു. 
ഫ്രെഡി: 00060൩55! റോസിന്റെ കൈകള്‍ തണുത്തിരിക്കുന്നു. 
റോസ്‌: കൈ... അത്‌... നനഞ്ഞിരിക്കുകയായിരുന്നു കുറച്ച്‌ മുമ്പ്‌. 
അവള്‍ കൂടുതഥൊന്നും പറയ്മമത അകത്തു കയറിപ്പോകുന്നു. 
ഫ്രെഡി: Why! ഞാന്‍... 
നീല്‍: No, No she is shy...terribly shy. 
ഫ്രെഡി: ഒ? ഇന്നത്തെ കാലത്ത്‌ ടൃ ആയിട്ടുള്ള കുട്ടികളെ കാണാ 
നേ കിട്ടില്ല. 
അതിയായ സന്തോഷത്തോടെ കടന്നുവരുന്ന മാര്‍ഗരറ്റ്‌ 
മാര്‍ഗരറ്റ്‌: Oh... well well... so, this is Mr Freddie Evans. പരിചയ 
പ്പെടുത്തേണ്ട കാര്യമേയില്ല. അത്രയ്ക്കറിയാ എനിക്ക്‌. എല്ലാ കാ 
ര്യങ്ങളും. അപ്പോഴാ ഞാന്‍ നീലിനോട്‌ ഒരു ദിവസം പറഞ്ഞത്‌. 
Why don’t you invite this nice your man for dinner one evening. 
ഞങ്ങള്‍ക്കെല്ലാം ഒന്നു കാണാമല്ലൊ. 
അവര്‍ വരാന്തയില്‍ നിന്നും അകത്തു കടന്നു. 
സ്ഥീകങമുറി 
മാര്‍ഗരറ്റ്‌: Sit down here... കുറച്ചു കാറ്റുണ്ട്‌ ഇവിടെ. നീല്‍, ആ വാ 
തില്‍ തുറന്നു വയ്ക്കൂ... നല്ല കാറ്റുണ്ടായിരുന്നതാ കുറച്ചുമുമ്പ്‌. 
ഇപ്പോഴത്‌ എവിടെ പോയോ എന്തോ. So warm already.. ഇനി 
യിപ്പം ശരിക്കും ഭധന്നല തുടങ്ങിയാല്‍ എന്തായിരിക്കും! We are 
having just a light supper you see. ഈ ചൂടില്‍ എന്തും light 
ആയിട്ടുള്ളതാ നല്ലത്‌. it has come so quick this year... [ was not 
even prepared.. 
പിന്നെന്താ ചെയ്യാ! light cotton materials എല്ലാം എടുത്ത്‌ clean 
ചെയ്തു വിരിച്ചു. Also this light dress. പഴയ ഒരു പെട്ടിയില്‍ കിട 
ന്നതാ. But it is so light and comfortable for this season,. you 
See, 
നീല്‍: മമ്മ... 


മാര്‍ഗരറ്റ്‌: Yes honey! 

നീല്‍: How about supper? 

മാര്‍ഗരറ്റ്‌; Honey! you ask your sister, supper rea ആയോ എന്ന്‌. 
അവള്‍ക്കായിരുന്നു അതിന്റെ മുഴുവന്‍ ചുമതലയും. Tell her, you 
hungry boys are waiting for it. ഫ്രെഡിക്ക്‌.... Have you meer 
Rose? 

ഫ്രെഡി: Yeട.. കണ്ടു... Rose 

മാര്‍ഗരറ്റ്‌: You know, എന്റെ മകളായതുകൊണ്ട്‌ പറയുന്നതല്ല ഇത്ര 
യും ദ്നടടt്൦ ആയിട്ടുള്ള കുട്ടികളെ ഇന്ന്‌ നമ്മുടെ കമ്മ്യൂണിറ്റി 
യില്‍ കാണാനേ പറ്റില. Not only’ pretty but വീട്ടിലെ എല്ലാ കാ 
ര്യവും ചെയ്യാനറിയാം. ഞാനിങ്ങനെ ഒന്നും ആയിരുന്നില്ല കേട്ടോ, 
never. Maximum ഒരു cake ഉണ്ടാക്കാന്‍ അറിയാം. 7൭1], ഞങ്ങള്‍ 
ഗോവയിലായിരുന്നപ്പോള്‍ ഒരു പാട്‌ ടലrഴലntട ഒക്കെ ഉണ്ടായിരു 
ന്നതാണേ. പോയി എല്ലാം പോയി. എന്തൊരു ജീവിതമായിരുന്നു 
അതൊക്കെ. gracious living!...gone completely! Future എന്താ 
യിരിക്കുമെന്ന്‌ അന്ന്‌ എനിക്കറിയില്ലായിരുന്നു. എന്നെ Propose 
ചെയ്യാന്‍ വന്നവരെല്ലാം വലിയ planters ഉം Officers ഉം ഒക്കെയാ 
യിരുന്നു. അപ്പൊ ഞാന്‍ വിചാരിച്ചു ഒരു വലിയ വീടും നിറയെ 
പണിക്കാരുമൊക്കെയുണ്ടാവുമെന്ന്‌. But man proposes and woman 
accepts the proposal'’. അല്ലെ? പഴയ ടമ നെ ഒന്നു മാറ്റിപ്പറ 
ഞ്ഞാല്‍! Any way പ്ലാന്ററെയോ ഓഫീസറെയോ ഒന്നും ഞാന്‍ 
ന) ചെയ്തില്ല. ഒരു 5410--നെയാ. അയാള്‍ എവിടെയോ പോ 
യിരിക്കുകയാ... എനിക്കു തന്നെ അറിയില്ല എവിടെയാണെന്ന്‌. 

നീല്‍: Mamma, ഡിന്നര്‍ ഈസ്‌ റെഡി. ( അകത്തു നിന്നും) 


സീന്‍ 20 

ഭക്ഷണമുറി 

നന്നായ? ഒരുക്കിതിട്ടിരിക്കുന്ന തീല്‍്മേശയക്കരുകിലേക്ക്‌ അവര്‍ നടന്നു 

വരുന്നു. 

മാര്‍ഗരറ്റ്‌: Oh! 1.൩൦. എവിടെ നിന്റെ sister. 

നീല്‍: അവള്‍ക്ക്‌ നല്ല സുഖമില്ലെന്ന്‌ പറഞ്ഞു... നമുക്ക്‌ കഴിച്ചു തുട 
ങ്ങാം. 

മാര്‍ഗരറ്റ്‌; What nonsense! Rose... 05%... 

റോസ്‌: (from the living area) : Yes Mamma. 

മാര്‍ഗരറ്റ്‌: You really must come to the table അല്ലാതെ ഞങ്ങള്‍ കഴി 
ക്കില്ല. . 
വരു ഫ്രെഡി. ഇവിടെയിരിക്കാം. നീല്‍ ഇവിടെ, റോസ്‌ ഇവിടെ. 
റോസ്‌ Honey! വരുന്നില്ലേ റോസ്മേരി ഞങ്ങളൊക്കെ കാത്തിരി 
ക്കുകയാ.... നീ കുടെ ഇരിക്കാതെ ഗ്ല പറയാന്‍ പറ്റില്ല. _ 

ആത്മവിശ്വന്തമില്ലാമത ഗോസ്‌ നടന്നു വരുത്തു. പുറത്ത്‌ മഴ വു 

തിമ്റ്‌ ഇരമ്പല്‍. ജാലകത്തിരശ്ശീലകള്‍ ഇളകിയാടുന്നു. മോസ്‌ അമ്‌ 

യാതെ തട്ടി വീഴുന്നു. കസേരയില്‍ കൈ എത്തിച്ചിടിക്കാല്‍ ശ്രമിക്കു 

ന്നു. 

മാര്‍ഗരറ്റ്‌: റോസ്‌! 

നീല്‍: റോസ്‌.. 

മാര്‍ഗരറ്റ്‌: റോസ്‌ എന്താ വയ്യേ കുട്ടി? 

സ്വീക്മണമുറി 

മാര്‍ഗരറ്റ്‌; നീല്‍ ഒന്നു പിടിച്ചേ അവളെ ആ സോഫയിലിരുത്താ.... 
Come 

അവര്‍ അവള സ്വോഫയിലിരുത്തുന്നു. 

മാര്‍ഗരറ്റ്‌: (നീലിനോട്‌) രാവിലെ മുതല്‍ അടുക്കളയില്‍ നിക്കുന്നതാ. 
പിന്നെങ്ങനെ....റോസ്‌ are your alright now? 

നീല്‍: Yes she is. 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 ൦ 244 


ക്ഷണമ്മിി 

മുഴ 20) Wg ശ്ച 

മാര്‍ഗരറ്റ്‌: ഓ ! മഴ പെയ്തു... നന്നായി. 
നമുക്കിരിക്കാം Let's say grace... 
“For these and all thy mercies 
God's holy name be praised” 


വരും HON വികാരങ്ങ 
ചിലരു ളാ ഏറ്റപായുത്തു. മഴയക്ക്‌ ശക്ത) 
മ്മമുമ്മു. 


എല്ലാം ഒന്നു തണുക്കും. Come 


സീന്‍ 21 
ഭക്ഷണമുറി 
അരമണിക്കൂര്‍ കഴിഞ്ഞ്‌. 
അവര്‍ ക്ഷണം കഴിച്ചു തീരാറായ? മുല്‍വശമത്ത മുറിയിലെ സ്വോഫ 
യ്മിമീ ചാരിക്കി്ന്‌ മോസ്‌ അവരുടെ ശബ്ദങ്ങള്‍ ചെവിയോര്‍ത്തു 
മപടടന്നാണ്‌ കറമ്ട്‌ പോയത്‌ J 
ഫ്രെഡി: Hello! Mr. Light Bulb! 
മാര്‍ഗരറ്റ്‌: ഹ്‌..ഹ്‌.. ഈ ഒരു കഥ കേട്ടിട്ടുണ്ടോ. വെളിച്ചം പോയ സമ 
ന മോസസ്‌ എവിടെയായിരുന്നെന്ന്‌! അറിയാമോ ഫ്രെഡി 
ഫ്രെഡി: ഇല്ല എവിടെയായിരുന്നു? 
മാര്‍ഗരറ്റ്‌: ഇരുട്ടത്ത്‌! Silly! എല്ലാവരും അനങ്ങാതിരിക്കണേ ഞാന്‍ 
മെഴുകുതിരി കത്തിച്ചു വരാം. ഫ്യൂസ്‌ കത്തിക്കാണും. ഫ്രെഡിക്ക 
റിയ്വാ ഫ്യൂസ്‌ നോക്കാന്‍ നീലിന്‌ ഇതിനെ കുറിച്ചൊന്നും ഒരു കു 
ന്തോം അറിയില്ല. i 
അവര്‍ ഫസ്‌ ഞ്വോകസ്‌ തുള്ള ഭാഗമ്മേക്ക്‌ നട്ങു. 
വര്‍ക്ക്‌ ഏരിയ 
ഫ്രെഡി: 1 am not that bad.. 1 will. 
മാര്‍ഗരറ്റ്‌: സൂക്ഷിച്ച്‌... വിരുന്ന വന്ന ആള്‍ക്ക്‌ ആക്‌സിഡന്റായാല്‍ ശരി 
യാവില്ലല്ലോ അല്ലേ? 
ഫ്രെഡി: എവിടെയാ ഫ്യൂസ്‌ ബോക്‌സ്‌. 
മഗ്ര ഖുഫഡിക്ക്‌ഫ്ു്സ്‌ബേക്സ്‌കാണിച്ചു കൊടുക്കുന്നു. അയാള്‍ 
ഒരു സ്റ്റൂളില്‍ കയറി അതു തുറന്നു നോക്കുന്നു. 
മാര്‍ഗരറ്റ്‌: എന്താ ഫ്യൂസ്‌ പോയോ? 
ഫ്രെഡി: ഇല്ല ഫ്യൂസിന്‌ കുഴപ്പം ഒന്നുമില്ല. 
മാര്‍ഗരറ്റ്‌: നീല്‍. അന്നു ഞാന്‍ അടയ്ക്കാനേല്പ്പിച്ച കറണ്ട്‌ ബില്‍... 
നീ ... അത്‌? | 
നീല്‍: ഞാന്‍.... അത്‌... 
മാര്‍ഗരറ്റ്‌: പക്ഷേ റീമൈന്റര്‍ നോട്ടീസൊന്നും.. 
ഫ്രെഡി: വന്നു കാണും....പിലപ്പോള്‍ അതിന്‌ പുറത്ത്‌ ഷേക്‌സ്പി 
യര്‍ കവിത വല്ലതും എഴുതിക്കാണും. 
മാര്‍ഗരറ്റ്‌: കഷ്ടം! ഇവനെപോലുള്ള ഒരാളെ വിശ്വസിച്ച്‌ ഞാനെങ്ങ 
നെ... ഇത്ര മല്ല! വേറെ ആരെങ്കിലും. | 
മാര്‍ഗരറ്റ്‌: നീല്‍... നീ പോയി ആ 1൦ നലനെ ഒന്ന്‌ നോക്കിയിട്ട്‌ വാ. 
5 ഫ്രെഡി ഡ്രോയിംഗ്‌ റൂമില്‍ പോയി ഇരുന്നോളു. അവിടെ റോസു 
ണ്ട. ഇതാ ഈ മെഴുകുതിരി കൂടെ കൊണ്ടു പൊയ്ക്കോളൂ. We'॥! 
Join you in no time. 


സീന്‍ 22 

സ്വീകരണമുറി a 

വഫ മഴുകുതിരിയ്യമായ? മുത്വശമത്തക്കു വരുത്തു. 
ഡി : ഹലോ....റോസ്‌ 

റോസ്‌: ഹലോ 

ഡി: ഇപ്പൊ എങ്ങനെയുണ്ട്‌ സുഖം തോന്നുന്നുണ്ടോ? 


I - - ര 

| റോസ: Yes, Yes Think vou 
ഫ്രെഡി: റോസ്‌ വ 
| റോസ്‌ ഞാന്‍. 


_ ൭ഫ്രഡി: ന; ashione 
( cll..old fashioned കളെ എനിക്കിഷ്ടമാ ഹു 1൧൩ 


ളരെ പ ആണെന്നാ നീല്‍ പറഞ്ഞത്‌ 


not getting too personal? 

റോസ്‌: ഇപ്പോഴും പാട്ടൊക്കെ ഉണ്ടോ" 

ഫ്രെഡി: പാട്ടോ. ഞാനോ” 

റോസ്‌: എനിക്കോര്‍മ്മയുണ്ട്‌ അത നല്ല ശബ്ദമായിരന്ന 

ഫെഡ; ഞാന്‍ പാടുന്നത്‌ എപ്പഴാ കേട്ടിരുന്നത്‌” 

യ. 2 Bd ഒരു പക്ഷേ എന്നെ ഓര്‍മ്മ കാണില്ല 

൯ മുമ്പ്‌ എവിടെയോ കണ്ടിട്ടുണ്ട്‌ വാതില്‍ താന്ന തന്ന 

പഴേ. എനിക്ക; തോന്നിയതാ പക്ഷേ പേര്‌ ഓര്‍മ്മ വന്നില്ല ] 
സന, ഞാന്‍ വിളിക്കാന്‍ തുടങ്ങി 
അതാണ്‌ ഞാന്‍. 

റോസ്‌: Blue 0൦ അതായിരുന്നോ? 

ഫ്രെഡി; Yes ! Blue Rose. My God. Blue Rose' അത; തന്നെയായി 
രുന്നു ഞാന്‍ വിളിക്കാന്‍ തുടങ്ങിയത്‌ അല്ലെ സ്കുളില്‍ വച്ചല്ലെ 


നമ്മള്‍? നീലിന്റെ സിസ്റ്റര്‍ ആണെന്ന്‌ എനിക്കറിയില്ലായിരുന്ന; ഉട 


: Tam sorry. 


൬ പേര ഒരു പോല്ലായിരുന്നു 


റോസ്‌: That's okay. പിന്നെ എന്നെ അതയ്ക്കൊന്നും അറിയില്ലായി 
രുന്നല്ലൊ.. | | 
ഫ്രെഡി; നമ്മള്‍ ഒന്നു രണ്ടു തവണ സംസാരിച്ചിട്ടുണ്ട്‌ അല്ലേ? 
റോസ്‌; അതെ. 
ഫ്രെഡി: എന്നെ എപ്പഴാ തിരിച്ചറിഞ്ഞത്‌? 
റോസ്‌: കണ്ടയുടനെ. 
ഫ്രെഡി: വാതില്‍ തുറന്നയുടനെയോ? 
റോസ്‌: അല്ല ഫ്രെഡിയുടെ പേര്‌ ഇവിടെ പറഞ്ഞു കേടുപ്പഴേ എനി 
v a i 
ക്കു തോന്നിയതാ അത്‌. പിന്നെ നേരില്‍ കണ്ടപ്പോ. 
ഫ്രെഡി: പിന്നെന്താ ഓര്‍മിപ്പിക്കാതിരുന്നത്‌* | 
റോസ്‌: എങ്ങനെയാ എന്താ പറയേണ്ടത്‌ എന്നറിഞ്ഞില്ല. 
[ 


ഫ്രെഡി: My god! This is so surprising, 

റോസ്‌: Ye. jus. പക്ഷേ 

ഫ്രെഡി: നമ്മള്‍ക്ക്‌... ഏതോ ഒരു common class ഉണ്ടായിരുന്നു അല്ലേ? 

റോസ്‌: അതെ. | 

ഹഡി: ഏതു ക്ലാസ്സായിരുന്നു? 

റോസ്‌: Music...Choral music. 

ഫ്രെഡി: Yeah! correct. ചൊവ്വാഴ്ചയും, വ്യാഴാഴ്ചയും . പിന്നെ 

റോസ്‌: ശനിയാഴ്ചയും. 

ഫ്രെഡി: ഇപ്പോ ഓര്‍മ്മയുണ്ട്‌ കുട്ടി പലപ്പോഴും വൈകി വരുമായിരു 
ന്നു. 

റോസ്‌: അതെ. ആ ടലുട കയറി വരണം അന്നെനിക്ക്‌ കാലില്‍ Braces 
ഉണ്ടായിരുന്നു. നടക്കുമ്പോള്‍ ഒരുപാടു ശബ്ദവും ഉണ്ടാവും. 

ഫ്രെഡി: ഹേയ്‌ അങ്ങനെ ശബ്ദം കേട്ടതായിട്ട്‌ എനിക്ക്‌ ഒന്നും ഓര്‍മ്മ 
യില്ല. 

റോസ്‌: ഞാന്‍ വരുന്നതിനുമുമ്പേ.. എല്ലാവരും ഇരുന്നിട്ടുണ്ടാവും. എല്ലാ 

വരുടേയും മുമ്പില്‍ക്കുടി ഞാന്‍ എന്റെ സീറ്റ്‌ ഏറ്റവും പിന്നിലാ 

ഈ കാലും. ശബ്ദവും ഒക്കെ വച്ച്‌. 


INSEAM) 

കേൽ സംഗീതം ഉയര. കാസ്‌റുമിനകത്തേക്്‌ Polio braces ഗിച്ച്‌ 
കാലുകള്‍ സാവധമനം വലിച്ചിഴച്ച എടടവയസ്സുകാരിയാമ രോസ്‌നടതുഃ 
വരുന്നു. മറ്റു കുട്ടികളുടെ മുറിച്ചു നോട്ടം അവള്‍ക്ക്‌ താങ്ങാനാറ്ഥന്ന 


ള്‌ 


മലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്ററ്‌ 2004 ൦ 248 


ന്ഥീകരണമുറിതുങച്ച' 
ഫ്രെഡി: ഇത്രയൊന്നും 561 ഠോഥിഡട ആവേണ്ട കാര്യമില്ലായിരുന്നു. 
അവള്‍ തലയാട്ടി? 
ഫ്രെഡി: ഞാന്‍ Blue Rose എന്നു വിളിക്കാന്‍ കാരണമെന്തായിരുന്നു? 
റോസ്‌: എനിക്ക്‌ കുറച്ച്‌ ദിവസം plueroട കൊണ്ട്‌ സ്കൂളില്‍ വരാന്‍ 
പറ്റിയില്ല. പിന്നെ കണ്ടപ്പോ എന്താ കാണാതിരുന്നത്‌ റോസ്‌ എന്നു 
ചോദിച്ചു. Pluerാട എന്ന്‌ പറഞ്ഞപ്പോള്‍, Yoധ thought, ഞാന്‍ 
എന്റെ പേരിന്റെ കൂടെ Blue Rose എന്നു പറഞ്ഞതാണെന്ന്‌. 
പിന്നെ എന്നെ അങ്ങനെയാ വിളിച്ചിട്ടുള്ളത്‌. 
ഫ്രെഡി: 1 hope you didn’t mind that? 
റോസ്‌: ഏയ്‌ ഇല്ല എനിക്കിഷ്ടമായിരുന്നു. 1 നല എനിക്ക്‌ അത്രയ 
ധികം fends ഒന്നും ഇല്ലായിരുന്നു. 
ഫ്രെഡി: Why? 
റോസ്‌: എന്താന്നറിയില്ല. ഞാന്‍ കുറെ ശ്രമിച്ചതാ....പക്ഷേ എന്തോ, 
ആരെയെങ്കിലും കാണുമ്പോ.. 
ഫ്രെഡി: ആളുകള്‍ നമ്മള്‍ വിചാരിക്കുന്നതു പോലെയൊന്നും അല്ല 
റോസ്‌. എല്ലാവര്‍ക്കു ഓരോ സം! ഉണ്ട്‌. തനിക്കു മാത്രമല്ല. 
എല്ലാവര്‍ക്കും. ഒന്നു ചുറ്റും നോക്കിയാ മതി. നമ്മളെപ്പോലെ തന്നെ 
നിരാശയുള്ള ആളുകളെ കാണാം. എന്റെ കാര്യം തന്നെ എടുക്കാം. 
ഹൈസ്‌കൂളില്‍ വച്ചൊക്കെ ഞാന്‍ എന്തെല്ലാം ആവുമെന്ന്‌ വിചാ 
രിച്ചതാ എന്നിട്ടോ. ഒരു പഴയ കമ്പനിയിലെ ഷിപ്പിംഗ്‌ ക്ലാര്‍ക്ക്‌. 
ആ സ്കൂള്‍ മാഗസിനില്‍ എന്നെ കുറിച്ചെഴുതിയ ചെറിയ ഒരു ലേ 
ഖനം ഓര്‍മ്മയുണ്ടോ? 79! എന്തൊക്കെയാ എഴുതി പിടിപ്പിച്ചി 
രിക്കുന്നത്‌. Look at me now! 
അവര്‍ ഒന്നിച്ചു ചിരിക്കുന്നു. അവള്‍ സുക്ഷിച്ച്‌ വെച്ചിരുന്ന പഴയ മാഗ 
സ്പില്‍ എഴുത്ത്‌ അയാളെ ക്ഥണിക്കുമ്മു. 
ഫ്രെഡി: ഴം! ഇതിപ്പോഴും സൂക്ഷിച്ച്‌ വെച്ചിരിക്കുകയാണോ...നോ 
ക്കട്ടെ. 
മിച്ച്‌ നോക്കിക്കാണ്ട: 
ഫ്രെഡി: ഇതാ നാടകത്തിന്റെ picture. Cross country raceബേള്റെ. ഇതാ 
musical ening ന്‌ ഞാന്‍ കിഷോര്‍ കുമാറിന്റെ ഒരു പാട്ടാ പാടി 


V+ 


യത്‌. 

റോസ്‌: So beautifully. 

ഫ്രെഡി: No !! 

റോസ്‌, Yes....really...really beautifully. 

ഫ്രെഡി: കേട്ടിരുന്നോ? 

റോസ്‌: മുന്ന്‌ പ്രാവശ്യം സ്‌റ്റേജ്‌ ചെയ്തപ്പോഴും 

ഫ്രെഡി: Really 

റോസ്‌: Yടട എനിക്ക്‌ Aധഠല്ക്ലു വാങ്ങണം എന്നുണ്ടായിരുന്നു. 

ഫ്രെഡി: പിന്നെന്താ ചോദിക്കാതിരുന്നത്‌? 

റോസ്‌: എപ്പഴും ഫ്രെഡിയുടെ കൂടെ വേറെ കുട്ടികളുണ്ടാവും you were 
so popular 

ഫ്രെഡി: Yeah! 

റോസ്‌: എല്ലാവര്‍ക്കും ഇഷ്ടമായിരുന്നു ഫ്രെഡിയെ 

ഫ്രെഡി: റോസിനും 

റോസ്‌: Yട, എനിക്കും 

ഫ്രെഡി: ഠലay.. എന്തായാലും ഇപ്പൊത്തന്നെ Autograph തരാം. Bet 
ter late than never. അല്ലേ! 

റോസ്‌: Oh! Thank you. 

ഫ്രെഡി: എന്റെ 40ന്‌ ഇപ്പോ വലിയ വിലയൊന്നുമില്ല. പക്ഷേ 
ഇനി ഒരു കാലത്ത്‌ വില ഉണ്ടായിക്കൂടാന്നും ഇല്ല. One can be 
dissappointed but not discouraged. അതാ എന്റെ കാര്യം. റോസ്‌ 
പിന്നീട്‌... കോളേജിലൊന്നും. 


റോസ്‌. ടൈപ്പിംഗിന്‌ ചേര്‍ന്നു, സെകട്ടറി കോഴ്‌സിനും... 
ഫ്രെഡി: എന്നിട്ട്‌? 
റോസ്‌: അതും ശരിയായില്ല. എനിക്കു നല്ല സുഖമില്ലാതായി. കോഴ്സ്‌ 
നിര്‍ത്തേണ്ടിവന്നു. 
ഫ്രെഡി: എന്നിട്ട്‌ ഇപ്പോഴെന്താ ചെയ്യുന്നത്‌? 
റോസ്‌. പ്രത്യേകിച്ചൊന്നും ഇല്ല. എന്നു വച്ചാല്‍ ഒന്നും ചെയ്യാതെ ഇരി 
ക്കയല്ല. എനിക്ക്‌ എന്റെ ട്ിഭടട മ൩അa!s ഉണ്ട്‌. നേരം കളയാന്‍. 
ഫ്രെഡി: എന്താ? ഗ്ലാസ്‌...? 
റോസ്‌. എന്റെ Collections. ഗ്ലാസ്‌ ജീവികളുടെ. 
അവള്‍ക്ക്‌ അത്‌ വിശദീകരിക്കാന്‍ ധൈര്യം കിട്ടിയില്ല. 
ഫ്രെഡി: എന്താ കുട്ടിയുടെ ശരിക്കുള്ള റ001ണ എന്നു ഞാന്‍ പറയ 
ട്ടെ? inferiority complex. എന്നു വെച്ചാ തന്നത്താനെ വിശ്വാസ 
വും മതിപ്പും ഒന്നും തോന്നായ്ക - ഒന്നുമില്ലാത്ത ഒരു കാര്യത്തി 
ന്റെ പേരിലാ റോസ്‌ പഠിപ്പു മുടക്കിയത്‌. വളരെ ഒരു ചെറിയ ഒരു 
defect. അതിനെ മനസ്സിലിട്ട്‌ ആയിരം മടങ്ങ്‌ പെരുപ്പിച്ചു. എന്റെ 
മിഡി എന്താന്നറിയോ? താന്‍ സ്വയം ധോ ആണെന്ന്‌ വിശ്വ 
സിക്കുക. മനസ്സിനെ വിശ്വസിപ്പിക്കുക. 
റോസ്‌. എങ്ങനെ? ഏത്‌ കാര്യത്തിന്റെ പേരില്‍. 
ഫ്രെഡി: റോസ്‌, നമുക്കു ചുറ്റിലും ഒന്നു നോക്കിയാല്‍ മതി. എന്താ 
കാണുക. സാധാരണ ആളുകള്‍ വെറുതെ ജനിച്ച്‌ ജീവിച്ച്‌ മരി 
ക്കുന്ന ആളുകള്‍. റോസിന്റെയത്രയും ധ്വച!itiട ഉള്ള എത്ര പേരു 
ണ്ട്‌ അവരുടെ ഇടയില്‍ വളരെ കുറച്ചു പേരെയുള്ളൂ റോസ്‌... ഓ 
രോരുത്തര്‍ക്കും ഓരോന്നിലാ കഴിവ്‌. അത്‌ തിരിച്ചറിയണമെന്നേ 
യുള്ളു. എന്താ റോസിന്‌ interest, എന്തിലൊക്കെയാ.... 
റോസ്‌. ഞാന്‍.... എനിക്ക്‌... എന്റെ ഗ്ലാസ്‌ ജീവികള്‍... 
ഫ്രെഡി: എന്താ ഈ glass animals? I don't quite understand. 
റോസ്‌: ചെറിയ ചെറിയ ജീവികളാ, പളുങ്കുപോലെ.. ലോകത്തിലെ 
തന്നെ ഏറ്റവും ടല ആയ ജീവികളാ. 
അവള്‍ ഒന്നിനെ എടുത്ത്‌ കാണിക്കുന്നു. 
റോസ്‌: ഇതാ ഇവനെ കണ്ടോ? ഏറ്റവും പ്രായമുള്ളതിവനാ 13 വയ 
സ്സായി. 
ഒുഫഡി കിടന്നു. 
റോസ്‌: പതുക്കെ, ശ്വാസം തട്ടിയാല്‍ മതി താഴെ വീണു പൊട്ടും. 
ഫ്രെഡി: അയ്യോ എന്നാ റോസ്‌ തന്നെ കയ്യില്‍ വെച്ചാല്‍ മതി. 1 
quite clumsy with these things. 
റോസ്‌: സാരല്യ കയ്യില്‍ വച്ചോളു ആ .. അങ്ങനെ ഉല. ദാ ആ 
* ലൈറ്റിന്റെ നേരെ പിടിക്കൂ... നല്ല ഭംഗിയുണ്ട്‌ അല്ലേ... 
ഫ്രെഡി: ഉം. 
റോസ്‌: ഇവനാണ്‌ എന്റെ ഏറ്റവും favourite. 
ഫ്രെഡി: ഇതെന്ത്‌ ജീവിയാ? 
റോസ്‌: നെറ്റിയിലെ കൊമ്പ്‌ കണ്ടില്ലേ? 
ഫ്രെഡി: ഓ ധാ അല്ലേ... ഒറ്റ കൊമ്പുള്ള കുതിര. ഇത്‌ ഭൂമിയിലു 
ള്ളതല്ലല്ലോ. 
റോസ്‌: ഉം. 
ഫ്രെഡി: പാവം ഒറ്റയ്ക്കായീന്ന്‌ തോന്നുന്നുണ്ടാവും. 
റോസ്‌. എന്നാലും അവന്‌ അതിനെപ്പറ്റി ഠസplaints ഒന്നും ഇല്ല. കൊ 
മ്പൊന്നും ഇല്ലാത്ത വേറെ ജീവികളുടെ കൂടെ അവന്‍ മിണ്ടാതെ 
ഇരുന്നോളും. 
ഫ്രെഡി. അതെങ്ങനെ അറിയാ? 
റോസ്‌: ഇല്ല.. അവര്‍ വഴക്കിടുന്നതൊന്നും ഞാന്‍ കേട്ടിട്ടേയില്ല. 
ഫ്രെഡി: ഓ വഴക്കൊന്നും ഇല്ല അല്ലേ That's good. ഞാന്‍ ഇവനെ 
എവിടെയാ വയ്ക്കേണ്ടത്‌. 
റോസ്‌: ഈ ടേബിളില്‍ വച്ചോളു. ഇടയ്ക്കൊരു ഠധtinള അവന്‌ നല്ലതാ. 


മലയാളം ഓണപ്പതി പ്പ്‌ 


ആഗസ്ററ്‌ 


2004 » 246 . 


aR 

ഫ്രെഡി: ഹായ്‌ മഴ തീര്‍ന്നെന്നാ തോന്നു 
കേള്‍ക്കുന്നത്‌? 

റോസ്‌: അവിടെ കമ്മ്യൂണിറ്റി സെന്ററിലെ ഹാളില്‍ നിന്നാ 

ഫ്രെഡി: എവിടെ... എവിടെ..? 

അവര്‍ ദൂരെ നോക്കി കാണുന്നു. 

ഫെഡി: നമുക്കും ഒന്നു ഡാന്‍സ്‌ ചെയ്താലോ? 

റോസ്‌. അയ്യോ ഞാന്‍ എനിക്ക്‌ ഡാന്‍സ്‌ ചെയ്യാന്‍... 

ഫ്രെഡി: പിന്നെയും മാറിയിട്ടില്ല തന്റെ Inferiority complex? 

റോസ്‌: ഇല്ല...ഞാന്‍... ഇതുവരെ ഡാന്‍സ്‌ ചെയ്തിട്ടേയില്ല. 

ഫ്രെഡി: 01. നമുക്ക്‌ ചെയ്ത്‌ നോക്കിയാലോ 

റോസ്‌. ഞാന്‍ കാലിലൊക്കെ ചവുട്ടി... 

ഫ്രെഡി: അതിനു ഞാന്‍ ഗ്ലാസൊന്നുമല്ലല്ലോ പൊട്ടിപ്പോകാന്‍ 

റോസ്‌: എങ്ങനെയാ തുടങ്ങുക. 

ഫ്രെഡി: Leave that to me... Let’s put on some music. ആദ്യംകൈ 
ഇങ്ങനെ നീട്ടിപ്പിടിക്കാ. അങ്ങനെയല്ല. കുറച്ചുകൂടി ഉയര്‍ത്തി. ആ 
അതു തന്നെ. ഇനി ദാ ഇങ്ങനെ, ബലം പിടിക്കല്ലേ that the mn 
thing you must relax. 

റോസ്‌: (ചിരി വന്നു കൊണ്ട്‌) അതാണ്‌ പാട്‌ 


ന്നേ. എവിടുന്നാ ആ മ്യൂസിക്‌ 


, ഫ്രെഡി: റെഡി. ഇനി തുടങ്ങാം. 


അവന്‍ അവളെകൊണ്ട്‌ ഒന്നു രണ്ടു ചുവടുകള്‍ വയ്പ്പിക്കുന്നു. 

റോസ്‌: Goodness!! you really dance well... 

ഫ്രെഡി: Relax...Rose...relax! 

റോസ്‌: [ am. 

ഫ്രെഡി: ഇവിടെ ബലം കൊടുക്കണ്ട. മെല്ലെ Easy...... does it...Loosen 
your neck...back bone.... ഹായ്‌ ഇപ്പോ ശരിയായില്ലേ. 

റോസ്‌: ആണോ. ശരിക്കും? 

ഫ്രെഡി: Sure you are-a lot better now 

നൃത്തം ചെയ്തുന്നതിന്ടയില്‍്‌ അവള്‍ സ്വന്തം ബലഹീനത മറന്നതു ചോ 

ലെ ളധരൃവ്യം ആഹ്ാദര്യം റോസന്ധിമി പ്രകട, അവര്‍ അധിധഥെ 

മേശയ്ല്‍ തട്ടിത്തടയുന്നു. ആ ഗ്ലാസ്‌ ജീവ? താഴെ വീണു. 

ഫ്രെഡി: എന്തോ വീണല്ലോ 

.ഗോസ്‌ താഴ തടഞ്ഞു നോക്കുന്നു. പൊട്ടിയ gm mallow ago 

ടക്കുന്നു. 

ഫ്രെഡി: My God ! it is broken 

റോസ്‌: ഇപ്പോ... അതും മറ്റുള്ളവരെപ്പോലെയായി. 

ഫ്രെഡി: അതിന്റെ...? 

റോസ്‌: കൊമ്പ്‌ പൊട്ടി. 

ഫ്രെഡി: ഛെ! [am 

റോസ്‌: Never mind അത്‌ ഒരു തരത്തില്‍ നന്നായി. 

ഫ്രെഡി: 1 am ടു! റോസയുടെ Favourite piece ആയിരുന്നല്ലോ 
അത്‌. . 

റോസ്‌: ഓ അങ്ങനെയൊന്നുമില്ല. ഗ്ലാസല്ലേ, പെട്ടെന്ന്‌ പൊട്ടും. നമ്മ 
ളെത്ര ലല! ആയിരുന്നാലും... 

ഫ്രെഡി: എന്നാലും ഞാന്‍ കാരണം. 

റോസ്‌: അതിനൊരു Operation നടത്തീന്ന്‌ വിചാരിച്ചോളാം ഞാന്‍... 
ആ കൊമ്പ്‌ എടുത്തുകളയാന്‍... ഇപ്പൊ അത്‌ മറ്റ്‌ കുതിരകളെ 
പോലെയായി. ഇനി അത്‌ ഒറ്റപ്പെടാതെ സുഖമായിട്ട്‌ തന്നെ ജീവി 
ച്ഛോളും. 

ഫ്രെഡി: അപ്പോ റോസിന്‌ തമാശേം ഒക്കെ പറയാനറിയാം! Yഠധ ൯0 
are very different. എനിക്കറിയാവുന്ന ആരേം പോലെയല്ല റോ . 
സ്‌. 1 നല എനിക്കത്‌ എങ്ങിനെയാ പറയേണ്ടതെന്നറിയില്ല. 
Usually ന good at expressing things. But now... 1 mean, you 


0 ഴു... റോസ്‌ സുന്ദരിയാണെന്ന്‌ ഇതുവരെ ആരെങ്കിലും പറ 
ഞ്ഞിട്ടുണ്ടോ? well, You are. റോസ്‌ എന്റെ വീട്ടിലായിരുന്നെങ്കില്‍ 
confidence ഉണ്ടാക്കാന്‍ ഞാന്‍ പഠിപ്പിച്ചു തന്നേനെ...കുട്ടീടെ 0 
ference ആണ്‌ കുട്ടീടെ Strength... സാധാരണ ആളുകള്‍ ആണ്‌ 
ഈ ലോകം മുഴുവന്‍ അവര്‍ common ആണ്‌. പക്ഷേ yഠധ are... 
You are like a Blue Rose. 

റോസ്‌: പക്ഷേ bl, റോസിന്‌ ചേര്‍ന്ന ക 

ഫ്രെഡി: But its right for you...You are Sd 

റോസ്‌: എങ്ങിനെ? 

ഫ്രെഡി: എല്ലാ അര്‍ത്ഥത്തിലും സത്യം. Your eyes, your hair നിന്റെ 
കൈകള്‍ എല്ലാം... ഞാന്‍....ഞാന്‍ 
Somebody need give you confidence and make you feel proud. 
Somebody Ought 10 kiss you..Rose.. 

കുറച്ച്‌ നേരം അവനി അവളുടെ കജ്ണിജ്തന്ന നോക്കിക്കൊണ്ങ്‌ കരം 

ഗ്രഹിച്ചു കകൊണ്ട്‌നില്‍ക്കുന്നു. പിന്ന ദ്ധ) അകന്നു മാറുന്തു. വാ 

തിലരികിലേക്ക്‌ വന്ന്‌ പിന്നെയും ചഠറിത്തുടങ്ങിയ മഴയ നോക്കി ത്തില്‍ 

കന്നു. 

ഫ്രെഡി: റോസാ നീ എന്റെ വീട്ടിലുണ്ടായിരുന്നെങ്കില്‍ ഞാനും നീലി 
നെപ്പോലെ ആരെയെങ്കിലും മ്1൩ലനന്‌ കൂട്ടിക്കൊണ്ടുവന്ന്‌ നിന്നെ 
പരിചയപ്പെടുത്തി... 0 know, to introduce the right type of... 
പക്ഷേ നീലിന്‌ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റു പറ്റി. 
ഒരു പക്ഷേ ഞാനിതൊന്നും പറയേണ്ട കാര്യമില്ലായിരിക്കാം. 
എന്നെ ക്ഷണിച്ചതിന്‌ വേറെ ഉദ്ദേശ്യം ഒന്നും ഇല്ലായിരിക്കാം പക്ഷേ 
അഥവാ അങ്ങിനെയെന്തെങ്കിലും... ഉണ്ടെങ്കില്‍ ഞാന്‍...ഞാനതി 
ന്‌....പറ്റിയ ആളല്ല. റോസ്‌ എന്നെ തെറ്റിദ്ധരിക്കുന്നതിന്‌ മുമ്പ്‌ മനസ്‌ 
വേദനിക്കുന്നതിനു മുമ്പ്‌ 1 must tell you that..ഞാന്‍ already 
engaged ആണ്‌. Bey എന്നാണ്‌ പേര്‌. എന്റെ ഒരു distant rela 
6൪ ആണ്‌. കുട്ടിക്കാലം മുതലേ... ഞങ്ങള്‍ തമ്മില്‍... 1 Sorry...if 
1 have hurt your feelings. റോസ്‌, റോസ്‌ എന്തെങ്കിലും പറയാ 
ത്തതെന്താ... 

അവള്‍ ധീരമായ! ചിരിക്കാന്‍ ശമിക്കുന്നു. പൊട്ടിയ ആ ഗ്ലാസ്‌ക്ീവ? 

മെ അദവശന്റ്‌ കയ്തി്‌ വച്ചു കൊഴുക്കുന്നു. 

ഫ്രെഡി: എന്തിനാ... എന്തിനാ... റോസ്‌ ഇത്‌.... എന്നോട്‌ എടുക്കാനാ 

ണോ? 

റോസ്‌. ഒരു ഓര്‍മ്മയ്ക്ക്‌. 

എത്തു പറയണമ്മന്നഥിയ്ജത അധ്ഥള്‍ പകച്ചു പോയി വളര പ്രസ 

ന്നമായ 60൨അമ്ളാടെ മാര്‍ഗരറ്റ്‌ വരുന്നു കയ്തിജ്‌ മധുരപഠനിയവുമു 

ണ്ട, ഉറക്ക പടിരക്കാണ്ങ്‌ 

മാര്‍ഗരറ്റ്‌: ‘Lemonade, Lemonade, Lemondae made in the shade, and 

stirred with a spade, good enough for any old maid” ഞാന്‍ നി 
ങ്ങള്‍ക്ക്‌ കുറച്ച്‌ light drinks ഉണ്ടാക്കി. 

മാര്‍ഗരറ്റ്‌; Why Rose you look so serious! 

ഫ്രെഡി: ഞങ്ങള്‍ കുറച്ച്‌ ട്ട ആയ ചില കാര്യങ്ങള്‍... 

മാര്‍ഗരറ്റ്‌: വ ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ വളരെ serious minded 

ആണ്‌. എന്റെയൊക്കെ ചെറുപ്പത്തില്‌ എന്തൊരു ബഹളമായിരു 
ന്നെന്നോ ഞാനൊക്കെ. 


- ഫ്രെഡി: ഇപ്പഴും നനന, വലിയ മാറ്റമൊന്നുമില്ല. 


മാര്‍ഗരറ്റ്‌: Ha.. ha.. ba..tonight!! ഇന്ന്‌ ഞാനാകെ excited അല്ലേ! ഈ 
occasion ല്‍ how else can I ! 

ഫ്രെഡി: ഇത്രയൊന്നും ബുദ്ധിമുട്ടേണ്ടിയിരുന്നില്ല. 

മാര്‍ശരറ്റ്‌: Not at all. It is such a pleasure to have you here. ഇതിനും 
മുമ്പേ കൊണ്ടുവരേണ്ടതായിരുന്നു ഫ്രെഡിയെ എന്ന്‌ ഞാന്‍ നീ 
ലിനോട്‌ പറയുകയായിരുന്നു. ഇനീപ്പോ നല്ല പരിചയമായ സ്ഥി 


ഓണപ്പതിപ്പ്‌ 
ആഗസ്ററ്‌ 2004 ൦ 247 


തിക്ക്‌ മോന്‍ കൂടെ കുടെക്കുടെയൊക്കെ വരണം കേട്ടോ. ങാഹാ 
ഞാന്‍ അകത്ത്‌ പൊയ്ക്കോളാം ചെറുപ്പക്കാര്‌ സംസാരിക്കുന്നി 
ടത്ത്‌ എനിക്കെന്താ കാര്യം അല്ലേ. 
I know, 1 know. 

അവര്‍ പോകാതായി തുടങ്ങുന്നു. 

ഫ്രെഡി: Please wait... actualhy...ഞാന്‍ പോകാന്‍ തുടങ്ങുകയായിരു 
ന്നു. 

മാര്‍ഗരറ്റ്‌: ഇത്ര നേരത്തെയോ! The night is too young Fred. You 
must be joking. 

ഫ്രെഡി: അതല്ല. ന്ത എനിക്കു പോകാറായി. ട്ര ല്‍ നിന്ന്‌ ഒരാ 
ളെ നലം ചെയ്യാനുണ്ട്‌. എന്നെ കണ്ടില്ലെങ്കില്‍ 86% പിന്നെ. 

മാര്‍ഗരറ്റ്‌; Betty? Who's Berty? 

ഫ്രെഡി: ഞാന്‍ ലളി ആയിട്ടുള്ള കുട്ടിയാ. She had gone up to 
Madras for an interview 

മാര്‍ഗരറ്റ്‌; oh Is it? Engagement എന്നു പറഞ്ഞാല്‍? 

ഫ്രെഡി: ഈ ദ്ധ nd ല്‍ സമന്മ൦ നടത്തണമെന്നാ. അപ്പോഴേയ്ക്കും 
എന്റെ ഭഴദഴ്ng ഗവേ ഉം തീരും. 

മാര്‍ഗരറ്റ്‌: oh! How nice? നീല്‍ പക്ഷേ... ഒന്നും. 

ഫ്രെഡി: ഇല്ല. ഞാന്‍ ഓഫീസില്‍ ആരോടും പറഞ്ഞിട്ടില്ല. വെറുതെ 
ഓരോന്നു പറഞ്ഞു...പിന്നെ.... അപ്പോള്‍ ഞാന്‍....It's been 2 
wonderful evening, you took so much trouble to... 

മാര്‍ഗരറ്റ്‌; Oh ! it’s nothing at all... 

ഫ്രെഡി: എന്നാല്‍....ഞാന്‍....ഇറങ്ങട്ടെ. നീല്‍ വരാന്‍ നില്‍ക്കുന്നില്ല. 
ഇപ്പഴേ വൈകി. വണ്ടിയിറങ്ങി എന്നെ കാണാതായ അവള്‍ എന്നെ 
നിലത്തു നിറുത്തില്ല. . , 

മാര്‍ഗരറ്റ്‌: Yes 1 know... ഈ (സ്ത്രീകളുടെ ഒരു കാര്യം അല്ലേ? 0000 
bye Mr.Fred, I wish you luck happiness and success.. എല്ലാം 
Rost also wishes you that അല്ലേ..... Rose? 

റോസ്‌: ഉം 

ഫ്രെഡി: Good bye Rose. Your present, ഞാന്‍ സൂക്ഷിച്ചു വയ്ക്കും. 
ഞാന്‍ പറഞ്ഞുതന്ന കാര്യങ്ങള്‍ മറക്കണ്ട. Thanks again. Good 
bye. 

അയാള്‍ പുറത്ത നനുത്ത മഴച്ചാറലികേക്കു നടന്നു. 


സീന്‍ 23 

ഭക്ഷണമുറി 

അമ്മയ്ക്കും മകള്‍ക്കും പരസപരം നോക്കാന്‍ കഴിയുന്നില്ല. അവരീ 

അകന്നു നില്‍ക്കുന്നു. ചാറിത്തുടങ്ങിയ മഴയെ നോക്കി മാീഗമറ്റും. 

പഴ ഗ്രാമഫോണ്‍ (doa fawn അലന്ധമാതി (ശ്രമിക്കുന്ന മാ 

നും. 

മാര്‍ഗരറ്റ്‌; ചില കാര്യങ്ങള്‍ ഇങ്ങനെയാ. ഒന്നും നമ്മള്‍ വിചാരിച്ചതു 
പോലെയാവില്ല. പെണ്ണിനെ കാണാന്‍ വന്നയാള്‍ ഗേജ ആയി 
രുന്നത്രെ. എന്നിട്ട്‌ നമ്മള്‍ ഇങ്ങനെ പഴയ ഗ്രാമഫോണ്‍ പാട്ടും 
കേട്ട... . 

തജ കടന്നുവരുന്നു. 

മാര്‍ഗരറ്റ്‌: നീല്‍...നല്ല രസമുള്ള ഒരു കാര്യം....നിന്നോട്‌ പറയാനുണ്ട്‌. 

നീല്‍: ഫ്രെഡ്‌ എവിടെ? പോയോ? 

മാര്‍ഗരറ്റ്‌: അയാള്‍ കുറച്ച്‌ നേരത്തെ പോവേണ്ടി വന്നു. നീ ഞങ്ങളോ 
ട്‌ കാണിച്ച പണി കൊള്ളാം. 

നീല്‍: What do you mean? 

മാര്‍ഗരറ്റ്‌: അയാള്‍ ദേളി ആണെന്ന്‌ നീ ഞങ്ങളോട്‌ പറഞ്ഞില്ല 


ല്ലോ. 


നീല്‍: ഫ്രെഡ്‌? engaged? 


മാര്‍ഗരറ്റ്‌: എന്നാണ്‌ അയാള്‍ പറഞ്ഞത്‌. 

നീല്‍: ഓഹോ? എനിക്കറിയില്ലായിരുന്നു. 

മാര്‍ഗരറ്റ്‌. അത്‌ വളരെ നന്നായി. നീ നിന്റെ ഫാക്ടറിയിലെ അടുത്ത 
പരിചയക്കാരനെന്നല്ലേ പറഞ്ഞത്‌ ഫ്രെഡിവെപ്പറ്റി. 

നീല്‍: പക്ഷേ, ഞാനെങ്ങനെ അറിയാനാ. 

മാര്‍ഗരറ്റ്‌: Strange! അടുത്ത friend marry ചെയ്യാന്‍ പോകുന്നത്‌ നിന 
ക്കുമാത്രം അറിയില്ല. 

നീല്‍: Fac യില്‍ ഞാന്‍ പോകുന്നത്‌ പണിയെടുക്കാനാ. ഓരോ 
രോ വിശേഷങ്ങള്‍ പറഞ്ഞു കൊണ്ടിരിക്കാനല്ല. 

മാര്‍ഗരറ്റ്‌: നിനക്ക്‌ എവിടെയായാലും ഒന്നും അറിയില്ലെടാ. നീ ജീവി 
ക്കുന്നത്‌ ഒരു സ്വപ്നലോകത്തിലാ. You live in illusion 

അമാശീ പോകാല്‍ തുടങ്ങുന്നു. 

മാര്‍ഗരറ്റ്‌: നീ എവിടേക്കാ... 

നീല്‍: ഞാന്‍....സിനിമയ്ക്ക്‌... 

മാര്‍ഗരറ്റ്‌: നന്നായി ഞങ്ങളെ രണ്ടുപേരേം വിഡ്ഡികളാക്കിയിട്ട്‌ നീ 
പെയ്ക്കോ.. ഇത്രയും ചെലവും. ഒരുക്കോം.. എല്ലാം... വേറൊരു 
പെണ്ണിന്റെ [nc ക്ക്‌ വേണ്ടി... എന്നിട്ട്‌ നീ സിനിമയ്ക്ക്‌ പൊ 
യ്ക്കോ... ഞങ്ങളെക്കുറിച്ച്‌ ഓര്‍ക്കുകയേ വേണ്ട. പപ്പ ഉപേക്ഷി 
പ്പോയ മമ്മയെക്കുറിച്ച്‌ ഓര്‍ക്കണ്ട. ജോലിയില്ലാത്ത....ഞൊണ്ടി 
യായ...നിന്റെ ട്ട നെ കുറിച്ച്‌ ഓര്‍ക്കണ്ട.... അതൊന്നും നിന്റെ 
സൌകര്യത്തിന്‌ ചേരില്ല. നിന്റെ സ്വാര്‍ത്ഥതയ്ക്ക്‌ ഉ൦...ഉ0.. സിനിമ 
യ്ക്ക്‌ പോ... 

നീല്‍: Yes 1 ണ ഉഠing! എന്റെസ്വാര്‍ത്ഥതയെപ്പറ്റി മമ്മ എത്ര നിലവിളി 
ക്കുന്നോ അത്രയും വേഗം ഞാന്‍ പോവും...ഞാന്‍ പോവും...പക്ഷേ 
സിനിമയ്ക്കല്ല. 

മാര്‍ഗരറ്റ്‌: പോടാ...എവിടേന്ന്‌ വച്ചാല്‍ £0...yOU..your selfish dreames 
പൊയ്ക്കോ....പൊയ്ക്കോ 

നില്‍ വേഗത്തില്‍ പോകുന്നു. 


സീന്‍ 24 

കല്‍ക്കത്ത 

Montage (appartment) 

വീട്‌ വിട്ട്‌ ഇറങ്ങുന്ന യുവാവഥയ സിലി്റ്യും കഥയുടെ ആല്യാതാ 
വായ നിലിമശ്ശ്തും ചരങ്ങൾ ഇടകലര്‍ത്ത) - മഴയുഭടയും ചില്ല) 2 
കത്തിലൂടെ നിലിമ്റി തത നോക്ക്‌ തിന്ന മാര്‍ഗമരറ്റിമ്മ്യും മോസ്‌ 
യുടേയും ഇമ്മജ്യകള്‍. തീവമായ ഒരു വൈകാരിക മുഹൂര്‍ത്തത്തില്‍ 
തിന്നും മനഃസ്ധന്നിദ്യം തിരിച്ചെടുക്കുന്ന ന്‌. എഴുത്തു മശയക്കരു 
കിമീ ഇരുന്ന്‌ അതാശി വിതുന്യയന്തു. ആരൂദമായ ആ ദൃശ്യമത്ത കിറ്മു 
റിച്ചുകൊൊങ്ങ്‌ 


സീന്‍ 25 

കല്‍ക്കത്തനഗരം 

(Montage) 

തിരക്കേറിയ നശ്രവീഥിയുടെ മധ്യത്തിലുടെ ഒരു (കാം ശബം മുഴക്കി 

മക്കാങ്ട്‌ കടന്നുപോകുന്നു. തഅതിലിരിക്കുന റിനെ നമുക്ക്‌ കാണ്ണാം. 

പഴയ, നിറംമങ്ങിയ പശ്ചാത്തലമുള്ള നഗര ചത്വരത്മിലുമട ആരെ 

മോ അനേഷിച്ച്‌ തിങ്ങുന്ന നിമി, 

നീല്‍ (ശബ്ദം): പഴയകാലം മറന്നു പോയാല്‍ അതാവര്‍ത്തിക്കാന്‍ 
നിര്‍ബന്ധിതനാവുമെന്ന്‌ ആരോ പറഞ്ഞു. നമ്മെ എവിടെയോ 
പിടിച്ച്‌ തളയ്ക്കുന്ന ഒരു നങ്കൂരം പോലെ കാലം! 


സീന്‍ 26 
ഫ്രെഡിയുടെ വീട്‌ 


മലയാളം ഓണപ്പ തി പ്പ്‌ 


ആഗസ്ററ്‌ 2004 ൽ 248 


കൽക്കത്ത 


. merlvonomog Enid കരു ‘പഴയ ബംഗാളി രി, ക്ക്‌ 
കടന്നു ചെല്ലുന്ന തീജ്‌. മുകള്‍ നിലയില്‍ ചെടിച്ചട്ടികള്‍ക്ക്‌ വള്ള B 


HAT അന്ധതുകാമനായ NLD നിജ്‌ amen | 
കകരികിലെത്താല്‍ കോവണി കയഗിപ്പോമ്യന്തു. ന്നു. അയാള്‍ 


നീല്‍ (ശബ്ദം): മറ്റൊരാളായ്‌ തീരണമെങ്കില്‍ ഈ ഓര്‍മ്മകളില്‍ നി 


ന്നും രക്ഷനേടുകമാത്രം വഴി. മുഖപരിചയം കൊണ്ട്‌ ആരെന്ന്‌ ഓര്‍ 
ക്കാനായ്‌ ശ്രമിക്കുന്ന ഫ്രെഡി. നീല്‍ അയാള്‍ക്കടുക്കലേക്ക്‌ നട 
ന്നു. | 


“ നീല്‍: റിമമ്പർ മീ ഫ്രെഡ്‌? പം 
* പുഫഥിയുടെ മുഖത്ത്‌ ഒരു പരിചിത ഭാവം ഞെളിയമേ; 


സീന്‍ 27 

നീലിന്റെ അപ്പാര്‍ട്ട്‌മെന്റ്‌ 

പുസ്തകങ്ങളും എഴുത്തു സാമഗികളും നിറഞ്ഞ സ്വീകരണമുറിയുടെ 

കമ്്റത്മ്‌ വിത്‌ ചെയറില്‍ ഇരുന്നുകൊണ്ട്‌ വൃദ്ധയായ മാര്‍ഗമറ്റ്‌തല ൭ 

മത്തിനോക്കി...കടന്നു വരുന്നത്‌ ആരണ? ON 

നീല്‍ (ശബ്ദം): മമ്മാ....00...ആരാ വന്നിരിക്കുന്നതെന്നറിയുമോ? 11 
is Freddy. Freddy Ivans. 7 ലം 

മാര്‍ഗരറ്റ്‌: Oh my goodness!! Freddy Ivans!! what a surprise! ഇതാ 
@ാ Mr Ivans? Let me remember the name (അവര്‍ ഒന്നോര്‍ത്തു) 
Betty ! isn't it? do come in..... come.അവര്‍ കൂട്ടികളുടെ നെറുക 
യില്‍ കൈ വച്ചു | : ES pet 

മാര്‍ഗരറ്റ്‌ “How sweet they dre!” soe 18 

നീല്‍: Fred ഇന്ന്‌ ഡ്‌ ചെയ്യുമെന്ന്‌ പറഞ്ഞിരുന്നു. ഞാന്‍ മമ്മയോ 
ട്‌ പറയാതിരുന്നതാ. ഒരു നട ആയിക്കോട്ടെ എന്ന്‌ കരുതി. 


മാര്‍ഗരറ്റ്‌: Same old Niel!! ഒരു മാറ്റവുമില്ല നിന്റെ ആ സ്വഭാവത്തിന്‌. | 


അവര്‍ അകത്തേക്ക്‌ നടന്നു. 
സീന്‍ 28 

ഭക്ഷണ മുറി 

അവരെല്ലാവരും ഇരിക്കുകയാണ്‌ പഴയ ആല്‍ബം തുഗത്ന്‌മുഫഡിക്ക്‌ 
കാണിച്ചു കൊഴുക്കുകയാണ്‌ മാര്‍ഗ്‌ 


മാര്‍ഗരറ്റ്‌: ഇപ്പോ, ഏഴ്‌ വര്‍ഷമായി റോസ്‌ പോയിട്ട്‌ മധുരയ്ക്കടുത്തുള്ള 
ഒരു Sanitor്uസത്തില്‍ ആയിരുന്നു കുറേക്കാലം. Completely with 
dn ആരെയും കാണാതെ.. സംസാരിക്കാതെ. 

SanitoriumomceIags como /ക്മഴമിലുക്ക മരാഗാവസ്ഥയും 

സാതിഗ്ഗോറിയത്മിലലെ അവളുട ജീവിതമത്മയ്ും കാണിക്കുന്ന ദൃശ്യ 

ങ്ങള്‍. 

മാര്‍ഗരറ്റ്‌: In the end she was feeling better. കൊച്ചിയില്‍ വരണം, 
missionary work ചെയ്യണം എന്നൊക്കെയുണ്ടായിരുന്നു. അപ്പോ 
ഴേക്കും ഉന്മാദാവസ്ഥയിലുള്ള ഒരു രോഗിയുടെ ആര്‍ത്തനാദം കേട്ട്‌. 
ഭീതിയോടെ ചുരുണ്ടുകൂടിക്കിടക്കുന്ന റോസ്‌. സ 

മാര്‍ഗരറ്റ്‌ (ശബ്ദം): അപ്പോഴേക്കും ഞങ്ങള്‍ നാട്ടിലെ വീട്‌ വറ്റ. 
പിന്നെ ഒരു ദിവസം...പെട്ടെന്നായിരുന്നു. Nervous attack...She 
was sinking : 


സീന്‍ 29 

നീലിന്റെ എഴുത്തുമുറി 

വോസ്ധിമ്ററ്‌ അത്ത്യത്തെക്കുറിച്ചുള്ള ഭാര്‍മ്മകളില്‍്‌ നിനനും വിമുക്ത 
oY നിജ്‌. 3 

നീല്‍ (ശബ്ദം): എനിക്ക്‌ പശ്ചാത്താപമില്ല റോസ്‌...വേദനയുണ്ട്‌... അത്‌ 


ഓണപ്പതിപ്പ്‌ 
ആഗസ്ററ്‌ 2004 ൦ 249 


രണ്ടും ഒന്നല്ല... എനിക്കറിയാം. നീല്‍ വീട്‌ വിട്ടിറങ്ങിയ ആ മഴ 
യുള്ള ദിവസം മാര്‍ഗരറ്റും റോസും ചില്ലൂപാളിയിലുടെ നോക്കി 
നിന്ന ഓര്‍മ്മ ഒരിക്കല്‍കൂടി നീല്‍ അനുഭവിക്കുന്നു. 
നീല്‍ (ശബ്ദം): ഒരു നിമിഷം കൊണ്ട്‌ നമുക്ക്‌ ചിലപ്പോള്‍ ഒരായു 
സ്സ മുഴുവന്‍ ജീവിച്ച്‌ തീര്‍ക്കാം. ശുഭാന്ത്യമില്ല റോസ്‌ ഈ കഥ 
കാരണം. ഒന്നും അവസാനിക്കുന്നില്ല ഈ ജീവിതത്തില്‍. 
ന്നും. 
De താളി മൃദുവായ ഒരു കരസ്പര്‍ശം മറാസന്ധിമ്റ്തേ: ഒരു 
മഴുകുതിര? മട്ടത്തിന്റെ അലയകിക ;പഭയില്‍ മങ്ങതില്‍ക്കയാ 
ഞവള്‍. തീലിനെ ഉഗ്നോക്കുന്നു - സ്നേഹത്തോട്‌ കാരുണ്യ 
ത്തോടട. 
നീല്‍ (ശബ്ദം): റോസ്‌, എന്റെ ഉള്‍ത്തടങ്ങളില്‍ നിന്റെയി മെഴുകുതിരി 
വെട്ടം എത്രകാലമായ്‌ പിന്തുടരുന്നു. നേര്‍ത്ത ലേസ്‌കര്‍ട്ടനുകള്‍ 
പറന്നാടി. ദൃശ്യത്തിന്‌ മേല്‍ ഒരു സ്നേഹസ്പര്‍ശം പോലെ മറ 
യുമ്പോള്‍ കുടെ റോസും അപ്രത്യക്ഷയാവുന്നു. 
നീല്‍ (ശബ്ദം): റോസ്‌. ഇടി മിന്നലുകല്‍ വെട്ടിത്തിളങ്ങന്ന പ്രകാശ 
മാണിന്ന്‌ ലോകത്തിന്‌. അതിന്‌ മുന്നില്‍ നിന്റയി മെഴുകുതിരി വെ 
ടടത്തിന്‌ എന്തുകാര്യം. 
കെടുത്തിക്കളയു റോസ്‌. ഇനിയാമെഴുകുതിരികള്‍ അണച്ചുകളയു. 
തീലില്‍ നിന്നും അകലാ ക്ഞ്ഞുത്ന മോസ്‌തമന്റ്‌ കത്തിലെ മെ 
ഴൂകുതിരികള്‍ ഉതിയണയക്കുന്തു. 
തരുട്ടില്‍ അലിഞ്ഞ്‌ അവളില്ലാതയ്മാരുന്നു. സജലങ്ങളായ മിഴികളു 
220 ആ മുടിക്ക്‌ സോക്കിയിരിക്കുന്ന നിജി 


. നീല്‍: ഗുഡ്‌ ബൈ റോസ്‌... ഗുഡ്‌ ബൈ. 


ഇറ്റുവീണ കണ്ണി അമഥശ്‌ തുടയക്കവേ... മമ്മയുടെ ശബ്‌ദം. നിമി 
നീയവിടെ എത്തു ചെയ്യുകയാ? 
കം. (൦൪ ഇവിടെ ദ്ധി; നീ വരനായ Wait ചെയ്യുകയാ grace 
പധാന 


സീന്‍ 30 
ഭക്ഷണമുറി 


മമേശമക്ാരമുകിമി എല്ലാവരും കാത്തിരിക്കയാണ്‌ 
മമ്മ മഴുകുതിര കൊളുത്തി വച്ചിട്ട്‌ 
മാര്‍ഗരറ്റ്‌; Come, Sit down baby.. നീല്‍ കടന്നുവന്ന്‌ ഇരിക്കുന്നു. 
മാര്‍ഗരറ്റ്‌; Let us say grace 

“For these..and all thy mercies.. Lord's holy name be praised® 
എല്ലാവരും വിവിധ വികാരങ്ങളോമട അമ്മറ്റപറയുു. 
മാര്‍ഗരറ്റ്‌: ആമേന്‍ 
ലൈകാരികമായ ഒരു സ്ധത്വനം നേടിക്കഴ്ഞ്ഞ ഭാവമാണിപ്പോോള്‍ ൬ 
ലിമന്റ്‌ മുഖത്തിനു... ത്രതയക്ക്‌ ശാന്തിയാണ്‌ അയാള്‍ [പാര്‍ 
ത്ഥിക്കുമ്തത്‌ 


മള! ഉത്ധ്ഥഹത്തിലാണ്‌ മാര്‍ഗരറ്റ്‌ ഖ്ഫഡിയുടെ കുട്ടികളോട്‌ കളിത 


മാശകള്‍ പഠഞ്ഞുമകാണ്ട്‌ അവരീ ഭക്ഷണം വിളന്ധാന്‍ തുടങ്ങുന്നു. 

ക്യാമറ മെല്ലെ പില്‍വാങ്ങുന്വോള്‍ Mantfe pieceന്‌ മുകളിലായ്‌ വെച്ച 

alam coma ചിതം ദൃശ്യമാഥ്ുനു. 

സ്ധാന്തിഗ്റോറിയത്തികലെ ദിനങ്ങളിമലനത്നില്‍ എടുത്ത ഒരു ച്തം. അമു 

ഭാവവും സ്നേഹവും തേടുന്ന വലിയ കണ്ണികള്‍ 

നീലിന്റെ (ശബ്ദം): അനശ്വരമായ ഒന്നുമില്ല റോസ്‌ ഈ ഭൂമിയില്‍. പക്ഷേ 
സ്നേഹമുണ്ട്‌, ആര്‍ദ്രതയുണ്ട്‌, ജീവിതമുണ്ട്‌... അതുമതി. എനി 
ക്കതുമതി. 

സുതാര്യമായ ലേസ്‌ കടല്‍. കാറ്റില്‍... റോന്ത്‌ ചിത്രത്ത വന്നു 

പതിയുന്നു. ദൃശ്യം ഇരുളുന്നു. 8 


ഡി. ശ്രീമാന്‍ നമ്പൂതിരി, 
പണ്ഡിതരത്നം കെ.പി. നാദായണപിഷാരോടി, 
ശ്രീമദ്‌ മുഡാനനുസ്വാമികള്‍ 
ഡിദലൈ/4 നൈസ്‌, 776 പേജുകൾ 
മുഖവില : 850 രൂപ 


അഥരവടവദ 
സംഹിത 


സമ്പൂര്‍ണ്ണമൂലവും ഗദ്യപരിഭാഷയും 
ഗദ്യൂപമരിഭാഷ : ഡി. ശ്രീമാന്‍ നമ്പൂതിരി 
അവതാരിക : ശ്രീമദ്‌ മൃഡാനന്ദസ്വാമികള്‍ 


പഠനം : എ. വി. രാധാകൃഷ്ണ വൈദിക്‌ 
ഡിമൈ 1/4 സൈസ്‌, 750-ല്‍ പരം പേജുകള്‍ 


പി ഒരമുച്ചടച്ചാല്‍ 60൭ രു. 


മുഖവില : 


പതിനെണ്ണായിരം ശ്ലോകങ്ങളും 335 അധ്യായ 
ങ്ങളും പന്ത്രണ്ട്‌ സ്കന്ധങ്ങളുമാകുന്ന കരചര 
ണാദി അവയവങ്ങളോടും ഉപാവയവങ്ങ 
ളോടും കൂടിയ പ്രതൃക്ഷക്യഷ്ണസ്വരൂപ 
മാണ്‌ ശ്രീമഹാഭാഗവതം. ഇപ്പോള്‍ സഅജന്യ 
നിരക്കില്‍ സ്വന്തമാക്കുക. 


ര്ങ്അ്ഹാഭാഗവതം 
സമ്പൂര്‍ണ്ണമൂലവും ഗദ്യപരിഭാഷയും 
ഗദ്യപരിഭാഷ : ഡി. ശ്രീമാന്‍ നമ്പൂതിരി 
സംശോധനവും അവതാരികയും : 
പണ്ഡിതരത്നം കെ.പി.നാരായണപിഷാരോടി 
ഡിദൈ 1/4 സൈസ്‌, 1152 പേജുകള്‍ 
മുഖവില; 00 രുപ [2,711 
ആയുര്‍വേദത്തിന്റെ അത്ഭുതകരമായ 
രോഗശമന പ്രഭാവവും ആരോഗ്യരക്ഷാ 
ചര്യകളും ക്ഷിപ്രഫലദായകങ്ങളായ 
ആയിരക്കണക്കിനുള്ള ഓഷധയോഗങ്ങളും 
വിസ്മയകരമായ രോഗോന്മുലനശേഷിയുള്ള 
ഒറ്റമൂലികളും വിശദമായി ഈ ഗ്രന്ഥത്തില്‍ 
പ്രതിപാദിക്കുന്നു. 


(3 വിജ്ഞാനകോശം 


സമ്പൂര്‍ണ്ണ ചികിത്സ : യോഗങ്ങളും (പ്രയോഗങ്ങളും 
ജനറല്‍ എഡിറ്റര്‍ : വൈദ്യഭൂഷണം 
കെ. രാഘവന്‍ തിരുമുൽപ്പാട്‌ 
ഡീമൈ 1/8 സൈസ്‌, 1415 പേജുകള്‍ 


മുഖവില : 


ജമാനുകപ്രഭാവനായ മഹാകവി കുഞ്ഞുകുട്ടന്‍ 
തമ്പുരാന്റെ പദുപഭിഭാഷയുടെ സമ്പൂര്‍ണ്ണ ഗദ്യാഖാനം 


സന്ധ്യ 
റിഹാഭാരര്‍ം 


പ്രോഫ. എ.ബാലകൃഷ്ണവാമിയര്‍, മീ. കെ.പി. സി.നാരാ 

യണ ഭട്ടതിരിരാട്‌, പ്രൊഫ. പി, ലക്ഷ്മിക്കുട്ടി Etc. 
ഗുരു നിര്യചൈതന്യയതിയുടെ മുഖപ്രസാദം 

ശ്രീ. കെ.പി. നാരായണപിഷാദടിയുടെ അവതാമിക 
ഡിദൈ 1/4. സൈത്‌, 900-ൽ പരം പേജുകള്‍ 


മുഖവില : 


M.0/0.D. അയയ്ക്കുക. 

ഗ്രന്ഥങ്ങള്‍ Speed 1205-ല്‍ ലഭിക്കുന്നതാണ്‌. 

SAMRAT PUBLISHERS 
Pavana,Pallikulam Road, 

Thrissur-1, Ph :2423691,2384918 


ന ഒറുലുച്ചടച്ചാല്‍ 4ട രൂ. 


വ്തി ഒരുവുച്ചടച്ചാല്‍ 700 രു. 


ലേഖനം 


തുറവൂര്‍ വിശ്വംഭരന്‍ 


ബലത്തിന്റെ 
ഉല്‍ദ്ത്തി വിചാരം 


മഹാഭാരതവ്യാഖ്യാനത്തില്‍ മാത്രമല്ല, 
രാമായണവ്യാഖ്യാനത്തിലും 
മാരാര്‍ക്ക്‌ പിഴവു സംഭവിച്ചിട്ടുണ്ട്‌ 


നാരദന്റെ അദ്പ്രായത്തര ക്ഷമയാണ്‌ 
ഏറ്റവും ശ്രേഷാമായ ബലം. ദൃഷിയും സന്ന്യാ 
സിയുമായ നാരദനില്‍നിന്ന്‌ നമുക്ക്‌ പ്രതീക്ഷി 
ക്കാവുന്നതാണ്‌ ഈ അഭിപ്രായം. സ്വമതം 
അദ്ദേഹം യുക്തിപൂര്‍വ്വം സ്ഥാപിക്കുകയും 
ചെയ്യുന്നു. 

“ആന്യശംസ്യം പരോ ധര്‍മ്മ: 

ക്ഷമാ ച പരമം ബലം 

ആത്മജ്ഞാനം പരം ജ്ഞാനം 

ന സത്യാദ്‌ വിദ്യതേ പരം.” 

(ശാന്തിപര്‍വ്വം. 329.12) 

[അഹിംസ(ആനൃശംസ്യംയാണ്‌ പരമമായ 
ധര്‍മ്മം. പരമമായ ബലം ക്ഷമയും. ജ്ഞാനം 
ആത്മജ്ഞാനവുമാണ്‌. സത്യത്തേക്കാള്‍ ശ്രേ 
ഷ്ഠമായി ഒന്നും തന്നെയില്ല] 

പ്രാണത്യാഗത്തിന്റെ അന്ത്യനിമിഷത്തില്‍ 
ചുറ്റിനും കൂടിനിന്നവരോട്‌ ഭീഷ്മര്‍ പറഞ്ഞു: 

“പ്രാണാനുദ്സഷ്ടുമിച്ഛാമി 

തത്രാനുണ്ഞാതുമര്‍ഹഥ 

സത്യേഷ്ഠ യതിതവ്യം വ: 

സത്യം ഹി പരമം ബലം” 

(അനുശാസനപര്‍വും. 167.49) 

[ഞാന്‍ പ്രാണന്‍ ത്യജിക്കാനാഗ്രഹിക്കു 
ന്നു. നിങ്ങള്‍ അനുവദിക്കുക. നിങ്ങള്‍ നി 
ങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു നിര്‍ 
ത്തുക. സത്യം തന്നെയാണ്‌ പരമമായ ബ 
ലം.] 

സ്വയം ഇന്ദിയനിഗ്രഹം സാധിച്ച്‌, അനുഭ 
വവൈവിദ്ധ്യങ്ങളിലൂടെ കാലിടറാതെ നടന്ന്‌, 
പലപ്പോഴും ധര്‍മ്മം വിധിക്കുന്നതില്‍ അമാ 
തതവും വൈമുഖ്യവും കാണിച്ചിട്ടുണ്ടെങ്കിലും 
തന്റെ അന്ത്യനിമിഷത്തില്‍ പ്രിയപ്പെട്ട പിന്‍ 
തലമുറയ്ക്ക്‌ ഭീഷ്മര്‍ നല്‍കുന്ന ഉപദേശം, 


മലയാളം ഓണപ്പതി പ്പ്‌ 


അദ്ദേഹം അതിനുമുന്‍പ്‌ അനുശാസിച്ചിട്ടുള്ള, 
ഏത്‌ അനുശാസനത്തേക്കാളും വിലപ്പെട്ടതാ 
ണ്‌. മനുഷ്യന്റെ താല്പര്യങ്ങളില്‍ വച്ച്‌ ഏറ്റ 
വും പ്രഥമമായ താല്പര്യം സ്വന്തം ജീവിതം നി 
ലനിര്‍ത്തിക്കൊണ്ടു പോവുകയാണല്ലോ. സ്വ 
ച്ഛന്ദമൃത്യുവായ ഭീഷ്മര്‍ ഇവിടെ മരണ 
ത്തിലേയ്ക്കു കുതിക്കുകയാണ്‌. ഇനി, അദ്ദേ 
ഹത്തിന്‌ ഒരു താല്പര്യവും അവശേഷിക്കുന്നി 
ല്ല. ജീവിതഭാരങ്ങളെല്ലാം അടര്‍ന്നു കൊഴി 
ഞ്ഞുപോയ ഈ ദിവ്യമുഹൂര്‍ത്തത്തിന്റെ പര 
മസ്വാതന്ത്യത്തില്‍ ഭീഷ്മരില്‍നിന്ന്‌ പുപോ 
ലെ വിടര്‍ന്നു വന്ന പ്രബോധനം സ്വാര്‍ത്ഥത 
യുടെ കളങ്കങ്ങള്‍ ഏശാത്തതാണ്‌. അതി 
നാല്‍. “സത്യം തന്നെയാണ്‌ പരമമായ ബല്‌ 
മെന്ന ഭീഷ്മവചനം ബലത്തെ സംബന്ധി 
ക്കുന്ന അന്തിമവിധിയായി നാം പരിഗണിക്ക 
ണം. അതിന്‌ വേറെയുമുണ്ട്‌ കാരണം. ഭീഷ്മര്‍ 
വേദവേദാംതത്ത്വജ്ഞനാണ്‌. അറിവായ 
അറിവുകളിലൊക്കെയും അദ്ദേഹത്തിനു തു 
ല്യന്മാരായി ആരെങ്കിലുമുണ്ടാകാമെന്നല്ലാ 
തെ അദ്ദേഹത്തെ അധകരിക്കുന്ന മറ്റൊരു 
ളില്ല. 

നാരദന്‍ ശുകനെ ഉപദേശിക്കുന്നതിലും 
കാണാം സത്യത്തിനു കൊടുത്തിരിക്കുന്ന പ്രാ 
ധാന്യം. “ന സത്യാദ്വിദ്യതേ പരം”. സത്യമാ 
ണ്‌ പരമം എന്നുതന്നെ ഇവിടെയും വിവക്ഷ. 
പ്രഹ്ലാദന്‍ മഹാബലിയെ ഉദ്ബോധിപ്പിക്കുന്ന 
തിലും കാണാം സത്യത്തിന്റെ പരമപ്രാധാന്യം. 
“സത്യം വ്രതപരം വ്രതം” വ്രതങ്ങളില്‍വച്ച്‌ ശ്രേ 
ഷ്ഠമായ വ്രതം സത്യമാണ്‌. 

“അഹിംസാ പരമോ ധര്‍മ്മ- 

സ്തഥാഹിംസാ പരം തപഃ 

അഹിംസാ പരമം സത്യം 

യതോ ധര്‍മ്മ: പ്രവര്‍ത്തതേ.” 

(അനുശാസനപര്‍വ്വം. 115.23) 

[അഹിംസയാണ്‌ പരമമായ ധര്‍മ്മം. പര 


ആഗസ്ററ്‌ 2004 ഭ 250 


മമായ തപസ്സും അഹിംസതന്നെ. പരമ 
മായ സത്യവും അഹിംസയാണ്‌. എന്തെ 
ന്നാല്‍ അതിലാണ്‌ ധര്‍മ്മം പ്രവര്‍ത്തിക്കു 
നത്‌. 

ഇതും ഭീഷ്മര്‍ ധര്‍മ്മപുത്രര്‍ക്ക്‌ നല്‍കുന്ന 
ജ്ഞാനോപദേശത്തില്‍പ്പെട്ടതാണ്‌. സത്യത്തി 

പ്രായോഗികരുപമാണ്‌ അഹിംസ. സത്യം 
പ്രവൃത്തിയില്‍ അഹിംസയായി പ്രതൃക്ഷപ്പെ 
ടുന്നു. സത്യം സാക്ഷാത്കരിച്ച വ്യക്തിയുടെ 
പ്രവ്ൃത്തികളെല്ലാം അഹിംസാത്മകമായിരി 
ക്കും. സത്യവും അഹിംസയും രണ്ടല്ല, ഒന്നുത 
ന്നെ. സത്യം തത്ത്വവും, അഹിംസ പ്രയോഗ 
വുമാണ്‌. സത്യമാണു പരമമായ ബലമെന്നു 
നിഷ്ക്കര്‍ഷിക്കുമ്പോള്‍ അഹിംസയുടെ അനു 
ഷ്ഠാനമാണ്‌ ബലങ്ങളില്‍വച്ച്‌ ഏറ്റവും മഹ 
ത്തായ ബലമെന്നാണ്‌ വിവക്ഷ. ബലവാന്മാര്‍ 
അഹിംസയില്‍ അടിയുറച്ചുനിന്നു പ്രവര്‍ത്തി 
ക്കുമ്പോള്‍ ദൂര്‍ബ്ദലന്മാര്‍ ഹിംസയില്‍ വ്യാപ്യ 
തരാവുന്നു. ഏതുബലവും ലോകത്തിന്റെ സ 
ന്ധാരണ(സംഃധാരണംത്തിന്‌ ഉതകുമെങ്കിലേ 
അതിന്റെ വിനിയോഗം ധര്‍മ്മമാവൂ. ഏതുബ 
ലത്തിലും മനുഷ്യനെ അനുഗ്രഹിക്കുന്ന ഒരു 
വരം വേണം. മനുഷ്യനെ നിഗ്രഹിക്കുന്ന ശാ 
പമാണു ബലത്തിലുള്ളതെങ്കില്‍ ആ ബലം അ 
ധാര്‍മ്മികമാണ്‌. ബലത്തിന്റെ സമഗ്രതയില്‍ 
എല്ലാ ബലങ്ങളേയും ഉള്‍ച്ചേര്‍ക്കാമെങ്കിലും, 
പ്രയോഗിക്കുമ്പോള്‍ അതിന്റെ ലക്ഷ്യം സംര 
ക്ഷണമായിരിക്കണം. ആധിപത്യം സ്ഥാപിക്കു 
ന്നതിനും ഭോഗസാമഗ്രികള്‍ വാരിക്കൂട്ടുന്നതി 
നും ബലം ഉപയോഗിക്കുമ്പോള്‍ അത്‌ നിഗ്രാ 
ഹകവും അഭിശപ്തവുമായ ശക്തിയായി തരം 
താഴുന്നു. 

അഗ്നിപോലെയും ജലം പോലെയുമാണു 
ബലം. അഗ്നി മനുഷ്യന്റെ അനുദിനാവശ്യങ്ങള്‍ 
നടത്തിത്തരുന്ന സേവകശക്തിയായി 
അവന്റെ പിന്നാലെ ആജ്ഞാകരനെപ്പോലെ 
സഞ്ചരിക്കുമ്പോള്‍ ഭൃത്യനാണ്‌. അഗ്നി, ജ്വാ 
ലാമാലകളിളക്കിപ്പടര്‍ന്നുപിടിച്ച്‌ സംഹാരതാ 
ണ്ഡവമാടുമ്പോള്‍ നശീകരണശക്തിയായി മാ 
റുന്നു. ജലം മനുഷ്യനേയും ഭൂമിയേയും പു 
ഷ്ടിപ്പെടുത്തുന്ന ക്രിയാശക്തിയായിരിക്കു 
വോളം അത്‌ ജീവദായകമായ പുണ്യാമൃത 
മാണ്‌ വര്‍ഷിക്കുന്നത്‌. എന്നാല്‍, അനുഗ്രഹ 
ത്തിന്റെ പരിധി തകര്‍ത്ത്‌ മലവെള്ളപ്പാച്ചി 


ലും പൊട്ടിയൊഴുക്കും പേമാരിയുമായി സം 


ഹാരത്തിന്റെ ര്ദ്രശക്തി പ്രകടിപ്പിക്കു 
മ്പോള്‍ ജലം മനുഷ്യന്‌ ഓടിയകലേണ്ടുന്ന 
വിനാശ്രദവമായി മാറുന്നു. ദാഹത്തിന്റെ പൊ 
രിച്ചിലില്‍ ചുണ്ടോടടുപ്പിച്ച്‌, ആര്‍ത്തിയോടെ 
മുതിക്കുടിക്കേണ്ടുന്ന പുണ്യാമൃതമല്ല, ജലം 
അപ്പോള്‍. ഇതുപോലെ ബലത്തിനും അനുഗ്ര 
ഹിക്കാനും നിഗ്രഹിക്കാനുമുള്ള ശക്തിക 
ളുണ്ട്‌. 


സത്യവും അഹിംസയും ധര്‍മ്മവും വ്യത്യ 
സ്ത്മായ ക്രിയാധാതുക്കളില്‍ നിന്ന്‌ നിഷ്പന്ന ' 
മായ പദങ്ങളാണെങ്കിലും വ്യാസദര്‍ശനത്തില്‍ ' 
അവ പര്യായപദങ്ങള്‍ പോലെ പ്രയോഗിക്ക 
പെട്ടിട്ടുണ്ട്‌. ബ്രഹ്മജ്ഞാനത്തിന്റെ ഫലമാണ്‌ 
സത്യസാക്ഷാത്ക്കാരം. സത്യം സാക്ഷാത്ക്ക ' 
രിക്കുമ്പോഴാണ്‌ അഹിംസ പ്രായോഗികജീവി 
തത്തില്‍ അനുഷ്ഠിക്കുമ്പോഴാണ്‌ അത്‌ ധര്‍ ! 
മ്മമാകുന്നത്‌. അഥവാ. ബ്രഹ്മാനുഭൃതിയുടെ 
പ്രായോഗികതലത്തിലുള്ള അനുഷ്ഠാനമാണ്‌ 
ധര്‍മ്മം. സര്‍വ്വജീവികളുടേയും ക്ഷേമപൂര്‍പ്ത 
മായ നിലനില്‍പ്പിനും അഭ്യുദയത്തിനും ശ്രേ 
യസ്സിനും വേണ്ടുന്ന ശാശ്വതമായ വ്യവസ്ഥയാ 
ണ്‌ ധര്‍മ്മം. ഈ വ്യവസ്ഥ ഭഞ്ജിക്കാതെ നോ 
ക്കാന്‍, ചില പ്രതിസന്ധികളില്‍, വ്യക്തിക്കും 
സമൂഹത്തിനും രാഷ്ട്രത്തിനും ഒറ്റയ്ക്കൊറ്റ 
യ്ക്കും സംഘടിതമായും ബലം പ്രയോഗിക്കേ 
ണ്ടിവരും.. ഈ ബലപ്രയോഗം ധാര്‍മ്മികമാ 
ണ്‌. അതുകൊണ്ടാണ്‌ ബലം ധര്‍മ്മത്തില്‍ ! 
അധിഷ്ഠിതമാണെന്ന സങ്കല്ലവും ധര്‍മ്മം ബ 
ലത്തില്‍ അധിഷ്ഠിതമാണെന്ന സങ്കല്ലവും വ്യാ 
സദര്‍ശനത്തിന്റെ ഭാഗമായി വരുന്നത്‌. സത്യ 
വും അഹിംസയും ധര്‍മ്മവും ബലവും പരസ്പ 
രപൂരകങ്ങളാണ്‌. 

ബ്രഹ്മം (ബ്രഹ്മാവല്ല) ചാതുര്‍വര്‍ണ്ണ്യം 
സൃഷ്ടിച്ചിട്ടും ലോകത്തില്‍ കര്‍മ്മം നടക്കാ 
തെ വന്നപ്പോള്‍ കര്‍മ്മനീയമായ ധര്‍മ്മത്തെ 
ക്കൂടി സൃഷ്ടിച്ചു. ബൃഹദാരണ്യകോപനി 
ഷത്ത്‌ പറയുന്നു: “തേ ച്രേയോ രൂപമത്യ 
സ്യൂഇത ധര്‍മ്മം; തദേതത്‌ ക്ഷത്രസ്യക്ഷ്രം 
യദ്ധര്‍മ്മഃ, തസ്മാദ്ധര്‍മ്മാത്‌ പരം നാസ്തി: 
അഥോ അബലീയാന്‍ ബലീയാംസമാശം 
സതേ ധര്‍മ്മേണ,.യഥാ രാജുഞൈവം; യോ 
വൈ സ ധര്‍മ്മ: സത്യം വൈ തത്‌. തസ്മാദ്‌ 
സത്യം വദന്തമാഹുഃ, ധര്‍മ്മം വദതീതി, ധര്‍മ്മം 
വാ വദന്തം സത്യം വദതീതി. ഏതദ്ധ്യേ 
വൈതദുഭയം ഭവതി.” (ബൃഹദാരണ്യകം. 
1.4.14). 

[അതുകൊണ്ട്‌ ബ്രഹ്മം ശ്രേയസ്സിനുത 
കുന്ന ധര്‍മ്മം സൃഷ്ടിച്ചു. ഈ ധര്‍മ്മം ക്ഷത്ര 
(ഭരണകുടംത്തെക്കുടി നിയന്ത്രിക്കുന്നതാണ്‌. 
അതുകൊണ്ട്‌, ഒന്നും അതിനേക്കാള്‍ ശ്രേഷ്ഠ 
മല്ല. അതിനാല്‍ ദുര്‍ബ്ദലന്മാര്‍ ബലവാന്മാരെ, 
രാജാവിനെക്കൊണ്ടെന്നപോലെ ഉയിക്കാനാ 
ഗ്രഹിക്കുന്നു. അധര്‍മ്മം സത്യം തന്നെയാകു 
ന്നു. അതിനാല്‍ സത്യം പറയുന്നവനെപ്പറ്റി 
ധര്‍മ്മം പറയുന്നുവെന്നു പറയുന്നു. ധര്‍മ്മം 
പറയുന്നവനെപ്പറ്റി സത്യം പറയുന്നുവെന്നും 
പറയുന്നു. അവ രണ്ടും ധര്‍മ്മം തന്നെയാകു 
ന്നുവല്ലോ] | 

ബൃഹദാരണ്യകത്തിലെ ഈ മന്ത്രത്തില്‍ 
സത്യവും ധര്‍മ്മവും ബലവും സമന്വയിപ്പിച്ചി 
രിക്കുന്നതിലെ ആര്‍ഷകല എത്ര മഹനീയമാ 


മലയാളം ഓണപ്പതിപ്പ്‌ 


യിരിക്കന്നുവെന്നുനോക്കുക ആയിരത്താണ്ടു 
കളുടെ സംഭവങ്ങളിലെ; അനുഭവങ്ങളി 
ലൂടെയും വളര്‍ന്നവന്ന രാഷ്ടപരിതത്തിന്റെ 
യും സാമൂൃഹികശാസത്തിന്റെ:ം. തത്ത്വചിന്ത 
യുടെയും ജ്ഞാനം ഒര; സൂക്തത്തിന്റെ സമ 
വാക്യത്തില്‍ മഹര്‍ഷി ശാശ്വതികരിച്ച;വച്ചിരി 
ക്കുകയാണിവിടെ ഗാസൂചിന്തയ;ം. ക്ലാസാ 
൯ര്യവും ഒരേലയത്തില്‍ അദ്വയീഭവിച്ച; നില്‍ 
ക്കുന്നു. 

ബൃഹദാരണ്യകോപനിഷത്തിലെ മറ്റൊരു 
സൂക്തം ശ്രധിക്കുക 

“തദ്വൈതത്സത്യം ബലേ പ്രതിഷ്ഠിതം: 
പ്രാണോ വൈബവം. തത്‌ പാണേ പ്രതിഷ്ഠി 
തം. തസ്മാദാഹൂര്‍ബ്ദലം. സത്യാദോഗീയ 
ഇതി. 

(ബൃഹദാരണ്യകം. 5.14.4. 

(അങ്ങനെയുള്ള ആ സത്യം ബലത്തില്‍ 
പ്രതിഷ്ഠിതമാകുന്ന;. പാണന്‍ തന്നെയാകു 
ന്നു ബലം. അതുകൊണ്ട്‌. അത്പാണനില്‍ 
പ്രതിഷ്ഠിതമാകുന്ന; അതിനാല്‍ ബലം സത്യ 
ത്തേക്കാള്‍ ശക്തിയേറിയതാണ്‌ എന്നു പറ 
യുന്നു) 


കിം 


HAMLET 


EICHMANN 
HIS LIFE AND CRIMES 
(Eichmann was the ceentre of the Nazi 
genocide against Jews of Europe) 
DAVID CESARANI 
Rs. 1074.00 


} SAW RAMALLAH 
(One of the finest existential 
accounts of Palestinian displacement} 
MOURID BARGHOTI 


Rs. 814.00 


THE TALISMAN OF TROY 
(A NOVEL) 
VALERIO MASSIMO MANFREDI 
Rs. 559.00 


THE READER 
(A NOVEL) 
- BERNHARD SCHLINK 
Rs. 272.00 


HAMLET 


Kurian Towers, Opp. Saritha Theatre, 
Kochi-18 Tel: 0484-2395389 


handpicked for you 


ആഗസ്ററ്‌ 2004 » 281 


ബലത്തിന്റെ അക്ഷയസ്രോതസ്സാണ്‌ പ്രാ 
ണന്‍. ആത്മാവ്‌ എന്ന അര്‍ത്ഥത്തിലാണ്‌ 
ഇവിടെ പ്രാണന്റെ പ്രയോഗം. ആത്മാവും ബ്ര 
ഹ്മവും ഒന്നുതന്നെ. അതിനാല്‍ ബ്രഹ്മ 
ത്തില്‍ നിന്ന്‌ ആവിര്‍ഭവിച്ച സത്യം ബലത്തില്‍ 
അധിഷ്ഠിതമാണ്‌. സത്യത്തിനും ബലത്തിനും 
തമ്മില്‍ ഇന്യഇനകബന്ധമാണു ഈ സൂക്ത 
ത്തില്‍ കല്പിച്ചിരിക്കുന്നത്‌. ബ്രഹ്മംബലം 
തന്നെയാകയാല്‍ ബലം സര്‍വ്വജീവികളുടേയും 
സംരക്ഷണത്തിനല്ലാതെ സംഹാരത്തിന്‌ ഉപ 
യോഗിച്ചുകുടാത്തതാണ്‌. സത്യത്തിനെതിരാ 
യും അത്‌ ഉപയോഗിക്കരുത്‌. സത്യത്തില്‍ 
എല്ലാത്തരം പ്രതിജ്ഞകളും, നിബന്ധനക 
ളും, ശപഥങ്ങളും, പാര്മാര്‍ത്ഥികസത്യവും, പ്ര 
തിഭാസികസത്യവും, വ്യാവഹാരികസത്യവു 
മുണ്ട്‌, രാജാവ്‌ ഒരു നിബന്ധനയിലേര്‍പ്പെ 
ട്ടാല്‍ ആ നിബന്ധന മേല്‍പ്പറഞ്ഞകാരണങ്ങ 
ളാല്‍ ലംഘിക്കാന്‍ പാടില്ല. അല്ലെങ്കില്‍ ആ 
കാരണം സാര്‍വ്വലാകികമായ വ്യാപ്തിയുള്ള 
തായിരിക്കണം. രാജാവ്‌ താനേര്‍പ്പെട്ട നിബ 
ന്ധന ലംഘിച്ചില്ലെങ്കില്‍ ഒരു രാജ്യമോ, ജന 


൭ 


വിവാഹത്തിനു 
മുന്‍പും പിന്‍പും 


നിങ്ങള്‍ക്കുണ്ടാകുന്ന ലൈംഗിക ബല 
ഹീനത അനുദവകെട്ട്‌ ജീവിതത്തില്‍ നി 
രാരയില്‍ കഴിയുന്നവര്‍ ഡോക്ടറോട്‌ 
പറയുവാന്‍ മടിക്കരുത്‌. അനേകം ലൈം 
ഗികരോഗികളെ ഫലപ്രദമായി ചികിത്സിച്ചു 
സുഖകെടുത്തിയിട്ടുള്ള ഡോകടര്‍ ഹക്കിം 
ഐ. ജെ. റാണ (൭൦൪. Re) അവര്‍കളെ 
നേരില്‍ സമീപിക്കുക. പ്രധാനചിക/ത്നകള്‍: 
ശക്തികുറവ്‌, നാഡിതളര്‍ച്ച, 


ഖലനം, ശീഫ്രസ്ഖലനം, ബലഹീനത, ധാതുക്ഷയം, ദാമ്പത്യപ 
രാജയം, സിഫിലിസ്‌, ഗുണോറിയ, വെള്ളപോക്ക്‌, പഴുഷ്പോക്ക്‌, 
മൂത്രാശയരോഗങ്ങള്‍, ചര്‍മ്മരോഗങ്ങള്‍, ബീജത്തില്‍ അണു 
ക്കര്‍കുറവ്‌, ഈ വക രോഗങ്ങള്‍ക്ക്‌ യുനാനി ഓഷധങ്ങളും 
ഉപദേശവും നല്‍കി രോഗം എത്ര പഴകിയതായാലും ഫല പ്രദമായി 
ചികിത്സിച്ചു സുഖഷഘെടുത്തുന്നു. കേരളത്തിലെ 40 വര്‍ഷമായി 
പ്രസിദ്ധിയാര്‍ജ്ജിച്ച പ്രമുഖസ്ഥാപനം. കേരളത്തിന്‌ വെളിയിലു 


ള്ളവരും 


കിത്സാനിര്‍ദ്ദേദവും 


നേരില്‍ വരുവാന്‍ കഴിയാത്തവരും 
വിശദമായി എഴുതി മറുപടിക്ക്‌ സ്റ്റാമ്പു സഹിതം എഴുതുക. ചി 
ഈഷധവും 
(വിദേശത്തുള്ളവര്‍ക്ക്‌ കത്തുമുഖേന ചികിത്സിക്കാവുന്നതാണ്‌ 


തയോ മുടിയുമെന്നു വരണം. അത്തരം ക്രി 
യാചടുലമായ സന്ദര്‍ഭത്തിന്റെ അനിവാര്യ 
മായ നിര്‍വ്വഹണം രാജാവിന്റെ ധാര്‍മ്മിക കര്‍ 
മ്മമായി അദ്ദേഹത്തെ പ്രചോദിപ്പിക്കു 
മ്പോള്‍ മാത്രമേ നിബന്ധനലംഘിക്കാവൂ. ധര്‍ 
മ്മപൂത്രര്‍ പ്രതിജ്ഞലംഘിച്ചാല്‍ അത്‌ രാജ്യ 
ത്തിനുവേണ്ടിയോ, ഇനങ്ങള്‍ക്കുവേണ്ടിയോ 
അല്ലാത്തതിനാല്‍ അത്‌ അദ്ദേഹത്തെ അധര്‍ 
മ്മത്തിലേയ്ക്ക്‌ പതിപ്പിക്കും. പത്നി അവമാ 
നിക്കപ്പെടുന്നു എന്നത്‌ അദ്ദേഹത്തിന്റെ വ്യ 
ക്തിപരമായകാര്യവും, കുടുംബപരമായ കാ 
ര്യവുമാണ്‌'. ഇതുരണ്ടും അദ്ദേഹത്തിന്റെ 
സ്വാര്‍ത്ഥവുമാണ്‌. സ്വാര്‍ത്ഥതയ്ക്കുവേണ്ടി 
പ്രതിജ്ഞലംഘിക്കുന്നത്‌ മഹത്വത്തിന്റെ 
ലക്ഷണമല്ല. അത്തരം ഭരണാധിപന്‍ രാജ്യ 
ത്തിനും, ജനങ്ങള്‍ക്കും രക്ഷകനും, വിശ്വസ്ത 
നുമായിരിക്കുകയില്ല. സ്വാര്‍ത്ഥതയ്ക്കുവേണ്ടി 
പ്രതിജ്ഞലംഘിക്കുന്ന ഭരണാധിപന്മാരു 
ടെ കൊടുംവാഴ്ചയില്‍ ഞെരിഞ്ഞമരുന്ന ജു 
നാധിപത്യത്തിന്റെ അതിര്‍ത്തിയില്‍ അഭ 
യാര്‍ത്ഥികളുടെ പിച്ചച്ചട്ടിയുമായി നീതിയ്ക്കു 


സ്വപ്നസ്‌ 


രോഴവിവരം 


അയച്ചു തരുന്നതാണ്‌ 


റോയി മെഡിക്കല്‍ ഹാള്‍: 


ൽ ഷണായ്സ്‌ മീയററിനു മ്പ, ഷേണോര്‍സ്‌ ജംഗ്ഷന്‍, ആലശുട്ട്‌ ആര്‍ക്കെയ്ഡ്‌ ഫാഷന്‍ ൭ 
0 ജല്ലി ദുന്‍വശം, എം.ജി. റഡ്‌, എറണാകുളം, കൊച്ചി - 35. 4689. 01:0484.:385181 $ 


൭൫ സമയം: രാവിലെ 9 മുതല്‍ രാത്രി 8 വരെ, ഞായര്‍ ഉച്ച വരെ 
൭൫൭൭൭൭൭൭൫൭൭൭൭൭൭൭൭൭൭൭൭൭൭൭൭൭൭൭൫൭൫൭൭൭൭൭൭൭൭൭൭൭൭൭൭ 


മലയാളം ഓണപ്പതി പ്പ്‌ 


വേണ്ടിയാചിച്ചുകഴിയുന്ന പരന്മാര്‍ക്ക്‌ 
യ്ക്കുവേണ്ടി പ്രതിജ്ഞലംഘിക്കാതിരുന്ന ദ്ധ 
പരയുഗത്തിലെ ധര്‍മ്മദേവന്റെ പുത്രനോട്സു 
വിശേഷമായ കൃതജ്ഞത തോന്നേണ്ടതാണ്‌ 
അതിനുപകരം അത്‌ അദ്ദേഹത്തിന്റെ ൭൪ 
ബ്ലല്യമായിക്കണ്ട്‌, സൈനികബലവും, സ്വന്തം 
ആയുധബലവുമുപയോഗിച്ച്‌ നഷ്‌ടപ്പെട്ട രു 
ജ്യധനാദികള്‍ തിരിച്ചു പിടിക്കാന്‍ കഴിയുമെന്ന 
ബലബോധം അദ്ദേഹത്തിനില്ലാതിരുന്നതു 
കൊണ്ടാണ്‌ പ്രതിജ്ഞാ പരിപാലനത്തിന്റെ 
കപടവേഷം ധരിച്ച്‌ കാനനവാസത്തിനിറ 
ങ്ങിയതെന്ന്‌ മാരാര്‍ ഇതിഹാസത്തിന്റെ ഗര്‍ 
ഭാശയത്തില്‍ നിന്ന്‌ ശ്രസ്തര്കിയ ചെയ്തെടു 
ത്താല്‍ അതു വെറും വ്യാജഗര്‍ഭ്ഭാന്തി മാത്രമേ 
ആവു. 

“അങ്ങനെ ഏതോ ചിലവികാരങ്ങളുടെ 
പ്രേരണാവിശേഷങ്ങളാല്‍ വേണ്ടും പോലെ 
ആലോചിക്കാതെ പറഞ്ഞുപോയ വാക്കിന്റെ 
പേരില്‍ “സത്യം, സത്യം” എന്നു വിചാരിച്ചട 
ങ്ങുന്നത്‌. 'വിധി, വിധി” എന്നുവച്ചടങ്ങുന്നതു 
പോലെതന്നെ, ഒരു ദുര്‍ബ്ദലതയും തന്മൂലം 
അധര്‍മ്മവുമാണെന്നായി, പ്രകൃതത്തില്‍ ആ 
കെക്കൂടിയുള്ള വ്യംഗ്യാര്‍ത്ഥം”. (ഭാരതപരൃട 
നം. പേ, 82) 


രാമായണത്തില്‍ 


ഇങ്ങനെയൊരു അടിസ്ഥാനരഹിതമായ 
നിഗമനത്തിലെത്തിയതും പോരാഞ്ഞ്‌ ധര്‍മ്മ 
പുത്രര്‍ മാത്രമല്ല; ആദ്യേതിഹാസത്തിന്റെനാ 
യകനായ രാമനും ഇതുപോലെതന്നെ, ഒന്നു 
പ്രയോഗിച്ചു നോക്കാന്‍ ബലമില്ലാതെ, കിട 
ച്ചതുകല്ല്യാണമെന്നരീതിയില്‍, അച്‌ഛന്റെ 
സത്യം പരിപാലിച്ചുകൊടുക്കുകയാണെന്ന ഭാ 
വത്തില്‍, കാനനവാസത്തിലേയ്ക്കു ചാടി ര 
ക്ഷപ്പെടുകയായിരുന്നു എന്നും കൂടി രാമായ 
ണത്തിന്റെ ഹൃദയസ്പന്ദനത്തില്‍ നിന്ന്‌ വ്യം 
ഗ്യാര്‍ത്ഥം വായിച്ചെടുത്തിട്ടേ മാരാര്‍ അടങ്ങി 
യുള്ളൂ. 

ദശരഥന്‍ കൈകേയിക്കുകൊടുത്ത രണ്ടു 
വരങ്ങള്‍ അവര്‍ വരിച്ചതനുസരിച്ചു പാലിച്ചു 
കൊടുക്കാന്‍ രാമന്‌ ബാദ്ധ്യതയൊന്നുമില്ല. 
അച്‌ഛന്റെ പ്രതിജ്ഞയോ വാക്കോ പാലി 
ച്ചു കൊടുക്കുന്നതും, അച്‌ഛന്റെ കടങ്ങള്‍ വീ 
ട്ടുന്നതും, ആഗ്രഹങ്ങള്‍ സാധിച്ചുകൊടുക്കു 
ന്നതും പുത്രധര്‍മ്മമാകുന്നത്‌ അച്ഛന്റെ ആ 
ചെയ്തികളെല്ലാം ധാര്‍മ്മികമായിരുന്നെങ്കില്‍ മാ 
ത്രമാണ്‌. ദശരഥന്‍ കൈകേയിയുടെ സാഹ 
സിക സേവനത്തില്‍ - വിരലുപയോഗിച്ച്‌ 
തേര്‍ച്ചക്രം തടഞ്ഞുനിര്‍ത്തിയത്‌ - മതിമറന്ന്‌ 
അവര്‍ക്ക്‌ വരം കൊടുത്തത്‌ അതിരുകടന്ന പ്ര 
വൃത്തിയാണ്‌. അനഭിജാതം കൂടിയാണത്‌. 
തേര്‍ച്ചക്രമൂരിത്തെറിച്ചു തേരുമറിഞ്ഞാല്‍ അ 


ആഗസ്ററ്‌ 2004൦ 252 


പകട്മായാലും. മരണമായാലും രണ്ടുപേര്‍ക്കും 
മരുമിച്ചാണു സംഭവിക്കുക. കൈകേയി തേര്‍ 
ച്ചകം തടഞ്ഞുനിര്‍ത്തിയത്‌ ഒന്നാമത്‌ അവര്‍ 
ക്ക്‌ തേരുമറിഞ്ഞ്‌ അപത്തുപറ്റാതിരിക്കാനാ 
ണ്‌ ദശരഥന്‌ ആപത്തുപറ്റാതിരിക്കാനെന്ന 
തിനേക്കാളും സ്വാഭാവികം അവര്‍ അവരുടെ 
തടിയുടെ രക്ഷനോക്കിയെന്നതാണ്‌. ഇനി, 
അങ്ങനെയല്ല: അവര്‍തികഞ്ഞ പതിവ്രതാര 
ത്നമായിരുന്നതിനാല്‍, താന്‍ മരിച്ചാലും ഭര്‍ 
ത്താവിനെ രക്ഷിക്കണമെന്നബദ്ധപ്പാടിലാണ്‌, 
വിരല്‍ ഇരുമ്പുകൊണ്ടായിരിക്കാന്‍ തരമി 
ത്ത ആ ഇളയതമ്പുരാട്ടി, തന്റെ വിരല്‍ കൊ 
ണ്ട്‌ തേര്‍ച്ചകം തടഞ്ഞുനിര്‍ത്തിയതെന്നും 
വരാം. അവരില്‍ നിന്ന്‌ പില്‍ക്കാലത്തു പ്രക 
ട്മായ സ്വഭാവത്തിന്റെ ഭീഷണരൂപം വച്ചുകൊ 
ണ്ടു നോക്കുമ്പോള്‍ അതിനു സാദ്ധ്യത വിരള 
മാണ്‌. ഭര്‍ത്താവിനെ രക്ഷിക്കുകയായിരുന്നു 
അവരുടെ പ്രഥമോദ്ദേശ്യം, സ്വരക്ഷയല്ല എന്ന്‌ 
ഒരു മനോവിശ്ലേഷകന്‍ തെളിയിച്ചാല്‍ത്തന്നെ 
യും ദശരഥന്‍ ആ മഹതിക്ക്‌ രണ്ടു വരങ്ങള്‍ 
കൊടുത്തതിന്റെ ദാമ്പത്യയുക്തി വൃക്തമാകു 
ന്നില്ല. കാരണം. ഭര്‍ത്താവിന്റെ ജീവന്‍ രക്ഷി 
ക്കേണ്ടത്‌. അത്രപതിവ്രതയല്ലാത്തസഹധര്‍മ്മി 
ണിയുടെ പോലും. കടമയാകയാല്‍ അതുനി 
റവേറ്റിയതിന്‌ വരങ്ങളുടെ പാരിതോഷികം 
അസ്ഥാനത്താണ്‌. അത്യാപത്തില്‍ സ്വന്തം 
ജീവന്‍ വെടിഞ്ഞും പതിയുടെ ജീവന്‍ രക്ഷി 
ക്കേണ്ടത്‌ പത്നിയുടെ ധര്‍മ്മമാണ്‌. പത്നി 
ക്കുവേണ്ടി ഇങ്ങനെചെയ്യേണ്ടത്‌ ഭര്‍ത്താ 
വിന്റെ ധര്‍മ്മവും. ധര്‍മ്മാനുഷ്ഠാനത്തിനു പാ 
രിതോഷികം കൊടുക്കുകയെന്നത്‌ മഹത്വ 
ത്തിന്റെയും ന്നത്യത്തിന്റെയും വഴിയല്ല. 
അതിലൊരു തരം താഴ്ചയുണ്ട്‌. ഒരു പ്രീ 
രിപ്പെടുത്തലുണ്ട്‌. പെട്ടെന്നു വെളിപ്പെടു 
തതാനാവാത്ത ഏതെല്ലാമോ അരുതായ്കക 
ളുണ്ട്‌. 
ഭര്‍ത്താവിന്റെ പിന്നില്‍ പത്തിയുയർത്തി 
പാമ്പുകടിക്കാന്‍ നില്‍ക്കെ അതുകണ്ടുവന്ന 
ഭാര്യ അതില്‍ തലയ്ക്ക്‌, ഭയത്തോടെയാണെ 


| തിലും, കിട്ടിയവടിയെടുത്തടിച്ചുകൊന്നാല്‍, 


ശബ്ദം കേട്ടുതിരിഞ്ഞു നോക്കിയ ഭര്‍ത്താവ്‌ 
ആ അമ്പരപ്പിനിടയില്‍ ഭാര്യയ്ക്ക്‌ ആഭരണ 
ങളോ, തുണിത്തരങ്ങളോ വാഗ്ദാനം ചെയ്യു 
മോ പിന്നെയെന്തുകൊണ്ടാണ്‌, ഒരു സാധാ 
രണ ഭര്‍ത്താവുമാത്രമല്ലാത്ത ദശരഥചക്രവര്‍ 


ത്തി തന്റെ സഹധര്‍മ്മിണിക്ക്‌ വരങ്ങള്‍ വാ 


ഗ്ദാനം ചെയ്തത്‌? ഇതിലാണ്‌ കൈകേയീ ദശ 
രഥബന്ധത്തിന്റെ അന്ധകാര രഹസ്യങ്ങള്‍ 
ഒളിഞ്ഞുകിടക്കുന്നത്‌. അതു മറ്റൊരു പ്രബ 
ന്ധവ്വിഷയമാകയാല്‍ അതിലേയ്ക്കു കടക്കു 
ന്നില്ല, 

ആവശ്യപ്പെടാത്തവരം അനര്‍ഹമായ 
സന്ദര്‍ഭത്തില്‍ക്കൊടുത്തു എന്നതുമാത്രമല്ല 


ദശരഥന്റെ വീഴ്ച. യുദ്ധഭൂമിയിലേയ്ക്ക്‌ ഭാര്യ 
യെക്കൊണ്ടുപോയി എന്നതും അദ്ദേഹത്തി 
ന്റെ വീഴ്ചയാണ്‌. ദോവാസുരയുദ്ധത്തില്‍ ഇ 
ന്രനെ സഹായിക്കാന്‍ പുറപ്പെട്ടരാജാവ്‌ ഭാ 
ര്യയെ സഹയാത്രികയാക്കേണ്ട അനിവാര്യത 
യെന്തെന്ന്‌ വ്യക്തമല്ല. കൈകേയി പ്രശസ്ത 
യായ യുദ്ധവിദഗ്ധയുമായിരുന്നില്ല. കൂടെ 
ക്കൂട്ടിയാല്‍ത്തന്നെ ഇന്ദ്രന്റെ രാജധാനിയില്‍ 
ഇന്ദ്രണിയോടുകുടി അയോദ്ധ്യയിലെ വിശേ 
ഷങ്ങള്‍ അയവിറക്കി ആ തമ്പുരാട്ടിക്ക്‌ 
സമയം ചെലവഴിക്കാന്‍ എന്തെങ്കിലും പ്രതി 
ബന്ധമുണ്ടായിരുന്നിരിക്കാന്‍ സാഹചര്യം 
കാണുന്നില്ല. യുദ്ധരംഗത്തേയ്ക്ക്‌ ആവര്‍ അ 
നുയാത്ര ചെയ്താല്‍ത്തന്നെ യുദ്ധം നടക്കുന്ന 
സമയത്ത്‌ പോര്‍ക്കളത്തിന്റെ, പീഡയേല്‍ 
ക്കാത്ത ഒഴിഞ്ഞ കോണിലെവിടെയങ്കിലും 
അവരെ സുരക്ഷിതമായിനിര്‍ത്താതെ തേരില്‍ 
ത്തന്നെ ഇരുത്തിയതെന്തിനെന്ന ചോദ്യവും 
പ്രത്യക്ഷമായ ഉത്തരം കിട്ടാതെ അവശേഷി 
ക്കുന്നു. 

കൈകേയിദശരഥബന്ധത്തിന്റെ വിശക 
ലനം ഇവിടെ പ്രസക്ത്മല്ലെങ്കിലും ധര്‍മ്മവി 
രുദ്ധമായ അഭിനിവേശമാണ്‌ അദ്ദേഹത്തിന്‌ 
അവരോടുണ്ടായിരുന്നതെന്നു വ്യക്തമാണ്‌. 
സാധാരണഗ്യഹസ്ഥന്മാര്‍ക്കുപോലും പാടി 
ല്ലാത്ത ഈയൊരു ധര്‍മ്മവിരുദ്ധമായ അഭിനി 
വേശത്തിന്റെ അനിയന്ത്രിതമായ ആവേശത്തി 
ലാണ്‌, ഭാവിയില്‍ തന്റെ മരണത്തിന്‌ കാരണ 
മായിത്തീര്‍ന്ന ശാപങ്ങളായിമാറിയ, രണ്ടുവ 
രങ്ങള്‍ അദ്ദേഹം അവര്‍ക്കു സമ്മാനിച്ചത്‌. 
ഇത്രയും രാമായണ കഥയുടെ പിന്നാംപുറത്തു 
കിടക്കുന്ന പരോക്ഷവസ്തുതകളാണ്‌. 

രാമന്‌ യവരാജ്യാഭിഷേകം നിശ്ചയിച്ചു 
കഴിഞ്ഞ്‌ കൈകേയിയുടെ അന്തഃപുരത്തിലെ 
ത്തിയ ദശരഥന്‍ ക്രുദ്ധയും, ദുഃഖിതയുമായി 
ക്കണ്ട അവരെ സന്തോഷിപ്പിക്കാന്‍ പറഞ്ഞ 
വാക്കുകള്‍ ആരേയും ലള്ളിപ്പിക്കുന്നതാ 
ണ്‌. ഒരു ഭര്‍ത്താവും ഒരു ഭാര്യയോടും പറയ 
രുതാത്തതാണ്‌. അങ്ങനെ വിചാരിക്കപോ 
ലുമരുത്‌. പ്രേമത്തിന്റെ ഉന്മാദത്തില്‍ മരി 
ക്കാന്‍ പോകുന്ന കാമുകന്‍ പോലും കാമുകി 
യോട്‌ അത്തരം വാക്കുകളെടുത്തുപെരുമാറ 
രുത്‌. 

“അവദ്ധ്യോ വദ്ധ്യതാം കോ വാ 

വദ്ധ്യ: കോ വാ വിമുച്യതാം 

ദരിദ്ര കോ ഭവേദാഷ്യോ 

ദ്രവ്യവാന്‍ വാപ്യകിഞ്ചനഃ” - 

(അയോദ്ധ്യാകാണ്ഡം. 10.33) 

(വധമര്‍ഹിക്കുന്ന ആരെയാണുവധിക്കാ 
തെവിടേണ്ടത്‌? അവദ്ധ്യനായ ആരെയാണ്‌ 
വധിക്കേണ്ടത്‌? ഏതു ദരിദ്രനെയാണു ധനവാ 
നാക്കേണ്ടത്‌? ഏതു ധനവാനെ ദരിദ്രനാക്ക 


ണം?) 


ലയാളം ഓണപ്പതിപ്പ്‌ 


0] പുര്‍ണ പബ്ലിക്കേഷന്‍സ്‌ 


Bc തൃശുര്‍ 


സമ്പൂര്‍ണ്ണകഥകള്‍ -വാല്യം-1 
എസ്‌.കെ. പൊറ്റെക്കാട്ട 
ജീവിതത്തിന്റെ അപൂര്‍വ്വ രംഗങ്ങളി 
ലേക്ക്‌ നമ്മെ നയിക്കുന്ന കാല്പ 
നിക വൈഭവവും ജീവിതത്തെ പച്ച 
യായി അവതരിപ്പിക്കുന്ന യാഥാര്‍ 
ത്ഥ്യബോധവും കൂടിക്കലര്‍ന്ന ഒരു 
സവിശേഷഭംഗി പൊറ്റെക്കാട്ടിന്റെ 
കഥകളിലൂടെ നമുക്ക്‌ അനുഭവിക്കാം. 
വില: 250.00 


അഞ്ചു പെണ്ണുങ്ങള്‍ 
തകഴി 
മനുഷ്യബന്ധങ്ങളിലുണ്ടായ വിചിത്ര 
മായ പരിണാമങ്ങളുടെ ആകര്‍ഷക 
മായ ചിത്രങ്ങളാണ്‌ തകഴി ഈ 
നോവലില്‍ വരച്ചുകാട്ടുന്നത്‌. 
വില:30.00 


ബഷീര്‍ വേറിട്ട കാഴ്ചകള്‍ 
കിളിരൂര്‍ രാധാകൃഷ്ണന്‍ 
(സഷ്ടാവിനെയും വെല്ലുന്ന സൃഷ്ടി 
കളായി മാറിയവരാണ്‌ ബഷീറിന്റെ 
കഥാപാത്രങ്ങള്‍, സ്വന്തം സഹോദര 
ങ്ങളെയും ഭാര്യയെയും മക്കളെയും 
കഥാപാത്രങ്ങളാക്കി തനിക്കൊപ്പം 
അനശ്വരരാക്കിയ ബഷീറിനായി ഒരു 
ഓര്‍മ്മപ്പുസ്തകം. വില: 70.00 


സപത്നി 
ചന്ദ്രക്കല.എസ്‌. കമ്മത്ത്‌ 
(ബാഹ്മണസമുദായത്തിലെ 
സ്ത്രീജനങ്ങള്‍ അനുഭവിക്കുന്ന ദുരി 
തങ്ങള്‍ വളരെ ഹൃദയസ്പൃക്കാകും 
വണ്ണം ചിത്രീകരിച്ചിരിക്കുന്ന 
നോവല്‍. ന വില: 150.00 


ഭാഷാവിജ്ഞാനീയം 
ഡോ.ഇ.വി.എന്‍. നമ്പൂതിരി - 
ഭാഷാശാസ്ത്രം പഠിക്കുന്നവര്‍ക്കും 
പഠിപ്പിക്കുന്നവര്‍ക്കും ഏറെ ഉപകാ 
രപ്രദമായ കൃതി. വില: 60.00 


ഈരാക്കുടുക്ക്‌ 
രാജന്‍ ചിന്നങ്ങത്ത്‌ 

സമകാലീന ജീവിതത്തിന്റെ വൃത്തി 
കെട്ട മുഖങ്ങളെ അവയുടെ എല്ലാ 
വൈകൃതങ്ങളോടും കൂടിത്തന്നെ 

തുറന്നുകാണിക്കുന്ന നോവല്‍. 

വില: 125.00 

എല്ലാതരം ഇംഗ്ലീഷ്‌, മലയാളം 
പുസ്തകങ്ങളും ലഭിക്കുന്ന കേരളത്തിലെ 

ഏറ്റവും വലിയ പുസ്തകശാല. 


+H 


Publishers’ Distributors 
M.G.Road, Trissur 

Ph; 2320776 

H.O.CALICUT Br. KOTTAYAM : 


G.H.Road.  Makil Centre 
കി Ph : 2585612 
[) 


TRIVANDRUM : 
Stateue Jn. 
Ph : 2570504 


ആഗസ്ററ്‌ 2004 ൦ 253 


മാരാരുടെ പരിമിതി 


കെകേയിയെ പ്രീതിപ്പെടുത്താന്‍ ദശ 
രഥന്റെ നാവില്‍നിന്ന്‌. കേള്‍ക്കാന്‍ മറ്റാരും കൂ 
ടെയില്ലാതിരിക്കെ, തന്റെ പ്രിയയുടെ പ്രിയകര്‍ 
ണ്ണങ്ങളിലേയ്ക്ക്‌ ഒഴുകിവീണ, അദ്ദേഹം അമു 
തമെന്നു കരുതിയ. വിഷധാരയാണിത്‌. യുദ്ധ 
ഭൂമിയില്‍ ഒരു (സ്ത്രീ തന്നോടൊത്ത്‌ ഉണ്ടായാ 
ലേ ദശരഥനു യുദ്ധം വരൂ എന്നാണെങ്കില്‍ 
എന്തുകൊണ്ടുകസല്ല്യയെക്കൊണ്ടുപോയില്ല 
എന്ന ചിത്തവൃത്തി രഹസ്യം അദ്ദേഹത്തിന്റെ 
ഈ അശുകരമായ വാക്കുകളില്‍ നിന്നും വെ 
ളിപ്പെടുന്നു. സാധിച്ചുകൊടുക്കാന്‍ പറഞ്ഞ 
വാക്കുകളല്ല ഇവ. അവരെ പ്രീതിപ്പെടുത്താന്‍ 
തട്ടിവിട്ട വീണ്‍വാക്കുകളുടെ പെണ്‍കോ 
ന്തത്തമായിരുന്നു എന്നുതള്ളിക്കളയാന്‍ ഈ 
വാക്കുകള്‍ പഴുതുതുറക്കുന്നില്ല. കസല്യയേ 
യോ, സുമിത്രയേയോ പ്രീതിപ്പെടുത്താന്‍ 
ഇത്തരം വാക്കുകളുടെ ധാരാളിത്തം അദ്ദേഹം 
വാരിക്കോരിച്ചെലവാക്കുമായിരുന്നില്ല. ദശ 
രഥന്റെ ഈ നിര്‍ല്ലഇജുമായ കൈകേയി ദാ 
സ്യത്തെയാണ്‌ മാരാര്‍ ഭാരതപര്യടന 
ത്തില്‍ ഉദ്ധരിച്ചു ചേര്‍ത്തിരിക്കുന്ന വചനങ്ങ 
ളിലൂടെ രാമന്‍ നിരൂപണം ചെയ്യുന്നത്‌. അത്‌ 


LENDING THESE TOO 
Title 

Dominique Lapierre 
& Larry Collins 
Jeftrey Archer 
Manjula Padmanabhan 
Dan Brown 
Bill Clinton 
14.5. George 
Dennis Lillee 
James Miller 
Jack Trout 
Tony Buzan 
Neil Somerville 
Patrick Hook 


| New York Buming 


APrisonDiay Vol 4, Al 
Keptomania 

Deception Point 

ധ്‌ 

MS ALife in Music 

Menace The Autobiography 
Game Theory at work 
Trout on Strategy 

The Power of vartal intelligence 
Your Chinese Horoscope 2005 
Diqtal Photograpty 

Qnty Love ls Real Dr, Brian Weiss 
Love and Family Life Swami Rama 


SS [00 


LENDING LIBRARIES 
Press Club Road, Ernakulam, 
Ph : 2363539, Spencer-Vanrose 
Road, Thiruvananthapuram,Ph: 2326926; 
Bangalore Ph: 25591408;Chennai, 
Ph : 28152694, Calcutta Ph: 24402842 


OPEN ON ALL DAYS NOW 


വിചാരണാര്‍ഹമാണ്‌. സ്വാഭാവികവും. 
രാമന്‍ ധര്‍മ്മാനുഷ്ഠാനത്തിനുവേണ്ടി നിര്‍മ്മി 
ക്കപ്പെട്ട വെണ്ണക്കല്‍ പ്രതിമയല്ല. വൈകാരി 
കമായ ഈഷ്മളത സിരകളില്‍ ആവഹിക്കുന്ന 
പച്ചവ്യക്തിത്വമാണ്‌ രാമന്റേത്‌. ആപച്ചപ്പ്‌. ഒരു 
വാട്ടവുമേല്‍ക്കാതെ. തഴച്ചുനില്‍ക്കെത്തന്നെ 
യാണ്‌ രാമന്‍ പ്രളുകള്‍ക്കുവേണ്ടി ത്യാഗം 
ചെയ്തിട്ടുള്ളത്‌. അസാദ്ധ്യമായ രാജധര്‍മ്മം 
അനുഷ്ഠിച്ചിട്ടുള്ളത്‌. അല്ലാതെ, പ്രതിമയുടെ 
നിശ്ചലതയില്‍ നീന്നുകൊണ്ടല്ല, മനുഷ്യന്റെ 
ഭാവനിര്‍ഭരതയില്‍നിന്നു കൊണ്ടാണ്‌ രാ 
ജം തൃജിച്ചതും, പിന്നീട്‌ പത്നിയെ ഉപേക്ഷി 
ച്ചതും. സാഹിത്യ രചനയുടെയും. പാത്രസ്യ 
ഷ്ടിയുടെയും മര്‍മ്മമിടിപ്പുകള്‍ തൊട്ടറി 
യാന്‍ കഴിവുള്ള ഒരു വിമര്‍ശകനും മാരാര്‍ വി 
മര്‍ശിച്ച രീതിയില്‍ രാമനെ വിമര്‍ശിക്കുകയി 
ല്ല. മഹത്വത്തിന്റെ വിചാരശൈലിയും, ത്യാഗ 
ത്തിന്റെ സഞ്ചാരപഥവും പരാര്‍ത്ഥ ജീവിത 
ത്തിന്റെ ചര്യാരീതിയും മാരാര്‍ക്കു നിശ്ചയമി 
ല്ലാത്തതുകൊണ്ടാണ്‌ രാമന്‍ അദ്ദേഹത്തി 
ന്റെ നിശിതമായ വാക്കുകളാല്‍ പഴിക്കപ്പെ 
ടൂത്‌. 

അധാര്‍മ്മികമായി അച്ഛന്‍ രണ്ടാനമ്മ 
യ്ക്കു കൊടുത്ത വരങ്ങള്‍ ഏറ്റെടുത്തു നട 
പ്പാക്കാനുള്ള പുത്രധര്‍മ്മപരമായ ബാദ്ധ്യത, 
രാജ്യത്തിന്റെ യഥാര്‍ത്ഥ പരാമ്പര്യാവകാശിയാ 
യ, രാമനില്ല. കൈകേയിയുടെ പിതാവായ 
അശ്വപതിക്ക്‌ അവരില്‍ ഇനിക്കുന്ന പുത്രന്‌ 
രാജ്യാഭിഷേകം നടത്തിക്കൊടുക്കാമെന്ന്‌ ദശ 
രഥന്‍ ഏറ്റുരച്ച പ്രതിജ്ഞയും മുത്തപുത്രനാ 
യി രാമന്‍ ജുനിച്ചതോടെ സ്വയം നിരസ്തമായി. 
അതുപാലിക്കപ്പെടണമെന്ന്‌ നിയമത്തിന്റെ 
അക്ഷരമാലമാത്രം പഠിച്ചവര്‍പോലും ആവശ്യ 
പ്പെടുകയില്ല. കാരണം, പുത്രനില്ലാതിരുന്നതു 
കൊണ്ടാണ്‌ അത്തരമൊരു അവിഹിതമായ പ്ര 
തിജ്ഞയ്ക്ക്‌ അദ്ദേഹം ഉദ്യുക്തനായത്‌. പ്ര 
തിജ്ഞയെ അവിഹിതമെന്ന്‌ വിശേഷിപ്പിച്ചത്‌ 
പ്രജാപരിപാലനത്തിന്റെ മാത്രം ചുമതലക്കാ 
രനായ രാജാവ്‌ ആരുടേതുമല്ലാത്ത രാജ്യമെ 
ടുത്ത്‌, സ്വന്തം പോലെ, കൈകേയീ പരിണയം 
ലക്ഷ്യമാക്കി, രണ്ടുഭാര്യമാരുള്ള രാജാവ്‌ പ്ര 
തിജ്ഞാവസ്തുവാക്കിയതുകൊണ്ടാണ്‌. കൈവ 
ശത്തില്‍ രണ്ടുഭാര്യമാരിരിക്കെ സന്തതിയില്ലാ 
തായ രാജാവ്‌ മൂന്നാമത്തെ ഭാര്യയില്‍ സന്ത 
തിജുനിക്കുമെന്നു വിചാരിക്കാന്‍ യുക്തികാണു 
ന്നില്ല. ശാന്തയെന്നൊരു മകളുണ്ടെന്നു സമ്മ 
തിച്ചാല്‍ത്തന്നെ ദശരഥന്റെ കാലംകെട്ട ആ 
ദശയില്‍ ഒരു പുത്രനെ ദത്തെടുക്കുകയായി 
രുന്നു അഭികാമ്യം. ദശരഥന്‍ സ്രീജിതനാ 
ണെന്നു മാത്രമേ ഈ പ്രതിജ്്ഞവെളിവാക്കു 
ന്നുള്ളു. പശ്ചാത്തലം ഇങ്ങനെയായിരിക്കെ രാ 
മന്‌ അച്ഛന്റെ വരങ്ങള്‍ പാലിച്ചു കൊടു 
ക്കാന്‍ ഉത്സാഹിക്കേണ്ടതില്ലെന്നു മാത്രമല്ല: 


മലയാളം ഓണപ്പതിപ്പ്‌ 


അതിനെതിരായി ഉത്സാഹിക്കാന്‍ കടപ്പാടുണ്ടു 
താനും. തന്റെ പ്രതിജ്ഞയോ. വരങ്ങളോ 
കൈകേയിക്കു; സാധിച്ചുകൊടുക്കണമെന്ന്‌ രാ 
മനോട്‌ ദശരഥന്‍ പറഞ്ഞിട്ടേയില്ല. തന്റെ പ്ര 
തിജ്ഞപരിപാലിക്കേണ്ടതില്ലെന്ന്‌ ദശരഥന്‍ 
ദൃഡമായി രാമനെ നിര്‍ബ്ബന്ധിക്കുകയും ചെ 
യ്തു. പിന്നെ. രാമന്‍ ഏതു പ്രതിജ്ഞ പരിപാ 
ലിച്ചെന്നാണ്‌ മാരാര്‍ പറയുന്നത്‌? അച്ഛന്റെ 
പ്രതിജ്ഞയനുസരിച്ച്‌ താന്‍ പ്രവര്‍ത്തിക്കണ 
മെന്ന്‌ രാമനോട്‌ ആവശ്യപ്പെട്ടത്‌ കൈകേയി 
ആണ്‌. 

“അഹം രാഘവ. കൈകേയ്യാ 

വരദാനേന മോഹിതഃ 

അയോദ്ധ്യായാം ത്വമേവാദ്യ 

ഭവ രാജാ നിഗൃഹ്യ മാം. 

(അയോദ്ധ്യാകാണ്ഡം. 34.26) 

(അല്ലയോ, രാഘവാ. അജ്ഞതനിമിത്തം 
ഞാന്‍ കൈകേയിക്കുവരം കൊടുത്തുപോയി. 
എന്നെ ബന്ധിച്ചുകാരാഗൃഹത്തിലടപ്ചിട്ട്‌ 
നീ ഇന്നുതന്നെ അയോദ്ധ്യയുടെ രാജാവാ 
കുക.) 

രാമനു ബലമുണ്ടായിരുന്നുവെങ്കില്‍ 
അച്ഛന്റെ പ്രതിജ്ഞപരിപാലിക്കാന്‍ മിന 
ക്കെടാതെ രാജ്യം പിടിച്ചടക്കുമായിരുന്നു എന്ന 
മാരാരുടെ ഉപപത്തികള്‍ നിരത്തിയുള്ള നിഗ 
മനം ദശരഥന്‍ രാമനുകൊടുത്ത ഈ നിർദ്ദേ 
ശത്തിന്റെ ലളിതമായ സ്പഷ്ടതയില്‍ എത്ര 
പരിഹാസ്യമാണെന്നു ചിന്തിക്കുക. ദശരഥന്റെ 
ഈ സമ്മതിപ്രതത്തേക്കാള്‍ക്കവിഞ്ഞ ഏത്‌ 
ഉപരിബലമാണ്‌ അയോദ്ധ്യയുടെ സിംഹാസ 
നത്തില്‍ ആരുഡനാകാന്‍ രാമനു വേണ്ടിയി 
രുന്നത്‌? ഇരുപത്തിയൊന്നു പ്രാവശ്യം ഭാരത 
മാകെച്ചിറ്റിയടിച്ച്‌ ക്ഷത്രിയ രാജാക്കന്മാരെയെ 
ല്ലാം കൊന്നൊടുക്കിയ പരശുരാമനെ നിസ്നേ 
ജനാക്കി ജീവിതത്തില്‍ നിന്നുതന്നെ പിന്തി 
രിപ്പിച്ചുവിട്ട അയോദ്ധ്യയിലെ രാജകുമാരന്‌ 
എന്തുബലത്തിന്റെ കുറവുണ്ടായിരുന്നിട്ടാണ്‌, 
കൈകേയിയുടെ ആഗ്രഹം സാധിച്ചുകൊടുത്ത്‌ 
കാനനവാസത്തിനു തുനിഞ്ഞിറങ്ങിയത്‌? 
നേരേ ചൊവ്വേ ചിന്തിക്കുകയില്ല എന്നതുമാ 
ത്രമാണ്‌ മാരാരുടെ സവിശേഷത. 

രാമോപാലംഭത്തിന്‌ നാലപ്പാടന്റെ തത്വോ 
പദേശം മാരാര്‍ക്കുവേണ്ടിവന്നില്ല എന്നത്‌ 
ആശ്വാസ്പ്രദ്മാണ്‌. സാഹചര്യവും. നിയമവും, 
പാരമ്പര്യവും തനിക്കനുകുല്യമായിരുന്നി 
ട്ടും. അച്ഛന്‍ നിര്‍ദ്ദേശിച്ചിട്ടും. മറ്റൊരാള്‍ക്ക്‌ 


രാജ്യമാവശ്യമുണ്ടെന്നു വന്നപ്പോള്‍, എല്ലാ - 


ബലങ്ങളുടേയും അധിപനായിരുന്ന രാമന്‍ 


അതയാള്‍ക്കൊഴിഞ്ഞു കൊടുത്ത്‌ വന 


ത്തില്‍ സന്ന്യാസിയായി ജീവിച്ചു. അഹോ! 


മഹാത്മാക്കളുടെ ത്യാഗം അനന്യദുര്‍ഗ്ശ്മം . 


തന്നെ. ൽ 


തുട രും 3 


ആഗസ്ററ്‌ 2004 ൦ 254 


ലേഖനം 


എന്‍, രാജേഷ്‌കുമാര്‍ 


ഒവ്ദപ്പെറരുള്‍ 


സ്വച്ഛമായി ഒഴുകുന്ന ഒരു പുഴയുടെ പ്രസന്നത 


പ്രസരിപ്പിക്കൂന്ന 


ആചാര്യ നരേന്ദ്രഭൂഷന്‍െറ ജീവിതകഥ 


തിരുവിതാംകൂറിലെ ആദ്യകാല സ്വകാ 
ര്യ ബസ്‌ ഉടമസ്ഥന്മാരിലൊരാളായിരുന്ന ചെ 
അന്നൂര്‍ ച്രകപാണിയില്‍ കൃഷ്ണപിള്ളയുടെ 
യും തിരുവാതിരകളിയുടെ ഗുരുവും പാട്ടുകാ 
രിയുമായിരുന്ന പുല്ലുപറമ്പില്‍ തങ്കമ്മയുടേയും 
മകന്‍ പി.കെ. നരേന്ദ്രന്‍ നായര്‍ക്ക്‌ ചെറുപ്പ 
ത്തില്‍ അക്കാമ്മ എന്നു വിളിപ്പേരുള്ള മറ്റൊ 
രു അമ്മ കൂടിയുണ്ടായിരുന്നു - അമ്മയുടെ 
മാതൃസഹോദരി. ആ അമ്മയാണ്‌ നരേന്ദ്രനെ 
പിന്നീട്‌ ലോകമറിയുന്ന നരേന്ദ്രഭൂഷണ്‍ എന്ന 
പണ്ഡിതനാക്കിത്തീര്‍ത്തത്‌. “സത്യസന്ധനാ 
യി വളര്‍ന്ന്‌ നീ നല്ലവനാകണം. അതിനാണു 
നിനക്ക്‌ നരേന്ദ്രന്‍ എന്നു പേരിട്ടത്‌” എന്നു 
മാത്രമേ ആ അക്കാമ്മ നരേന്ദ്രനോടു പറഞ്ഞി 
ടടുള്ളു. എന്നാല്‍ നരേന്ദ്രനാകട്ടെ പണ്ഡിതനാ 
വുക മാത്രമല്ല വേദസാരഗ്രാഹി തന്നെയായി. 
മുലപ്പാല്‍ കൊടുത്തുവളര്‍ത്തിയ അമ്മയും 
അക്കാമ്മയും കഴിഞ്ഞാല്‍ പുനര്‍ജന്മം തന്നെ 
കൊടുത്തനുഗ്രഹിച്ച മറ്റൊരമ്മയും 60 വയസ്സി 
നുശേഷം ആ ജീവിതത്തെ അനുഗ്രഹിച്ചു. 

ആ കഥ ഒടുവില്‍ പറയാം. 


കോട്ടയം - കൊട്ടാരക്കരറുട്ടില്‍ ഓടിക്കൊ 


ണ്ടിരിക്കുന്ന എട്ട്‌ സീറ്റുള്ള ബസ്സിന്റെ നടത്തി 
പ്പ്‌ അച്ഛന്‍ കൃഷ്ണപിള്ളയെ ധനനാശത്തി 
ലാണെത്തിച്ചത്‌. നാലു മക്കളില്‍ മുത്തവനാ 
യിരുന്നു നരേന്ദ്രന്‍. 1937-മെയ്‌ 22ന്‌ ജനിച്ചു. 
ഇന്ദിര, കൃഷ്ണന്‍നായര്‍, കൃഷ്ണകുമാരി 
എന്നീ 3 മക്കള്‍ കൂടിയുണ്ട്‌ കൃഷ്ണപിള്ളക്ക്‌. 

വഞ്ഞിപ്പുഴ പ്രിന്‍സിപ്പാലിറ്റിക്കു സമീപ 
മായിരുന്നു താമസം. വഞ്ഞിപ്പുഴ മഠത്തിന്‌ തി 
രുവിതാംകൂറിന്റെ ചരിത്രത്തിലുള്ള സ്ഥാനം 
വലുതാണ്‌. മാര്‍ത്താണ്ഡവര്‍മ്മ ബുധനൂരില്‍ 
ക്കൂടി സഞ്ചരിച്ചപ്പോള്‍ പല്ലക്കുവെട്ടിയ നാ 
ട്ടുകാരില്‍നിന്ന്‌ രാജാവിനെ രക്ഷിച്ചതിനാല്‍ 
രാജാവിന്റെ പിതൃസ്ഥാനം കല്പിച്ചു കിട്ടി 
എന്ന്‌ ഐതിഹ്യം. 


പ്രതിസന്ധികള്‍ 


കലാകാരന്മാരുടെയും കവികളുടെയുമൊ 
ക്കെ വിഹാരരംഗമായിരുന്നു വഞ്ഞിപ്പുഴകൊ 
ട്ടാരം. വഞ്ഞിപ്പുഴയുടെ സഹവാസത്താലും 


തൊട്ടടുത്തുള്ള ശങ്കരവിലാസം ഗ്ന്ഥശാലയു 
ടെ സഹായത്താലും നരേന്ദന്‍ ചെറുപ്പത്തി 
ലേ സംസ്‌കൂതചിത്തനും നല്ല വായനക്കാര 
നുമായി. മുണ്ടന്‍കാവ്‌ ജെ.ബി. സ്‌കുളില്‍ പ്രാ 
ഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ്‌ പ്രിപ്പാറട്ടറി 
മൂതല്‍ ഏഴുവര്‍ഷം കല്ലിശ്ശേരി ഹൈസ്‌കൂളില്‍. 
അവിടെ അന്ന്‌ മലയാളം പഠിപ്പിച്ചിരുന്ന നാ 
രായണ ഭട്ടതിരി എന്ന അധ്യാപകനാണ്‌ ഭാ 
ഷയിലും സാഹിത്യത്തിലും നരേന്ദ്രന്‌ അഭിരു 


ചിയുണ്ടാകാന്‍ സഹായിച്ചത്‌. പിന്നീട്‌ ചങ്ങ | 


നാശ്ശേരി എന്‍.എസ്‌.എസ്‌. ഹിന്ദു കോളജില്‍ 


ആചാര്യ നരേന്ദ്രഭൂഷന്‍ 


ചേര്‍ന്ന്‌ കൊമേഴ്‌സ്‌ പഠിച്ച്‌ ഐ.കോം. ജയി 
പ്പു (ഇന്റര്‍ മീഡിയറ്റി). 18-ാം വയസ്സില്‍ 
അന്നത്തെ സര്‍ക്കാര്‍ ടെസ്റ്റ്‌ എഴുതി പബ്ലിക്‌ 
ഹെല്‍ത്ത്‌ എന്‍ജിനീയറിങ്‌ ഡിപ്പാർട്മെന്റിൽ | 
ലോവര്‍ ഡിവിഷന്‍ ക്ലര്‍ക്കായി. 40- 120 ആ 
യിരുന്നു ശമ്പളസ്‌കെയില്‍. 84 രൂപ കിട്ടും മാ 

സം. തിരുവനന്തപുരത്ത്‌ താമസിക്കണം. വീ | 
ട്ടിലേക്കു വല്ലതും അയക്കണം. വീട്ടിലേക്കു 
വരവ്‌ ചുരുക്കം. ഒരു ഞായറാഴ്ച കടപ്പുറത്തു 


നടക്കുമ്പോള്‍ പിയേഴ്‌സ്‌ ലെസ്തി കമ്പനിവക | 
നോട്ടീസ്‌ ബോര്‍ഡില്‍ ഒരു പരസ്യം കണ്ടു. | 
ഇംഗ്ലീഷില്‍ കത്തെഴുതാന്‍ കഴിവുള്ള ഒരു ഡെ 


ലയാളം ഓണപ്പതിപ്പ്‌ 


ആഗസ്റ്റ്‌ 2004 ൦ 288 


; സ്പാച്ചിംഗ്‌ ക്ലാര്‍ക്കിനെ ആവഗശ്യമണ്ട്‌ ശമ്പളം 
210 രൂപ തിങ്കളാഴ്ച രാവിലെ നേരിട്ട; ഇന്റര്‍ 
വ്യൂവിന; പോയി ഉടനെ നിയമനവും നടന്ന 
! സര്‍ക്കാര്‍ ജോലി ഉപേക്ഷിക്കാന്‍ 1 വയ 
സ്സില്‍ കാട്ടിയ നരേന്റെ ധൈര്യം പിന്നീടും 
കണ്ടിട്ടുണ്ട്‌: രണ്ടു വാലുവും പേജുള്ള 
ചതൃര്‍വേദസംഹിത എന്ന ബൃഹദ്‌ ഗന്ഥം 
അച്ചടിക്കാനും തിലകന്റെ ഗീതാ രഹസ്യം പി 
ഴകുടാതെ സമ്ധ്രര്‍ണ്ണമായി വിവര്‍ത്തനം ചെയ്ത്‌ 
സ്വയം അച്ചുനിരത്തി. സ്വയം പഹ്‌ വായിച്ച്‌, 
ട്രെഡില്‍ പ്രസ്സില്‍ സ്വയ, അച്ചടിച്ച്‌ കാലിക്കോ 
യ്ക്കു പകരം ഈരിഴയന്‍ തോര്‍ത്ത്‌ മുറിച്ച്‌ 
പഗമുക്കി 1000 പേജുള്ള ആ പുനൂകം ബ 
; യന്റ്‌ ചെയ്ത്‌ അച്ചടിച്ച കോപ്പികള്‍ മുഴുവന്‍ 
സ്വയം വിറ്റഴിക്കാനും കാട്ടിയതും അന്നത്തെ 
ധൈരും തന്നെയല്ലേ? ഇതെല്ലാം ചെന്നശേഷം 
രാത്രിയില്‍ ഒരു ആലസ്യവ്യമില്ലാതെ കേവലം 
ഒരു ബ്ളെയ്ഡ്‌ മാത്രം കൊണ്ട്‌ റബ്ബര്‍ സീലു 
കള്‍ നിര്‍മിച്ച്‌ അതുകൊണ്ട്‌ അരിവാങ്ങി ഉണ്ണു 
മ്പോഴും. അപകടത്തില്‍പ്പെട്ട ദേഹമാസകലം 
മുറിഞ്ഞ്‌ അബോധാവസ്ഥയില്‍ ആശുപതി 
യില്‍ കിടക്കുമ്പോള്‍ ഭാര്യയും മകളും വേദം പൊ 
ല്ലന്നതുകേട്ടു തെറ്റ; തിരുത്താന്‍ ആവശ്യപ്പെ 
ടുമ്പോഴും കൈവിടാതിരുന്നത്‌ ധൈര്യം മാതം. 
പ്രജാ സോഷ്യലിസ്റ്റ്‌ പാര്‍ട്ടിക്ക്‌ കേരള രാ 
ഷ്ടീയത്തില്‍ പ്രഭാവമുള്ള കാലമാണന്ന്‌ പട്ട 
ത്തിന്റെ ശിഷ്യന്‍ ആന്റണി ഡിക്രൂസ്‌ (പിന്നീ 
ട്‌ ആര്യനാട്‌ എം.എല്‍ എ തുടങ്ങിയ ലീനസ്‌ 
ഡിക്രൂസ്‌ ആന്റ്‌ കമ്പനിയില്‍ രാത്രിയില്‍.. 
പകല്‍ പിയേഴ്‌സ്‌ ലെസ്സിയില്‍ ചെയ്യുന്ന ജോ 
ലിചെയ്യും അന്ന്‌ രാഷ്ട്രിയ പ്രവര്‍ത്തനത്തില്‍ 
കുറേശ്ശെ ആകൃഷ്ടനായിത്തുംങ്ങിയതന്നുണ് 
അക്കാലത്തുതന്നെ 210 രൂപയില്‍ നിന്ന്‌ കര 
കയറണമെന്നു തോന്നി ലോലി തേടലുമുണ്ടാ 
യിരുന്നു. ജോലി ലഭ്യത വിഷമകരമായിരുന്നു 
അക്കാലത്ത്‌ എങ്കിലും നരേസന൯ മായ്ക്ക്‌ ജോ 
ലി മാറും. പുതിയ ലാവണം പോള്‍ ആബോ 
ആന്‍ കമ്പനിയില്‍ ശമ്പളം ടല രൂപയായി വര്‍ 
ദിച്ച അക്കാലത്ത്‌ രരയിന്വേ റികുടുമെ& 
ബോര്‍ഡിന്റെ ഒര; ടെസ്റ്‌ എഴുതിയിരുന്ന; 
ആന്ധയിലെ കല്ലൂരി൯ അനന്തപൂര്‍ ല്ലീല്ല 
അപ്രനീസ്‌ ബ്രിഡസ്്‌ ണന്‍സ്‌പേക്ര്‍ ആ വി 


നിയമിച്ചുകൊണ്ട്‌ ഉത്തരവു വന്നപ്പോഴാണ്ടെ 
സ്റ്റ്‌ എഴുതിയിരുന്ന കാര്യമോര്‍ത്തത്‌. പാ 
. ലങ്ങള്‍ പുതുക്കിപ്പണിയുന്നതിന്റെ മേല്‍നോ 
ട്ടം വഹിക്കുകയാണു ജോലി. ആ ജോലിയു 
മായി ആന്ധ്രയില്‍ കഴിയുമ്പോഴാണ്‌ ഒരിക്ക 
ലും ആഴത്തില്‍ അതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത 
“മതം” ജീവിതത്തിലേക്കു കടന്നുവരുന്നത്‌. 
“ആന്ധ്രയില്‍ വച്ചാണ്‌ ഞാന്‍ ആദ്യമായി 
ഒരു പള്ളികാണുന്നത്‌. എ.ഇ.ആയിരുന്ന രാ 
ഇരത്തിനം ആണ്‌ പള്ളിയിലേക്കു വിളിച്ചത്‌. 
താന്‍ ഹിന്ദുവാണെന്നു പറഞ്ഞെങ്കിലും രാഇ 
രത്തിനം വിട്ടില്ല. ആദ്യം ഒരു കൌതുകത്തിനു 
പോയി. പിന്നെ ഒന്നു കൂടെ പോയി. ക്രിസ്തു 
മതത്തിലേക്കു വന്നുകൂടേ എന്നായി 
അപ്പോള്‍ രാഇരത്തിനം. മതം മാറാന്‍ 
പറ്റില്ല എന്ന ഉറച്ച തീരുമാനമറിയിച്ച 
പ്പോള്‍ ഉപ്രദവിച്ചുതുടങ്ങി. അതോടെ, 
ജോലിയുപേക്ഷിക്കാന്‍ നിര്‍ബന്ധിതനാ 
യി.” യാദൃയച്ഛികതകളും ഭാഗ്യനിര്‍ഭാഗ്യങ്ങ 
ളും കൊണ്ട്‌ മാറിമറിയുന്ന നരേന്ദ്രന്റെ ജീ 
വിതരംഗം തുടര്‍ന്ന്‌ മുംബൈ ആയി. അതു 
വരെ ചെയ്ത ജോലികളില്‍ നിന്നെല്ലാമാ 
യി മിച്ചം പിടിച്ച സാമാന്യം വലിയ ഒരു 
തുക - 7000 രൂപ കൈവശമുണ്ടായിരു 
ന്നു. മുംബൈ ഗ്രാന്റ്‌ ഹോട്ടലില്‍ ജോലി 
ചെയ്യുന്ന നാട്ടുകാരന്‍ വര്‍ഗീസ്‌ മുംബൈ 
സ്‌റ്റേഷനില്‍ നില്ക്കുന്നതു കണ്ടു ട്രെയി 
നിറങ്ങിയപ്പോള്‍ വര്‍ഗീസ്‌ കാത്തുനിന്ന 
തും നാട്ടില്‍ നിന്നുമുള്ള ഒരാളെയായിരു 
ന്നു. ആ വരുന്നയാളിനു വര്‍ഗീസ്‌ ഒരു 
ജോലി ശരിപ്പെടുത്തിവച്ചിരുന്നു. പക്ഷേ 
അയാള്‍ വന്നില്ല. ആ ജോലി വേണോ 
എന്നായി വര്‍ഗീസ്‌, വന്നിറങ്ങി റെയില്‍ 
വേസ്‌റ്റേഷന്‍ വിടുന്നതിനുമുമ്പുതന്നെ 
ജോലി! ഹോട്ടല്‍ സ്ട്രാന്റിലായിരുന്നു 
ജോലി. റിസപ്ഷനിസ്റ്റ്‌. ജോലി ചെയ്യാ 
നാരംഭിച്ചപ്പോഴാണറിയുന്നത്‌ അതൊരു കള്ള 
ക്കടത്തു കേന്ദ്രമായിരുന്നു എന്ന്‌. ഡോളര്‍ ബ 


സുഹൃത്തായി ഒരു കൂലി മസ്ലാനുണ്ടായിരുന്നു. 
അയാളായിരുന്നു പിന്നീട്‌ കുപ്രസിദ്ധനായ ഹാ 
ജിമസ്താന്‍! അങ്ങനെ സുഖസമൃദ്ധമായി അ 
വിടെ ജീവിക്കുമ്പോഴാണ്‌ ആദ്യം സൂചിപ്പിച്ച 
അക്കാമ്മയുടെ കത്ത്‌ നരേന്ദ്രനു കിട്ടുന്നത്‌. “ 
നന്നാവാന്‍ നോക്കണം; നാടും വീടുമുപേക്ഷി 
ച്ച്‌ കറങ്ങി നടക്കുന്നത്‌ അവസാനിപ്പിക്കണം- 
സതൃസന്ധനാകണം...” 


ആചാര്യസമക്ഷം 


ഉടനെ തന്നെ ജോലി കളഞ്ഞ്‌ മുംബൈ 


വിട്ടു; നാട്ടില്‍ തിരിച്ചെത്തി. നേരെ കുറിച്ചി 
യില്‍ പോയി ആതുരദാസ്‌ സ്വാമിയെ കണ്ടു. 
സ്വാമി ഒരു ജോലി വാങ്ങിക്കൊടുത്തു. കുറി 
ച്ചി ഹോമിയോ കോളജിന്റെ പ്രിന്‍സിപ്പല്‍ 
ഡോ. ആര്‍.പി. പട്ടേലിന്റെ പേഴ്സണല്‍ സെ 
ക്രട്ടറി. ഒന്നരവര്‍ഷം ആ ജോലി ചെയ്തു. ഒപ്പം 
ആതുരദാസ്‌ സ്വാമിയുമായി ആധ്യാത്മികവി 
ഷയങ്ങള്‍ ചര്‍ച്ചചെയ്യും. ഈ താത്പര്യം കണ്ട്‌ 
സ്വാമിയാണ്‌ ഏതെങ്കിലും ഗുരുകുലത്തില്‍ പ 
ഠിക്കാന്‍ ഉപദേശിച്ചത്‌. അന്ന്‌ ഭ്രകാനംഗല്‍ ഡാ 
മില്‍ ജോലി ചെയ്തിരുന്ന ഒരു ബന്ധുവഴി ഹി 
സാര്‍ ദയാനന്ദ ബ്രഹ്മ വിദ്യാലയത്തെക്കുറി 
ച്ച്‌ മനസ്സിലാക്കി. ലാഹോറില്‍ ഇതേ പേരി 


ദ്രഭൂഷണായി തിരിച്ചെത്തിയപ്പോള്‍ വീട്‌ ഉപേ 
ക്ഷിച്ചു. ഒറ്റയ്ക്ക്‌. വാടകയ്ക്കെടുത്ത ഒരു മൂ 
റിയിലായി താമസം. പില്ക്കാലത്തെ മാസി 
കാ-പുസ്തക പ്രസിദ്ധീകരണ സംരംഭങ്ങള്‍ക്ക്‌ 
തുടക്കം കുറിച്ചത്‌ ഇവിടെയാണ്‌. മുമ്പ്‌ പഠി 
ക്കുമ്പോഴൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ്‌ അനുഭാ 
വം ഉള്ളിലുണ്ടായിരുന്നെങ്കില്‍ ഇപ്പോള്‍ അത്‌ 
എതിര്‍പ്പായി മാറി. മുണ്ടന്‍കാവിലെ വടശ്ശേ 
രിക്കാവ്‌ ക്ഷേത്രത്തില്‍ യജ്കര്‍വേദപാരായണം 
നടത്തി. മൂന്നുദിവസത്തെ ആത്മീയ ശിബിരത്തി 
ന്‌ നേതൃത്വം കൊടുത്തു. സ്വാമി ആര്യഭടനും 
വേദാന്തിയും പ്രൊഫസറുമായി ജി. സുകുമാ 
രന്‍ നായരുമൊക്കെ അതില്‍ പങ്കെടുത്തിരുന്നു. 


ആചാര്യനരേന്ദ്രഭൂഷണ്‍ പത്നിയോടൊപ്പം 


ലുണ്ടായിരുന്ന വിദ്യാലയം ഹിസാറിലേക്കു 
പറിച്ചു നട്ടതാണ്‌. ആചാര്യന്‍ ധ്യാന്‍ചന്ദ്‌ മഹാ 
ഇന്‍. ഭഗത്സിങ്ങിന്റെ സുഹൃത്ത്‌ ജഗദീശ്‌ ചന്ദ്ര 
ശാസ്ത്രിയും സ്വാമി ബ്രഹ്മമുനിയും അമര്‍സിം 
ഗും ആയിരുന്നു ഗുരുക്കന്മാര്‍. തികച്ചും സാ 
മ്ദായിക ഗുരുകുലം. കോഴ്‌സ്‌ നാലു വര്‍ഷ 
ത്തേത്‌. ഏതെങ്കിലും വിദ്യാര്‍ത്ഥിക്ക്‌ എപ്പോള്‍ 
വേണമെങ്കിലും പരീക്ഷക്ക്‌ സഇ്ജുനാകാം. 
തയ്യാറായി, പഠിച്ചു കഴിഞ്ഞു എന്നറിയിച്ചാല്‍ 
പരീക്ഷ നടത്തും. നാലുവര്‍ഷത്തെ കോഴ്‌സ്‌ 
രണ്ടേ മുക്കാല്‍ വര്‍ഷം കൊണ്ടു ജയിച്ചു ക 
യറിയപ്പോള്‍ നരേന്ദ്രന്‍ നായരുടെ വാല്‌ മുറി 
ഞ്ഞുപോയി. ബിരുദനാമം പേരിനോടൊപ്പം 
ചേര്‍ക്കുകയാണു രീതി. അങ്ങനെ നരേന്ദ്രഭൂ 
ഷണ്‍ പിറന്നു. 
1964ല്‍ നാട്ടില്‍ തിരിച്ചെത്തി. ആകൃതിയും 
പ്രകൃതിയും മനോഭാവവുമൊക്കെ മാറി നരേ 


മലയാളം ഓണപ്പ തി പ്പ്‌ 


“ധര്‍മം എന്നാലെന്ത്‌?” തുടങ്ങിയ തലക്കെ 
ട്ടുകളില്‍ ലഘുലേഖകള്‍ എഴുതി അച്ചടിച്ച്‌ പ്ര 
സിദ്ധീകരിച്ചു. ആര്യഭാരതി എന്നപേരില്‍ മല 


യാളം, ഹിന്ദി, ഇംഗ്ലീഷ്‌ - ത്രിഭാഷാ മാസിക 


തുടങ്ങി. പ്രായം 27 വയസ്സ്‌. അന്ന്‌ തിരുവൻ 
വങ്ങൂര്‍ ക്ഷേത്രത്തില്‍ നടത്തിയ മതപ്രസംഗം 
കേട്ട പ്രൊഫ. എം.പി. മന്മഥന്‍ “അസ്സലായി” 
എന്നു പറഞ്ഞ്‌ അഭിനന്ദിച്ചു. 

1969 നവംബറില്‍ 'ആര്‍ഷനാദം' വൈദിക 
ദാര്‍ശനിക മാസിക ആരംഭിച്ചു. രജിസ്ട്രേഷന്‍ 
കിട്ടാനുള്ള അപേക്ഷയില്‍ പതിക്കാന്‍ ഒരു 
രൂപയുടെ കോര്‍ട്ട്‌ ഫീ സ്റ്റാമ്പ്‌ വേണം . രൂപ 
യില്ലാതെ വിഷമിച്ചപ്പോള്‍ അച്ഛനാണ്‌ ഒരു 
നാണയം കൈയില്‍ വച്ചുകൊടുത്തത്‌. രാഇ 
രാഇവര്‍മ്മ എന്നൊരാള്‍ ഹരിപ്പാട്ട്‌ നടത്തിയി 
രുന്ന മിനര്‍വാ പ്രസ്സിലായിരുന്നു മാസികയു 
ടെ അച്ചടി. വരിക്കാരെ കിട്ടാന്‍ ബുദ്ധിമുട്ടാ 


ആഗസ്ററ്‌ 2004൦ 256 


~~ 


യിരുന്നു. എങ്കിലും 10 വരിക്കാരെ ചേര്‍ത്തി 
ട്ടേ ദിവസവും രാവിലെ കാപ്പികുടിക്കൂ എന്നു 
വാശി. ഫലമോ ഒരു ദിവസവും കാപ്പികുടി 
ക്കേണ്ടിവരില്ല. വരിസംഖ്യ രണ്ടു രൂപയായി 
രുന്നു. ആദ്യ ലക്കം 400 കോപ്പി ചെലവായി. 
എഴുത്ത്‌, എഡിറ്റിങ്‌, പ്രൂഫ്‌ നോട്ടം, റാപ്പര്‍ 
ഒട്ടിക്കുക എല്ലാം സ്വയം ചെയ്യും. 
വിവാഹിതനായിരുന്നു 1967-ല്‍. കമലാഭാ 
യി എന്ന അമ്മിണി കൂട്ടായി എത്തിയപ്പോള്‍ 
സഹായിയായി, മാസികാനടത്തിപ്പിന്‌. 
ദേശബന്ധു, മലയാളരാജ്യം പ്രസിദ്ധീകര 
ണങ്ങളില്‍ എഴുതും. 1973-ല്‍ ആദ്യപുസ്തകം 
പുറത്തിറക്കി - കേനോപനിഷത്തിന്റെ ഭാ 
ഷ്യം. വേദപര്യടനം പുറത്തിറക്കുമ്പോള്‍ സര്‍ 
ക്കാരില്‍നിന്ന്‌ 750 ക. സഹായധനമായി ലഭി 
ച്ചു. അതിന്‌ പ്രൊഫ.ഗുപ്തന്‍ നായരുടെ 
സഹായമുണ്ടായിരുന്നു. 


പ്രസിദ്ധീകരണങ്ങള്‍ 


ഇതിനിടെ 'ദാര്‍ശനികന്‍' എന്നൊരു ശീര്‍ 
ഷകം മാസികയുടെ പേരിട്ട്‌ രജിസ്റ്റര്‍ ചെയ്തു 
വച്ചിരുന്നു. അടുത്ത ബന്ധുവായ കെ.ആര്‍. 
സരസ്വതി അമ്മ വഴി അത്‌ കേരള കോണ്‍ഗ്ര 
സ്സീന്റെ മുഖപത്രമായി. നരേന്ദ്രഭൂഷണ്‍ പതാ 
ധിപരും. 1969 മുതല്‍ '82 വരെയുള്ള ആ ജീ 
വിതം നരേന്ദ്രഭൂഷന്‌ യോജിച്ചതായിരുന്നോ 
എന്നു ചോദിക്കാവുന്നതാണ്‌. നിയതമായ ഒരു 
രൂപക്കൂട്ടിലുമൊതുങ്ങാതെ, അങ്ങനെയും വേ 
ണ്ടിവന്നു എന്നല്ലാതെ ഒന്നും പറയാനില്ല 
അദ്ദേഹത്തിന്‌. അന്ന്‌ യൂത്ത്ഫ്രണ്ടിന്റെ 
എക്സിക്യൂട്ടീവ്‌ കമ്മിറ്റി അംഗം ആയിരുന്നു. 
എം.എല്‍.എ. ആക്കാം, ദേവസ്വം ബോര്‍ഡ്‌ പ്ര 
സിഡന്റാക്കാം എന്നൊക്കെ ഓഫര്‍ ഉണ്ടായി 
രുന്നു. ആകാതിരുന്നത്‌ നല്ലതായോ മോശമാ 
യോ? ആവോ? അറിയില്ല നരേന്ദ്രഭൂഷണ്‌. മുന്‍ 
പ്‌ മതപ്രസംഗവും ആദ്ധ്യാത്മിക ശിബിരവും 
മറ്റുമായി നടക്കുമ്പോള്‍ ജനസംഘത്തിന്റെ ഇര 


യായ ചരിത്രവുമുണ്ട്‌. ദീനദയാല്‍ ഉപാധ്യായ 


യുടേയും ജഗന്നാഥറാവു ജോഷിയുടേയും മറ്റും 
പ്രസംഗങ്ങള്‍ മലയാളത്തിലേയ്ക്കു പരിഭാഷ 
പ്പെടുത്തുമായിരുന്നു. ഹിന്ദി, ഇംഗ്ലീഷ്‌, സം 
സ്കൃതം, മലയാളം എല്ലാം വഴങ്ങുമെന്നു കണ്ട 
പ്പോള്‍ നരേന്ദ്രഭൂഷണെ അവര്‍ ഒഴിവാക്കി. 
സ്ഥാനമാനങ്ങള്‍ അപഹരിക്കപ്പെട്ടാലോ 
എന്ന ഭയമായിരുന്നിരിക്കണം അന്നത്തെ നേ 
താക്കള്‍ക്ക്‌. വേദബന്ധു ശര്‍മ്മ ഒരു പുസ്തക 
മായി നരേന്ദ്രഭൂഷണിന്റെ ജീവിതത്തിലേ 
യ്ക്കു വന്നു. പുരുഷസുക്തമായിരുന്നു ആ 
പുസ്തകം. 1987-ല്‍ ഗീതാരഹസ്യം വിവര്‍ത്തനം 
ചെയ്യുമ്പോള്‍ വേദബന്ധുവിനെ അറിയിച്ചു. 
“എന്‍. ആര്‍. സപ്രെയുടെ ഹിന്ദി തര്‍ജുമ നോ 
ക്കിച്ചെയ്യണം. അത്‌ തിലകന്‍ കൂടി വായിച്ച്‌ 


അംഗീകരിച്ചതാണ്‌" എന്നുപദേശിച്ച്‌ വേദബ 
ന്ധു അതിന്റെ കോപ്പിയും അയച്ചുകൊടുത്തു. 

വിവര്‍ത്തനം പൂര്‍ത്തിയാക്കി. ആദ്യം സു 
ചിപ്പിച്ചതുപോലെ ഏകാംഗസേനയായി തച്ച 
ടിച്ചു. ആദ്യ പ്രതി വേദബന്ധുവിന്‌ അയച്ചു 
കൊടുത്തു. ഉടനെ വന്നു വേദവേദാംഗ വിശാ 
രദനായ വേദബന്ധുവിന്റെ മറുപടി. “ഗ്രീക്കി 
ലും ലാറ്റിനിലും പോലും തുറുപ്പിട്ടു കളിച്ച എ 
നിക്ക്‌ ഇതുപോലെ ഒരു ശൈലി സ്വായത്ത 
മായില്ലല്ലോ?” നരേന്ദ്രഭൂഷണ്‍. തന്റെ ഈ ജീ 
വിതം തൃപ്തമാണെന്നു പറയുന്നതിന്‌ മറ്റൊ 
രു കാരണവും ആവശ്യമില്ലല്ലോ. നാ സദീയ 


സൂക്തത്തിലെ “തുച്ഛ്യേന......” എന്നതിനു” 


പകരം “തുച്ഛേന” എന്നായിപ്പോയി അച്ച 
ടിച്ചുപ്പോള്‍. ഈ പിഴവല്ലാതെ മറ്റൊന്നും കണ്ടു 
പിടിച്ചില്ല പാകപ്പിഴയായി. അന്നേ നിശ്ചയി 
ച്ചതാണ്‌, തന്റെ സര്‍വ്വസ്വവുമായ പുസ്തക 
ങ്ങള്‍, രചനകള്‍ എല്ലാം തനിക്കുശേഷം ന 
രേന്രഭൂഷന്‌ നല്‍കണമെന്ന്‌, ചരമമടയുന്നതി 
നുമുന്‍പ്‌ അദ്ദേഹം അത്‌ എഴുതി വയ്ക്കുക 
യും ചെയ്തു. . 

പുസ്തകം അച്ചടിച്ചു പുറത്തുവരുന്നതോടെ 
നരേന്ദ്രഭൂഷണ്‍ മറ്റൊന്നിലേയ്ക്കു തിരിയും. വി 
ല്ലനവിതരണം ഇവയൊന്നും അദ്ദേഹത്തിന്റെ 
വകുപ്പല്ല. ആര്‍ക്കുവേണമെങ്കിലും എടുക്കാം, 
വില്‍ക്കാം. 1805-ലെ ഒരു സംസ്കൃത്ഗ്രന്ഥ 
ത്തില്‍നിന്ന്‌ പ്രൊഫ. കോള്‍ ബ്രുക്കിന്റെ അവ 
താരികയോടെ തര്‍ഇഇുമചെയ്ത ഹിതോപദേശ 
കഥകളുടെ കാര്യവും ഇങ്ങനെ തന്നെ. കരള്‍ 
രോഗം വന്ന്‌ ശാരീരികാസ്വസ്ഥതകളുമായി 
2000 ജനുവരി മുതല്‍ ആഗസ്റ്റ്‌ വരെ ഭൂഷണ്‍ 
ആശുപത്രിയിലായിരുന്നു. തിരുവല്ലയിലെ ഒരു 
സ്വകാര്യ ആശുപത്രിയിൽ. ആശുപത്രി അധി 
കൃതര്‍ മരണം പ്രതീക്ഷിച്ചിരുന്നതാണ്‌. അബോ 
ധാവസ്ഥയില്‍ എങ്ങോട്ടുകൊണ്ടുപോകണം 
എന്നറിയാതെ വിഷമിച്ച ഭാര്യയും മക്കളും 
അപ്പോഴാണ്‌ ആരോ ഇടപ്പള്ളിയിലെ അമൃ 
തയെക്കുറിച്ചു സൂചിപ്പിച്ചത്‌. തിരുവല്ല ആശു 
പ്രതിക്കാര്‍ വിസമ്മതിച്ചു. എന്തായാലും മരി 
ച്ുപോകും പിന്നെയെന്തിന്‌) എന്നാല്‍ ആശു 
പത്രിക്കാരുടെ വിസമ്മതത്തോടെ അച്ഛനെ 
അല്പം ബലം പ്രയോഗിച്ചുതന്നെ മകന്‍ വേദ 
പ്രകാശ്‌ അമൃതയിലേയ്ക്കുമാറ്റി. 


പുനർജ്ജുന്മം 


ഇനി ഭൂഷണ്‍ തന്നെ പറയട്ടെ: 

“ഏഴുമാസത്തിലധികമായി മരണാസന്നനാ 
യി കിടന്നിരുന്ന ഞാന്‍ ഇടപ്പള്ളിയിലെത്തി 
യപ്പോള്‍ കണ്ണുതുറന്നു. എനിക്കു പരിസരബേ 
ാധമുണ്ടായി. മുപ്പതു മുപ്പത്തഞ്ചുവര്‍ഷം മുന്‍ 
പ്‌ അമൃതാനന്ദമയി കമാരത്തിലെത്തിയ 
പ്പോള്‍ത്തന്നെ ചിലരുടെയൊക്കെ നിര്‍ബന്ധ 


മലയളം ഓണപ്പ തി പ്പ്‌ 


ത്തിനുവഴങ്ങി ഞാന്‍ വള്ളിക്കാവില്‍ പോയി 
ണ്ട്‌. പഠിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. 
ഴത്തെ മുതിര്‍ന്ന സന്ന്യാസിമാര്‍ കുട്ടികളായി 
എന്റെ മുന്നിലിരുന്നു വേദം പഠിച്ചിട്ടുണ്ട്‌. അന്ന 
വിടെ കാപ്പിക്കടപോലുമില്ല. പോകുമ്പോള്‍ 
പഴം വാങ്ങിക്കൊണ്ടുപോകും. അതിന്റെ പങ്ക്‌ 
കുട്ടികള്‍ക്കും കൊടുക്കും. പഠിപ്പിക്കലല്ലാതെ. 
മറ്റൊരു താല്പര്യവും അന്നോ പിന്നീടോ എനി 
ക്കുണ്ടായിട്ടില്ല. മറ്റൊന്നും ശ്രദ്ധിക്കാറും ഇല്ലാ 
യിരുന്നു. പക്ഷേ, ഞാന്‍ ഇടപ്പള്ളി ആശുപ 
ത്രീയിലെത്തിയപ്പോള്‍ ആരോ എന്നെ തിരി 
ച്ചറിഞ്ഞു. അത്‌ അമ്മയുടെ ചെവിയിലെത്തി. 
തുടര്‍ന്ന്‌ അമ്മ തന്നെയാണ്‌ “ചെങ്ങന്നുരെ മോ 
ന്റെ” കാര്യമെല്ലാം ശ്രദ്ധിച്ചത്‌. ലക്ഷങ്ങള്‍ വി 
ലവരുന്ന മരുന്നുകള്‍, വാടക. ചികിത്സ എല്ലാം 
സജുന്യം. ആശുപ്രതി വിട്ടിട്ടും ഏറെനാള്‍ 
കഴിക്കാനുള്ള മരുന്നുകള്‍ മാസംതോറും വീട്ടി 
ലെത്തും”. അമൃതാനന്ദമയി നരേന്ദരഭൂഷണ്‌ പു 
നര്‍ജന്മമാണ്‌ കൊടുത്തത്‌. അതാണ്‌ മൂന്നാ 
മത്തെ അമ്മ. തുടര്‍ന്ന്‌ അമ്മയുടെ പേരിലുള്ള 
ആദ്യത്തെ അമൃതകീര്‍ത്തി പുരസ്‌കാരം, 

വേദ്പചരണവും വേദസാരഗ്രഹണവും മാ 
ത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഈ മനുഷ്യന്‌ 
ഇന്ന്‌ ഒരു കണ്ണിന്‌ കാഴ്ചയില്ല, ഒരുപാടു വര്‍ 
ഷങ്ങള്‍ പഴക്കമുള്ള ഒരു ഗ്രന്ഥക്കെട്ട്‌ പരി 
ശോധിക്കുമ്പോള്‍ ഓലയുടെ ഒരു ഭാഗം ക 
ണ്ണില്‍ക്കൊണ്ട്‌ ചൊറിഞ്ഞു പഴുക്കുകയായി 
രുന്നു. തുടര്‍ന്ന്‌ കാഴ്ചശക്തി നഷ്‌ടപ്പെട്ടു. 
ഒരു കണ്ണിന്റെ ബലത്തില്‍ അദ്ദേഹം അവി 
ശ്രമം എഴുതുന്നു, പഠിക്കുന്നു. ഇക്കാലത്താ 
ണ്‌ ഹിന്ദു എന്‍സൈക്ളോപീഡിയ സ്വന്തം 
ചീഫ്‌ എഡിറ്റര്‍ഷിപ്പില്‍ പുറത്തിറങ്ങുന്നത്‌. 
അയോദ്ധ്യയിലെ ശ്രീരാമന്‍ എന്ന രാമായണ 
പഠനഗ്രന്ഥം ഉടനെ പുറത്തിറങ്ങുന്നു. 

മഹര്‍ഷി ദയാനന്ദസരസ്വതിയുടെ സത്യാര്‍ 
ത്ഥപ്രകാശം എന്ന ഗ്രന്ഥം വായിച്ച്‌ മനസ്സു 
തകിടം മറിഞ്ഞതായി ഭൂഷണ്‍ പറയുന്നു. 
അതും അദ്ദേഹം വിവര്‍ത്തനം ചെയ്തു. സമഗ്ര 
മായ ഒരു ജീവിതദര്‍ശനം തരുന്ന അതുപോ 
ലുള്ള ഒരു ഗ്രന്ഥം മലയാളികള്‍ക്കു നല്കിയ 
തിനുമാത്രം ഒരു മഹത്പുരസ്‌കാരം അദ്ദേഹം 
അര്‍ഹിക്കുന്നില്ലേ? 

ഒന്നും ആഗ്രഹിക്കാതെ പലതും ലഭിച്ചതു 
കൊണ്ടും ഒന്നും ആഗ്രഹിക്കാതെ പലതും ചെ 
യ്യുന്നതുകൊണ്ടും ഒന്നിലും ഖേദമില്ലാതെ 
അവിരാമം പ്രവൃത്ത്യോന്മുഖനായിരിക്കുന്ന 
ഈ വേദപ്രചാരകനെ. മഹാപണ്ഡിതനെ (അ 
തേ. മദ്ധൃതിരുവിതാംകുറിലെങ്കിലും ഇതുവരെ 
ജീവിച്ചിരുന്നിട്ടുള്ളവരില്‍ പത്തോളം വൈവി 
ദ്ധ്യമേറിയ മേഖലകള്‍ എടുത്താല്‍ അതിലെ 
ല്ലാം നിഷ്ണാതനായ മറ്റൊരാള്‍ ഇല്ല എന്നു 
തന്നെ പറയാം) നമ്മുടെ വരുംതലമുറകള്‍ 
എങ്കിലും അംഗീകരിക്കാതിരിക്കില്ല. 8 


ആഗസ്ററ്‌ 2004 ൽ 287 


പ്രസിദ്ധ ഇറാനിയന്‍ കവയിത്രി. ഇറാനിലെ ഇവാസ്‌. 


ഫാഴ്‌സില്‍ ജനിച്ചു. ടെഹറന്‍ സര്‍വകലാശാലയില്‍നി 


ന്നു ബിരുദമെടുത്തു. കഴിഞ്ഞ പതിനേഴുവര്‍ഷമായി 
അറേബ്യന്‍ ഐക്യനാടുകളില്‍ താമസം. “ഇലയുടെ തു 
ടിപ്പ്‌. പ്രകാശരാഗം', “സലാവേസ്‌ വയലുകളുടെ ഗീ 


തം' തുടങ്ങിയ കൃതികള്‍. ഈ *ജ്ീവിതനിരീക്ഷണ 


ങ്ങള്‍ മലയാളം വാരികക്കുവേണ്ടി പ്രത്യേകം എഴുതി 


ത്തന്നതാണ്‌ 2004 ഫെബ്രുവരിയില്‍. 


ജീവിക്കുക മനോഹരമാണെന്ന്‌ ജീവിതം എന്നെ പഠിപ്പിച്ചു. പക്ഷേ എങ്ങനെ ജീവിക്ക 
ണമെന്നത്‌ കുടുതല്‍ മനോഹരമാണ്‌. 


മനോഹരമായി ജീവിക്കണമെങ്കില്‍ സ്നേഹബന്ധത്തിലാവണമെന്ന്‌ ജീവിതം എന്നെ പ 
ിപ്പിച്ചു 


സ്‌നേഹബന്ധത്തിലാവണമെങ്കില്‍ സ്വയം സമര്‍പ്പിക്കണം. സമര്‍പ്പിക്കണമെങ്കില്‍ ത്യാ 
ഗം ചെയ്യണം. ത്യാഗം ചെയ്യണമെങ്കില്‍ അവബോധം വേണം. അവബോധമുണ്ടാകണമെ 
ങ്കില്‍ അഗാധമായ ദര്‍ശനം വേണം. മനുഷ്യാവകാശങ്ങള്‍ അംഗീകരിച്ചുകൊണ്ട്‌ വായിക്ക 
ണം, എഴുതണം, അതില്‍ വിശ്വസിക്കണം. 


ഈ തിരിച്ചുറിവുണ്ടാകണമെങ്കില്‍ കണ്ണും ചെവിയും തുറന്നുവെക്കണം, വികാരങ്ങള്‍ പ്ര 
കടമാവണം. 


അങ്ങനെ മാത്രമേ ആത്മാവില്‍ ഐക്യം പ്രാപിക്കാനും. അതു സ്പര്‍ശിച്ചറിയാനും, സ്നേ 
ഹബന്ധത്തിനേ കഴിയു: 


എല്ലാവരോടും എല്ലാറ്റിനോടും സ്നേഹബന്ധത്തിലാകാന്‍, അഗാധമായി, ലളിതമായി, 
സത്യസന്ധമായി, മനോഹരമായി ജീവിക്കാന്‍. 


നാം ജീവിതത്തില്‍ നിന്നും എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? സംസ്‌ക്കാര സമ്പന്നമായ ഒരു പൈതൃകം അവകാശപ്പെടാന്‍ നമുക്ക്‌ എന്താണ്‌ യോഗ്യ 
ത? ഏതൊരു സമൂഹത്തെയും രൂപപ്പെടുത്തുന്നത്‌ ആ സമൂഹത്തിന്റെ കണ്ണീര്‍ ഏറ്റുവാങ്ങുന്നവരാണെന്ന യാഥാര്‍ത്ഥ്യം നാം മറക്കുകയാണോ? യാത്ര 
യ്ക്കിടയില്‍ എന്ന ഈ പംക്തിക്ക്‌ എന്നെ പ്രേരിപ്പിച്ചത്‌ സദാ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ ചോദ്യങ്ങളാണ്‌. കേരളത്തിന്റെ സാമൂഹിക ജീവിത 
ത്തില്‍ പുകള്‍പെറ്റ പലരുമായും കത്തിടപാടു നടത്തി. പ്രതികരണം തികച്ചും ആശാജനകമായിരുന്നു. അവരുടെ പ്രതികരണമാണ്‌ ഈ പംക്തി 


സമ്പാദകന്‍: ടി. എന്‍. ഇയചന്ദ്രന്‍ 


മലയാളം ഓണപ്പതി പ്പ്‌ 
റസ്ററ്‌ 2004 » 258 


